നവംബര്‍ 2004 


“ ദൈവനിയോഥത്തില്‍ 
മനുഷ്യനെ വളരുവാന്‍ 
സഹായിക്കുന്നതാണ്‌ 


Mar Gregorios Jubilee Memorial 
English Medium School 
Karyavattom, Trivandrum. 


inor Seminary 
ARCHDIOCESE OF TRIVANDRUM 


ot 


2004 നവംബര്‍ 
ലക്കം 11 വാല്യം 63 


ചീഫ്‌ എ 
റവ. ഫാ. വര്‍ഗ്ഗീസ്‌ കാലായില്‍വടക്കേതില്‍ 


അസോസി എഡിറ്റര്‍ 
ബ്ര, ടി കൈതവന 


സര്‍ക്കുലേഷന്‍ മാനേജര്‍ 
റവ.ഫാ, തോമസ്‌ കയ്യാലയ്ക്കല്‍ 


എഡിറ്റോറിയല്‍ ബോര്‍ഡ്‌ , 

റവ, ഡോ. ജോണ്‍ പടിപ്പുരയ്ക്കൽ 
OM, ഫാ. വില്‍സണ്‍ തട്ടാരുതുണ്ടില്‍ 
ഡോ. എബ്രഹാം ജോസഫ്‌ 

റവ, ഫാ. ജേക്കബ്‌ ചിറയത്ത്‌ 

റവ, ഫാ, ബോവസ്‌ മാത്യു മേലുട്ട്‌ 


കുവര്‍ ' 
സി,സി, തോമസ്‌ . 


ഓഫീസ്‌ 

രാജന്‍ ഏന്‍, 

വരിസംഖ്യ 

ഇന്ത്യ 

1 വര്‍ഷം - 75 ക. 

2 വര്‍ഷം - 140 ക. 

3 വര്‍ഷം - 200 ക. 
ആയുഷ്കാലം - 1000 ക. 
(25 വര്‍ഷം) 

വിദേശം ; 

1 വര്‍ഷം -$30 : 

2 വര്‍ഷം - $ 50 

3 വര്‍ഷം -$75 | 
ആയുഷ്കാലം - $ 250 
(25 വര്‍ഷം) -- 

വിലാസം 
ക്രെസ്തവകാഹളം 
ആര്‍ച്ചുബിഷപ്സ്‌ ഹാസ്‌, പട്ടം 
ഭരിരുഖനതപുരം-. 
Phone : 0471-2541642, 
2541643, 2540446 
2541635 (Fax) 
E-mail:kraistavakahalam @ yahoo.com 


അഭയദഭമകാ൯ — 


ഞാന്‍ കുടെയുണ്ട്‌ 
ഗീവര്‍ഗ്ഗീസ്‌ കൈതവന റ 


വീണ്ടെടുഷിന്റെ 
കൂദാശ 


റവ. ഡോ. കുര്യന്‍ വാലുപറമ്പില്‍ ഡോ. ജോണ്‍ ഇലഞ്ഞിമണ്ണില്‍ 


re 


ഒരു പ്രാര്‍ത്ഥന മാത്രം 
ജെറിന്‍ കിഴക്കേക്കര 


വര്‍ഗ്ഗീസ്‌ സാമുവല്‍ 


X 


ദൈവികജീവന്റെ 
ശ്രേയസ്സിലേക്ക്‌ 6 
വളരാനുള്ള സ്രോതസ്സ്‌ i 
ആര്‍ച്ചുബിഷപ്പ്‌ സിറില്‍ മാര്‍ ബസേലിയോസ്‌ 


സഭയുടെ സാമൂഹികദാത്യം 
ബിഷപ്പ്‌ മാര്‍ മാത്യു അറയ്ക്കല്‍ 
ജനകീയാസൂത്രണവും 
സാമദൃഹികപുരോഗതിയും | ’ 
ഡോ. തോമസ്‌ ഐസക്‌ എം.എല്‍.എ. 
അയല്‍ക്കാരെ അറിയുന്ന 
അയല്‍ക്കൂട്ടങ്ങള്‍ | 6 
ടി.കെ. ജോസ്‌ ഐ.എ.എസ്‌. var 
പടവുകള്‍ കയറി മലങ്കര 
സോഷ്യല്‍ സര്‍വ്വീസ്‌ 
സൊസൈറ്റി 

റവ. ഫാ. മാത്യു കടകംപള്ളില്‍ 


വികസനത്തിലൂടെ 
ജനക്ഷേമം 

റവ. ഡോ. ജോസ്‌ കോന്നാത്ത്‌ 
സഭയുടെ സാമൂഹ്യ 
ഇടപെടലുകള്‍ 

റവ. ഫാ, ചാള്‍സ്‌ ലെയോണ്‍ 


ജനപങ്കാളിത്ത വികസനം - 
ടി.എ. വര്‍ഗ്ഗീസ്‌ 


നിരന്തരം നവീകരിക്കഷെടേണ്ട 
ആലയം 


ആര്‍ദ്രത കൊണ്ടുളള 
കഷ്ടനഷ്ടങ്ങള്‍ 


ഒരു സഹപ്രവര്‍ത്തകന്റെ ഓര്‍മ്മക്കുറിഷുകള്‍.. 
റവ. ഫാ. ആന്റണി ചെത്തിപ്പുഴ . 4 


തെണ്ടിയാലും... 


റവ. ഫാ. ജോസ്‌ വെട്ടിക്കാട്‌ 


പിറക്കാത്ത പമൂക്കാലങ്ങളെദയാര്‍ത്ത്‌ 
ഡാനിയേല്‍ പൂവണ്ണത്തില്‍ 


ചിത്രചിന്ത 


മനുഷ്യപുരതിക്ക്‌ 
തലചായ്ക്കാന്‍ 


നെടുമങ്ങാട്‌ ജി.എച്ച്‌.എസ്‌. 
റോഡില്‍ ഒരു നായയുടെ പുറത്ത്‌ 
മണിക്കൂറികളായി ഉറങ്ങുന്ന സ്ത്രീ 


കടപ്പാട്‌ ; മലയാള മനോരമ 


ട്രെയിന്‍ച്രകങ്ങള്‍ അരിഞ്ഞിട്ട ജീവിതം 


വലതുകൈകൊണ്ട്‌ വെള്ളം വാങ്ങിക്കുടിച്ചയുടനാണ്‌ സംഭ | } 
വം. മിന്നല്‍പിണര്‍വേഗം കൊണ്ട്‌ വലതുകൈയ്യും വലതുകാലും ന്നുണ്ടായിരുന്നു. അവസാനം ട്രെയിന്‍ അല്‍പം പുറകോട്ടെടുത്ത്‌ 
മുറിഞ്ഞു മാറുകയായിരുന്നു. തൊട്ടുപിന്നാലെ ഇടതുകാലും! - സ്പ്രിങ്ങില്‍നിന്നു കാല്‍ പുറത്തെടുക്കാനാകുമെന്നായി പ്രതീക്ഷ. 
ഇതൊരു സാക്ഷിമൊഴിയല്ല. സ്വന്തം ശരീരത്തിലെ അവയവങ്ങള്‍ : 


അരിഞ്ഞുമാറ്റപ്പെടുന്നതുബോധം നഷ്ടപ്പെടാതെ നിസ്സഹായത ക്കാളും അല്പം വേഗം കൂടി. ഒരു ജീവിതത്തിന്റെ 


യോടെ കണ്ടുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ വാക്കുകളാണ്‌. . ലുകള്‍ തെറ്റിച്ച നിമിഷങ്ങള്‍. രാജു ട്രെയിനിന്റെ ച്രകങ്ങള്‍ക്കിട 


അന്തമണ്‍ മുളമൂട്ടില്‍ വീട്ടില്‍ രാജു (38) ഇത്‌ പറയുമ്പോഴും | യിലേക്ക്‌ എടുത്തടിക്കപ്പെട്ടു. രാജുവിന്റെ ശരീരത്തിന്റെ ഒരു വശ 


മുഖത്ത്‌ മായാന്‍ വിസമ്മതിച്ച ചിരിയുണ്ട്‌. തന്നെ ജീവ ച്ഛവമാ  ത്തുകൂടി ച്രകങ്ങള്‍ കയറിയിറങ്ങി. കണ്ടുനിന്ന യാത്രക്കാര്‍ നില 


ക്കിയ വിധിയോടു പരിഭവമില്ല. തന്നോടും കുടുംബത്തോടും വിളിച്ചുകൊണ്ടു കണ്ണുപൊത്തി. കണ്ണടച്ചുതുറന്ന രാജുവും കണ്ടത്‌ 
കരുണ കാട്ടുന്ന നാട്ടുകാരോട്‌ നന്ദി പറയാനാണ്‌ ഏറെ സമയവും 


രാജു ചെലവിടുന്നത്‌. അയല്‍വാസികളിലാരെങ്കിലും വന്ന്‌ | കാഴ്ച. ആലപ്പുഴ മെഡിക്കല്‍ കോളേജിലെത്തി ഡോക്ടര്‍മാരോട്‌ 


; വിവരിച്ചു നല്‍കിയതിനുശേഷമാണ്‌ തനിക്ക്‌ ബോധം 
വീല്‍ചെയറില്‍ ഇരുത്തി കെട്ടിവയ്ക്കും. മുംബൈയില്‍ കമ്പനി വവ 

. നഷടപ്പെട്ടതെന്നും രാജു ഓര്‍മ്മിക്കുന്നു. വലതുകാല്‍ അരയുടെ 
യില്‍ ഇന്‍സ്ട്രുമെന്റ്‌ മെക്കാനിക്കായിരുന്ന രാജുവിന്റെ ദിനചര്യ തുടക്കത്തില്‍ നിന്നും ഇടതുകാല്‍ മുട്ടില്‍വച്ചും മുറിഞ്ഞുപോയി. 
 - വലതുകൈ തോളിനടുത്ത്‌ വച്ചും അറ്റുപോയി. ഇതിനിടയിലെ 
രാജുവിന്റെയും രണ്ടുപെണ്‍മക്കളടങ്ങുന്ന കുടുംബത്തിന്റെയും പ്പോഴോ നട്ടെല്ല്‌ പൊട്ടി ഉള്ളിലെ സ്രവം നഷ്ടപ്പെട്ടു, അതോടെ 


പ്രതീക്ഷകളെ സംഹരിച്ച സംഭവം നടന്നത്‌ 2001 ഒക്ടോബര്‍ BMA ശരീര ചലനങ്ങളും നിലച്ചു. കഴിഞ്ഞ മൂന്നു വര്‍ഷമായി കിട 


തിനായിരുന്നു. പത്ത്‌ ദിവസം അവധിക്കു നാട്ടിലെത്തിയ രാജു,  ക്കയിലും വീല്‍ചെയറിലുമായിട്ടാണ്‌ രാജുവിന്റെ ജീവിതം. മൂന്നു 
_ സഹോദരിമാരെ വിവാഹം കഴിച്ചുവിട്ട്‌ മക്കളുമായി ജീവിതം തുട 
ങ്ങിയ രാജുവിന്‌ സമ്പാദ്യങ്ങളില്ലായിരുന്നു. 

തിരുവനന്തപുരത്തുനിന്ന്‌ ; 


എത്തിയ ട്രെയിന്‍ കായംകുളത്ത്‌ യാത്രക്കാര്‍ കയറാന്‍ നിര്‍ത്തി മാനം നിലച്ചതോടെ വീട്ടിലേക്കു വന്ന പട്ടിണിയുടെ കഥ ആരേയും 


യിരിക്കുകയായിരുന്നു. രാജു ബോഗിയിലേക്കു കയറുന്ന സമയം അറിയിക്കാന്‍ ആഗ്രഹമില്ലാതെ ദു:ഖം കടിച്ചമര്‍ത്തുകയാണ്‌ ഭാര്യ 
തോളില്‍ തൂക്കിയ ബാഗുമായി ഒരാള്‍ ധൃതിയില്‍ അതേ വാതിലി ജാന്‍സി. പള്ളിക്കാരും നാട്ടുകാരും സഹായിക്കുന്നതിനാല്‍ ദിവ 
ഇതിനിടയില്‍ ഇറങ്ങിയ ആളിന്റെ സങ്ങള്‍ തള്ളിനീക്കുന്നു. പത്ത്‌ വയസ്സുകാരി ജിഞ്ചുവും അഞ്ചു 
വയസ്സുകാരി റിഞ്ചുവും സ്‌കൂള്‍ വിട്ടുവന്നാല്‍ അച്ഛനെ വീല്‍ചെ 
: യറിലിരുത്തി പുറത്തേക്ക്‌ കൊണ്ടുവരും. മൂന്ന്‌ വര്‍ഷമായെങ്കിലും 
റയില്‍വേയുടെ നഷ്ടപരിഹാരത്തുകയുടെ കാര്യം ഒന്നുമായില്ല, 
ബോഗിക്കടിയിലെ സ്പ്രിങ്ങില്‍ ഉടക്കി. കാലിന്റെ മാംസത്തില്‍കൂടി i 


കമ്പി കയറിയതിനാല്‍ കാല്‍ മാറ്റാനായില്ല. യാത്രക്കാരും : 


ഇത്രയുമാണിന്ന്‌. 


മുംബൈയിലെ പനവേലിനു തിരികെ പോകാന്‍ കായംകുളത്തു 
നിന്നു ട്രെയിനില്‍ കയറുമ്പോഴായിരുന്നു അപകടം. നേത്രാവതി 
എക്സ്പ്രസിലായിരുന്നു ടിക്കറ്റ്‌. 


ലൂടെ പുറത്തേക്കിറങ്ങി, 
ബാഗിന്റെ വള്ളി രാജുവിന്റെ AGG കുരുങ്ങി പുറത്തേക്കിറങ്ങിയ 
ആളിന്റെ ആയത്തില്‍ രാജു പുറത്തേക്കു വീണു. പ്ലാറ്റ്ഫോമിനി 
ടയിലൂടെ ബോഗിയുടെ അടിയില്‍ വീണ രാജുവിന്റെ ഇടതുകാല്‍ 


റയില്‍വേ ഉദേ യാഗസ്ഥരുമെല്ലാം , എത്തി. എല്ലാവരും പോംവഴി 
കള്‍ ആലോചിച്ചു. കൂടി നിന്ന ആളുകള്‍ക്കൊപ്പം തന്റെ കാലിനെ 


രക്ഷിക്കാന്‍ വേദനയില്‍ പുളഞ്ഞ രാജുവും നിര്‍ദ്ദേശങ്ങള്‍ വയ്ക്കു 


ഡ്രൈവര്‍ ട്രെയിന്‍ പിറകോട്ടെടുത്തു. കണക്കുകൂട്ടിയതിനേ 
കണക്കുകൂട്ട 


തന്റെ കൈകാലുകള്‍ ശരീരത്തില്‍ നിന്നു വേര്‍പെട്ടുകിടക്കുന്ന 


ചികിത്സയ്ക്ക്‌ നാലു ലക്ഷത്തോളം രൂപാ ചെലവിട്ടു. വരു 


മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയില്‍നിന്നും ലഭിച്ച 3000 രൂപ 
യാണ്‌ ആകെ സഹായം. പലപ്പോഴും വേദനയെ മുന്നില്‍ നിര്‍ത്തി 


മരണം വെല്ലുവിളിക്കുന്നു. വൈകല്യത്തെ വെല്ലുവിളിക്കാനുറം 
"കിലും പലപ്പോഴും പതറുകയാണ്‌ രാജുവിന്റെ മനസ്സ പ 


ളള 


Area? lati 
MAAS പ്രസംഗം UBIO കുറവാണ്‌ 


വീലര്‍ക്കും ഇന്ന്‌ സാമൂഹ്യപ്രവര്‍ത്തനം നീണ്ട പ്രസംഗങ്ങളാണ്‌. പ്രവര്‍ത്തനങ്ങളിലേക്കു വരുമ്പോള്‍ ഇക്കൂട്ടര്‍ക്ക്‌ 
പ്രസംഗത്തില്‍ കാണിക്കുന്ന ആവേശമോ താല്പര്യമോയില്ലായെന്നുള്ളതാണ്‌ വാസ്തവം. പലപ്പോഴും ഇക്കൂട്ടരുടെ 
പ്രവര്‍ത്തനങ്ങള്‍ പ്രസംഗങ്ങളില്‍ തീരുന്നു. ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ഗാന്ധിജയന്തി 
ദിനത്തില്‍ സംഭവിച്ചത്‌. വിവിധ രാഷ്ട്രീയ പാര്‍ട്ടികളുടെ യുവജനവിഭാഗങ്ങള്‍ അന്നേദിവസം സാമൂഹിക 
പ്രവര്‍ത്തനത്തിനിറങ്ങി. ദൈവാനുഗ്രഹത്താല്‍ അവര്‍ അന്നുമാത്രമാണ്‌ ഇതിനിറങ്ങുന്നത്‌. ആശുപത്രികളുടെ 
ശുചീകരണം ഇക്കൂട്ടരുടെ ഒരു മുഖ്യര്രവര്‍ത്തനമാണ്‌. സ്വന്തം പാര്‍ട്ടിയിലെ മന്ത്രി അഞ്ചുവര്‍ഷം ഭരിച്ചിട്ടും 
ശുചിയാക്കാന്‍ കഴിയാത്ത ആശുപ്രതികളാണ്‌ ഇവര്‍ ഒരു ദിവസം കൊണ്ട്‌ വൃത്തിയാക്കുന്നത്‌. ഏതായാലും 
രാവിലത്തെ ഉദ്ഘാടനത്തിന്റെ പടവും വാര്‍ത്തയും പരതക്കാര്‍ക്ക്‌ എത്തിച്ചു കഴിഞ്ഞാല്‍ പിന്നെ 
സാമൂഹ്യപവര്‍ത്തകരെ അവിടെയെങ്ങും കാണാന്‍ കിട്ടില്ല. മനഃസാക്ഷിയുള്ളവരാരെങ്കിലും അക്കൂട്ടത്തിലുണ്ടെങ്കില്‍ 
ചിലപ്പോള്‍ ജോലിക്ക്‌ ആളെ നിര്‍ത്തി വൃത്തിയാക്കല്‍ പൂര്‍ത്തിയാക്കും. ഗാന്ധിജിക്കുശേഷം നമ്മുടെ എല്ലാ 
രാഷ്ട്രീയക്കാരുടെയും സാമുഹ്യപ്രവര്‍ത്തനം ഏതാണ്ട്‌ ഇതുപോലെയാണ്‌. സ്വന്തം പ്രശസ്തിക്കും കുട്ടത്തില്‍ 
അണികളെ ടാം ഉപാധി മാത്രമാണ്‌ രാഷ്ട്രീയക്കാര്‍ക്ക്‌ സാമൂഹ്യ്രവര്‍ത്തനം. അതുകൊണ്ടാണ്‌ 
നമ്മുടെ രാഷ്ട്രീയക്കാര്‍ “ഷിഫ്റ്റ്‌” അടിസ്ഥാനത്തില്‍ സാമൂഹ്യപ്രവര്‍ത്തനങ്ങളിലേര്‍പ്പെടുന്നത്‌. അഞ്ചുവര്‍ഷം വീതം 
മാറി മാറി പ്രവര്‍ത്തനനിരതരും നിഷ്ക്രിയരുമാകുന്നു. 


സഭയുടെ സാമൂഹ്ൃഗ്രവര്‍ത്തനം ഇതില്‍ നിന്നും വ്യത്യസ്തമാണ്‌. മനുഷ്യപുരോഗതി സാദ്ധ്യമാക്കുന്നതിനുള്ള 
പരിശ്രമങ്ങളാണ്‌ സഭ അതിന്റെ പ്രേഷിത പ്രവര്‍ത്തനങ്ങളിലൂടെ നടത്തുന്നത്‌. ഇത്‌ യേശുക്രിസ്തു ഈ ലോകത്ത്‌ 
നടത്തിയ ശുശ്രൂഷയുടെ തുടര്‍ച്ചയാണ്‌. അതുകൊണ്ടുതന്നെ ഇത്‌ ഇടയ്ക്കുനിര്‍ത്തി വയ്ക്കുവാന്‍ കഴിയുന്ന ഒരു 
പരിപാടിയല്ല. ദൈവനിയോഗത്തില്‍ മനുഷ്യനെ വളരുവാന്‍ അനുവദിക്കുകയെന്ന കര്‍മ്മപദ്ധതിയാണ്‌ സഭയുടെ 
സാമൂഹ്യ പ്രവര്‍ത്തനങ്ങളുടെ അടിസ്ഥാനം. വെറും ദാനധര്‍മ്മങ്ങളിലൂടെ പൂര്‍ത്തിയാക്കാവുന്ന ഒന്നല്ലായിത്‌. 
സമഗ്രമായ പദ്ധതികളിലൂടെയാണ്‌ സഭ ഈ ദൌത്യം നിര്‍വ്വഹിക്കുന്നത്‌. ദൈവനിയോഗം മനസ്സിലാക്കാത്തവര്‍ സഭയെ 
ഈ പ്രവര്‍ത്തനങ്ങളില്‍ നിന്നു തടയുന്നു. ആരോപണങ്ങളുമായി രംഗത്തു വരുന്നു. മതം മാറ്റം മുതല്‍ ലൈംഗിക 
ചൂഷണം വരെയാണ്‌ ആരോപണങ്ങളില്‍ ഉള്‍പ്പെട്ടിരിക്കുന്നത്‌. നീതിയിലധിഷ്ഠിതമായ ഒരു സമൂഹനിര്‍മ്മിതിയില്‍ 
ഏര്‍പ്പെട്ടിരിക്കുന്ന സഭയുടെ പ്രവര്‍ത്തനങ്ങള്‍ മനസ്സിലാക്കുമ്പോഴുള്ള അസഹിഷ്ണുതയാണ്‌ ഇക്കൂട്ടര്‍ 
പ്രകടിപ്പിക്കുന്നത്‌. സ്വയം സാമൂഹ്യപ്രവര്‍ത്തകര്‍ എന്നു വിശേഷിപ്പിക്കുന്ന ഇക്കൂട്ടര്‍ യഥാര്‍ത്ഥത്തില്‍ സാമൂഹിക 
വിരുദ്ധരും സമൂഹ ദ്രോഹികളുമാണ്‌. 


ഏകദേശം അരനൂറ്റാണ്ടുകാലമായി കേരളത്തിന്റെ സാമൂഹിക പ്രവര്‍ത്തനരംഗത്ത്‌ aa 
ഇടപെടലുകളിലൂടെ വ്യക്തിമുദ്ര പതിപ്പിച്ച മലങ്കര സോഷ്യല്‍ സര്‍വ്വീസ്‌ സൊസൈറ്റിയുടെ പ്രവര്‍ത്തനങ്ങള്‍ ഈ 
അവസരത്തില്‍ ശ്രദ്ധേയമാണ്‌. മനുഷ്യ സമൂഹത്തിന്റെ വളര്‍ച്ച തന്റെ കര്‍മ്മപദ്ധതിയാക്കി മാറ്റിയ കാലം ചെയ്ത 
അഭിവന്ദ്യ ബനഡിക്ട്‌ മാര്‍ ഗ്രിഗോറിയോസ്‌ പിതാവാണ്‌ ഈ പ്രസ്ഥാനത്തിന്‌ രൂപം നല്‍കിയത്‌. കഴിഞ്ഞ 
പത്തുവര്‍ഷത്തിനുള്ളില്‍ ഈ പ്രസ്ഥാനം അഭൂതപൂര്‍വ്വമായ വളര്‍ച്ചയാണ്‌ കൈവരിച്ചിട്ടുള്ളത്‌. കേരള സഭയുടെ 
സാമൂഹ്യ പ്രവര്‍ത്തനങ്ങള്‍ക്കുതന്നെ പുത്തന്‍ദിശാബോധം നല്‍കുവാന്‍ നേതൃത്വം നല്‍കിയ അഭിവന്ദ്യ സിറില്‍ 


മാര്‍ ബസേലിയോസ്‌ തിരുമേനി മലങ്കര സോഷ്യല്‍ സര്‍വ്വീസ്‌ സൊസൈറ്റിക്ക്‌ വ്യക്തമായ കാഴ്ചപ്പാടുകളാണ്‌ 
നല്‍കിയത്‌. 


പുതിയ നൂറ്റാണ്ടിന്റെ വെല്ലുവിളികള്‍ ഏറ്റെടുക്കുവാന്‍ തിരുവനന്തപുരം അതിഭ്രദാസനത്തിന്റെ സാമൂഹ്യക്ഷേമ 
പ്രവര്‍ത്തന വിഭാഗം ഇന്ന്‌ സജ്ജമാണ്‌. എം.എസ്‌.എസ്‌.എസ്‌. എന്ന്‌ സാമാന്യ ജനത്തിനിടയില്‍ ചിരപരിചിതമായ 
മലങ്കര സോഷ്യല്‍ സര്‍വ്വീസ്‌ സൊസൈറ്റി ജനസേവനത്തിന്റെ സ്രോതസ്സായി ഇന്ന്‌ മാറിയിരിക്കുന്നു. 
രണ്ടായിരത്തിലധികം സ്വയം സഹായസംഘങ്ങള്‍ സ്ഥാപിച്ച്‌ ശക്തമായ സാമൂഹിക മുന്നേറ്റത്തിന്‌ ഇന്ന്‌ 
എം.എസ്‌.എസ്‌.എസ്‌. നേതൃത്വം നല്‍കുന്നു. ഇനിയും എം.എസ്‌.എസ്‌.എസിന്‌ ഈ മുന്നേറ്റത്തില്‍ ബഹുദൂരം 
മുന്നോട്ടു പോകാനുണ്ട്‌. നവംബര്‍ 11 ന്‌ ദീപാവലി Pas i 1e അനേകര്‍ക്ക്‌ ജീവിതവഴികളില്‍ വിളക്കായി 
എം.എസ്‌.എസ്‌.എസിന്റെ പുതിയ കാര്യാലയം തുറക്കുകയാണ്‌. ജനസേവനത്തിന്റെ സ്രോതസ്സ്‌ ഒരു പടികൂടി 
നി പി BREESE SOs 2 Wo | 


മുന്നോട്ട്‌ 


a 
| 


ര്വ്തീഭന്ധാറി! 
OO 


ആര്‍ച്ചു ബിഷക്‌ സി റില്‍ മാര്‍ ബസേലിയോസ്‌ 


| 


ദൈവികജീവന്റെ ദശയസ്സിലേക്ക്‌ 


വളരാനുള്ള wog 


66) Arsmima സഭയില്‍ സാമു 
ഹൃക്ഷേമ പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ എ 
ക്കാലവും പ്രത്യേക പരിഗണന ലഭി 
ച്ചിരുന്നുവെന്നത്‌ ഒരു ചരിത്രസത്യ 

മാണ്‌. കാരണം, അപ്പസ്തോലിക പ്ര 
വര്‍ത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്‌ സാ 
മൂഹ്യക്ഷേമപ്രവര്‍ത്തനങ്ങള്‍ രൂപം 
കൊണ്ടിരുന്നത്‌. ഇന്ന്‌ കത്തോലിക്കാ 
സഭയില്‍ വളരെ ശക്തമായ ഒരു ജീ 
വിതശൈലിയായും പ്രവര്‍ത്തന വേ 
ദിയായും സാമൂഹ്യക്ഷേമപ്രവര്‍ത്ത 
നങ്ങള്‍ നിലകൊള്ളുകയും പുരോഗ 
മിക്കുകയും ചെയ്യുന്നുവെന്നത്‌ സാര്‍ 
വൃത്രികമായി അംഗീകരിക്കപ്പെടുന്ന 
ഒരു വസ്തുതയാണ്‌. ഈ പശ്ചാത്ത 
ലത്തില്‍ മലങ്കര കത്തോലിക്കാ സഭ 
യിലെ തിരുവനന്തപുരം അതിഭ്്രാസ 
നത്തിന്റെ ആഭിമുഖ്യത്തില്‍ പ്രവര്‍ 
ത്തിക്കുന്ന സാമൂഹ്യക്ഷേമപ്രവര്‍ 
ത്തന വകുപ്പ്‌ - മലങ്കര സോഷ്യല്‍ 
സര്‍വീസ്‌ സൊസൈററി - എം. 
എസ്‌. എസ്‌. എസ്‌. - നമ്മുടെ സവി 
ശേഷമായ ശ്രദ്ധ ആകര്‍ഷിക്കുകയും 
അര്‍ഹിക്കുകയും ചെയ്യുന്നുണ്ട്‌. എം. 
എസ്‌. എസ്‌. എസ്‌. തിരുവനന്തപു 
രം അതിഭ്രദാസനത്തിലെ രദ്യോ 
ഗിക സാമൂഹ്യക്ഷേമ്രവര്‍ത്തനത്തി 
ന്റെ പേരും മുഖവുമാണ്‌ പേറുന്നതെ 
ങ്കിലും അതിന്റെ പ്രവര്‍ത്തനങ്ങളും 
പ്രവര്‍ത്തന വേദികളും മനുഷ്യസമൂ 
ഹത്തിന്റെ മൊത്തം വ്യാപകമായ മ 
ണ്ഡലങ്ങളിലും തലങ്ങളിലും കടന്നു 


N 


- 
— ee പാ 


ചെല്ലുന്നവയാണ്‌. കാരണം, ME} 
ടെ അപ്പസ്തോലിക പ്രവര്‍ത്തനങ്ങ 

ളും അതിന്റെ ഭാഗമായ സാമുഹ്യ പ്ര 
വര്‍ത്തനങ്ങളും മനുഷ്യ സമൂഹത്തി 
ന്റെ മുഴുവന്‍ ഉന്നതിയ്ക്കും വികസ 
നത്തിനുമായി നിയോഗിക്കപ്പെട്ടവയാ 


'ണ്‌. വികസനമെന്നതുകൊണ്ട്‌ ഉദ്ദേ 


ശിക്കുന്നത്‌ മനുഷ്യന്റെയും - വ്യക്തി 
യുടെയും സമൂഹത്തിന്റെയും - സമ 
ഗ്രമായ വളര്‍ച്ചയും ജീവിത യോഗ്യ 
മായ സമുഹനിര്‍മ്മിതിയും ആണ്‌. 
നമ്മുടെ പ്രവര്‍ത്തനങ്ങള്‍ കൊണ്ട്‌ 
നമുക്ക്‌ സംലഭ്യമാകേണ്ടതും അതു 
തന്നെയാണ്‌. ഈ ലക്ഷ്യം മുമ്പില്‍ 
പ്രതിഷ്ഠിച്ചുകൊണ നമ്മുടെ നന്മ 
യ്ക്കും വികസനത്തിനുമായി ശാ 
സ്ത്രീയമായും കാര്യക്ഷമവുമായും 
പ്രവര്‍ത്തിക്കുന്ന ഒരു സമൂഹമാണ്‌ 
എം.എസ്‌. എസ്‌. എസ്‌. 

നമ്മുടെ സാമൂഹ്യക്ഷേമ പ്രവര്‍ 
ത്തനങ്ങള്‍ക്ക്‌ അടിസ്ഥാനപരമായി 
ഒരു ദര്‍ശനമുണ്ട്‌. അത്‌ ക്രൈസ്ത 


i 


വമാണെന്ന്‌ വിശേഷിപ്പിക്കുന്നതില്‍ 
നമുക്ക്‌ സംശയമോ ആശങ്കയോ 
ആവശ്യമില്ല. നമ്മുടെ ദര്‍ശനവും അ 
ടിസ്ഥാന ബോദ്ധ്യവും നമ്മുടെ വി 
ശ്വാസപൈതൃകത്തില്‍ നിന്നും നമു 
ക്ക്‌ ലഭിച്ചിട്ടുള്ളതാണ്‌. അതായത്‌, 
ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യ 
ത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്‍ 
ആ ദൈവികഛായയിലും ജീവനിലും 
വളരണമെന്നുള്ള ദര്‍ശനം. ആ 
ദൈവിക ജീവനോടുബന്ധപ്പെട്ട ക 
ഴിവുകള്‍ മനുഷ്യനു നല്‍കപ്പെട്ടിട്ടു 
ണ്ട്‌. ദൈവം മനുഷ്യനു കൊടുത്തയ 
ത്രയും കഴിവുകളില്‍ അവന്‍ വളര 
ണം. അവന നല്‍കപ്പെട്ടിട്ടുള്ള ദൈ 
വഛായ ഉന്നതങ്ങളിലേക്ക്‌ വളരാ 
നുള്ള കഴിവാണ്‌. അതിനാല്‍ അ 
വന്റെ വളര്‍ച്ചയ്ക്കുതകുന്ന സാഹച 
ര്യങ്ങള്‍ സൃഷ്ടിക്കേണ്ടത്‌ അനിവാ. 
രൃമാണ്‌. അതാണ്‌ നമ്മുടെ 
സമുഹനിര്‍മ്മിതി. അങ്ങനെ നോക്കു 
മ്പോള്‍ മനുഷ്യപുരോഗതി ത്വരിത 


പ്പെടുത്തുന്നതിനുള്ള പരിശ്രമങ്ങളാ 
ണ്‌ സഭ അതിന്റെ സാമൂഹ്യ പ്രേ 
ഷിത പ്രവര്‍ത്തനങ്ങളിലൂടെ നടത്തു 
ന്നത്‌, അതുപോലെതന്നെ, സാമുഹ്യ 
പ്രവര്‍ത്തനങ്ങളെന്നാല്‍ ദാനധര്‍മ്മ 
വും ഉപവി പ്രവര്‍ത്തനങ്ങളുമാ 
ണെന്ന പഴയ ആശയത്തെ മറികട 
ക്കാനും നമുക്കിന്ന്‌ സാധിക്കണം. 
മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങ 
ളില്‍ നിന്നും യഥാര്‍ത്ഥ ആവശ്യങ്ങ 
ളില്‍ നിന്നും മാററിനിര്‍ത്തുന്ന സാ 
മ്പത്തിക വികസനം പോലുള്ള പദ്ധ 
തികളെയും ആധുനികവല്‍ക്കരണ 
ത്തെയുമൊക്കെ നന്നായി മനസ്സിലാ 
ക്കി ഇവയൊന്നും സ്ഥായിയായ ജീ 
വിതദര്‍ ശനങ്ങള്‍ക്ക്‌ ui oan 
രൂപം കൊടുക്കാന്‍ പര്യാപ്തമല്ലെന്ന്‌ 
, ബോധവല്‍ക്കരിക്കാനും നമുക്ക്‌ സാ 
ധിക്കണം. 


മനുഷ്യന്‍ വികസിക്കണമെന്നു പ 
റയുമ്പോള്‍ ഏതെങ്കിലുമൊരു കാര്യ 
ത്തില്‍ വികസിക്കണമെന്നല്ല ഉദ്ദേശി 
ക്കുന്നത്‌; മറിച്ച്‌ സമഗ്രമായിട്ടുള്ള വി 
കസനമാണത്‌. അവന്റെ സാമ്പ 
ത്തിക നിലവാരം മാത്രമല്ല, മാനസിക 
നിലവാരം, ബൌദ്ധികനിലവാരം, ദര്‍ 
ശന ശക്തി ഇവയും വളരണം. 
ഇങ്ങനെ സമഗ്രമായ വളര്‍ച്ചയാവശ്യ 
മാണ്‌. മനുഷ്യനെയും അവന്റെ ജീ 
വിതത്തെയും ഒന്നായി കാണണം. 
മനുഷ്യനന്മയും ശക്തിയും വികസി 
ച്ച്‌ ദൈവിക ചൈതന്യം നിറഞ്ഞ്‌, 
ദൈവിക നന്മകള്‍ ഉള്‍ക്കൊണ്ട്‌ പര 
സ്പരം പങ്കുവച്ച്‌ സുഗമമായി ജീവി 
ക്കാനാണ്‌ അവന്‍ നിയോഗിക്കപ്പെട്ടി 
രിക്കുന്നത്‌. അവന്റെ സമൂഹവും 
അങ്ങനെ തന്നെ. നമ്മൂടെ എല്ലാ സാ 
മൂഹ്യര്പവര്‍ത്തനങ്ങളുടെയും 
അടിസ്ഥാനവും ചൈതന്യവും 
ഇതായിരിക്കണം. ഇത്‌ ദൈവദത്ത 
മാണ്‌. വിശ്വാസാധിഷ്ഠിതമാണ്‌. 

വ്യക്തികളാണ്‌ സമൂഹത്തെ രൂപ 
പ്പെടുത്തുന്നതെങ്കിലും, സമൂഹത്തി 
ന്‌ വ്യക്തികളെ രൂപപ്പെടുത്തുന്ന 
തില്‍ വളരെ സ്വാധീനമുണ്ട്‌. ഈ 
പ്രക്രിയയ്ക്ക്‌ വിലങ്ങുതടിയായി 
നില്‍ക്കുന്ന അനേകം ഛിദ്രശക്തി 


കള്‍ സമൂഹത്തിലുണ്ട്‌. അവിടെയാ 
ണ്‌ സഭ ഒരു പാറപോലെ ഉറച്ചു 
നിന്ന്‌ അവയെ പ്രതിരോധിക്കേണ്ടത്‌. 
ഒരുവന്റെ സാമൂഹ്യജീവിതത്തിന്‌ 
സഹായകമെന്ന്‌ കരുതുന്ന കാര്യ 
ങ്ങള്‍ വസ്തുനിഷ്ഠമായി ചെയ്തു 
കൊടുക്കുക. ദൈവിക ജീവന്റെ ശ്രേ 
യസ്സിലേക്ക്‌ വളരാനുള്ള ഒരു സ്രോ 
തസാണ്‌ നമ്മുടെ സാമൂഹ്യക്ഷേമ 
പ്രവര്‍ത്തനം. ഈ ദര്‍ശനത്തിന്റെ വെ 
ളിച്ചത്തിലാണ്‌ എം. എസ്‌. എസ്‌. 
എസ്‌. അതിന്റെ എല്ലാ പദ്ധതികള്‍ 
ക്കും ചുക്കാന്‍ പിടിക്കുന്നത്‌. 
എം.എസ്‌.എസ്‌.എസിലെ പ്രവര്‍ 
ത്തകര്‍ ശ്രദ്ധിക്കേണ്ടത്‌, മനുഷ്യന്റെ 
ജീവിത വ്യവസ്ഥിതിയില്‍, അതിന്റെ 
ദൂഷ്യവശങ്ങളെയൊക്കെ കുടഞ്ഞുക 
ളഞ്ഞ്‌ സൃഷ്ടിപരമായ കാര്യങ്ങളെ 
വളര്‍ത്തുന്നതിനാണ്‌. നമ്മള്‍ ആര്‍ക്ക്‌ 
നന്മ ചെയ്യുവാന്‍ ഉദ്ദേശിക്കുന്നുവോ, 
അവര്‍ക്കത്‌ നന്മയായി പരിണമി 
ക്കണം. ജനങ്ങള്‍ക്കാണ്‌ നന്മയുണ്ടാ 
കേണ്ടതെങ്കില്‍ പ്രവര്‍ത്തനം ജനങ്ങ 
ളുടെ ഇടയിലായിരിക്കുണം. അവിടെ 
നിന്നായിരിക്കണമതു | പുറപ്പെടേണ്ട 
ത്‌. ഏതെങ്കിലുമൊരു തിയറി മുന്നില്‍ 
കണ്ടുകൊണ്ട്‌ പ്രവര്‍ത്തിക്കുകയല്ല 
എം. എസ്‌. എസ്‌. എസ്‌. ന്റെ ശൈ 
ലി. മറിച്ച്‌, മനുഷ്യസമൂഹത്തെ മു 
ന്നില്‍ കണ്ടുകൊണ്ട്‌ അവരുടെ ആവ 


ശ്യങ്ങള്‍ മനസ്സിലാക്കി അവര്‍ക്കുത 
കുന്ന രീതിയില്‍ വികസനം നടത്തു 
കയെന്നതാണ്‌ അതിന്റെ ശൈലി. 
ജനങ്ങളാണ്‌ വികസനത്തിന്റെ കര്‍ 
ത്താക്കള്‍. അവരെ സഹായിക്കു 
കയാണ്‌ എം.എസ്‌. എസ്‌. എസിന്റെ 
ലക്ഷ്യം. ജനങ്ങളാണ്‌ മുന്‍പന്തിയില്‍ 
വരേണ്ടത്‌. അതിനാല്‍ ജനങ്ങള്‍ക്കു 
വേണ്ടി ജനങ്ങളോടൊത്ത്‌ ജനങ്ങ 
ളുടെ കൂടെ നിന്ന്‌ പ്രവര്‍ത്തിക്കണം. 
ജനശാക്തീകരണമെന്നു പറയുന്നതി 
ന്റെ അര്‍ത്ഥവും തത്വവുമിതാണ്‌. അ 
ടിസ്ഥാനപരമായി ഈ സത്യത്തെ വി 
സ്മരിച്ചുകൊണ്ട്‌ നീതിപൂര്‍വ്വകവും 
സമാധാനപരവുമായ സമൂഹം കെട്ടി 
പ്പടുക്കുന്നതിന്‌ നടത്തിയ എല്ലാ ശ്ര 
മങ്ങളും പരാജയപ്പെട്ടതായി ചരിത്രം 
തെളിയിക്കുന്നു. സഭയുടെ സാമൂ 
ഹികസേവനശുശ്രൂഷയെ അതുല്യ 
മാക്കുന്നതിന്റെ കാരണം അത്‌ 
ലക്ഷ്യം വയ്ക്കുന്ന ദൈവരാജ്യോന്മു 
ഖതയാണ്‌. 


സഭയുടെ സാമൂഹിക ക്ഷേമ 
(പവര്‍ത്തനങ്ങള്‍ക്കുള്ള ദര്‍ശനം 
രൂപീകരിക്കുന്നതില്‍ ബത്തേരി 
ഭദ്രാസനത്തിലെ പ്രവര്‍ത്തനങ്ങള്‍ 
ഏറെ സഹായിച്ചിട്ടുണ്ട്‌. 1978 - ല്‍ 
ബത്തേരി ഭ്രദാസനം രൂപം കൊണ്ട 
പ്പോള്‍ മലങ്കര സഭയിലെ അന്നത്തെ 
മിഷന്‍ രൂപതയായിരുന്നു അത്‌. മി 
ഷന്‍ രൂപതയെന്നു പറഞ്ഞാല്‍ എല്ലാ 


ടാലി BSS തത്തു 


ക്കാര്യങ്ങളിലും പിന്നോക്കാവസ്ഥ 
യില്‍ നിലനിന്നിരുന്ന ജനസമൂഹം 
എന്നാണ്‌ വിവക്ഷ. ഒന്നുമില്ലാത്തിട 
ത്തുനിന്നാണ്‌ ബത്തേരിയില്‍ സഭ 
യ്ക്ക്‌ വളരേണ്ടിയിരുന്നത്‌. തദ്ദേശീ 
യരായ ആദിവാസികളുടെയും ഉപജീ 
വനത്തിനായി കുടിയേറിപ്പാര്‍ത്തവരു 
ടേയും സര്‍വ്വതോന്മുഖമായ പുരോ 
ഗതിയിലൂടെ മാത്രമേ സഭയ്ക്ക്‌ അതി 
ന്റെ അപ്പസ്തോലിക ധര്‍മ്മം നിര്‍വ്വ 
ഹിക്കാന്‍ കഴിയുമായിരുന്നുള്ളൂ. മാ 
MAL}, സഭയുടെ പ്രവര്‍ത്തനങ്ങളു 
ടെ കാതലായ ലക്ഷ്യം ജനങ്ങളുടെ 
നന്മയും പുരോഗതിയും ഉറപ്പുവരു 
ത്തുകയായതിനാല്‍, ബത്തേരിയിലെ 
സാമൂഹ്യപ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ ഒരു അ 
പ്പസ്തോലിക സ്വഭാവം നല്‍കുന്നതി 
ന്‌ പ്രയാസമുണ്ടായില്ല. അങ്ങനെയാ 
ണ്‌ “ശ്രേയസ്സ്‌” എന്ന പേരില്‍ ഒരു 
സാമൂഹ്യക്ഷേമപ്രവര്‍ത്തക വകുപ്പി 
നവിടെ രൂപം കൊടുക്കുന്നത്‌. പിന്നീ 
ട്‌ ശ്രേയസ്സാണ്‌ അവിടുത്തെ വി 
AMM പ്രകിയകള്‍ക്ക്‌ ചുക്കാന്‍ പി 
ടിച്ചത്‌. 

ദാരിദ്ര്യത്തില്‍ കഴിഞ്ഞിരുന്ന ഒരു 
സമൂഹത്തെ മാനുഷിക നിലവാര 
ത്തിലേക്കുയര്‍ത്തുക എന്നത്‌ പ്രയാ 
സകരമായ ഒരു ദയത്യമായിരുന്നു. 
ഇതിനായി ആദ്യം ചെയ്തത്‌ ഇവ 
രുടെ ആവശ്യങ്ങളെന്തെന്ന്‌ മനസ്സി 
ലാക്കുകയും അതിനായി അവരുടെ 
തന്നെ ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കു 
കയും ചെയ്യുകയെന്നതായിരുന്നു. 
അങ്ങനെ ഫാം ക്ലബ്‌ എന്ന പേരില്‍ 
250 കുടുംബങ്ങളെ ഒന്നിപ്പിച്ച്‌ ജാതി 
മതഭേദമന്യേ അവരുടെ ആവശ്യ 
ങ്ങള്‍ കരഗതമാക്കാന്‍ പ്രവര്‍ത്തിച്ചു 
തുടങ്ങി. അവരെ സഹായിക്കാനായി 
ഏതാനും പേരെ നിയോഗിച്ചു. 
മിഷന്‍ കേന്ദ്രങ്ങള്‍ അടിസ്ഥാന 
ഘടകമായി മാത്രമാണ്‌ പ്രവര്‍ത്തി 
ച്ചത്‌. പ്രവര്‍ത്തനങ്ങള്‍ കൂടുതല്‍ 
ശക്തമായപ്പോള്‍ അവര്‍ക്ക്‌ പിന്നോ 
ക്കാവസ്ഥകളില്‍ നിന്ന്‌ മോചിതരാ 
കണമെന്നാഗ്രഹം ഉണ്ടായി. അങ്ങ 
നെ അവരുടെ ആവശ്യങ്ങള്‍ ഒന്നാ 
യി. ചുരുക്കത്തില്‍, അവരും 
ഒന്നായി. ക്രമേണ അവര്‍ സ്വന്തം 
കാലില്‍ നില്‍ക്കാനുതകുന്നവരാകു 
കയും അനേകരെ കൈപിടിച്ചു 
. യര്‍ത്തുകയും ചെയ്യുന്ന നല്ല സാമൂ 


ഹൃക്ഷേമ പ്രവര്‍ത്തകരായി മാറി. 
വാസ്തവത്തില്‍ ആ പ്രദേശങ്ങളില്‍ 
വികസനത്തിന്റെ നുറുങ്ങുവെട്ടം 
തെളിയിച്ചതവരായിരുന്നു. 
ഒരിക്കലും ഒരു മതപരിവര്‍ത്തന 
പ്രവര്‍ത്തനമായിരുന്നില്ല നമ്മുടേത്‌. 
അത്‌ ജനങ്ങള്‍ക്കും ബോധ്യമുണ്ടാ 
യിരുന്നു. അതിനാല്‍, മതപരി 
വര്‍ത്തനത്തിനായിട്ടാണ്‌ ഇക്കാ 
ണുന്നതൊക്കെ ചെയ്യുന്നത്‌ എന്ന 
ഒരു ചിന്ത അവിടെയില്ലായിരുന്നു. 
കാരണം, ആവശ്യക്കാര്‍ ജനങ്ങളാ 
ണ്‌. പ്രവര്‍ത്തകരും നേട്ടം കിട്ടുന്ന 
തു മെല്ലാം അവര്‍ക്കുതന്നെ. 
രാഷ്ട്രീയ പാര്‍ട്ടികള്‍ക്കും നേതാ 
ക്കള്‍ക്കുപോലും അത്ഭുതമായിരു 
ന്നു. എങ്ങനെയിതു സാധിക്കുന്നു 
വെന്ന്‌. ഇവിരെയൊക്കെ അത്ഭുത 
പ്പെടുത്തിയ ഒരു കാര്യം ഓരോ 
യൂണിറ്റുകളിലും ഏതാണ്ടു ഒരു നല്ല 
ശതമാനം സ്ര്രീകളാണ്‌ 
ഉണ്ടായിരുന്നത്‌ എന്നുള്ളതാണ്‌. പുറ 


.ത്തിറങ്ങി പ്രവര്‍ത്തിക്കുകയെന്നത്‌ 


കേട്ടു കേള്‍വിയില്ലാത്ത ഒരു പ്രദേശ 
ത്താണ്‌ അവര്‍ പ്രവര്‍ത്തിച്ചത്‌. 
എന്നാല്‍, തിരുവനന്തപുരത്ത്‌ ഇതേ 
സ്ഥിതി അല്ലായിരുന്നതിനാല്‍ പദ്ധ 
തികള്‍ ആസൂത്രണം ചെയ്യുന്നതില്‍ 
ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും, 
സ്ത്രീ സമാജങ്ങളും മഹിളാ സമാ 
ജങ്ങളും ര്രമീകരിച്ചു കൊണ്ട്‌ 
ഏതാണ്ട്‌ രണ്ടായിരത്തിലധികം വിക 
സന സംഘങ്ങള്‍ എം.എസ്‌.എസ്‌. 
എസ്‌. സ്ഥാപിച്ചു കഴിഞ്ഞു. ഇതൊ 


.രു നല്ല കാര്യമാണ്‌. കാരണം, ജന 


ങ്ങളെ പ്രതേകിച്ചും സ്ത്രീകളെ 
സംഘടിപ്പിക്കാനായി നേതാക്കന്മാര്‍ 
നട്ടം തിരിഞ്ഞു നടക്കുമ്പോള്‍ 
നമുക്ക്‌ ഇത്‌ സാധിക്കുന്നുവെന്നത്‌ 
അഭിമാനമാണ്‌. 

മാത്രമല്ല, ഓരോ മനുഷ്യനും 
അവന്‍ അര്‍ഹിക്കുന്നത്‌ ലഭിക്കാനും 
കൊടുക്കാനുമുള്ള അവകാശമുണ്ട്‌. 
ഇതാണു നീതി. മനുഷ്യ പുരോഗ 
തിയുടെ വിലങ്ങുതടി യഥാര്‍ത്ഥ 
ത്തില്‍ നീതിയുടെ അഭാവമാണ്‌. 
അതിനാല്‍ സാമുഹ്യ പ്രതിബദ്ധത 
നീതിക്കുവേണ്ടിയുള്ള പ്രതിബദ്ധത 
യാണ്‌. അപ്പോള്‍ സാമൂഹിക 
സേവനം നീതിയുടെ സേവനമാണ്‌. 
അതായത്‌ വികസനം നീതിയുടെ 
സംസ്ഥാപനവും സംലഭ്യതയുമാണ്‌. 
കുറച്ചുകൂടി വ്യാപകമായ അര്‍ത്ഥ 


ത്തില്‍, സാമൂ ഹ്യ പ്രവര്‍ത്തനമെ 
ന്നത്‌ മനുഷ്യന്‌ അവന്റെ വ്യക്തി 
മാഹാത്മ്യത്തോടും ദൈവിക പദ്ധതി 
ക്കനുസരണമായും ജീവിക്കാന്‍ 
സാധിക്കുന്ന നീതിപൂര്‍വ്വകമായ ഒരു 
സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുള്ള 
പരിശ്രമമാണ്‌. 

കഴിഞ്ഞ നാലുദശാബ്ദത്തിലധി 
കമായി എം.എസ്‌ .എസ്‌ .എസ്‌. 
ചെയ്യുന്നതും ഇതുതന്നെയാണ്‌. 
നീതി ലഭിക്കാത്ത അനേകര്‍ക്ക്‌ നീതി 
യുടെ സ്രോതസ്സായി നിലകൊള്ളുക 
യാണ്‌. നീതിയെ സേവിക്കലാണ്‌ 
ഇതിന്റെ മുഖമുദ്ര. അതിലൂടെ മനു 
ഷ്യന്റെ സമ്രഗമായ വളര്‍ച്ചയെ 
അംഗീകരിക്കുകയും അവന്റെ വ്യ 
ക്തി മാഹാത്മ്യത്തോടെ ദൈവിക 
പദ്ധതിക്കനുസൃതമായി അവന്റെ 
ഛായയിലും സാദൃശ്യത്തിലും 
വളര്‍ന്ന്‌ ദൈവിക ജീവനോളം 
ഉയര്‍ന്ന്‌ ദൈവിക ജീവന്‍ കരഗതമാ 
ക്കാന്‍ സഹായിക്കുന്നു. അങ്ങനെ 
പരിശ്രമിക്കാനാഗ്രഹിക്കുന്നവര്‍ക്ക്‌ 
ശക്തിയുടെ ഉറവിടമായി വര്‍ത്തിക്കു 
ന്നതാണ്‌ സ്രോതസ്സ്‌. എം.എസ്‌. 
എസ്‌. എസിന്റെ മുഖ്യമായ പ്രവര്‍ത്ത 
നങ്ങളെല്ലാം ഇതിന്റെ ഉദാഹരണമാ 
ണ്‌. അതിന്റെ പ്രവര്‍ത്തന വിജയ 
മാണ്‌ സാമൂഹ്യക്ഷേമ പ്രവര്‍ത്തനരം 
ഗത്ത്‌ അറിയപ്പെടുന്ന ഒരു ഗവേഷണ 
ഏജന്‍സിയായി ഇതു വളര്‍ന്നുവ 
രുന്നത്‌. 

ദൈവരാജ്യം ഏവര്‍ക്കും പ്രത്യേ 
കിച്ച്‌ പാവപ്പെട്ടവര്‍ക്കും സമൂഹ 
ത്തിന്റെ മുഖ്യധാരയില്‍ നിന്ന്‌ ഒഴിവാ 
ക്കപ്പെട്ടവര്‍ക്കും അനുഭവവേദ്യമാക്കു 
ന്നതിന്‌ സഭ പരിശ്രമിക്കുന്നു. 
അതിനാല്‍ വികസന പ്രവര്‍ത്തന 
ങ്ങള്‍ ഒഴിവാക്കി ഒരു അജപാലന 
പ്രവര്‍ത്തനം അസാദ്ധ്യമാണ്‌. മാത്ര 
മല്ല, നമുക്ക്‌ ആവശ്യമായിട്ടുള്ളത്‌ 
മനുഷ്യ സമൂഹ രൂപീകരണമാണ്‌. 
ഇപ്രകാരം മനുഷ്യ സമൂഹത്തെ 
രൂപീകരിച്ച്‌ അവരില്‍ ദൈവരാജ്യാ 
നുഭവം നിറച്ച്‌ നീതിയുടെ സേവക 
രാക്കി ദൈവിക ജീവന്‍ പ്രാപ്യമാ 
ക്കുക നമ്മുടെ കര്‍ത്തവ്യമാണ്‌. 
ദൈവത്തിന്റെ പക്കലേക്ക്‌ ഉയരാ 
നുള്ള മനുഷ്യന്റെ സാദ്ധ്യതകളെ 
വളര്‍ത്താനുള്ള ഒരു സ്രോതസ്സായി 
എം.എസ്‌.എസ്‌.എസ്‌. ഇനിയും വള 
രട്ടെ. അനേകര്‍ക്ക്‌ ശ്രേയസ്സുണ്ടാ 
ക്കുന്ന സ്രോതസ്സായി നിലകൊള്ള 
ട്ടെയെന്ന്‌ ആശംസിക്കുന്നു, പ്രാര്‍ത്ഥി 
ONM EE ee | 


വ്യക്തിയുടെയും സമൂഹത്തി 
ന്റെയും സമഗ്രവിമോചനവും വേര്‍തി 


രിവുകളില്ലാത്ത അഭിവൃദ്ധിയുമാണ്‌ 


രക്ഷകനായ ക്രിസ്തു ആഗ്രഹിച്ചതും 
പഠിപ്പിച്ചതും. വേദനിക്കുന്നവര്‍ക്കും 
വിശക്കുന്നവര്‍ക്കും അടിച്ചമര്‍ത്തപ്പെ 
ട്ടവര്‍ക്കും ആശ്വാസമെത്തിക്കാനുള്ള 
സമര്‍പ്പിത ശുശ്രൂഷയാണ്‌ പാലസ്തീ 
നായിലുടനീളം അവിടുന്ന്‌ നിര്‍വ്വഹി 
ച്ചത്‌. ക്രിസ്തുവിനെ രക്ഷകനും നാ 
യകനുമാക്കിയ ആദിമക്രൈസ്തവ 
സമൂഹം പങ്കുവയ്ക്കലിന്റെ ജീവിത 
ത്തില്‍ വളര്‍ന്നതായി നാം അപ്പ 
സ്തോല പ്രവര്‍ത്തികളില്‍ വായിച്ച്‌ 
അറത്തിടുണ്; i 

എല്ലാക്കാലവും ഏതു പശ്ചാത്ത 
. ലത്തിലും സഭയ്ക്കു ഒരു ധാര്‍മ്മിക 


ദയത്യമേയുള്ളൂ. അത്‌ സുവിശേഷ - 


ത്തില്‍ അധിഷ്ഠിതമായ സേവനത്തി 
ന്റെ സാമൂഹികപ്രതിബദ്ധതയാണ്‌. 
പങ്കുവച്ചും പ്രാര്‍ത്ഥിച്ചും ജീവിത 
ത്തില്‍ സംതൃപ്തരായ ആദിമക്രൈ 
MOA സമൂഹത്തിന്റെ മാതൃകയില്‍ 


യ്തുകൊടുത്തം 


$ 


Kee (oleae) 
ബിഷഷ്‌ മാര്‍ മാത്യ; 


എല്ലാ വേദികളിലും സഭ പ്രഘോഷ 
ണം, ശുശ്രൂഷ എന്നിവയില്‍ എക്കാ 
ലവും കര്‍മ്മനിരതമാണ്‌. 

“ഈ ഏറ്റവും എളിയ സഹോദര 
ന്മാരില്‍ ഒരുവന്‍ നിങ്ങള്‍ ഇതു ചെ 
04 എനിക്കുത 
ന്നെയാണ്‌ ചെയ്തു തന്നത്‌” (മത്താ 
അവിടുന്ന്‌ പഠിപ്പി 
ue നമ്മേക്കാള്‍ 


EA Ie D 
യ സമ്പ 


ത്തില്‍ ശുശ്രൂഷിക്കു; 
ശു വിഭാവനം ചെയ്ത ദൈവരാജ്യം 
യാഥാര്‍ത്ഥ്യമാകൂ. 

ലോകമതവിഭാഗങ്ങ 
ഉറപ്പുള്ള ചട്ടക്കൂടും സ്ഥാപിത. സം 
വിധാനവും ക്രൈസ്തവ സഭയ്ക്കാ 


അറയ്ക്കല്‍ 


ir 


രും സഭയ്ക്കും സഭാമക്കള്‍ക്കും ഇ 
തര മതവിശ്വാസികള്‍ക്കും വേണ്ടി 
ലോകമെങ്ങും സേവനം ചെയ്യുന്നു. 
ദരിദ്രരോടു സുവിശേഷം പ്രസംഗി 
ക്കുകയെന്ന ദാത്യം ഏറ്റെടുത്ത്‌ നാ 
നാമേഖലകളില്‍ ഈ പ്രേഷിതചര്യ 
ലോക നന്മ മാത്രം ലക്ഷ്യമാക്കി തു 
ടരുകയാണ്‌. ഇവര്‍ക്കൊപ്പം ഈ നേ 
തൃത്വത്തില്‍ സുവിശേഷ ചൈതന്യ 
മുള്‍ക്കൊണ്ട്‌ അല്മായ സഹോദരങ്ങ 
ളും വിവിധ സംഘടനകളും സ്ഥാപ 
നങ്ങളും കൂട്ടായ്മകളും സാമൂഹിക 
ശുശ്രൂഷ നടത്തുന്നു. 

പ്രശ്നങ്ങളും പരിമിതികളും എ 
ല്ലായിടങ്ങളിലും വ്യാപകമായിക്കൊ 
ണ്ടിരിക്കെ ലോകമെങ്ങും കൂടുതല്‍ 
തീക്ഷ്ണമായ സേവനദത്യമാണ്‌ 
ക്രൈസ്തവര്‍ക്കുള്ളത്‌. യുദ്ധക്കെടു 
തി, മാരകരോഗങ്ങള്‍, ദാരിദ്ര്യം, ആ 
ത്മീയ അധഃപതനം, തൊഴിലില്ലായ്മ, 
അധാര്‍മ്മികത, അനീതി തുടങ്ങിയ 
നിരവധിയായ പ്രശ്നങ്ങളാണ്‌ വിവി 
ധ തലങ്ങളില്‍ സമൂഹം അഭിമുഖീ 


കരിച്ചുകൊണ്ടിരിക്കുന്നത്‌. മതം, വി 
ശ്വാസം, രാഷ്ട്രം എന്നീ ചട്ടക്കൂടു 
കള്‍ വിട്ട്‌ മനുഷ്യന്‍ എന്ന ഏക ഘ 
ടകത്തെ ലക്ഷ്യമാക്കി ലോകമെങ്ങും 
സുവിശേഷം പ്രവൃത്തിയിലൂടെ യാ 
ഥാര്‍ത്ഥ്യമാക്കാനുള്ള പ്രേക്ഷിതദ 
ത്യം ഇന്നും അവശേഷിക്കുന്നു. 
സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാ 
നും ശുശ്രൂഷിക്കാനും ശുശ്രൂഷിക്ക 
പ്പെടാനും അര്‍ഹതയുള്ള ആയിരക്ക 
ണക്കിന്‌ സേവനമേഖലകള്‍ ലോക 
മെങ്ങും സഭയ്ക്കുമുമ്പില്‍ തുറന്നു 
കിടക്കുന്നു. 

ആരാധനയിലും വിശുദ്ധകുര്‍ബാ 
നയില്‍ നിന്നും ആര്‍ജ്ജിക്കുന്ന വി 
ശുദ്ധിയില്‍ നാനാവിധ കര്‍മ്മമേഖല 
കളില്‍ സ്വാര്‍ത്ഥ നേട്ടങ്ങള്‍ പ്രതീക്ഷി 
ക്കാതെ സേവനം ചെയ്യാന്‍ ഓരോ 
ക്രൈസ്തവനും കടമയുണ്ട്‌. സഭ എ 
ല്ലാ വിശ്വാസികളും ചേര്‍ന്നതാക 
യാല്‍ വൈദികരെന്നോ സന്ന്യസ്ത 
രെന്നോ സേവന തലത്തില്‍ വ്യത്യാ 
സമില്ല. ദൈവത്തിനു മുമ്പില്‍ നാ 
മേവരും സമന്മാരാണ്‌. ക്രൈസ്ത 
വനെന്നോ, അക്രൈസ്തവനെന്നോ 
ദൈവസൃഷ്ടിക്കുമുമ്പില്‍ വ്യത്യാസ 
മില്ല. മക്കള്‍, സഹോദരങ്ങള്‍, മാതാ 
പിതാക്കള്‍ എന്നീ വൈകാരിക കാ 


ഴ്ചപ്പാടോടെ എല്ലാ ദൈവമക്കളേയും: 
സ്നേഹിക്കാനും സഹായിക്കാനുമു 


ള്ള സാമൂഹിക പ്രതിബദ്ധതയാണ്‌ 
സഭയ്ക്കുള്ളത്‌. സാമൂഹികസേവനം 
ദൈവശുശ്രൂഷയുടെ തുടര്‍ച്ചയും ഭാ 
ഗവുമാണ്‌. 
മുറിവേല്‍പ്പിച്ചവനോടും, വേദനി 
പ്പിച്ചവനോടും ക്ഷമിക്കുന്ന സ്നേഹ 
മാണ്‌ യേശു പഠിപ്പിച്ചതും പ്രാവര്‍ 
ത്തികമാക്കിയതും.വേര്‍തിരിവുകളി 
ല്ലാതെ ഏവരിലേക്കും സഹനത്തി 
ന്റെയും ക്ഷമയുടെയും ആത്മത്യാഗ 
ത്തിന്റെയും പ്രവര്‍ത്തനം ചൊരിയ 
പ്പെടുമ്പോഴാണ്‌ യഥാര്‍ത്ഥ ക്രിസ്തീ 
യ പ്രബോധനം യാഥാര്‍ത്ഥ്യമാക്ക 


പ്പെടുക. അപ്പോള്‍ പ്രവൃത്തികൂടാതെ . 


യുള്ള വിശ്വാസം അതിനാല്‍ത്തന്നെ 
നിര്‍ജ്ജീവമാണ്‌. സാമ്പത്തികമായു 
ള്ള ഉപകാരങ്ങള്‍ സഹായപദ്ധതി 
കള്‍ ഇവ സഭാദത്യത്തിന്റെ ഒരു ഘ 
ടകം മാത്രമാകുന്നു. അവഗണിക്ക 
പ്പെട്ടവര്‍ക്കും അടിച്ചമര്‍ത്തപ്പെട്ടവര്‍ 
ക്കും വേദനിക്കുന്നവര്‍ക്കും നമ്മുടെ 
എന്തെങ്കിലും നന്മയുടെ സേവനം 
അര്‍ഹമായ ഏവര്‍ക്കും സഹായവും 
ആശ്വാസവും വഴി ലഭ്യമാക്കുമ്പോഴാ 
ണ്‌, പങ്കുവയ്ക്കുമ്പോഴാണ്‌ ആദിമ 
സഭയുടെ ചൈതന്യം വീണ്ടും അനു 


ഭവവേദ്യമാക്കപ്പെടുക. വിശ്വാസം പ്ര 
വൃത്തിയിലൂടെ ഏറ്റുപറയുന്നതിലാ 
ണ്‌ സഭയുടെ സാമൂഹിക പ്രേക്ഷി 
തത്വം കുടികൊള്ളുന്നത്‌. 


സാമൂഹികരപവര്‍ത്തകര്‍ക്ക്‌ ഏറ്റ 
വും വലിയ മാതൃകയാണ്‌ ദൈവപു 
ത്രനായ യേശു. ഫാ. ഡാമിയന്‍, മ 
ദര്‍ തെരേസ, ഫാ, മാക്‌സ്‌ മില്യന്‍ 
കോള്‍ബെ, വി. ഫ്രാന്‍സിസ്‌ സേവ്യര്‍ 
തുടങ്ങിയവരൊക്കെ യേശുവിന്റെ സ 
ദ്വാര്‍ത്ത ജീവിതത്തിന്റെ ചൈതന്യ 
വും പ്രവര്‍ത്തനചര്യയുമായി സ്വീക 
രിച്ച്‌ സമൂഹത്തിനുവേണ്ടി ജീവിച്ചു 
മരിച്ചവരാണ്‌. ആ വിശ്വാസം .പ്രവ്ൃ 
ത്തിയായി ഏറ്റുപറയുമ്പോള്‍ ജീവന്‍ 
നഷ്ടപ്പെട്ടവര്‍തന്നെ പലരാണ്‌. പ 
ത്രോസും, തോമാശ്ലീഹായും ഉള്‍പ്പെ 
ടെയുള്ള ശിഷ്യപ്രധാനികള്‍ മുതല്‍ 
പ്രേക്ഷിത രക്തസാക്ഷിയായ സിസ്റ്റര്‍ 
റാണി മരിയയും ഫാ. ജേക്കബ്‌ ചി 
റ്റിലപ്പള്ളിവരെയുള്ളവരും വചനത്തെ 
യാഥാര്‍ത്ഥ്യമാക്കാന്‍ ഇറങ്ങിത്തിരിച്ച 
വരാണ്‌. 


ആദ്ധ്യാത്മികതയ്ക്കൊപ്പം ഭാതി 
കവികസനത്തിനുള്ള നിരവധിയായ 
സേവനങ്ങളും സഭ ലക്ഷ്യമാക്കുന്നു. 
മനുഷ്യവര്‍ഗ്ഗം മുഴുവനെയും ആത്മ 
ശരീരങ്ങളോടെ സുസ്ഥിര വികസന 


ത്തിലേക്ക്‌ ആനയിക്കുക എന്നതാണ്‌ 
സഭയുടെ മുഖ്യധര്‍മ്മം. വീക്ഷണ ഗ 
തിയിൽ വിപ്ലവകരമായ വ്യതിയാന 
ങ്ങള്‍ വരുത്തിയ രണ്ടാം വത്തിക്കാന്‍ 
കൌണ്‍സിലിന്റെ “സഭ ആധുനിക 
ലോകത്തില്‍” എന്ന പ്രമാണ രേഖ 
യിലൂടെ ഇക്കാര്യങ്ങള്‍ ഈന്നിപ്പറയു 
ന്നുണ്ട്‌. “വ്യക്തിയുടേയും, കുടുംബ 
ത്തിന്റേയും, മലികാവകാശങ്ങളേ 
യും പൊതുനന്മയ്ക്കുവേണ്ട കാര്യ 
ങ്ങളേയും അംഗീകരിക്കുന്ന ഏതൊ 
രു ഭരണകൂടത്തിന്റേയും കീഴില്‍ എ 
ല്ലാവരും നന്മചെയ്തുകൊണ്ട്‌ സ്വത 
ന്ത്രമായി സ്വയം വളരണമെന്നതില്‍ 
കവിഞ്ഞ ആഗ്രഹമൊന്നും സഭയ്ക്കി 


ല്ല”. (സഭ ആധുനിക ലോകത്തില്‍, 


42) വികസനത്തെപ്പറ്റി വ്യക്തമായ 
കാഴ്ചപ്പാട്‌ സഭാതനയരേവര്‍ക്കും ഉ 
ണ്ടായിരിക്കണം. ആയിരിക്കുന്ന അ 
വസ്ഥയില്‍ നിന്നും മെച്ചപ്പെട്ട അവ 
സ്ഥയിലേക്കുള്ള രൂപാന്തരമാണ്‌ വി 
കസനം അഥവാ പുരോഗതി. അത്‌ 
സുസ്ഥിരമാക്കാന്‍ പര്യാപ്തമായ കര്‍ 
മ്മപദ്ധതികളാണ്‌ സാമൂഹ്യപ്രവര്‍ത്ത 


` നമേഖലയില്‍ ആസൂത്രണം ചെയ്യേ 


ണ്ടത്‌. 

കേരളത്തിന്റെ വികസനരംഗത്ത്‌ 
അമൂല്യമായ സംഭാവനകളാണ്‌ നമ്മു 
ടെ സഭ നല്‍കിയിട്ടുള്ളത്‌. ന്യൂനപ 
ക്ഷമെങ്കിലും സഭയുടെ വികസന 
സംരംഭങ്ങള്‍ പ്രശംസനീയമത്രേ. വി 
ദ്യാഭ്യാസം, ആതുരസേവനം, കാര്‍ഷി 
ക സ്വയംപര്യാപ്തത എന്നീ മേഖല 
കളില്‍ സഭ നല്‍കിയിട്ടുള്ള സംഭാവ 
നകള്‍ ആര്‍ക്കും അവഗണിക്കാനാ 
വില്ല. 

കാലമിന്നേവരെ ചെയ്ത സേവ 
നങ്ങള്‍ കേരളത്തില്‍ ജൈവകൃഷി, 
സുസ്ഥിര കുടിവെള്ളപദ്ധതി, ഭവന 
നിര്‍മ്മാണം, ക്രെഡിറ്റ്‌ യൂണിയനു 
കള്‍, ഗതാഗത വളര്‍ച്ച എന്നിവ പോ 
ലുള്ള ജനകീയ പ്രസ്ഥാനങ്ങള്‍ വി 
വിധ രൂപതകളുടെ സാമൂഹിക പ്രേ 
ഷിത സംരംഭങ്ങള്‍ ചെയ്യുന്ന സേവ 
നങ്ങള്‍ക്കുദാഹരണമത്രേ. 


കേരളത്തിന്റെ വികസനരംഗത്ത്‌ 
സംഘാതമായ സാമൂഹ്യപ്രവര്‍ത്ത 


. നം കാഴ്ചവയ്ക്കാന്‍ കെ.സി.ബി.സി. 


യുടെ നിയന്ത്രണത്തില്‍ പ്രവര്‍ത്തി 
ക്കുന്ന ഓദ്യോഗിക സാമൂഹ്യ്ര 
സ്ഥാനമാണ്‌ “കേരള സോഷ്യല്‍ സര്‍ 
വ്വീസ്‌ ഫോറം”. കോട്ടയത്ത്‌ അടി 
ച്ചിറ കേന്ദ്രമാക്കി “ആമോസ്‌ സെന്റ 


കേരളത്തിന്റെ 
വികസനരംഗത്ത്‌ 
അമൂല്യമായ സംഭാവനകളാണ്‌ 
നമ്മുടെ സഭ നല്‍കിയിട്ടുളളത്‌. 
ന്യുനപക്ഷമെങ്കിലും സഭയുടെ 
വികസന സംരംഭങ്ങള്‍ 
പ്രരംസനീയമ്രേ. വിദ്യാദ്യാസം, 
ആതുരസേവനം, കാര്‍ഷിക 
സ്വയംപര്യാപ്തത 
എന്നി മേഖലകളില്‍ 
me നല്‍കിയിട്ടുള്ള 
സംഭാവനകള്‍ ആര്‍ക്കും 
അവഗണിക്കാനാവില്ല. 


റില്‍ കേരളത്തിലെ 28 കത്തോലിക്കാ 
രൂപതകളുടെയും വികസന്രപവര്‍ത്ത 
നങ്ങളെ ഏകോപിപ്പിച്ച്‌, ശാസ്ത്രീയ 


വും, സമഗ്രവികസന കേന്ദ്രീകൃതവു 
മായ പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ നേതൃത്വം 
നല്‍കി വരുന്നു. ജനകീയ സംഘട 
നകള്‍, സ്ത്രീ ശാക്തീകരണം, മത്സ്യ 
ത്തൊഴിലാളി വികസനം, പ്രകൃതി 
സംരക്ഷണം, ആദിവാസി വികസനം 
എന്നീ പ്രധാന മേഖലകളെ കേന്ദ്രീ 
കരിച്ചുവേണം സഭയുടെ സാമൂഹ്യ 
പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ ആവശ്യമായ 
പരിശീലനപരിപാടികളും ഗവേഷണ 
ങ്ങളും സംഘടിപ്പിക്കേണ്ടത്‌. 
ചുരുക്കത്തില്‍, കേരളസഭ ഇന്നും 
വികസനരംഗത്ത്‌ യേശുവിന്റെ മാ 
തൃക പിന്‍ചെന്ന്‌ അതേ ദൌത്യത്തില്‍ 
ഏര്‍പ്പെട്ടിരിക്കുകയാണ്‌. എവിടെയെ 
ല്ലാം വികസനം ആവശ്യമുണ്ടോ അ 
വിടേയ്ക്കെല്ലാം കടന്നുചെല്ലാന്‍ സഭ 
പ്രതിജ്ഞാബദ്ധവുമാണ്‌. കേരളത്തി 
ലെ ജലമേഖലയിലും, കാര്‍ഷികമേ 
ഖലയിലും അടുത്ത കാലങ്ങളില്‍ ന 
ടത്തിയ ഇടപെടലുകള്‍ പ്രത്യേകം 
അഭിനന്ദനാര്‍ഹമാണ്‌. ഇതില്‍ കേര 
ളസഭയിലെ ഓരോ അംഗത്തിനും അ 
ഭിമാനിക്കാം. അതോടൊപ്പം സാമൂ 
ഹൃപ്രവര്‍ത്തന മേഖലയില്‍ പുത്തന്‍ 
ഉത്തരവാദിത്വങ്ങള്‍ ഏറ്റെടുത്ത്‌ ധീ 
രമായി മുന്നോട്ടു പോകുവാനും ഇട 
യാകട്ടെ എന്ന്‌ ആശംസിക്കുന്നു. 


തതം അക... ളും 


കവല്‍ടസ്റ്ാറി 
ഡോ. തോമസ്‌ ഐ | സക്‌ എം.എല്‍.എ. 
ജനകീയാസദൃത്രണവദും 
സാമമൃഹികപുരോഗതിയുും 


“ഏതാനും വര്‍ഷങ്ങള്‍ക്കു മുമ്പ്‌ കേരളത്തില്‍ ആരംഭിച്ച വികേന്ദ്രീകൃത ആസൂത്രണത്തിനായുള്ള ക്യാമ്പ 
യിന്‍ ശ്രദ്ധയര്‍ഹിക്കുന്നൊരു പരീക്ഷണമാണ്‌. നിശ്ചയമായും ഇത്‌ ഗാന്ധിയന്‍ സങ്കല്പം തന്നെയാണ്‌. ആധുനിക 
സാഹചര്യത്തിലും അതിന്‌ പ്രസക്തിയുണ്ട്‌. സംസ്ഥാനത്തിന്റെ പദ്ധതിയുടെ 35-40 ശതമാനം തദ്ദേശസ്വയംഭരണ 
സ്ഥാപനങ്ങള്‍ തയ്യാറാക്കുന്ന പ്രോജക്ടുകള്‍ക്കും പരിപാടികള്‍ക്കുമായി കൈമാറി. ഈ അധികാരവികേന്ദ്രീകര 
ണവും താഴേത്തട്ടിലേക്ക്‌ പണം നല്‍കിയതും അടിസ്ഥാന ജനവിഭാഗങ്ങള്‍ക്കു സാമ്പത്തിക അധികാരം നല്‍കി. 
അതു വികസന പ്രവര്‍ത്തനങ്ങളില്‍ അവരുടെ ആവേശത്തെ ഉത്തേജിപ്പിച്ചു. വിവിധ മേഖലകളില്‍ കൂട്ടായി പ്രവര്‍ 
ത്തിക്കുന്നതിന്‌ വികേന്ദ്രീകരണം അവര്‍ക്കു പ്രേരണയായി. ദേശീയ പരമാധികാരത്തെ കവര്‍ന്നുകൊണ്ടുള്ള ആ 
ഗോളവല്‍ക്കരണത്തിന്റെ അഗാധവും അടുത്തു PP eO മുന്നേററത്തിനു മുന്നില്‍ നിസ്സഹായരാ 
യി നില്‍ക്കുന്ന നാളുകളിലൂടെയാണ്‌ നാം കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്‌. ഈ സ്ഥിതി വിശേഷത്തിനുള്ള ഒരു 
പ്രതിവിധി ഒരു പക്ഷെ ഗ്രാമങ്ങളിലേക്ക്‌ അധികാരം വി കന്ദ്രീകരിച്ചു നല്‍കലായിരിക്കും.” രാഷ്ട്രപതി കെ. ആര്‍. 
നാരായണന്‍ 2000 ആണ്ടിലെ തന്റെ സ്വാതന്ത്ര്യദിന സ i ശത്തില്‍ പറയുന്ന താണിക്കാര്യം. 


ഗ്രാമസ്വരാജ്‌ എന്നത്‌ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഏററവും പ്രധാനപ്പെട്ട ആദര്‍ശങ്ങളിലൊന്നായിരുന്നു. എന്നാല്‍, 
ഭരണഘടന രൂപം കൊണ്ടപ്പോള്‍ മാര്‍ഗ്ഗ നിര്‍ദ്ദേശകതത്വങ്ങളിലേ അതിനു സ്ഥാനം ലഭിച്ചുള്ളൂ. അധികാരം താ 
ഴേക്കു നല്‍കിയാല്‍ അതു ദുര്‍വിനിയോഗം ചെയ്യപ്പെടുമോ എന്ന ആശങ്കയായിരുന്നു കാരണം. സവര്‍ണ്ണ - ജന്മി മേ 
ധാവികള്‍ ദുര്‍ബല വിഭാഗങ്ങളെ ചൂഷണം ചെയ്യുന്നതിനു കീഴോട്ടു നല്‍കുന്ന അധികാരത്തെ ദുരുപയോഗം ചെ 


Dome 


യായ 


യ്യില്ലേ എന്നായിരുന്നു ഡോ. അംബേ 
ദ്കറിന്റേയും മററും ഭയം. 


എങ്കിലും, പഞ്ചവത്സര പദ്ധതി 
കള്‍ ആരംഭിച്ചപ്പോള്‍ ഗ്രാമവികസന 
പ്രവര്‍ത്തനങ്ങള്‍ ഫലപ്രദമാകണമെ 
ങ്കില്‍ കീഴ്ത്തട്ടില്‍ ജനായത്തഭരണ 
സ്മ്്രദായങ്ങള്‍ പ്രധാനമാണെന്നേ 
വര്‍ക്കും ബോധ്യപ്പെട്ടു. അങ്ങനെയാ 
ണ്‌ കമ്മ്യൂണിററി ഡെവലപ്മെന്റ്‌ 
ബ്ളോക്കുകള്‍ക്ക്‌ ഒപ്പം പഞ്ചായത്തീ 
രാജ്‌ സംവിധാനങ്ങളെ ശക്തിപ്പെടു 
ത്തുന്നതിന്‌ ബല്‍വന്ത്റായ്‌ മേത്ത 
കമ്മിററി റിപ്പോര്‍ട്ട്‌ തയ്യാറായത്‌. 
രണ്ടു പതിററാണ്ടിനുള്ളില്‍ പഞ്ചായ 
ത്തീരാജ്‌ സംവിധാനങ്ങളുടെ 
നിര്‍ജ്ജീവാവസ്ഥയെക്കുറിച്ച്‌ പഠിച്ച്‌ 
റിപ്പോര്‍ട്ട്‌ നല്‍കാന്‍ മറെറാരു കമ്മീ 
ഷനെ നിയോഗിക്കേണ്ടിവന്നു. 
അശോക്‌ മേത്ത കമ്മീഷന്‍ റിപ്പോര്‍ 
ട്ടും സ്ഥിതിഗതികളില്‍ വലിയ മെച്ചം 
ഉണ്ടാക്കിയില്ല. അധികാരവും പണ 
വും താഴേക്കു നല്‍കിയില്ലെന്നു മാ 
ത്രമല്ല തെരഞ്ഞെടുപ്പുപോലും സമ 
യത്ത്‌ നടത്തുന്ന ശീലവും അപൂര്‍വ്വ 
മായിരുന്നു. 

മുകളില്‍ വിവരിച്ച സാഹചര്യമാ 
ണ്‌ പഞ്ചായത്തീരാജ്‌ സംവിധാ 
നത്തെ കേവലം മാര്‍ഗ്ഗനിര്‍ദ്ദേശക 
തത്വങ്ങള്‍ എന്ന നിലയില്‍ നിന്ന്‌ 
അനിവാര്യമായും നടപ്പിലാക്കേ 
ണ്ടുന്ന ഭരണഘടനാ വകുപ്പുകളില്‍ 
ഉള്‍പ്പെടുത്തുന്നതിനു പ്രേരണയായി 
ത്തീര്‍ന്നത്‌. നീണ്ട ചര്‍ച്ചകള്‍ക്കു 
ശേഷം 73, 74 -00 ഭരണഘടനാ ഭേദ 
ഗതികള്‍ പാസായി. ഇതോടെ ഇന്ത്യ 
യിലെമ്പാടുമുള്ള പഞ്ചായത്തീരാജ്‌ 
സംവിധാനങ്ങള്‍ക്ക്‌ ത്രിതലരൂപത്തി 
ലുള്ള ഏകീകൃത സ്വഭാവം കൈവ 
ന്നു. നഗരപ്രദേശങ്ങളില്‍ മുനിസിപ്പാ 
ലിററികളും ജില്ലയില്‍ ആസൂത്രണ 
ഏകോപനത്തിനായി ജില്ലാ ആസൂ 
ശ്രണകമ്മിററിയും രൂപം കൊണ്ടു. 
അഞ്ചുവര്‍ഷം കൂടുമ്പോള്‍ തെര 
ഞ്ഞെടുപ്പ്‌ ഒഴിവാക്കാനാവാത്ത ഭര 
ണഘടനാ സാധ്യതയായി. സ്ത്രീ 
കള്‍ക്കും ദുര്‍ബലവിഭാഗങ്ങള്‍ക്കും 
സംവരണം ഏര്‍പ്പെടുത്തപ്പെട്ടു. 


1 ച്ച 
73-74 ഭരണഘടനാ ഭേദഗതികള്‍ 


മുകളില്‍ പറഞ്ഞ നാടകീയ മാ 
ററങ്ങള്‍ പുതിയ ഭരണഘടനാ ഭേദ 
ഗതികള്‍ കൊണ്ടുവന്നുവെങ്കിലും 
ഗൌരവമായ ഒരു ദൌര്‍ബല്യം തുടര്‍ 
ന്നു. തദ്ദേശ ഭരണസ്ഥാപനങ്ങൾ 
യഥാര്‍ത്ഥ സ്വയംഭരണ സ്ഥാപ 
നങ്ങള്‍ ആയി രൂപാന്തരപ്പെടുന്നതി 
നുതകുന്ന അധികാരങ്ങള്‍ ഏതെല്ലാ 
മാണ്‌ താഴേക്കു നല്‍കേണ്ടത്‌, ഇതി 
നു എത്ര മാത്രം പണം കൈമാറണം 
എന്നീ സുപ്രധാന തീരുമാനങ്ങള്‍ 
കൈക്കൊള്ളാനുള്ള അധികാരം സം 
സ്ഥാന സര്‍ക്കാരുകള്‍ക്കായിരുന്നു. 
കേന്ദ്രത്തിന്റെ അധികാരം സംസ്ഥാ 
നങ്ങള്‍ക്കു നല്‍കാന്‍ വിസമ്മതമായി 
രുന്നതുപോലെ, സംസ്ഥാനത്തിന്റെ 
അധികാരം പഞ്ചായത്തിനു നല്‍ 
കാന്‍ അധികാരികള്‍ക്കും വിസമ്മത 
മായിരുന്നു. അങ്ങനെ 73-74 -00 ഭര 


ണഘടനാ ഭേദഗതി പാസാക്കിയിട്ട്‌ 


ഒരു പതിററാണ്ടിലേറെ പിന്നിട്ടിട്ടും പ 
ഞ്ചായത്തീരാജ്‌ ഒരു സ്വപ്നമായി 
ഇന്നും തുടരുന്നു. 
ജനാധിപത്യപരമായ അധികാര 
വികേന്ദ്രീകരണം സാക്ഷാത്കരി 
ക്കുക എളുപ്പമല്ല എന്ന്‌ ഇതുവരെ 
യുള്ള അനുഭവം നമ്മെ പഠിപ്പിക്കു 
ന്നു. അധികാരം കൈയ്യാളുന്നവര്‍ക്ക്‌ 
അത്‌ കീഴോട്ടു നല്‍കുന്നതിന്‌ സ്വാ 
ഭാവികമായി താല്പര്യമുണ്ടാവില്ല. 
കീഴ്ത്തട്ടിലുള്ളവര്‍ക്ക്‌ അതു കയ്യാളി 
യുള്ള ശീലവും ഉണ്ടാവില്ല. അതു 
കൊണ്ട്‌ മുകളിലുള്ള അധികാരികള്‍ 
പറയുക “ അധികാര വികേന്ദ്രീകര 
ണമെന്നത്‌ വളരെയേറെ മുന്‍കരുത 
ലോടെ നടപ്പാക്കേണ്ട പരീക്ഷണമാ 
ണ്‌. കീഴ്ത്തട്ടില്‍ പ്രാപ്തി വര്‍ദ്ധിക്കു 
ന്നതിനനുസരിച്ച്‌ വേണം താഴേക്ക്‌ 
അധികാരം നല്‍കാന്‍. അല്ലാത്ത 
പക്ഷം കുതിരയ്ക്ക്‌ മുന്നില്‍ വണ്ടി 
കെട്ടുന്നതിനു സമമായിരിക്കും”. 


അധികാരം താഴേക്കു നല്‍കുന്ന 
തിനുമുമ്പ്‌ നിയമങ്ങളും ചട്ടങ്ങളും 
പൊളിച്ചെഴുതണം. ഉദ്യോഗസ്ഥരെ 
പുനര്‍വിന്ന്യസിപ്പിക്കണം. സ്ഥിതി വി 
വരക്കണക്കുകള്‍ ശേഖരിക്കണം. 


പരിശീലനം നല്‍കണം. ജനങ്ങളെ 
ബോധവല്‍ക്കരിക്കണം. 


എന്നാല്‍, മുന്നൊരുക്കങ്ങള്‍ 
ഒന്നും പൂര്‍ത്തീകരിക്കാറില്ല. അധികാ 
രം താഴേക്ക്‌ നല്‍കാറുമില്ല. കൊക്കി 
നെ പിടിക്കാന്‍ കൊക്കിന്റെ തലയില്‍ 
വെണ്ണവയ്ക്കുന്ന തന്ത്രത്തിന്റെ വിജ 
യസാധ്യതകളേ ഈ മാമൂല്‍ വികേ 
ന്രീകരണ സമ്മ്രദായത്തിന്‌ ഉണ്ടായി 
ട്ടുള്ളുവെങ്കില്‍ അതില്‍ അത്ഭുതപ്പെ 
ടാനില്ല. അത്രയേറെ രാഷ്ട്രീയ ഇ 
ച്ഛാശക്തി മുന്നൊരുക്കങ്ങള്‍ പൂര്‍ 
ത്തിയാക്കുന്നതിന്‌ വേണം. അവയൊ 
ക്കെ ചെയ്തു തീര്‍ക്കുന്ന മുറയ്ക്ക്‌ 
അധികാരം കീഴേക്കു നല്‍കാമെന്നത്‌ 
തുണിയുടെ വലുപ്പം അനുസരിച്ച്‌ 
ഉടുപ്പിനു മുറിക്കുന്നതു പോലെയിരി 
ക്കും. 
വികേന്ദ്രീകരണത്തിന്റെ തന്ത്രം 


ഈ സാഹചര്യത്തിലാണ്‌ അധി 
കാരവികേന്ദ്രീകരണം കേരളത്തില്‍ 
യാഥാര്‍ത്ഥ്യമാക്കുന്നതിന്‌ ഒരു പ്ര 
ത്യേക പ്രവര്‍ത്തന തന്ത്രം ആവി 
ഷ്കരിക്കണമെന്ന ബോധ്യം വന്നത്‌. 
ഈ മാര്‍ഗ്ഗത്തെയാണ്‌ ജനകീയാസൂ 
ര്രണം എന്നു വിളിച്ചത്‌. 

മുന്നൊരുക്കങ്ങള്‍ പൂര്‍ത്തിയായി 
ല്ലായെന്നത്‌ അധികാരം താഴേക്കു 
നല്‍കുന്നത്‌ മാററി വയ്ക്കാനുള്ള ഉ 
പായമാക്കാതെ പദ്ധതി അടങ്കലിന്റെ 
35-40 ശതമാനം തുക ഏതാണ്ട്‌ ഉപാ 
ധിരഹിതഫണ്ടായി 1997 ല്‍ തദ്ദേശ 
സ്വയംഭരണ സ്ഥാപനങ്ങള്‍ക്ക്‌ കൈ 
മാറുന്നതിന്‌ തീരുമാനിച്ചു. എന്നാല്‍, 
പലരും ഈ നടപടിയെ അവിവേക 
വും എടുത്തു ചാട്ടവുമായിട്ടാണു 
കണ്ടത്‌. വെള്ളത്തിലിറങ്ങാതെ 
നീന്തല്‍ പഠിക്കാനാവില്ല. പക്ഷെ, നീ 
ന്തലറിയാതെ വെള്ളത്തിലേക്ക്‌ എ 
ടുത്തു ചാടിയാല്‍ മുങ്ങിച്ചാകുമെന്ന 
അപകടവുമുണ്ടല്ലോ. ഇതു സംഭവി 
ക്കില്ലെന്ന്‌ ഉറപ്പുവരുത്താനാണ്‌ ജന 
കീയാസൂത്രണ പ്രസ്ഥാനം തുടങ്ങി 
യത്‌. 

തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങ 
ളിലെ ജനപ്രതിനിധികള്‍ക്കു പിന്നില്‍ 
പ്രസ്ഥാനത്തിന്റെ രൂപത്തില്‍ ഉദ്യോ 
ഗസ്ഥരേയും വിദഗ്ദ്ധരേയും അണി 


ദമാം 


നിരത്തിക്കൊണ്ട്‌ പദ്ധതി തയ്യാറാക്കു 
ന്നതിനും ഫലപ്രദമായി നടപ്പിലാക്കു 
ന്നതിനുമുള്ള പ്രാപ്തി സൃഷ്ടിക്കു 
ന്നതിനുമാണ്‌ ജനകീയാസൂത്രണ 
ത്തിലൂടെ ശ്രമിച്ചത്‌. അതോടൊപ്പം 
അധികാരം സംബന്ധിച്ച്‌ കൂടുതല്‍ 
ജനാധിപത്യപരമായ ആദര്‍ശങ്ങളും 
പുതിയൊരു വികസന സംസ്കാര 
വും സൃഷ്ടിക്കുന്നതിന്‌ ജനകീയാ 
സുത്രണപ്രസ്ഥാനത്തിലൂടെ ശ്രമിച്ചി 
ട്ടുണ്ട്‌. ഈ പുതിയ ആദര്‍ശങ്ങളും 
ശൈലികളും വ്യവസ്ഥാപിതമാക്കു 
ന്നതിനുള്ള നിയമപരവും ഭരണ 
പരവുമായ മാററങ്ങള്‍ക്ക്‌ 
അനുകൂലമായ അന്തരീക്ഷ 

വും രാഷ്ട്രീയ ഇച്ഛാശ 
ക്തിയും സൃഷ്ടിക്കുക 
എന്നതാണ്‌ ജനകീയാസൂ 
ര്രണപ്രസ്ഥാനത്തിലൂ 

ടെ നിര്‍വ്വഹിക്കാന്‍ ശ്ര 

മിച്ചതാണ്‌ മൂന്നാമത്തെ 

ധര്‍മ്മം. ഇവയ്ക്കായി ക 

ക്ഷിരാഷ്ര്രീയ ഭേദമന്യേ 
വികേന്ദ്രീകരണത്തില്‍ 
തല്പരരായ മുഴുവന്‍ 
പേരെയും ഒരുമിച്ച്‌ 
അണിനിരത്തി. 


ജനകീയാസൂര്തണം; 
നേട്ടങ്ങള്‍ 

ഈ തന്ത്രം വിജയിച്ചു 
വോ? ജനകീയാസൂത്രണ പ്ര 
സ്ഥാനത്തിന്റെ മുന്‍നിര ചുമ 
തലക്കാരിലൊരാള്‍ എന്ന നില 
യില്‍ തിരിഞ്ഞു നോക്കുമ്പോള്‍ 
ഒട്ടേറെ ചാരിതാര്‍ത്ഥ്യമുണ്ട്‌. ഒന്നാ 
മതായി വികേന്ദ്രീകരണത്തില്‍ ഏററ 
വും പിന്നില്‍ കിടന്നിരുന്ന കേരള സം 
സ്ഥാനത്തെ, രാജ്യത്തെ മാതൃകാ 
സംസ്ഥാനമാക്കി മാററുന്നതിനു ക 
ഴിഞ്ഞു. ഈ ലേഖനത്തിന്റെ തുടക്ക 
ത്തില്‍ ഉദ്ധരിച്ചു ചേര്‍ത്തിരിക്കുന്ന, 
മുന്‍ രാഷ്ര്രപതി കെ. ആര്‍. നാരായ 
ണന്റെ അഭിപ്രായപ്രകടനം ഇതിനു 
ഏററവും നല്ല സാക്ഷ്യപ്രതങ്ങളി 
,ലൊന്നാണ്‌. സംസ്ഥാനതലത്തില്‍ 
വന്ന ഭരണമാററം ഭൂപരിഷ്കരണ 
ത്തിന്റെ കാര്യത്തിലെന്നപോലെ സ 


Dts. HE 


മൂലമായ ഒരു പൊളിച്ചെഴുത്തിലേക്കു 
നയിച്ചില്ല. എങ്കിലും വികേന്ദ്രീകൃത 
സംവിധാനം വലിയൊരു പരിധിവരെ 
കേരളത്തില്‍ വ്യവസ്ഥാപിതമാക്ക 
“പ്പെട്ടു. 

രണ്ടാമതായി, പ്രായോഗികമായി 
എങ്ങനെയാണ്‌ ആസൂത്രണം വികേ 


ന്രീകൃതമായി നടത്തുക എന്നതിന്‌ 


ഒരു ജനകീയവും സുതാര്യവും i 


എന്നാല്‍ ശാസ്ത്രീയ നിഷ്കര്‍ഷ നി 
ലനിര്‍ത്തികൊണ്ടുമുള്ള ഒരു സ്ര 
ദായം, ആവിഷ്കരിച്ചു വിജയകരമാ 
യി നടപ്പാക്കി. ആസൂത്രണം സംബ 
ന്ധിച്ച്‌ എത്രയോ വര്‍ഷം ക്ലാസ്‌ മുറി 
കളില്‍ പഠിപ്പിച്ചു പരിചയമുള്ള എനി 
ക്ക്‌ തീര്‍ച്ച പറയാനാവും കേരള 


ത്തില്‍ ആവിഷ്ക്കരിക്കപ്പെട്ട രീതി നൂ 


തനവും തനിമയാര്‍ന്നതുമാണെന്ന ` 
യാഥാര്‍ത്ഥ്യം. 


മൂന്നാമതായി വിക്രേനദ്രീകരണസ 
ര്പദായത്തിന്റെ മേന്മ തെളിയിച്ചു. 
ജനകീയാസൂത്രണത്തിന്‌ ഒട്ടേറെ പ 
രിമിതികളും പോരായ്മകളും ഉണ്ടാ 
യിരുന്നു. പുതിയൊരു സംരംഭം എന്ന 
നിലയില്‍ ഇത്‌ അനിവാര്യവുമായിരു 
ന്നു. ചെയ്ത്‌ പഠിക്കുകയായിരുന്നെ 
ങ്കില്‍ത്തന്നെയും കഴിഞ്ഞവര്‍ഷം പ്ലാ 
നിംഗ്‌ ബോര്‍ഡ്‌ പ്രസിദ്ധീകരിച്ച ക 
ണക്കുകള്‍ ഒരു വസ്തുത അസന്നി 
ഗ്ദ്ധമായി തെളിയിക്കുന്നുണ്ട്‌. ജന 
കീയാസൂത്രണത്തിന്റെ ഭാഗമാ 
യി 9-00 പദ്ധതിക്കാലത്ത്‌ നിര്‍ 
മ്മിക്കപ്പെട്ട റോഡിന്റെ നീളം, 
പൊതു കെട്ടിടങ്ങളുടെ വി 
\ സ്തീര്‍ണ്ണം, വീടുകളുടേയും 
കക്കൂസുകളുടേയും 
എണ്ണം തുടങ്ങിയ ഭ 
തിക നേട്ടങ്ങള്‍ 8-90 
പദ്ധതിയില്‍ കൈവരിച്ച 
തിന്റെ 3-4 മടങ്ങ്‌ വരും. 
പുതുചലനങ്ങള്‍ 
എത്രയോ പുതിയ 
സാമൂഹ്യചലനങ്ങള്‍ക്കു 
ജനകീയാസൂത്രണം തു 
ടക്കം കുറിച്ചു. ഗ്രാമസഭ 
കള്‍, അയല്‍കുൂട്ടങ്ങള്‍, 
ഗുണഭോക്തൃകമ്മിററി 
കള്‍ തുടങ്ങി എത്രയോ 
സൂക്ഷ്മതലജനകീയ കൂ 
/ ട്ടായ്മകള്‍ നാട്ടില്‍ സൃഷ്ടി 
ക്കപ്പെട്ടു. ഇവയെല്ലാം ഭരണ 
ത്തിലും ജനപങ്കാളിത്തത്തിനു 
മുള്ള പുതിയ വേദികളായി. പൊ 
തുപ്രവര്‍ത്തനത്തിലെ സ്ത്രീ 
പങ്കാളിത്തത്തിന്‌ പുതിയൊരു മാനം 
കൈവന്നു. ബഹുജന സംഘടനകള്‍ 
ക്ക്‌ പുതിയൊരു പ്രവര്‍ത്തന മേഖല 
തുറന്നുകിട്ടി. വികസന രാഷ്ട്രീയ 
മെന്നത്‌ മുന്‍പന്തിയിലേക്കുവന്നു. 
മുന്‍കാലവികസന രാഷ്ട്രീയം വിത 
രണത്തിന്റെ മേഖലയിലാണ്‌ ഈന്നി 
യിരുന്നതെങ്കില്‍ പുത്തന്‍ വികസന 
രാഷ്ട്രീയം ഉല്പാദനമേഖലയിലൂ 
ന്നിയതാ യിരുന്നു. ഒട്ടേറെ വിദ 
ഗ്ദ്ധരെ ദന്തഗോപുരങ്ങളില്‍ നിന്ന്‌ ജ 
നങ്ങള്‍ക്കിടയിലേക്ക്‌ കൈപിടിച്ചിറ 
ക്കികൊണ്ടുവന്നു. സന്നദ്ധതയുടെ 
ജനകീയ സാധ്യതകളിലേക്ക്‌ വിരല്‍ 
ചൂണ്ടി. എല്ലാററിലുമുപരി, ദേശാഭി 
മാനത്തിന്റെയും സ്വാശ്രയത്വത്തിന്റെ 


j 


പന്ത ന്യ 
Mame 


ടി.കെ. ജോസ്‌ ഐ.എ.എസ്‌. 


സാധാരണ മനുഷ്യരെപ്പോലെ ജീവിക്കുവാന്‍ സാധിക്കാത്ത വലിയൊരു വിഭാഗം ജനങ്ങള്‍ സംസ്ഥാനത്തു 
ണ്ടെന്ന തിരിച്ചറിവാണ്‌ കുടുംബശ്രീ പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ തുടക്കം കുറിച്ചത്‌. സംസ്ഥാനത്തെ കേവലദാരിദ്ര്യം 
പൂര്‍ണ്ണമായി ഇല്ലായ്മചെയ്യുന്നതിന്‌ സംസ്ഥാന സര്‍ക്കാര്‍ ലക്ഷ്യമിട്ട ഈ ദത്യം ക്രേന്ദ്രഗവണ്‍മെന്റിന്റേയും ദേ 
ശീയ ഗ്രാമവികസന ബാങ്കിന്റേയും പങ്കാളിത്തത്തോടെയാണ്‌ നടപ്പാക്കുന്നത്‌. തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങ 
ളുടെ നേതൃത്വത്തില്‍ ദരിദ്രകുടുംബങ്ങളിലെ സ്ത്രീകളുടെ ത്രിതല സമൂഹാധിഷ്ഠിത സംഘടനാസംവിധാനത്തി 
ലൂടെ നടപ്പാക്കുന്ന കുടുംബശ്രീ പ്രവര്‍ത്തനങ്ങള്‍ ദാരിദ്യത്തിനെതിരായ ഫലപ്രദവും ശക്തവുമായ ഇടപെടലുക 
 ളാണെന്ന്‌ ഇതിനോടകം കേരള സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്‌. 


ഒന്നാം പഞ്ചവത്സരപദ്ധതി മുതല്‍ ദാരിദ്ര്യ നിര്‍മ്മാര്‍ജ്ജനത്തിനു ദേശീയ അജണ്ടയില്‍ പ്രമുഖ സ്ഥാനമുണ്ടാ 
യിരുന്നു. എന്നാല്‍, ഈ മേഖലയിലെ പ്രവര്‍ത്തനങ്ങള്‍ വേണ്ടത്ര വിജയിച്ചില്ല എന്നാണ്‌ ഇന്ന്‌ ലഭ്യമായ സ്ഥിതി 
വിവര കണക്കുകള്‍ സൂചിപ്പിക്കുന്നത്‌. ദരിദ്ര കുടുംബങ്ങളുടെ എണ്ണം ദിനംപ്രതി പെരുകുകയും അവര്‍ക്ക്‌ നല്‍ 
കുന്ന സാമ്പത്തികാനുകൂല്യങ്ങള്‍ ചുരുക്കം ചില ആളുകള്‍ വീതംവച്ചെടുക്കുകയും ചെയ്യുന്ന പ്രവണത പലപ്പോ 
ഴും നമ്മെ ദു:ഖിപ്പിക്കുന്നു. വികസന പ്രവര്‍ത്തനങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്താനും ഇത്തരം പ്രവണത 
കള്‍ ഇടയാക്കിയെന്നതും വാസ്തവമാണ്‌. ജീവന്‍ നിലനിര്‍ത്താനുള്ള ഭക്ഷണത്തിനുള്ള വരുമാനത്തിനപ്പുറം ദാരി. 
ശ്യം എന്തെന്ന്‌ തിരിച്ചറിയാന്‍പോലും നമുക്ക്‌ കഴിഞ്ഞത്‌ സ്വാതന്ത്ര്യം ലഭിച്ച്‌ 50 വര്‍ഷങ്ങളോളം കഴിഞ്ഞാണെന്ന 
തും വികസന പ്രക്രിയയിലെ പൊള്ളത്തരത്തെ വെളിവാക്കുന്നു. ഈ സാഹചര്യത്തിലാണ്‌ കുടുംബശ്രീയുടെ പ്ര 
വര്‍ത്തനങ്ങള്‍ പ്രസക്തമാകുന്നത്‌. 

തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തില്‍ സമൂഹ പങ്കാളിത്തത്തോടെ ലഭ്യമായ വിഭവങ്ങളേയും 
സേവനങ്ങളേയും ആവശ്യാധിഷ്ഠിതമായി സമന്യയിപ്പിച്ചും, സ്വയം സഹായ സംവിധാന രീതിയിലൂടെ ഏകോപി 
പ്പിച്ചും ദരിദ്രരുടെ സമൂഹാധിഷ്ഠിത സംഘടനാ സംവിധാനത്തിലൂടെ ദാരിദ്രത്തിന്റെ പ്രകടിത രൂപങ്ങളേയും, ഭാ 


MS- 


വങ്ങളേയും അടുത്ത പത്തു വര്‍ഷം 
കൊണ്ട്‌ സംസ്ഥാനത്തുനിന്ന്‌ പൂര്‍ണ്ണ 
മായി നിര്‍മ്മാര്‍ജ്ജനം ചെയ്യുക എ 
ന്ന BOOS പ്രസ്താവന മലപ്പുറത്തെ 
കോട്ടക്കുന്നില്‍ പതിനായിരക്കണ 
ക്കിന്‌ ദരിദ്ര സ്ത്രീകള്‍, 1998 മെയ്‌ 1 
7-ന്‌ ഉറക്കെ പ്രഖ്യാപിച്ചപ്പോള്‍ ലോ 
കത്തിന്‌ തന്നെ ഒരു പുതിയ വിക 
സന മാതൃകയെന്നു ഖ്യാതിയുള്ള 
കുടുംബശ്രീയുടെ പ്രവര്‍ത്തനങ്ങള്‍ 
ക്ക്‌ ഓപചാരികമായി തുടക്കം കു 
റിച്ചു. 
ഇതുവരെ ദാരിദ്ര്യ നിര്‍മ്മാര്‍ജ്ജ 
നം ദരിദ്ര കടുംബങ്ങള്‍ക്ക്‌ നല്‍കു 
ന്ന ചുരുക്കം ചില സബ്സിഡികളി 
ലും തൊഴില്‍ദാന പദ്ധതികളിലും ഒ 
തുങ്ങി നിന്നിരുന്നു. ദരിദ്രരില്‍തന്നെ 
വൃദ്ധരും അഗതികളുമായവര്‍, ഖിധ 
വകള്‍, മദ്യപാനത്തിനും മയക്കുമരു 
ന്നിനും അടിമകളായവര്‍, ഭര്‍ത്താ 
വ്‌ ഉപേക്ഷിച്ച സ്ത്രീകള്‍, അവിവാ 
ഹിതകളായ അമ്മമാര്‍, മാറാവ്യാധി 
കള്‍ ബാധിച്ചവര്‍, ശാരീരിക മാനസി 
ക വെല്ലുവിളികള്‍ നേരിടുന്നവര്‍, കി 
ടപ്പാടമില്ലാത്തവര്‍ എന്നിവരെല്ലാംത 
ന്നെ കേന്ദ്ര സംസ്ഥാന സര്‍ക്കാരു 
കള്‍ നല്‍കുന്ന സാമ്പത്തിക സഹാ 
യത്തിന്‌ അര്‍ഹരല്ലായിരുന്നു. ഇവ 
രില്‍ നല്ല പങ്ക്‌ ആളുകള്‍ക്കും വോ 
ട്ടര്‍പട്ടികയില്‍ പേരോ, റേഷന്‍ കാര്‍ 
ഡോ ഇല്ലായിരുന്നു. ഇതുമൂലം പി 
OM വീണ നാട്ടില്‍ യാതൊരു അവ 
കാശങ്ങള്‍ക്കും ഇവര്‍ അര്‍ഹരായി 
രുന്നില്ല. എന്നാല്‍, കുടുംബശ്രീയു 
ടെ പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ ദരിദ്രരില്‍ ദ 
രിദ്രരായ ഇക്കൂട്ടരെ ലക്ഷ്യമിടാനും 
അവരുടെ സ്വപ്നങ്ങള്‍ക്ക്‌ ചിറകു 
കള്‍ നല്‍കാനും കഴിഞ്ഞുവെന്നത്‌ 
വികസന പ്രകിയയിലെ വേറിട്ട കാ 
ഴ്ചയാണ്‌. 
അതിലുപരി ദാരിദ്ര്യനിര്‍മ്മാര്‍ജ്ജ 
നം കേവലം ഓദാര്യ പ്രകടനമോ, 
സബ്സിഡി വിതരണമോ മാത്രമല്ല 
- എന്ന തിരിച്ചറിവാണ്‌ കടുംബശ്രീ പ്ര 
വര്‍ത്തനങ്ങളുടെ സവിശേഷത. കു 
ടുംബശ്രീ ദാരിദ്ര്യ നിര്‍മ്മാര്‍ജ്ജന 
ത്തിന്‌ ഒരുങ്ങുന്നത്‌ സ്ത്രീകളിലൂടെ 


കുടുംബങ്ങളിലേക്കും; കുടുംബങ്ങ 

ളിലൂടെ സമൂഹത്തിലേക്കുമെന്ന പ്ര 

വര്‍ത്തന മുദ്രാവാകൃത്തിലൂടെയാ 
ണ്‌. സമൂഹത്തിന്റെ മുഖ്യധാരയില്‍ 
നിന്നും എക്കാലവും പുറന്തള്ളപ്പെ 
ട്ടവരും ദാരിദ്രത്തിന്റെ തീക്ഷ്ണത 
നേരിട്ടനുഭവിച്ചറിഞ്ഞവരുമായ ദരിദ്ര 
വനിതകളുടെ ശാക്തീകരണ ്രക്രി 
യയ്ക്ക്‌ ആക്കം കൂട്ടുന്ന പ്രവര്‍ത്ത 
നങ്ങളുമാണ്‌ കുടുംബ്രശീ ആവി 
ഷ്കരിക്കുന്നത്‌. കുടുംബശ്രീയില്‍ 
ദരിദ്രരെ കണ്ടെത്തുന്നതിത്‌ ക്ലേശഘ 
ടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ്‌. 
ക്ലേശഘടകങ്ങള്‍ | 

ദരിദ്ര കുടുംബങ്ങളെ സാമ്പത്തി 

CAMO മാന്ദണ്ഡങ്ങളുടെ അടിസ്ഥാ 

നത്തില്‍ കണ്ടെത്തുന്നതിന്‌ ഏറെ സു 

താര്യമായ ക്ലേശഘട്കങ്ങള്‍ ഉപയോ 
പ്പെടുത്തുന്നു. താഴെപ്പറയുന്ന ക്ലേശ 
ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ്‌ 
ദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തുന്നത്‌. 

(1) ഉറപ്പുള്ള തറയും സ്ഥിരമായ 
മേല്‍ക്കൂരയമില്ലാത്ത വീടുള്ള കു 
ടുംബം. 

(2) വീടിന്‌ 300 മീറ്റര്‍ (നഗരങ്ങളില്‍ 
150 മീറ്റര്‍) അടുത്തെങ്കിലും ശു 
ദ്ധജലം ലഭ്യമല്ലാത്ത കുടുംബം. 

(3) സാനിറ്ററി ടോയ്ലറ്റ്‌ സംവിധാന 
ങ്ങളില്ലാത്ത കുടുംബം. 

(4) ഒരാള്‍ അല്ലെങ്കില്‍ ആരുംതന്നെ 
തൊഴില്‍ ചെയ്യാനില്ലാത്ത കുടും 
ബം. 


(5) രണ്ടുനേരം പോലും മതിയായ 
ആഹാരം കഴിക്കന്നില്ലാത്ത കുടും 
ബം. t 

(6) അഞ്ചുവയസ്സില്‍ താഴെ പ്രായമു 
ള്ള കുട്ടികള്‍ ഉള്ള കുടുംബം. 

(7) പ്രായപൂര്‍ത്തിയായ ഒരാളെങ്കിലും 
നിരക്ഷരനായ കുടുംബം. 

(8) മദ്യത്തിനോ മയക്കു മരുന്നിനോ 
അടിമപ്പെട്ട ആങ്കിലും ഉള്ളകു 
ടുംബം. | 


(൭) പട്ടികജാതി/വര്‍ഗ്ഗ വിഭാഗങ്ങളില്‍ 
പ്പെട്ട കുടുംബം. 


മേല്‍പ്പാഞ്ഞ 9 ക്ലേശഘടാങ്ങില്‍ 
നാലോ അതില്‍ കൂടുതലോ ഘടക 
ങ്ങള്‍ ബാധകമായ കുടുംബങ്ങളെ 
ക്ലേശകുടുംബങ്ങളായി കണക്കാക്കു 
ന്നു. നഗര പ്രദേശങ്ങളില്‍ ഈ ക്ലേ 

ശ ഘടകങ്ങള്‍ കാലാനുസ്യത്മായ മാ 

ററത്തിന്‌ വിധേയമാക്കിയിട്ടുണ്ട്‌. 2001-ല്‍ 

നഗര പ്രദേശങ്ങള്‍ക്ക്‌ ബാധകമായ 

ക്ലേശഘടകങ്ങള്‍ ചുവടെ ചേര്‍ക്കു 
ന്നു. 

(1) കിടപ്പാടം (ഭൂമി) ഇല്ലാത്തവര്‍ - 
5 സെന്റിനു താഞ്മൊത്രം ഭൂമിയു 
ള്ളവര്‍. 

(2) വീടില്ലാത്തവര്‍/ വാസയോഗ്യമായ 
വീടില്ലാത്തവര്‍. 

(3) കക്കൂസില്ലാത്തവര്‍. 

(4) 150 മീറ്ററിനുള്ളില്‍ ശുദ്ധ ജലം ല 
ഭ്യമല്ലാത്തവര്‍. 

(5) സ്ത്രീ ഗൃഹനാഥയായിട്ടുള്ള കു 
ടുംബം/വിധവ/ ഭര്‍ത്താവ്‌ ഉപേ 
ക്ഷിച്ച സ്ത്രീ/ അവിവാഹിതയായ 
സ്ത്രീ. . 

(6) സ്ഥിരമായ വരുമാനം ഇല്ലാത്ത 
വര്‍. 


(7) സമൂഹ്യമായി പിന്നോക്കം നില്‍ 
ക്കുന്നവര്‍ (പട്ടിക ജാതി/വര്‍ഗ്ഗ വി 
ഭാഗം). 

(8) ശാരീരിക മാനസിക വെല്ലുവിളി 
കള്‍ നേരിടുന്നവര്‍ / മാറാവ്യാധി 
കള്‍ ബാധിച്ചവര്‍. 

(9) കളര്‍ ടിവി ഇല്ലാത്ത കുടുംബം. 
ഇങ്ങനെ കണ്ടെത്തുന്ന ദരിദ്ര കു 

ടുംബങ്ങളുടെ സമൂഹാധിഷ്ഠിത സം 

ഘടനാ സംവിധാനമാണ്‌ അടുത്ത 
പടി. ഇത്തരത്തിലള്ള ക്ളേശഘടക 

ങ്ങളിലൂടെ ദരിദ്ര കുടുംബങ്ങളെ ക 

ണ്ടെത്തുന്നതിനാല്‍ സുതാര്യതയും 

വ്യക്തതയും ലഭിക്കുന്നു. 382 വ്യത്യ 
സ്ത തരത്തിലുള്ള ദാരിദ്യാവസ്ഥക 
ളാണ്‌ ഇപ്രകാരം കണ്ടെത്തപ്പെടുന്ന 
ത്‌. കൂടാതെ ദാരിദ്യത്തിന്റെ തോ 
തും തീവ്രതയും അനുസരിച്ച്‌ അത്ത 
രം കുടുംബങ്ങളെ മുന്‍ഗണനാക്രമ 
ത്തില്‍ തരംതിരിക്കുന്നതിനും ഇതുവ 


ഴി കഴിയുന്നു. 


കുടുംബശ്രീ; സമൂഹാധിഷ്ഠിത 
സംഘടനാ സംവിധാനം 
1, അയല്‍ക്കൂട്ടം 


ഓരോ പ്രദേശത്തേയും ദരിദ്ര കു 


ടുംബങ്ങളില്‍ നിന്ന്‌ പ്രായപൂര്‍ത്തിയാ 


യ ഓരോ സ്ത്രീയെ വീതം ഉള്‍പ്പെ 


ടുത്തി പ്രവര്‍ത്തിക്കുന്ന, 15 മുതല്‍ 
40 വരെ അംഗങ്ങള്‍ ഉള്ള തൃണമൂല 
തല സംഘടനാ സംവിധാനമാണ്‌ 
അയല്‍ക്കൂട്ടം. ഓരോ അയല്‍ക്കൂട്ട 
ത്തിലെയും അംഗങ്ങളില്‍ നിന്ന്‌ ആ 
രോഗ്യ വിദ്യാഭ്യാസ വോളന്റിയര്‍, അ 
ടിസ്ഥാന സൌകര്യ വോളന്റിയര്‍, വ 
രുമാനദായക വോളന്റിയര്‍, സെക്ര 
ട്ടറി, പ്രസിഡന്റ്‌ എന്നീ വോളന്റിയര്‍ 
മാരെ ജനാധിപത്യരീതിയില്‍ തെര 
ഞ്ഞെടുക്കുന്നു. സമൂഹ വികസനവു 
മായി ബന്ധപ്പെട്ട വിവിധ വിഷങ്ങ 
ളില്‍ കൃത്യമായ ചുമതലകള്‍ നിശ്ച 


യിച്ചിട്ടുള്ള ഈ വോളന്റിയര്‍ സംവി 


ധാനം കുടുംബശ്രീയുടെ മാത്രം പ്ര 


ത്യേകതയാണ്‌. 
2. ഏരിയാ ഡെവലപ്പ്മെന്റ്‌ സൊ 
സെറ്റി 


ഓരോ വാര്‍ഡിലേയും അയല്‍ 
കൂട്ടങ്ങളെ വാര്‍ഡ്‌ തലത്തില്‍ ag 
കോപിച്ചുകൊണ്ട്‌ ഏരിയാ ഡെവല 
പ്പ്മെന്റ്‌ സൊസൈറ്റി രൂപീകരിക്കു 
ന്നു. അയല്‍ക്കൂട്ടങ്ങളിലെ അഞ്ചംഗ 
ഭാരവാഹികള്‍ക്ക്‌ പ്രാതിനിധ്യം നല്‍ 
കിക്കൊണ്ടാണ്‌ എ.ഡി.എസ്സ്‌ രൂപീക 
രിക്കുന്നത്‌. ഏരിയാ ഡെവലപ്മെന്റ്‌ 
സൊസൈറ്റിക്ക്‌ അയല്‍ക്കൂട്ടങ്ങളി 
ലെ അഞ്ചംഗ ഭാരവാഹികള്‍ ഉള്‍പ്പെ 
ടുന്ന പൊതുസഭയും, അതില്‍ നി 
ന്നും തെരഞ്ഞെടുക്കുന്ന 7 അംഗ ഭ 
രണസമിതിയും ഉണ്ട്‌. അതാതു വാര്‍ 
ഡിലെ അയല്‍ക്കൂട്ടങ്ങളുടെ പ്രവര്‍ 
ത്തനം വിലയിരുത്തുന്നതിനും, മിത 
വ്യയ സമ്പാദ്യ-വായ്പാ പരിപാടിയു 
ടെ പുരോഗതി വിലയിരുത്തുന്നതി 
നും, അയല്‍ക്കൂട്ടങ്ങള്‍ക്ക്‌ മാര്‍ഗ്ഗ നിര്‍ 
ദ്ദേശം നല്കുന്നതിനും എ.ഡി.എസ്സി 
ന്‌ കഴിയുന്നുണ്ട്‌. അയല്‍ക്കൂട്ടങ്ങളി 
ലെ അംഗങ്ങള്‍ക്ക്‌ ഏറ്റെടുത്ത്‌ നട 
പ്പാക്കാന്‍ കഴിയുന്ന തൊഴില്‍ സം 
രംഭങ്ങള്‍ കണ്ടെത്തുകയും, പരിശീ 


യുന്നത്‌ എ. ഡി, എസ്സിന്റെ ചുമതലയാ 


ണ്‌. 


3, | ഡെവലപ്മെന്റ്‌ 
സൊസൈറ്റി 


പഞ്ചായത്ത്‌ തലത്തില്‍ ഏരിയാ 
ഡെവലപ്മെന്റ്‌ | സൊസൈറ്റികളെ 
ഏകോപിപ്പിച്ചുകൊണ്ട്‌ കമ്മ്യൂണിറ്റി 
ഡെവലപ്പ്മെന്റ്‌ സൊസൈറ്റികള്‍ രൂ 
പീകരിക്കുന്നു. ഓരോ വാര്‍ഡുസമി 
തിയിൽ നിന്നും 7 അംഗ ഭരണസമി 
തി അംഗങ്ങളെ സി.ഡി. എസ്സില്‍ ഉള്‍ 
പ്പെടുത്തിയിട്ടുണ്ട്‌. ദരിദ്രകുടുംബങ്ങ 
ളുടെ ത്രിതല സംഘടനാ സംവിധാ 
നത്തില്‍ മുകള്‍ത്തട്ടായി സി.ഡി.എ 
സ്സ്‌ പ്രവര്‍ത്തിക്കുന്നു. കമ്മ്യൂണിറ്റി 
ഡെവലപ്മെന്റ്‌ സൊസൈറ്റി ചാരി 
QING സൊസൈറ്റീസ്‌ ആക്ട്‌ പ്രകാ 
രം രജിസ്റ്റര്‍ ചെയ്തിട്ടുണ്ട്‌. ആവ 
ശ്യാധിഷ്ഠിത സേവന സമനമ്വയത്തി 
ലൂടെ വിവിധ സേവനതുറകളെ ഏ 
കോപിപ്പിച്ച്‌ ദാരിദ്ദ്യ നിര്‍മ്മാര്‍ജ്ജനം 
സാധിതമാക്കുന്നതിന്‌ ഒരു പൊതു 
വേദിയായിട്ടാണ്‌ സി.ഡി.എസ്സ്‌ പ്രവര്‍ 
ത്തിക്കേണ്ടത്‌. അയല്‍ക്കൂട്ടം, എ.ഡി 
.എസ്സ്‌., സി.ഡി.എസ്സ്‌ എന്നീ ത്രിത 
ല സംഘടനാ സംവിധാനത്തിന്റെ രൂ 
പീകരണത്തോടെ നഗര-ഗ്രാമ പ്രദേ 
ശങ്ങളിലെ ദരിദ്ര വനിതകളുടെ ഒ 
രു പുതിയ നേതൃനിര സൃഷ്ടിക്കുന്ന 
തിന്‌ സാധിച്ചിട്ടുണ്ട്‌. 


അയൽക്കൂട്ടഞ്ലളുടെ 
പ്രവര്‍ത്തന രീതി 


ഒരു നിശ്ചിത ഭൂപ്രദേശത്ത്‌ വസി 
ക്കുന്ന 15-40 ദരിദ്ര കുടുംബങ്ങളില്‍ 
നിന്നും ഓരോ വനിതയെ ഉള്‍പ്പെടു 
ത്തിയാണ്‌ അയല്‍ക്കൂട്ടം രൂപീകരി 


ക്കുന്നത്‌. ഈ അയല്‍ക്കുട്ടങ്ങളുടെ 
പ്രവര്‍ത്തനത്തിലെ സുപ്രധാന ഘ 
ടകം പ്രതിവാരയോഗംചേരലാണ്‌. 
വ്യത്യസ്ത കുടുംബങ്ങളില്‍പ്പെട്ട ദ 
AUB വനിതകള്‍ ഒന്നിച്ചു ചേര്‍ന്ന്‌ അ 
വരുടെ കുടുംബത്തിന്റെ ദരിദ്രാവ 
സ്ഥ വിലയിരുത്തുന്നതിനും പ്രശ്ന 
ങ്ങള്‍ ചര്‍ച്ചചെയ്യുന്നതിനും പരിഹാ 
രം ആരായുന്നതിനും സംഘടിതമാ 


“യി പ്രവര്‍ത്തിക്കുന്നതിനും ഈ പ്ര 


തിവാര യോഗങ്ങള്‍ സഹായിക്കുന്നു. 
ഓരോ ആഴ്ചയിലേയും യോഗങ്ങള്‍ 
വ്യത്യസ്ത വീടുകളില്‍ ചേരുകവഴി 
അയല്‍ക്കൂട്ട സംവിധാനത്തിലൂടെ ഉ 
രുത്തിരിയുന്ന കൂട്ടായ്മ എല്ലാ വീടു 
കളിലും എത്തിച്ചേരുന്നു. ഇതിലൂടെ 
കുടുംബത്തിലെ ഇതര അംഗങ്ങളുടെ, 
പ്രത്യേകിച്ചും പുരുഷന്മാരുടെ വിശ്വാ 
സം ആര്‍ജ്ജിക്കുന്നതിനും, സഹായ 
സഹകരണം ഉറപ്പാക്കുന്നതിനും സാ 
ധിക്കുന്നു. പ്രതിവാര യോഗങ്ങളില്‍ 
അയല്‍ക്കൂട്ട അംഗങ്ങള്‍ നേരിടുന്ന 
പ്രശ്നങ്ങള്‍ ചര്‍ച്ച ചെയ്യുക വഴി ലാ 
ഘവത്വം അനുഭവപ്പെടുകയും ചെ 
യ്യുന്നു. ഓരോ കുടുംബത്തിലുമുണ്ടാ 
കുന്ന ദുഃഖങ്ങള്‍ പങ്കുവയ്ക്കുന്നതു 
പോലെതന്നെ സന്തോഷവും പങ്കുവ 
യ്ക്കുക വഴി ഓരോ കുടുംബത്തി 
ന്റേയും ആഹ്ലാദം ഒരു സമൂഹത്തി 
ന്റെ ആഹ്ലാദമായി മാറുന്നു. ഒറ്റയ്ക്ക്‌ 
നേരിടാന്‍ കഴിയാത്ത പ്രശ്നങ്ങള്‍ 
കൂട്ടായി നേരിടുന്നതിന്‌ ആവശ്യമാ 
യ സംഘശക്തി വളര്‍ത്തിയെടുക്കു 
ന്നതിനും പാവപ്പെട്ട വനിതകള്‍ക്കി 
ടയില്‍ നേതൃശേഷി വികസിപ്പിക്കു 
ന്നതിനും കൂട്ടായ തൊഴില്‍ പ്രവര്‍ 
ത്തനങ്ങള്‍ ആവിഷ്ക്കരിക്കുന്നതി 
നും പ്രതിവാര യോഗം ചേരലിലൂടെ 


| അയല്‍ക്കൂട്ടങ്ങള്‍ക്ക്‌ കഴിയുന്നു. അ 
യല്‍ക്കൂട്ട കുടുംബങ്ങളുടെ ആവശ്യ 
ങ്ങള്‍ ഉയര്‍ത്തിക്കൊണ്ടു വരുന്നതി 
നും അയല്‍ക്കൂട്ടതലത്തില്‍ മൈ 
ക്രോപ്ലാന്‍ തയ്യാറാക്കുന്നതിനും ആ 
ഴ്ചതോറും ചേരുന്ന അയല്‍ക്കൂട്ട 
യോഗങ്ങള്‍ സഹായിക്കുന്നു. 

ഇതിനുപുറമെ അയല്‍ക്കൂട്ടങ്ങള്‍ 
ആരംഭിക്കുന്ന മിതവ്യയ സമ്പാദ്യ 
വായ്പാ പരിപാടിയുടെ രജിസ്റ്ററു 
കള്‍ സൂക്ഷിക്കുന്നതിനും പാസ്സ്‌ ബു 
ക്കുകള്‍ എഴുതി നല്‍കുന്നതിനും ഉ 
ത്തരവാദിത്വത്തോടെ കണക്കുകള്‍ 
രേഖപ്പെടുത്തുന്നതിനും സംയുക്ത 
മായി ബാങ്കു അക്കണ്ടുകള്‍ ആരം 
ഭിക്കുന്നതിനും അംഗങ്ങളുടെ വാ 
യ്പാ അപേക്ഷയിന്മേല്‍ തീരുമാന 
ങ്ങള്‍ എടുത്ത്‌ നടപ്പാക്കുന്നതിലൂടെ 
സാമ്പത്തിക ക്രയവിക്രയത്തില്‍ അ 
യല്‍ക്കൂട്ടാംഗങ്ങളുടെ കാര്യശേഷി 
വര്‍ദ്ധിപ്പിക്കുന്നതിനും പ്രതിവാരയോ 
NEB സഹായിക്കുന്നു. ഇതിന്‌ പു 
റമെ താഴെപ്പറയുന്ന മറ്റ്‌ ഗ്രവര്‍ത്തന 
ങ്ങളും അയല്‍ക്കൂട്ടങ്ങിലൂടെ നിര്‍വ്വ 
ഹിക്കേണ്ടതാണ്‌. 


1. മിതവ്യയ സമ്പാദ്യ വായ്പാ പ 
രിപാടി, 


, സംയുക്ത ബാങ്കു അക്തനണ്ട്‌. 

. സുതാര്യമായ കണക്ക്‌ സൂക്ഷിപ്പ്‌. 

. ആരോഗ്യ, വിദ്യാഭ്യാസ ബോധ 
വത്ക്കരണ പ്രവര്‍ത്തനം. 


. വനിതകളുടെയും ശിശുക്കളുടെ 
യും വികസനത്തിനുള്ള പ്രവര്‍ 
ത്തനം. 


. അടിസ്ഥാന സൌകര്യ വികസന 
പ്രവര്‍ത്തനം. 


. വരുമാനദായക പ്രവര്‍ത്തനം. 


. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങ 
ളില്‍ കൂടുതല്‍ ശ്രദ്ധ. 


. ലീസ്‌ ലാന്റ്‌ ഫാമിംഗില്‍ ഇടപെ 
ടല്‍. 


. ലിങ്കേജ്‌ ബാങ്കിഭഗ്‌ . 


. പങ്കാളിത്തത്തോടെ ആവശ്യങ്ങള്‍ 
കണ്ടെത്തല്‍. 


. ബാലസഭാ രൂപീകരണം. 
. മൈക്രോപ്ലാന്‍ തയ്യാറാക്കല്‍. 


തങ്ങളുടെ ആവശ്യങ്ങള്‍ വിശദമായ 
ചര്‍ച്ചകളിലൂടെ അപഗ്രഥിച്ച്‌, അനുയോജ്യമായ _ 
പദ്ധതികളും, പരിപാടികളും മുന്‍ഗണനാക്രമത്തില്‍ 
ആവിഷ്കരിക്കാനും, അവ പദ്ധതി രേഖകളാക്കി : - 
മേല്‍ത്തലത്തിലേയ്ക്ക്‌ ശിപാര്‍ശ ചെയ്യുവാനുമുള്ള 
അയല്‍ക്കുടട്ടങ്ങളുടേയും, എ.ഡി. എസ്റ്റുകളുടെയും 
അവസരം ശരിയായി വിനിയോഗിക്കുന്നതിനും 
അതിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്‌ 


മുഴുവന്‍ പ്രയോജനകടെടുന്ന ദാരിദ്്യ നിര്‍മ്മാര്‍ജ്ജന. 


ഉപപദാതിയുടെ രൂപീകരണത്തില്‍ നിര്‍ണ്ണായകമായ, 


പങ്ക്‌ കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിലൂടെ 


 നിര്‍വ്വഹിക്കഷെടുന്നു. 


14. ഗ്രാമസഭയിലെ പങ്കാളിത്തം. 


15. വിദ്യാഭ്യാസം നേടിയിട്ടുള്ള 18- 
നും 35-നും മദ്ധ്യേ പ്രായമുള്ള 
ചെറുപ്പക്കാരുടെ വിവരശേഖരണം. 


തങ്ങളുടെ ആവശ്യങ്ങള്‍ വിശദമാ 
യ ചര്‍ച്ചകളിലൂടെ അപ്പഗഥിച്ച്‌, അനു 
യോജ്യമായ പദ്ധതികളും, പരിപാടിക 
ളും മുന്‍ഗണനാക്രമത്തില്‍ ആവി 
ഷ്കരിക്കാനും, അവ പദ്ധതി രേഖ 
ക്ളാക്കി മേല്‍ത്തലത്തിലേയ്ക്ക്‌ ശി 
പാര്‍ശ ചെയ്യുവാനുമുള്ള അയല്‍ക്കൂ 
ട്ടങ്ങളുടേയും, എ.ഡിഎസ്സുകളുടെയും 
അവസരം ശരിയായി വിനിയോഗിക്കു 
ന്നതിനും അതിലൂടെ തദ്ദേശ സ്വയം 
ഭരണ സ്ഥാപനത്തിന്‌ മുഴുവന്‍ പ്ര 
യോണ്ണപ്പെടുന്ന BGs, നിര്‍മ്മാര്‍ജ്ജ 
ന ഉപപദ്ധതിയുടെ രൂപീകരണത്തില്‍ 
നിര്‍ണ്ണായകമായ പങ്ക കുടുംബശ്രീ 
സംഘടനാ സംവിധാനത്തിലൂടെ നിര്‍ 
വ്വഹിക്കപ്പെടുന്നു. അതായത്‌, തങ്ങളു 
ടെ പ്രശ്നങ്ങള്‍ പരിഹരിക്കാനാവശ്യ 
മായ പദ്ധതികള്‍ രൂപീകരിക്കാനും, പ 
ദ്ധതികളുടെ ഗുണഭോക്താക്കളെ തെ 
തഞ്ഞടുക്കാനും, പദ്ധതികള്‍ നടപ്പിലാ 
ക്കാനുമുള്ള ദരിദ്ര വനിതകളുടെ അ 


f , 


| വസരം ഉറപ്പാക്കുന്നതിലാണ്‌ ഈ പ 


രിപാടിയുടെ വിജയം. 


ഇതര വികസന പദ്ധതികളില്‍നി 
ന്ന്‌ വ്യത്യസ്തവും, വിഭിന്നവുമായ നൂ 
തന പ്രവര്‍ത്തന ശൈലിയാണ്‌ .എ 
ല്ലാ സമൂഹാധിഷ്ഠിത ദാരിദ്്യ ലഘൂ 
കരണ പരിപാടിക്ളുടേയും വിജയത്തി 
ന്‌ നിദാനം. സമൂഹത്തിന്റെ മുഖ്യധാ 
രയില്‍ നിന്നും എക്കാലവും പുന്ത 
ള്ളപ്പെട്ടവരും ദാരിദ്യത്തിന്റെ തീ 
ക്ഷ്ണത നേരിട്ടനുഭവിപ്പറിയുന്നവരുമാ 
യ ദരിദ്വനിതകളുടെ ശാക്തീകരണ 
പ്രക്രിയയ്ക്ക്‌ ആക്കംകൂട്ടുന്ന പ്രവര്‍ 
ത്തനതന്ത്രത്തിലൂടെയാണ്‌ കുടു 
ശ്രീയുടെ പ്രവര്‍ത്തനം മുന്നോട്ട്‌ നീ 
ങ്ങുന്നത്‌. ദരിദ്രരായ സ്ത്രീകളുടെ 
കാര്യശേഷിയിലും, GO Moy. MAO 
ഭവത്തിലും പൂര്‍ണ്ണവിശ്വാസം പുലര്‍ 
ത്തുന്നതും, തികച്ചും സുതാര്യവും വി 
കേന്ദ്രീകൃതവുമായ സമീപനമാണ്‌ പ 
ദ്ധതിയുടെ ആധാരശില. pe 


ലഘുസമ്പാദ്യ- വായ്പാ പദ്ധതി - 

വീട്ടു മുറ്റത്തൊരു ബാങ്കു 
ദരിദകുടുംബങ്ങളിലെ വനിതകള്‍ 

അയല്‍ക്കൂട്ടങ്ങളിലൂടെ സംഘടിത്രാല്ലൂ 


നനന ti al ae amr rms 


ന്നതോടൊപ്പം സാമ്പത്തിക സ്വാശ്ര 
യത്വം നേടുന്നതിന്‌ ഉതകുന്ന തര 
ത്തില്‍ അയല്‍ക്കൂട്ടങ്ങള്‍ സ്വയംസഹാ 
യസഗ്ഘങ്ങളായും പ്രവര്‍ത്തിക്കുന്നു. 
ഓരോ കുടുംബവും അവരുടെ നിത്യ 
നിദാന ചെലവുകളില്‍ കുറവു വരുത്തി 

കണ്ടെത്തുന്ന മിച്ചം തുക അയല്‍ 
ക്കൂട്ടത്തില്‍ നിക്ഷേപിക്കുന്നു. നിശ്ചി 
ത കാലാവധിക്കുശേഷം അടിയന്തി 
ര ജീവിത ആവശ്യങ്ങള്‍ക്ക്‌ ഈ നി 
ക്ഷേപത്തില്‍ നിന്നും ആവശ്യമായ 
വായ്പ ലഭ്യമാക്കുന്നു. അയല്‍ക്കൂട്ട 
ങ്ങളില്‍ ആരംഭിക്കുന്ന നിക്ഷേപ വാ 
യ്പാ സംവിധാനത്തിലൂടെ ഏറ്റവും 
പാവപ്പെട്ടവര്‍ക്കുപോലും കൊച്ചു 
കൊച്ചു തുകകള്‍ സമ്പാദിക്കാന്‍ ക 
ഴിയും. ഈ തുകകള്‍ ഒന്നിച്ചുചേര്‍ 
ത്താല്‍ ലഭ്യമാകുന്ന വലിയ തുക ദ 
രിദ്രരുടെ ആവശ്യങ്ങള്‍ക്ക്‌ വേഗ 
ത്തില്‍ ലഭ്യമാകുന്നു. വായ്പാവശ്യ 


ങ്ങളെ പ്രധാനമായും നാലായി ത 
രം തിരിക്കാം. 


ഉപഭോഗാവശ്യങ്ങള്‍, അടിയന്തി 
രാവശ്യങ്ങള്‍, ആഘോഷാവശ്യങ്ങള്‍, 
വരുമാനദായക പ്രവര്‍ത്തനങ്ങള്‍ക്കു 
ള്ള ചെലവുകള്‍ ഇത്തരത്തിലുള്ള ദ 
രിദ്രരുടെ - കൊച്ചു കൊച്ച്‌ ആവശ്യ 
ങ്ങള്‍ക്ക്‌ സ്വകാര്യ പണമിടപാടുകാരെ 
ആശ്രയിക്കാതെ വായ്പാ സരകര്യം 
ലഭ്യമാക്കുകയെന്നതാണ്‌ ഈ ലഘു 
നിക്ഷേപ വായ്പാ സംഘങ്ങളിലൂടെ 
ഉദ്ദേശിക്കുന്നത്‌. 
ലിങ്കേജ്‌ ബാങ്കിംഗ്‌ 


അയല്‍ക്കൂട്ടര്പവര്‍ത്തനങ്ങളുടെ 
കാര്യക്ഷമതയുടെ ഫലപ്രദമായ ഒ 
രു ചുണ്ടുപലകയാണ്‌ ലിങ്കേജ്‌ ബാ 
ങ്കിംഗ്‌. കുടുംബശ്രീയുടെ അയല്‍ക്കു 
ട്ടങ്ങളുടെ പ്രവര്‍ത്തനം സസൂക്ഷ്മം 
നിരീക്ഷിക്കുന്ന ബാങ്കുകള്‍ ഈ യൂ 
ണിറ്റുകള്‍ക്ക്‌ ധനസഹായം ലഭ്യമാ 
ക്കുന്നു എന്നതാണ്‌ ലിങ്കേജ്‌ ബാങ്കിം 
ഗ്‌ പ്രവര്‍ത്തനത്തിന്റെ അന്തസത്ത. 
നബാര്‍ഡ്‌ ആവിഷ്കരിച്ച ലിങ്കേജ്‌ 
ബാങ്കിംഗ്‌ പദ്ധതി പ്രകാരം നല്ലനി 
ലയില്‍ പ്രവര്‍ത്തിക്കുന്ന അയല്‍ക്കൂ 
ട്ടങ്ങള്‍ക്ക്‌ അവയുടെ സമ്പാദ്യത്തി 
-ന്‌ ആനുപാതികമായി വായ്പ ബാ 


Dome 


ങ്കുകള്‍ ലഭ്യമാക്കുന്നതാണ്‌. ഇതിലേ 
ക്കാവശ്യമായ അയല്‍ക്കുട്ടങ്ങളുടെ 
പ്രവര്‍ത്തനം ബാങ്കുകള്‍ വിലയിരു 
ത്തുകയും അതിന്റെ അടിസ്ഥാന 
ത്തില്‍ വായ്പ ലഭ്യമാക്കുകയുമാണ്‌ 
ചെയ്യുന്നത്‌. വിലയിരുത്തലിന്റെ ആ 
വശ്യത്തിലേക്കായി ബാങ്കുകള്‍ക്ക്‌ ഉ 
പയോഗിക്കാവുന്ന പ്രധാന മാനദ 
ണ്ഡങ്ങള്‍ നബാര്‍ഡ്‌ ചിട്ടപ്പെടുത്തി 
യിട്ടുണ്ട്‌. അയല്‍ക്കൂട്ടയോഗത്തിലെ 
ഹാജര്‍, തീരുമാനമെടുക്കുന്നതിലെ 
കൂട്ടായ്മ, അയല്‍ക്കൂട്ടത്തിന്‌ സമാ 
ഹരിക്കാന്‍ കഴിയുന്ന ലഘുസമ്പാ 
ദ്യം, ഇതില്‍ നിന്നും ലഭ്യമാക്കുന്ന 
ലഘുവായ്പ, വായ്പയുടെ തിരിച്ച 
ടവിലെ കൃത്യത, പലിശ നിരക്ക്‌, അ 
യല്‍ക്കൂട്ടരേഖകളും രജിസ്റ്ററുകളും 
സൂക്ഷിക്കുന്നതിലെ കൃത്യത എന്നി 
വയ്ക്കാണ്‌ മുന്‍തൂക്കം നല്കുന്നത്‌. 
ഇത്തരത്തില്‍ അയല്‍ക്കൂട്ടങ്ങളെ ലി 
ങ്കേജ്‌ ബാങ്കിംഗിന്റെ പരിധിയില്‍ കൊ 
ണ്ടുവരിക വഴി അയല്‍ക്കൂട്ടങ്ങളുടെ 
കൈവശമുളള വിഭവത്തിന്റെ ലഭ്യത 
വര്‍ദ്ധിപ്പിക്കാന്‍ കഴിയുന്നു. ഇതു കൂ 
ടാതെ അയല്‍ക്കൂട്ടത്തിന്റെ പ്രവര്‍ത്ത 
നത്തില്‍ ബാങ്കുകളുടെ കൂടി മേല്‍ 
നോട്ടം ഉറപ്പാക്കാന്‍ കഴിയുന്നു. സം 


ഘടനാപരമായും ധനപരമായും ചിട്ട 
കള്‍ പാലിക്കുന്ന അയല്‍ക്കൂട്ടങ്ങളെ 
മാത്രമേ ലിങ്ക്‌ ചെയ്യുന്നുള്ളു എന്ന 
തിനാല്‍ ഇത്‌ അയല്‍ക്കുടുങ്ങുടെ കാ 
രൃക്ഷമ്തയുടെ കൂടി സൂചക്മാണ്‌. ഈ 
രംഗത്താണ്‌ ദരിദ്ര കുടുംബങ്ങളിലെ 
യാളുകളുടെ മൈക്രോ സംരംഭത്തെ 
കുടുംബ്രശീ പ്രോത്സാഹിപ്പിക്കുന്ന 
ത്‌. 

ഇക്കഴിഞ്ഞ സാമ്പത്തിക വര്‍ഷ 
ത്തില്‍ കുടുംബശ്രീ 16900 അയല്‍ക്കൂ 
ട്ടങ്ങളെ ലിങ്ക്‌ ചെയ്യണമെന്ന്‌ ലക്ഷ്യ 
മിട്ടപ്പോള്‍ 63027 അയല്‍ക്കൂട്ടങ്ങളെ 
ഗ്രേഡ്‌ ചെയ്യുകയും 36693 അയല്‍ക്കു 
ട്ടങ്ങളെ ലിങ്കുചെയ്യുകയും ചെയ്തു. 
ഇതുവഴി അയല്‍ ക്കൂട്ടങ്ങളിലേക്ക്‌ 
112.57 കോടി രൂപ അധിക വിഭവമാ 
യി എത്തിക്കുവാനും കഴിഞ്ഞു. 
മൈക്രോ സംരംഭങ്ങള്‍ 


നമ്മുടെ സംസ്ഥാനത്ത്‌ വിദ്യശ്്യാ 
സം സിദ്ധിച്ച ചെറുപ്പക്കാര്‍ തൊഴില്‍ 
രഹിതരായി കഴിയേണ്ടിവരുന്ന അവ 
സ്ഥ വര്‍ദ്ധിച്ചുവരികയാണ്‌. സ്വന്തം 
കഴിവുകള്‍ സമൂഹത്തിന്‌ ഉപയുക്തമാ 
യ രീതിയില്‍ പ്രയോജ്നപ്പെടുത്താന്‍ 
കഴിയാതെ വരുന്നത്‌ ഏറെ ദു:ഖകര 


തത്തു 
അയല്‍ക്കുടൂട്ടങ്ങളെ ലിങ്കേജ്‌ ബാങ്കിംഗിന്റെ 
'പ്രിധിയില്‍ കൊണ്ടുവരിക വഴി 
അയല്‍ക്കുടട്ടങ്ങളുടെ കൈവശമുള്ള വിഭവത്തിന്റെ 
ലഭ്യത വര്‍ദ്ധിഷിക്കാന്‍ കഴിയുന്നു. 
ഇതു കൂടാതെ അയല്‍ക്കൂടൂട്ടത്തിന്റെ 
പ്രവര്‍ത്തനത്തില്‍ ബാങ്കുകളുടെ 235) 
മേല്‍നോട്ടം ഉറഷാക്കാന്‍ കഴിയുന്നു. 
സംഘടനാപരമായും ധനപരമായുും ചിട്ടകള്‍ 
പാലിക്കുന്ന അയല്‍ക്കുടൂട്ടങ്ങളെ മാത്രമേ ലിങ്ക്‌ 
ചെയ്യുന്നുള്ളൂ എന്നതിനാല്‍ 
ഇത്‌ അയല്‍ൽക്കുൂട്ടങ്ങളുടെ കാര്യക്ഷമതയറുടെ 
കൂടി സൂചകമാണ്‌. ഈ രംഗത്താണ്‌ ദരിദ്ര 
കുടുംബങ്ങളിലെയാളുകളുടെ മൈക്രോ 
സംരംഭത്തെ കുടുംബശ്രി പ്രോത്സാഹിദ്ിക്കദുന്നത്‌. 


മാണ്‌. സംഘടിത മേഖലയില്‍ തൊ 

ഴിലവസരം കണ്ടെത്തുക എന്നത്‌ ഇ 

ന്നത്തെ സാമ്പത്തിക അവസ്ഥയില്‍ 

സാധ്യമായ ഒന്നല്ല. പൊതുമ്േലേലയി 
ലും സ്വകാര്യമേഖേലയിലും വികസിപ്പി 
ക്കാവുന്ന തൊഴിലവസരങ്ങൾക്ക്‌ പരി 
മിതിയുണ്ട്‌. 

നമ്മുടെ സംസ്ഥാനത്ത്‌ മൈക്രോ 
സംരഭങ്ങള്‍ക്ക്‌ വ്യക്തമായ ഒരു നിര്‍ 

YalMo പോലും ലഭ്യമല്ലായിരുന്നു. 

ഈ സാഹചര്യത്തില്‍ ഏതു പാവപ്പെ 

SUCHA ആരഭിക്കാവുന്ന ഒന്നായി 

ട്ടാണ്‌ കുടുംബശ്രീ മൈക്രോ സംരം 

ഭം എന്ന ആശയത്തെ അവതരിപ്പിച്ച 
ത്‌. മൈക്രോ സംരംഭങ്ങളുടെ സവി 
ശേഷതകള്‍ ചുവടെ ചേര്‍ക്കുന്നു. 

(1) 5,000 രൂപ മുതല്‍ 2,50,000 രൂപ 
വരെ മുടക്കു മുതല്‍. 

(2) വ്യക്തിഗതമായോ, ഗ്രൂപ്പായോ 
ദാരിദ്രരേഖയ്ക്ക്‌ താഴ്യെള്ള കു 
ടുംബങ്ങളില്‍പ്പെട്ട സംരംഭകര്‍. 

(3) സംരംഭകയ്ക്ക്‌ / സംരംഭരകന്‍ 
എല്ലാ ചെലവുകളും കഴിഞ്ഞ്‌ പ്ര 
തിമാസം 1500 രൂപ എങ്കിലും അ 
ധിക വരുമാനം ലഭിക്കണം. 


പ്രതിവര്‍ഷം ഒരു ലക്ഷം രൂപ മു 
തല്‍ അഞ്ചു ലക്ഷം രൂപ വരെ 
വിറ്റുവരവു ലക്ഷ്യമിടുന്നു. 

ഉടമ - മാനേജര്‍ - തൊഴിലാളി 
എന്നിവര്‍ ഒന്നു തന്നെയായിരിക്ക 
ണം. 


സംസ്ഥാനത്ത്‌ സംരഭകത്വ ആശ 
യങ്ങള്‍ കണ്ടെത്തുന്നതിന്‌ കുടുംബ 
ശ്രീ തികച്ചും നൂതനമായ ഒരു പാത 
യാണ്‌ പിന്‍തുടര്‍ന്നത്‌. ഏതു പ്രശ്ന 
ത്തിലും ഒരു സംരംഭക സാധ്യത ഒ 
ളിഞ്ഞിരിക്കുന്നു എന്ന്‌ കുടുംബശ്രീ 
തിരിച്ചറിഞ്ഞു. നാളികേരത്തിന്റെ വി 
ലയിടിവ്‌ തടയുന്നതിന്‌ കേരശ്രീ യൂ 
ണിറ്റുകള്‍ ആരഭിച്ചു. നഗര പ്രദേശ 
ത്തില്‍ കുന്നുകൂടുന്ന ചപ്പുചവറുകള്‍ 
ഒരു പ്രശ്നമായി വന്നപ്പോള്‍ ഖത്മാ 
ലിന്യ നിര്‍മ്മാര്‍ജ്ജന യൂണിറ്റുകള്‍ 
ക്കും, ക്ലീന്‍ കേരള യൂണിറ്റുകള്‍ക്കും 
കുടുംബശ്രീ രൂപം നല്കി. വയനാ 
ട്ടില്‍ കാപ്പിയുടെ വിലയിടിവ്‌ നേരിടു 
ന്നതിനും കുടുംബ്രശീയുടെ നേതൃത്വ 


ത്തില്‍ ഇടപെടുകയുണ്ടായി. ചുരുക്ക 
ത്തില്‍, പ്രശ്നപരിഹരരത്തിലൂടെ യൂ 
ണിറ്റുകള്‍ എന്ന ഒരു കാഴ്ചപ്പാട്‌ കു 
ടുംബശ്രീ വികസിപ്പിച്ചെടുത്തു. 
സംരംഭ പ്രവര്‍ത്തനങ്ങളില്‍ ഏര്‍ 
പ്പെടുന്നവരെ നിരന്തരം സഹായിക്കു 
ന്ന ഒരു സമീപനം കുടുംബശ്രീ അ 
വലംബിച്ചു. ആരംഭിക്കുന്നതിനു മുന്‍ 
പുള്ള പരിശീലനം, വൈദഗ്ധ്യ വി 
കസനം, പ്രവര്‍ത്തനു പുരോഗതി വി 
പുലീകരിക്കുന്നതിനാവശ്യമായ പരി 
ശീലനം എന്നു തുടങ്ങി വളരെ ചിട്ട 
യായ പിന്‍തുണ സംരംഭകര്‍ക്ക്‌ കു 
ടുംബശ്രീ പ്രദാനം ചെയ്തു. സംരം 
ഭം ആരംഭിക്കുന്നവര്‍ക്ക്‌ കൈപിടിച്ചു 
നടക്കുന്നതിനും തുടര്‍ന്ന്‌ പ്രശ്നമേ 
ഖലകളില്‍ ഇവരെ അനുധാവനം 
ചെയ്യുന്നതിനും തുടര്‍ന്ന്‌ ആവശ്യമാ 
യ ഘട്ടങ്ങളില്‍ ഇവര്‍ക്കാവശ്യമായ 
പശ്ചാത്തല സംഘാടന പ്രവര്‍ത്തന 
ങ്ങള്‍ ഉറപ്പു വരുത്തുന്നതിനും കു 
ടുംബ്രശീ സന്നദ്ധമായിരുന്നു. ഫല 
ത്തില്‍ തങ്ങളുടെ പ്രദേശത്ത്‌ ലഭ്യ 
മായ വിഭവങ്ങളെ സാങ്കേതികവിദ്യ 
യുടെ പിന്‍ബലത്തോടെയും മനുഷ്യ 
വിഭവത്തിന്റെ സഹായത്തോടെയും 
ധനകാര്യസ്ഥാപനങ്ങളുടെ പിന്‍തു 
ണയോടെ ചിട്ടയായും ക്രമമായും വ 
ളര്‍ത്തിയെടുക്കുന്ന ഒരു (പ്രി 
യയ്ക്കാണ്‌ കുടുംബശ്രീ നേതൃത്വം 
നല്കിയത്‌. ഇതിന്റെ ഫലമായി സം 
സ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളില്‍ 
28,457 വ്യക്തിഗത സംരംഭങ്ങള്‍ക്കും 
20,549 ഗ്രൂപ്പ്‌ സംരംഭങ്ങള്‍ക്കും രൂപം 
നല്കാന്‍ കഴിഞ്ഞു. 
ലീസ്‌ ലാന്റ്‌ ഫാമിംഗ്‌ - ഹരിതശ്രീ 
കാര്‍ഷിക മേഖലയില്‍ പുതിയ 
ചലനങ്ങള്‍ സൃഷ്ടിക്കാന്‍ പ്രാപ്തമാ 
യ വിധത്തില്‍ അയല്‍ക്കൂട്ടങ്ങള്‍ സം 
ഘടിതമായി തരിശ്‌ ഇട്ടിരിക്കുന്ന പാ 
ടശേഖരങ്ങളും കൃഷിഭൂമികളും ഉട 
മസ്ഥര്‍ക്ക്‌ വാടക നദ്കി ഏറ്റെടുത്ത്‌ 
കൃഷി ഇറക്കുന്ന പ്രവര്‍ത്തനം ad 
ദ്ധിച്ചു വരുന്നു. കഴിഞ്ഞ സാമ്പത്തി 
ക വര്‍ഷം 687 ഗ്രാമ പഞ്ചായത്തുക 
ളില്‍ 18,377 അയല്‍ക്കൂട്ടങ്ങളിലെ 2 
24,686 കുടുംബങ്ങള്‍ 11001.90 ഹെ 


കൂര്‍ സ്ഥലത്ത്‌ ഇത്തരത്തില്‍ കൃഷി 
ചെയ്യുകയുണ്ടായി. തണ്ണിമത്തന്‍, മ 
രച്ചീനി, വാഴ, നെല്ല്‌, പച്ചക്കറി എ 
ന്നിവയാണ്‌ പ്രധാനമായും കൃഷിചെ 
യ്തുവരുന്നത്‌. 
വിദ്യാശ്രീ 

കമ്പ്യൂട്ടര്‍ വിദ്യാഭ്യാസം സ്കൂള്‍ 
വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കാന്‍ 
തീരുമാനിച്ചതോടുകൂടി കുടുംബ്രശീ 
അയല്‍ക്കൂട്ടങ്ങളിലെ അഭ്യസ്തവിദ്യ 
രായ വനിതകള്‍ക്ക്‌ ലഭിച്ച അസു 
ലഭ തൊഴില്‍ അവസരമാണ്‌ വിദ്യാ 
ശ്രീ. സംസ്ഥാനത്ത്‌ ഇതിനകം 151 
സ്‌കൂളുകളില്‍ വിദ്യാശ്രീ യൂണിറ്റു 
കള്‍ പ്രവര്‍ത്തനം ആരംഭിച്ചു കഴി 
ഞ്ഞു. 5-10 വരെ സ്ത്രീകള്‍ ചേര്‍ 
ന്നാണ്‌ ഈ യൂണിറ്റുകള്‍ നടത്തുന്ന 
ത്‌. 2.5 ലക്ഷം രൂപ മുതല്‍ 5 ലക്ഷം 
രൂപ വരെ മുതല്‍മുടക്ക്‌ ഈ യൂണി 
റ്റുകള്‍ക്ക്‌ ആവശ്യമുണ്ട്‌. ബാങ്കുക 
ളില്‍ നിന്നും ലഭിക്കുന്ന വായ്പയും, 
പ്രത്യേക കേന്ദ്ര സഹായത്തിലുടെ 
ലഭിക്കുന്ന സബ്സിഡിയും ഉപയോ 
ഗിച്ചാണ്‌ യൂണിറ്റുകള്‍ പ്രവര്‍ത്തിക്കു 
ന്നത്‌. 
കേരശ്രീ 

മൂല്യ വര്‍ദ്ധനവിന്റെ രംഗത്ത്‌ ശ 
ക്തമായൊരിടപെടല്‍ ഉറപ്പാക്കാന്‍ 
കേരശ്രീ യൂണിറ്റുകളുടെ പ്രവര്‍ത്ത 
നം വഴി കുടുംബശ്രീ യൂണിറ്റുകള്‍ 
ക്ക്‌ കഴിഞ്ഞിട്ടുണ്ട്‌. കേരളത്തില്‍ വി 
വിധ ജില്ലകളിലായി 90 കേരശ്രീ യൂ 
ണിറ്റുകള്‍ പ്രവര്‍ത്തനമാരംഭിച്ചിട്ടുണ്ട്‌. 
ഇതില്‍ 271 ഓളം യൂണിറ്റുകള്‍ വ്യാ 
വസായികടിസ്ഥാനത്തില്‍ ഉല്പാദനം 
ആരംഭിച്ചു. നാളികേരത്തിന്റെ വില 
ഉറപ്പാക്കുവാനും ശുദ്ധമായ വെളിച്ചെ 
ണ്ണ ലഭ്യമാക്കാനും കൂടാതെ ഉല്പാ 
ദനമേഖലയില്‍ തൊഴിലവസരം ക 
ണ്ടെത്തുന്നതിനും കുടുംബ്രശീയുടെ 
ഈ ഇടപെടലിന്‌ കഴിഞ്ഞിട്ടുണ്ട്‌. കേ 
രശ്രീ വെളിച്ചെണ്ണയിന്ന്‌ കേരളത്തി 
ലെ ജനങ്ങള്‍ക്കു സുപരിചിതമായ — 
ഒരു ബ്രാന്‍ഡാണ്‌. 


ബാലസഭ 


സമീപകാലത്തായി കുടുംബശ്രീ 
പ്രവര്‍ത്തനം സ്വാഭാവികമായി വ്യാപി 
ച്ച ഒരു മേഖലയാണ്‌ ബാലസത്മുടേ 
ത്‌.അമ്മമാരുടെ അയല്‍ക്കൂട്ട യോഗ 
ങ്ങള്‍ കണ്ട്‌ അതില്‍ നിന്നും ആവേ 
ശം ഉള്‍ക്കൊണ്ട്‌ കുട്ടികള്‍ സ്വയം രൂ 


പം നല്‍കിയ ഒന്നാണ്‌ ബാലസഭ . 


ആഴ്ചയില്‍ ഒരിക്കല്‍ വീട്ടുമുറ്റത്തും, 
സ്കൂളിലും, വായനശാലകളിലുമായി 
ഇവര്‍ ഒത്തുചേരുന്നു. കളികളും പാ 
ട്ടുകളും നിര്‍മ്മാണ പ്രവര്‍ത്തനങ്ങളു 
മായി മുന്നേറുന്ന ഇവര്‍ ആനന്ദത്തി 
ന്റേയും അറിവിന്റേയും ഒരു പുതിയ 
മേഖല സ്വയം കണ്ടെത്തുന്നു. കു 
ടുംബ്രശീ പ്രത്യേകം പരിശീലിപ്പിച്ച 
ബാലസഭാ പ്രവര്‍ത്തകര്‍ ബാലസഭാ 
യോഗങ്ങളിലെത്തി ഇവര്‍ക്ക്‌ പാഠ്യവി 
ഷയങ്ങളില്‍ കൂടുതല്‍ പിന്തുണ നല്‍ 
കുന്നു. ഇതുവഴി പാഠ്യവിഷയങ്ങളില്‍ 


പിന്നോക്കം നില്‍ക്കുന്ന മേഖലകളില്‍ 
തങ്ങളുടെ പോരായ്മകള്‍ കഞ്ഞെത്താ 
നും പരിഹരിക്കാനും ഇവര്‍ക്ക്‌ കഴി 
യുന്നു. നാളിതുവരെ 2,84,236 കുട്ടി 
കള്‍ പങ്കെടുക്കുന്ന 17,941 ബാലസ 
CAB രൂപീകരിക്കാന്‍ കഴിഞ്ഞിട്ടുണ്ട്‌. 


ഇക്കഴിഞ്ഞ വേനലവധിക്കാലത്ത്‌ 
സംസ്ഥാനത്ത്‌ എല്ലാ നഗരസഭകളി 
ലും 8, 9, 10 ക്ലാസുകളിലേക്ക്‌ വിജയി 
ച്ച കുട്ടികള്‍ക്ക്‌ കണക്ക്‌, ഇംഗ്ലീഷ്‌, സ 
യന്‍സ്‌ എന്നീ വിഷയങ്ങളില്‍ പരിഹാ 
രബോധനം നല്‍കുന്നതിന്‌ കുടുംബ 
ശ്രീയ്ക്ക്‌ കഴിഞ്ഞത്‌ ഈ മേഖലയി 
ലെ പ്രധാന കാല്‍വയ്പാണ്‌. തങ്ങ 
ളുടെ അമ്മമാരുടെ മൈക്രോ സംരം 
ഭങ്ങളുടെ ഉല്പന്നങ്ങള്‍ വിപണനം 
ചെയ്യുന്നതിനും ഈ കുട്ടികള്‍ മുന്നോ 
§ ഇറങ്ങിയിട്ടുണ്ട്‌. ഇതുവഴി, വളര്‍ 
ന്നുവരുന്ന ഒരു സംരംഭകത്വ തലമുറ 
സൃഷ്ടിക്കാന്‍ ബാലസഭ്കള്‍ക്ക്‌ കഴി 
യും. ചുരുക്കത്തില്‍, വരുംതലമുറക 
ളില്‍ നിന്നുകൂടി ദാരിദ്ര്യനിര്‍മ്മാര്‍ജ്ജ 
‘Mo ചെയ്യുക എന്ന മഹത്തായ പ്ര 
വര്‍ത്തന്മാണ്‌ കുടുംബ്രശീ ബാലസ 
ഭകളിലൂടെ സാര്‍ത്ഥക്മാക്കുന്നത്‌. 


ആശ്രയ - അഗതി കുടുംബങ്ങ്ളു 
ടെ പുനരധിവാസ പദ്ധതി - കേരളം 
കണ്ടിട്ടുള്ളതില്‍ വച്ച്‌ ഏറ്റവും പ്രക 


DIO മനുഷ്യത്വത്തിന്റെയും കാരു 
ണൃത്തിന്റെയും പദ്ധതിയാണ്‌. ദരി 
ദ്രരില്‍ ദരിദ്രരായ അഗതി കുടുംബ 
ങ്ങളെ കണ്ടെത്തി പുനരധിവസിപ്പി 
ക്കുന്നതിനുള്ള പദ്ധതിയാണ്‌ ആശ്ര 
യ. പദ്ധതി പ്രവര്‍ത്തനങ്ങളുടെ ആ 
രംഭകാലം മുതല്‍ ദാരിദ്ര്യം ഇല്ലായ്മ 
ചെയ്യുന്നതിനുള്ള ശ്രമങ്ങള്‍ കേ 
ന്ദ്ര-സംസ്ഥാന സര്‍ക്കാരുകള്‍ ആവി 
ഷ്ക്കരിച്ചു നടപ്പാക്കി വരുന്നുണ്ട്‌. ഇ 
ത്തരം പരിപാടികള്‍ കാര്യക്ഷമമായി 
നടപ്പാക്കുമ്പോഴും ഈ പരിപാടിക 
ളുടെ പരിധിയില്‍ നിന്നും വിട്ടുപോ 
യ ഒരു വിഭാഗം ഇന്നും അവശേഷി 


ക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോ। 


ളം കിടപ്പാടമുണ്ടാകില്ല, സുരക്ഷിത 
മായ പാര്‍പ്പിട സൌകര്യം ഉണ്ടാകി 
ല്ല, താമസസ്ഥലത്തിന്‌ സമീപം ശു 
ദ്ധജലം ലഭ്യമായിരിക്കില്ല, സാനിറ്റ 
റി കക്കൂസ്‌ ഉണ്ടാവില്ല, ഒരു നേരം 


പോലും മതിയായ ആഹാരം കഴി | 


ക്കാനുള്ള വകയില്ല, തീരാവ്യാധികള്‍ 
പിടിപെട്ടിരിക്കാം, അകാലത്തിലു 
ണ്ടായ വൈധവ്യം മൂലം കുടുംബ 
ത്തിന്റെ ചുമതല ഏറ്റെടുക്കാന്‍ നിര്‍ 
ബ്ുന്ധിതയായിരിക്കാം, സമൂഹത്തില്‍ 
നിന്നും ബഹിഷ്കൃതയായ അവിവാ 
ഹിതരായ അമ്മയും, ഭര്‍ത്താവിനാല്‍ 
ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയും, ശാരീ 
രിക/മാനസിക വെല്ലുവിളികള്‍ നേ 
രിടുന്നവരുമായ അംഗങ്ങള്‍ ഉള്ള കു 
ടുംബങ്ങളും വിവാഹപ്രായം കഴി 
ഞ്ഞും അവിവാഹിതരായി തുടരുന്ന 
സ്ത്രീകള്‍ സാമ്പത്തിക /ഭാതിക പ 
രാധീനതകള്‍ അനുഭവിക്കുന്നവരാ 
ണെങ്കില്‍ അഗതികളായിരിക്കാം. ചു 
രുക്കത്തില്‍, നിരാലംബരും നിരദ്രശ 
യരും ആശയറ്റവരും അടിസ്ഥാന ജീ 
വിതസരകര്യങ്ങള്‍ നിഷേധിക്കപ്പെട്ടവ 
രും സാമൂഹ്യമായി ബഹിഷ്കൃതരും 
പാര്‍ശ്വവല്‍ക്കരിക്കപ്പെട്ടവരും യാതൊ 
രുവിധ കണക്കെടുപ്പിലും പെടാത്തവ 
രുമാണ്‌ അഗതികള്‍. ഇത്തരം കു 
ടുംബങ്ങളെ കണ്ടെത്തുകയും അവരു 
ടെ ആവശ്യങ്ങള്‍ മനസിലാക്കുകയും 
ചെയ്തുകൊണ്ട്‌ അവര്‍ നേരിടുന്ന പ്ര 
OMB പരിഹരിക്കുന്നതിനുവേണ്ട 
നിര്‍ദ്ദേശങ്ങള്‍ ഉള്‍പ്പെടുത്തി ഓരോ 


കുടുംബത്തിനും പ്രത്യേക പ്രോജക്ട്‌ 
ഗ്രാമപഞ്ചായത്തുകള്‍ തയ്യാറാക്കുന്നു. 
ഇത്തരം കുടുംബങ്ങളില്‍ ബഹുദൂ 
രിപക്ഷത്തിനും, സ്വന്തമായി റേഷന്‍ 
കാര്‍ഡുപോലും ഉണ്ടായിരുന്നില്ല. 
വോട്ടര്‍ പട്ടികയില്‍ പേരുണ്ടായിരു 
ന്നവര്‍ പോലും ചുരുക്കം. 


ആശ്രയ പദ്ധതിയില്‍ ആദ്യഘട്ട 
മായി 2002-03 സാമ്പത്തിക വര്‍ഷം 
101 പഞ്ചായത്തുകള്‍ പ്രത്യേക പ്രോ 
ജക്ടുകള്‍ തയ്യാറാക്കുകയുണ്ടായി. 8 
239 കുടുംബങ്ങളുടെ പുനരിധിവാ 
സത്തിനായി 4,126 ലക്ഷം രൂപ മതി 
പ്പ്‌ ചെലവ്‌ പ്രതീക്ഷിക്കുന്ന പ്രോജ 
ക്കുകളാണ്‌ പഞ്ചായത്തുകള്‍ തയ്യാ 
റാക്കിയിട്ടുള്ളത്‌. 2003-04 സാമ്പത്തി 
ക വര്‍ഷം 78 ഗ്രാമ പഞ്ചായത്തുകള്‍ 
കണ്ടെത്തിയ 6,551 കുടുംബങ്ങളുടെ 
പുനരധിവാസത്തിനായി 32.98 കോ 
ടി രൂപ മതിപ്പ്‌ ചെലവ്‌ പ്രതീക്ഷിക്കു 
ന്ന പ്രോജക്ടുകള്‍ തയ്യാറാക്കി സമര്‍ 
പപിച്ചിട്ടുണ്ട്‌. ഈ വര്‍ഷം ഡിസംബര്‍ 
മാസത്തിന്‌ മുമ്പായി 100 പുതിയ പ 
ഞ്ചായത്തുകളിലും അടുത്ത സാമ്പ 
ത്തിക വര്‍ഷത്തോടെ കേരളമൊട്ടാ 
കെയും വ്യാപിപ്പിക്കാന്‍ കഴിയുമെന്ന്‌ 
പ്രത്യാശിക്കുന്നു. 
മൈക്രോ ഹാസിംങ്‌ - ഭവന ശ്രീ 


സംസ്ഥാനത്തെ ദേശസാല്‍കൃത 
ബാങ്കുക്ളില്‍ നിന്നും ഭവനരഹിത 
രായ പാവപ്പെട്ട കുടുംബങ്ങള്‍ക്ക്‌ ഭ 
വനനിര്‍മ്മാണത്തിന്‌ വായ്പ ലഭ്യമാ 
ക്കുന്ന പദ്ധതിയാണ്‌ മൈക്രോ ഹ 
സിങ്‌. 30000/- രൂപ മുതല്‍ 40000/- 
രൂപ വരെ 7.25 ശതമാനം പലിശ നി 
രക്കില്‍ 120 പ്രതിമാസ തവണകളിലാ 
യി തിരിച്ചട്ക്കുന്ന രീതിയിലാണ്‌ പ 
WO) ആവിഷ്ക്കരിച്ചിട്ടുള്ളത്‌. സം 
സ്ഥാന വ്യാപകമായി പദ്ധതി നടപ്പാ 
ക്കുന്നതിന്‌ സ്റ്റേറ്റ്‌ ബാങ്ക്‌ ഓഫ്‌ ഇന്ത്യ, 
സ്റ്റേറ്റ്‌ ബാങ്ക്‌ ഓഫ്‌ ട്രാവന്‍കൂര്‍, 
സെന്‍ട്രല്‍ ബാജ്‌: ഓഫ്‌ ഇന്ത്യ, കാ 
നറാ ബാങ്ക്‌, ഇന്ത്യന്‍ ബാങ്ക്‌, ഇന്ത്യന്‍ 
ഓവര്‍സീസ്‌ ബാങ്ക്‌, ബാങ്ക്‌ ഓഫ്‌ ഇ 
ന്ത്യ, സിന്‍ഡിക്കേറ്റ്‌ ബാങ്കു, ധനല : 
ക്ഷ്മി ബാങ്ക, ഐ.സി.ഐ.സി.ഐ 
ബാങ്കു എന്നീ ബാങ്കുകള്‍ തയ്യാറായി 


ട്ടുണ്ട്‌. അയല്‍ക്കൂട്ടങ്ങളില്‍ കുറഞ്ഞ 
ത്‌ ആറു മാസം പ്രവര്‍ത്തന പരിച 
യമുള്ളതും, മുടക്കം കൂടാതെ ലഘു 
നിക്ഷേപ വായ്പാ പ്രവര്‍ത്തനങ്ങ 
ളില്‍ ഏര്‍പെട്ടിട്ടുള്ളവരും, വായ്പാ 
കുടിശ്ശിക ഇല്ലാത്തവരുമായ അംഗ 
ങ്ങള്‍ക്ക്‌ ഭവനശ്രീ വായ്പ ലഭ്യമാ 
ണ്‌. ഒന്നര സെന്റ്‌ ഭൂമിയെങ്കിലും 
അപേക്ഷകയുടെ കുടുംബത്തിനു 
ണ്ടായിരിക്കണം. പ്രസ്തുത ഭൂമിയും 
അതില്‍ നിര്‍മ്മിക്കുന്ന വീടുമായിരി 
ക്കും വായ്പയ്ക്ക്‌ ഈടായി MEGA 
ണ്ടിവരുക. ധനകാര്യ സ്ഥാപനങ്ങള്‍ 
ഭവനശ്രീ വായ്പ കമ്മ്യൂണിറ്റി ഡെ 
വലപ്പ്മെന്റ്‌ സൊസൈറ്റിക്ക്‌ മൊത്ത 
ത്തില്‍ നല്‍കുകയും കമ്മ്യൂണിറ്റി 
ഡെവലപ്പ്മെന്റ്‌ സൊസൈറ്റി അപേ 
ക്ഷകരായ അംഗങ്ങള്‍ക്ക്‌ വിതരണം 
ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ്‌ 
പദ്ധതിയില്‍ ആവിഷിക്കരിച്ചിട്ടുള്ള 
ത്‌. കുറഞ്ഞ പലിശ നിരക്കില്‍ കാ 
ലതാമസം കൂടാതെ ലളിതമായ വ്യ 
വസ്ഥകളില്‍ ഭവന നിര്‍മ്മാണത്തി 
ന്‌ ഭവനരഹിതരായ അയല്‍ക്കൂട്ട കു 
ടുംബങ്ങള്‍ക്ക്‌ വായ്പ ലഭ്യമാക്കു 
ന്നു എന്നതാണ്‌ ഈ പദ്ധതിയുടെ 
ഏറ്റവും മികച്ച പ്രത്യേകത. 
അഭ്യസ്തവിദ്യരായ 50000 യുവതീ 
യുവാക്കള്‍ക്ക്‌ തൊഴിലവസരം 


സംസ്ഥാനത്തെ രൂക്ഷമായ തൊ 
ഴിലില്ലായ്മ പരിഹരിക്കുന്നതിന്‌ കു 
ടുംബശ്രീ സംവിധാനത്തിലൂടെ 50 
000 യുവതീയുവാക്കള്‍ക്ക്‌ പുതിയ 
തൊഴിലവസരം ലഭ്യമാക്കുന്നതിന്‌ 2 
004-2005 സാമ്പത്തികവര്‍ഷം ലക്ഷ്യ 
മിടുന്നു. സ്വയംതൊഴില്‍ സംരംഭമേ 
ഖലയില്‍ കുടുംബശ്രീ ഇതിനകം 
കൈവരിച്ച നേട്ടങ്ങളിലൂന്നിയാണ്‌ 
പുതിയ പരിപാടി ആവിഷ്കരിച്ചിട്ടു 
ള്ളത്‌. പദ്ധതി നടപ്പാക്കുമ്പോള്‍ പ്ര 
ധാനമായും താഴെപ്പറയുന്ന രീതി 
കള്‍ സ്വീകരിക്കും. 


1, സ്വയംതൊഴില്‍ സംരംഭം 


സംസ്ഥാന വ്യാപകമായി തൊഴി 
ലില്ലാത്ത അഭ്യസ്തവിദ്യരായ യുവതീ 
യുവാക്കളെ സ്വയംതൊഴില്‍ സംരംഭ 


ങ്ങളില്‍ ഏര്‍പ്പെടുന്നതിന്‌ സഹായി 
ക്കും. ഇതിനുവേണ്ടി അവര്‍ക്ക്‌ പു 
തിയ പ്രോജക്ട്‌ ആശയങ്ങള്‍ കണ്ടെ 
ത്തുകയും മതിയായ പരിശീലനവും 

വായ്പയും സബ്സിഡിയും ലഭ്യ 
മാക്കും. വ്യക്തിഗത സംരംഭങ്ങളിലും 
ഗ്രൂപ്പ്‌ സംരംഭങ്ങളിലും ഏര്‍പ്പെടുന്ന 
തിനും അവസരം ഉണ്ടാകും. സ്ത്രീ 
കളുടെ മാത്രമായ ഗ്രൂപ്പുകളോ പു 


രുഷന്മാരുടെ മാത്രമായ ഗ്രൂപ്പുകളോ 


സ്ത്രീകളും പുരുഷന്മാരും ചേര്‍ന്ന 
ഗ്രൂപ്പുകളോ രൂപീകരിക്കുന്നതിന്‌ അ 
നുവദിക്കും. ഗ്രൂപ്പ്‌ സംരംഭങ്ങള്‍ 10 
പേരുടേതോ 5 പേര്‍ ചേര്‍ന്നതോ 5 


നും 10 നും ഇടയിലുള്ളതോ ആ 


വാം. ഏറ്റെടുക്കുന്ന സംരംഭത്തിന്റെ 
ആവശ്യം അനുസരിച്ച്‌ അംഗങ്ങളെ 
നിശ്ചയിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം 
ഉണ്ടായിരിക്കും. ഈ പദ്ധതിയില്‍ 
ബാങ്ക്‌ ലോണിനോടൊപ്പം ചുരുങ്ങി 
യ ഒരു സബ്‌സിഡിക്കും സാദ്ധ്യത 
യുണ്ട്‌. | 
2. പുതിയതൊഴില്‍ മേഖലകളില്‍ 
വ്യാപരിക്കുന്നതിന്‌ യുവജനങ്ങളെ 
പ്രാപ്തരാക്കല്‍ 
അഭ്യസ്തവിദ്യരായ യുവജനങ്ങ 
ളെ ബി.പി.ഒ, കാള്‍സെന്റര്‍, ഇന്‍ഷ്വ 
റന്‍സ്‌ മേഖല, ബാങ്കിംഗ്‌ സെക്ടര്‍, 
GR DENSON തുടങ്ങിയ പുതിയ 
തൊഴില്‍മേലേലക്ളില്‍ ഏര്‍പ്പെടുന്നതി 
ന്‌ അവശ്യം വേണ്ട കഴിവും പ്രാ 
പ്തിയും നേടുന്നതിനുള്ള അവസ 
രം ഉണ്ടാക്കുകയും ഈ മേഖലകളി 


ലെ തൊഴില്‍ദാതാക്കളുമായി ബന്ധ 
പ്പെടുന്ന്തിനുള്ള സംവിധാനം ഏർപ്പെ 
ടുത്തുകയും ചെയ്യുന്നു. 
3, മൈക്രോ സംരംഭ കണ്‍സള്‍ട്ടന്റ്‌ 
സ്വയം തൊഴില്‍ സംരംഭകരെ ക 
ണ്ടെത്തുന്നതിനും സംരംഭകത്വ ആ 
ശയങ്ങള്‍ വികസിപ്പിക്കുന്നതിനും 
സംരംഭകര്‍ നേരിടാന്‍ ഇടയുള്ള പ്ര 
ശ്നങ്ങള്‍ അപ്പപ്പോള്‍ പരിഹരിക്കു 
ന്നതിനും സംരംഭകര്‍ക്കുവേണ്ട പി 
ന്തുണയും ഒത്താശയും നല്‍കുന്നതി 
നും അഭ്യസ്ഥവിദ്യരായ യുവജനങ്ങ്‌ 
ളെ തന്നെ മൈക്രോ സംരംഭ കണ്‍ 
സള്‍ട്ടന്റുമാരായി നിയോഗിക്കുന്നു 
ണ്ട്‌. സന്നദ്ധ പ്രവര്‍ത്തനത്തില്‍ അ 
ധിഷ്ഠിതമായ ഈ സമീപനം സം 
സ്ഥാനത്തു തന്നെ ആദ്യമായാണ്‌ ന 
ടപ്പാക്കുന്നത്‌. സംസ്ഥാന വ്യാപക 
മായി കണ്ടെത്തിയ 280 HMMS 
ന്റുമാര്‍ക്ക്‌ തിരുവനന്തപുരത്ത്‌ മാര്‍ 
ഈവാനിയോസ്‌ കോളേജിലെ പരി 
ശീലന കേന്ദ്രത്തില്‍ വച്ച്‌ പരിശീല 
നം നല്കി വരുന്നു. ഈ വര്‍ഷം കു 
ടുംബ്രശീ ഏറ്റെടുക്കുന്ന ഏറ്റവും 
ബൃഹത്തും മികവുറ്റതുമായ mon 
പരിപാടിയാണിത്‌. 


[ 
4 
കുടുംബശ്രീ പിന്നിട്ട നാഴികക്കല്ല്‌ 
കള്‍ f 


ദാരിദ്ര്യ ലഘൂകരണ പരിപാടികള്‍ 
ഫല്രപദമായും അര്‍ത്ഥവത്തായും സ 
മ്യബന്ധിത്മായും നടപ്പിലാക്കാന്‍കഴി 


ടാങ്കും 


j 


യുന്ന നൂതന മാതൃകയായി പരക്കെ 
അംഗീകാരം പിടിച്ചുപറ്റാന്‍ ഇതിനകം 
തന്നെ കഴിഞ്ഞു. കുടുംബ്രശീയിലൂ 
ടെ സംസ്ഥാനത്തെ 29.71 ലക്ഷത്തോ 
Bo ദരിദ്ര കുടുംബങ്ങള്‍ ഈ വിപുല 
മായ ദാരിദ്ര്യ ലഘൂകരണ പരിപാടി 
യില്‍ ഇന്ന്‌ പങ്കാളികളാണ്‌. കുടുംബ 
' ശ്രീക്ക്‌ 144182 അയല്‍ക്കൂട്ടങ്ങളും 14 
105 എ.ഡി.എസ്സുകളും, 1050 സി.ഡി 
.എസ്സുകളും സംസ്ഥാനത്ത്‌ രൂപീ 
കരിക്കാന്‍ കഴിഞ്ഞിട്ടുണ്ട്‌. കുടുംബ 
ശ്രീ അയല്‍ക്കൂട്ടങ്ങള്‍ക്ക്‌ 393.42 കോ 


ടിയിലധികം രൂപ ത്രിഫ്റ്റിനത്തില്‍ | 


സമാഹരിക്കാനും, അതില്‍ 754.33 
കോടിയിലധികം രൂപ വായ്പയായി 
അയല്‍ക്കൂട്ടാംഗങ്ങള്‍ക്കിടയില്‍ ഉപ 
യോഗാപ്പടുത്താനും കഴിഞ്ഞു. ഇതു 
വരെ 36693 അയല്‍ക്കൂട്ടങ്ങള്‍ ലിങ്കേ 
ജ്‌ ബാങ്കില്‍പ്പെടുത്തിക്കഴിഞ്ഞു. ഇ 
തൊക്കെ സൂചിപ്പിക്കുന്നത്‌ സംസ്ഥാ 
നത്ത്‌ അരങ്ങേറിയ നിശബ്ദവിപ്പവ 
ത്തിന്റെ വിജയഗാഥയാണ്‌. MHOL 
ദേശങ്ങളില്‍ 26668 കുടുംബങ്ങളും, 
ഗ്രാമപ്രദേശങ്ങളില്‍ ഏകദേശം 1,10 
,564 ത്തോളം കുടുംബങ്ങള്‍ക്കും പ്ര 
യോജനപ്പെടുന്ന വിധത്തില്‍ മൈ 
ക്രോ സംരംഭങ്ങള്‍ വഴി 137,232 പേ 
രെ സംരംഭകരാക്കാന്‍ കുടുംബശ്രീ 
“ക്ക്‌ കഴിഞ്ഞുവെന്ന വസ്തുത കേര 
ളത്തെ നിക്ഷേപവിരുദ്ധ സംസ്ഥാന 
മായി വിമര്‍ശിക്കുന്നവരുടെ കണ്ണുതു 
പ്പിക്കുന്നു. ഈ വിജയങ്ങളെല്ലാം 
കുടുംബശ്രീ നേടിയെടുത്തത്‌ യാ 
ഥാര്‍ത്ഥ്യ ബോധത്തോടെയും ചിട്ട 
യായുമുള്ള കര്‍മ്മ പരിപാടികളിലൂ 
ടെയാണ്‌. സ്ഥായിയായ വികാസ 


വും, പുരോഗ്തിയും നേടിയെടുക്കാനു 
ള്ള മാര്‍ഗ്ഗമാണ്‌ കുടുംബ്രശീയെന്ന 
ബോധം നിരന്തരമായ പരിശീലനത്തി 
ലൂടെയും, ബോധവത്ക്കരണ പരിപാ 
ടികളിലൂടെയും ദരിദ്ര ജനവിഭാഗത്തി 
നിടയില്‍ ഉളവാക്കാന്‍ ഇതിനോടകം 
കഴിഞ്ഞിട്ടുണ്ട്‌. 1998-ല്‍ കേരളത്തി 
ലെ നഗര സി.ഡി.എസ്സ്‌. മാതൃകയെ 
ലോകത്തിലെ മെച്ചപ്പെട്ട 100 പ്രവര്‍ 
ത്തന മാതൃകകളില്‍ ഒന്നായി തെര 
ഞ്ഞെടുത്തിരുന്നു. 

നൂതന ആശയങ്ങളുടെ അടിസ്ഥാ 
നത്തില്‍, ജനപങ്കാളിത്തത്തോടുകൂടി 
നടപ്പിലാക്കുന്ന മികച്ച ജനസേവന പ 
രിപാടിക്ക്‌ കോമണ്‍വെല്‍ത്ത്‌ അസ്സോ 
സിയേഷന്‍ ഫോര്‍ പബ്ലിക്‌ അഡ്മി 
നിസ്ട്രേഷന്‍ ആന്റ്‌ മാനേജ്മെന്റ്‌ 
(CAPAM) ഏര്‍പ്പെടുത്തിയിട്ടുള്ള അ 
ന്താരാഷ്ട്ര സുവര്‍ണ്ണ പുരസ്കാരം, 
69 രാജ്യങ്ങളില്‍ നിന്നുള്ള 119 എന്‍ 
ര്രികളോട്‌ മത്സരിച്ച്‌, 2000 ആണ്ടില്‍ 
നേടിയെടുക്കാന്‍ കുടുംബ്രശിയ്ക്ക്‌ ക 
ഴിഞ്ഞു. 2001-ല്‍ ലോകബാങ്ക്‌ ഏര്‍ 
പ്പെടുത്തിയിട്ടുള്ള ഡെവലപ്മെന്റ്‌ 
മാര്‍ക്കറ്റ്‌ പ്ലെയ്സ്‌ അവാര്‍ഡിന്റെ 
ഫൈനല്‍ റരണ്ടിലുമെത്തി കൂടുംബ 
ശ്രീ ആദരിക്കപ്പെട്ടു. 2002 ലെ കോ 
മണ്‍വെല്‍ത്ത്‌ അസ്സോസിയേഷന്‍ 
ഫോര്‍ പബ്ലിക്‌ അഡ്മിനിസ്ട്രേഷന്‍ 
ആന്റ്‌ മാനേജ്‌മെന്റ്‌ (CAPAM) ന്റെ, 
പത്ത്‌ ഇന്റര്‍നാഷണല്‍ ഇന്നൊവേ 
ഷന്‍സിലൊന്നായി നഗര സി.ഡി.എ 
സ്സ്‌ മാതൃക തെരഞ്ഞെടുക്കപ്പെട്ടു. 
ടഃ പഞ്ചായത്തുകള്‍ 

ദാരിദ്യനിര്‍മ്മാര്‍ജ്ജന രംഗത്ത്‌ 
നടത്തിയ ഇടപെടലുകള്‍ ശക്തവും 


ഫലപ്രദവുമാണെന്ന്‌ തിരിച്ചറിഞ്ഞ 
തിലൂടെയാണ്‌ S (സ്വാശ്രയ, സ്വ 
യംപര്യാപ്ത, സുസ്ഥിര ഗ്രാമം) പ 
ഞ്ചായത്തുകളുടെ മാതൃക സംസ്ഥാ 
നത്ത്‌ സൃഷ്ടിക്കാന്‍ കുടുംബശ്രീ 
നേതൃത്വം നല്‍കിയത്‌. തിരുവനന്ത 
പുരം ജില്ലയിലെ വെങ്ങാനൂരും, തൃ 
ശ്ശൂര്‍ ജില്ലയിലെ കൊടകരയും, മല 
പ്പുറം ജില്ലയിലെ മുന്നിയൂരും S? പ 
ഞ്ചായത്തിന്റെ ജീവിക്കുന്ന മാതൃക 
കളായി മാറിയപ്പോള്‍ സമ്പൂര്‍ണ്ണ സ്വ 
രാജ്‌ എന്ന മഹാത്മജിയുടെ സ്വപ്നം 
ഭാഗികമായെങ്കിലും പ്രവര്‍ത്തിപഥ 
ത്തില്‍ എത്തുകയായിരുന്നു. സ്വാ 
ശ്രയ, സ്വയം പര്യാപ്ത, സുസ്ഥിര 
ഗ്രാമപഞ്ചായത്തുകള്‍ നിലവില്‍ വ 
രുന്നതോടെമാത്രമേ സംസ്ഥാനത്തി 
ന്റെ വികസനം സാധ്യമാവുകയുള്ളൂ 
വെന്ന്‌ കുടുംബ്രശീ വിശ്വസിക്കുന്നു. 
ഈ നൂതന പരീക്ഷണം ഓരോ ജി 
ല്ലയിലും ഓരോ പഞ്ചായത്തുക 
ളിലും കൂടി വ്യാപിപ്പിച്ചുകൊണ്ട്‌ ജി 
ല്ലാതല മാതൃകകള്‍ സൃഷ്ടിക്കുക 
യായിരുന്നു കുടുംബശ്രീ. പിന്നീട്‌ 
ഈ പരീക്ഷണം: ഓരോ ജില്ലയിലും 
5 പഞ്ചായത്തുകളില്‍ കൂടി വ്യാപി 
പ്പിക്കുകയുണ്ടായി. അങ്ങനെ ഇ 
പ്പോള്‍ 87 ഗ്രാമപഞ്ചായത്തുകളില്‍ 
കൂടി ഈ പദ്ധതി വ്യാപിപ്പിച്ചുകഴി 
ഞ്ഞു. 

എന്തൊക്കെയാണ്‌ S പഞ്ചായ 
ത്തുകള്‍ ഏറ്റെടുക്കേണ്ട അധിക നാ 
ഴികക്കല്ലുകള്‍? മുഴുവന്‍ ക്ളേശകു 
ടുംബങ്ങളും സമൂഹാധിഷ്ഠിത സം 
ഘടനയില്‍ അംഗത്വം നേടുക, ആ 
റുമാസക്കാലംകൊണ്ട്‌ ലഘു സമ്പാ 


സ്ത്രീകളിലുടെ കുടുംബങ്ങളിലേക്കും കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്കും 
എന്ന പ്രവര്‍ത്തന സമീപനവുമായി കുടുംബശ്രീയുടെ മുന്നോട്ടുളള - 
പ്രയാണത്തില്‍ മറ്റൂ സന്നദ്ധ സംഘടനകളുമായി കൈകോര്‍ത്തു 
പ്രവര്‍ത്തിക്കുവാന്‍ കഴിയണം. പലരീതിയില്‍ പ്ലവഴികളിലൂടെ സമാനമായ 
പ്രവര്‍ത്തനങ്ങള്‍ നടത്തുന്ന സന്നദ്ധ സംഘടനകളുടെ പ്രവര്‍ത്തനങ്ങളും കുടുംബശ്രീയുടെ 
പ്രവര്‍ത്തനങ്ങളും പഞ്ചായത്ത്‌ തലത്തില്‍ ഏകോപിരിക്കാന്‍ കഴിഞ്ഞാല്‍ കൂടുതല്‍ 
വേഗത്തില്‍ കേരളത്തില്‍ ദാരിദ്ര നിര്‍മ്മാര്‍ജ്ജനം സാധ്യമാകറുമെന്നതില്‍ സംശയമില്ല. 


ദാരിദ്യ നിര്‍മ്മാര്‍ജ്ജന രംഗത്ത്‌ ആനറുകമൂല്യങ്ങള്‍ വിതരണം ചെയ്യുന്ന 
ഒരു ദാതാവായല്ല മറിച്ച്‌ ദരിദ്ര കുടുംബങ്ങളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും 
അവര്‍ തന്നെ തിരിച്ചറിയറുന്നതിനും അത്‌ നേടിയെടുക്കുവാന്‍ വേണ്ടി അവരെ 
പ്രാപ്തരാക്കമന്നതിനുമുളള പ്രേരകശക്തിയായി പ്രവര്‍ത്തിക്കദുന്നതിനാണ്‌ 
കുടുംബശ്രി ലക്ഷ്യമിടുന്നത്‌. നഗര-ഗ്രാമപ്രദേശങ്ങളില്‍ സൃഷ്ടിക്കചെടുന്ന 
സ്ത്രീകളുടെ അയല്‍ക്കൂട്ടങ്ങള്‍ തുടങ്ങിയുള്ള WAZ സംഘടനാ 
സംവിധാനത്തിലമുടെ ഈ ലക്ഷ്യം വേഗത്തില്‍ കണ്ടെത്താന്‍ 


കഴിയുമെന്ന്‌ പ്രത്യാശിക്കുന്ന. 


ദൃത്തില്‍ 50% വര്‍ധനവ്‌ ലഘുനി 
ക്ഷേത്തില്‍ നിന്നുള്ള വായ്പകളില്‍ 
ആറുമാസം കൊണ്ട്‌ 100% എങ്കിലും 
വര്‍ധനവ്‌, ലീസ്‌ ലാന്റ്‌ ഫാമിംഗില്‍ 
100% വര്‍ധനവ്‌ ആകെയുള്ള അയല്‍ 
ക്കൂട്ടങ്ങളുടെ 50% എങ്കിലും ബാങ്ക്‌ 
ലിങ്കേജ്‌ നേടിയെടുക്കുക. ചുരുങ്ങി 
യത്‌ 50 ഗ്രൂപ്പ്‌ മൈക്രോ സംരംഭങ്ങ 
ളിലെങ്കിലും ഉണ്ടാവുക, കുടിവെ 
ള്ളം, സാനിട്ടേഷന്‍, ഭവനരഹിതര്‍ക്ക്‌ 
പാര്‍പ്പിടം,” എന്നിവയില്‍ 100% കവ 
റേജ്‌ നേടുക, എല്ലാ വാര്‍ഡുകളിലും 
ദാരിദ്യത്തിന്റെ തലമുറകളിലേക്കു 
ള്ള വ്യാപനം തടയുന്നതിനായി ബാ 
ലസഭകള്‍ രൂപീകരിച്ച്‌ ക്ളേശകുടും 
ബങ്ങളിലെ കുട്ടികളെ മുഴുവന്‍ അം 
ഗങ്ങളാക്കുക, ആശ്രയ പദ്ധതിയിലൂ 
ടെ അഗതി കുടുംബങ്ങളുടെ പുനര 
ധിവാസം പൂര്‍ണ്ണമാക്കുക, അയല്‍കു 
ട്ടുത്തിലെ വോളണ്ടിയര്‍മാരെ പരിശീ 
ലിപ്പിച്ച്‌ പൊതുജനാരോഗ്യ പ്രവര്‍ 
ത്തനത്തിനു സജ്ജരാക്കുക, വനിത 
കള്‍, കുട്ടികള്‍, പ്രായമായവര്‍, യു 
വജനങ്ങള്‍, എന്നിവര്‍ക്കും ശാരീരി 
കവും, മാനസികവുമായ വെല്ലുവിളി 
കള്‍ നേരിടുന്നവര്‍ എന്നിവര്‍ക്ക്‌ പ്ര 
ത്യേകം പദ്ധതികള്‍ വഴി അവരുടെ 
പ്രശ്നങ്ങള്‍ പരിഹരിക്കുക വിവിധ 
ഗവണ്‍മെന്റ്‌ ഏജന്‍സികള്‍, വകുപ്പു 
കള്‍, സന്നദ്ധസംഘടനകള്‍, അക്കാ 
ദമിക്‌ ഗവേഷണ സ്ഥാപനങ്ങള്‍ എ 
ന്നിവയുമായി പങ്കാളിത്ത്പ്രരകരിയവ 
ഴി വികസനം നടത്തുക, ദാരിദ്ര്യ നിര്‍ 
മ്മാര്‍ജ്ജന ഉപപദ്ധതി തയ്യാറാക്കി 
നടപ്പാക്കുക എന്നിവയാണ്‌ S? പഞ്ചാ 
യത്തുകളുടെ പ്രധാനപ്പെട്ട ചില നാ 
ഴികക്കല്ലുകള്‍. 


ട* പഞ്ചായത്തുകളെന്നാല്‍ കുടും 
ബശ്രീയില്‍ നിന്നോ, സംസ്ഥാന സര്‍ 
ക്കാരില്‍ നിന്നോ കുറച്ചു പണം ഈ 
ദാര്യമായി നല്‍കുകയല്ല മറിച്ച്‌, സ്വ 
ന്തം പഞ്ചായത്തിലെ കേവല ദാരി 
ഗദ്യം പരമാവധി 3 വര്‍ഷത്തിനുള്ളില്‍ 
പൂര്‍ണ്ണമായി ഇല്ലാതാക്കുന്നതിനും, 
ഓരോ ദരിദ്രകുടുംബത്തേയും പ്ര 
ത്യേക ശ്രദ്ധയും പരിഗണനയും നല്‍ 
കി, കൈപിടിച്ച്‌ സ്വാശ്രയത്വത്തിലേ 
ക്കും സ്വയം പര്യാപ്തതയിലേക്കും 
നടന്നു കയറാന്‍ സഹായിക്കുകയെ 
ന്നതാണ്‌. നിലവിലുള്ള പദ്ധതിക 
ളും പണവും ഇതിനുപയോഗിക്കാന്‍ 
അവരെ പ്രാപ്തരാക്കുന്ന പരിശീല 
ന പ്രവര്‍ത്തനങ്ങളും കഴിവു വളര്‍ 
ത്തല്‍ പ്രകിയയുമാണ്‌ കുടുംബശ്രീ 
നല്‍കുന്നത്‌. യഥാര്‍ത്ഥ വികസന 
ത്തിനായുള്ള ഒരു വെല്ലുവിളി ഏറ്റെ 
ടുക്കാന്‍ കഴിയുന്ന പഞ്ചായത്തുകള്‍ 
ക്കുമാത്രമാണ്‌ ഇതിനു കഴിയുക. 

ദാരിദ്യനിര്‍മ്മാര്‍ജ്ജനം ലക്ഷ്യമി 
ടുന്ന കുടുംബശ്രീ തദ്ദേശഗവണ്‍മെന്റു 
കളുടെ നേതൃത്വത്തിലാണ്‌ പ്രവര്‍ത്തി 
ക്കുന്നത്‌. തദ്ദേശ ഗവണ്‍മെന്റുകളുടെ 
വിവിധ പ്രവര്‍ത്തനമ്ലേലകളിലും സി 
ഡി എസ്സുകളുടെ സംഘടനാ സംവി 
ധാനം ഫല്രപദമായി ഉപയോഗപ്പെടു 
ത്താനാവും. സംസ്ഥാന ഗവണ്‍മെന്റ്‌ 
വികേന്ദീകൃതാസൂതണത്തെ കേരി 
കസന പദ്ധതിയായിട്ടാണ്‌ പത്താം പ 
ഞ്ചത്സര പദ്ധതിയില്‍ വിഭാവനം ചെ 
യ്തിരിക്കുന്നത്‌. ഉല്പാദന മേഖല ശ 
ക്തിപ്പെടുത്തുകയും പരിപോഷിപ്പിക്കു 
കയും നിലവിലുള്ള ആസ്തികളുടെ 
മെച്ചപ്പെട്ട പരിപാലനവും സേവനമേ 


ഖല കാര്യക്ഷമവും, ചടുലവുമാക്കുക 


യും ലക്ഷ്യമിടുന്നു. ഈ രംഗങ്ങളിലെ 
ല്ലാം കുടുംബശ്രീ സംവിധാനത്തിന്റെ 
പ്രസക്തി വള്രരയേറെയുണ്ട്‌. കേരള 
വികസന പദ്ധതി വിജയിക്കേണ്ടത്‌ കു 
ടുംബ്രശീയുടെ പ്രഖ്യാപിത ലക്ഷ്യ 
ങ്ങള്‍ നേടുന്നതിന്‌ അത്യാവശ്യമാണ്‌. 
ദാരിദ്ര്യ നിര്‍മ്മാര്‍ജ്ജന രംഗത്ത്‌ 
ആനുകൂല്യങ്ങള്‍ വിതരണം ചെയ്യുന്ന 
ഒരു ദാതാവായല്ല മറിച്ച്‌ ദരിദ്ര കുടും 
ബങ്ങളുടെ ആവശ്യങ്ങളും അവകാശ 
ങ്ങളും അവര്‍ തന്നെ തിരിച്ചറിയുന്ന 
തിനും അത്‌ നേടിയെടുക്കുവാന്‍ വേ 
ണ്ടി അവരെ പ്രാപ്തരാക്കുന്നതിനുമു 
ള്ള പ്രേരകശക്തിയായി പ്രവര്‍ത്തി 
ക്കുന്നതിനാണ്‌ കുടുബശ്രീ ലക്ഷ്യമി 
ടുന്നത്‌. നഗര-ഗ്രാമൃപദേശങ്ങളില്‍ സ്യ 
ഷ്ടിക്കപ്പെടുന്ന സ്ത്രീകളുടെ അയല്‍ 
ക്കൂട്ടങ്ങള്‍ തുടങ്ങിയുള്ള സമൂഹ സം 
ഘടനാ സംവിധാനത്തിലൂടെ ഈ ല 
ക്ഷ്യം വേഗത്തില്‍ കണ്ടെത്താന്‍ ക 
ഴിയുമെന്ന്‌ പ്രത്യാശിക്കുന്നു. 
സ്ത്രീകളിലൂടെ കുടുംബങ്ങളി 
ലേക്കും കുടുംബങ്ങളിലൂടെ സമൂഹ 
ത്തിലേക്കും എന്ന പ്രവര്‍ത്തന സ 
മീപനവുമായി കുടുംബ്രശീയുടെ മു 
ന്നോട്ടുള്ള പ്രയാണത്തില്‍ മറ്റു സ 
ന്നദ്ധ സംഘടനകളുമായി. കൈകോര്‍ 
ത്തു പ്രവര്‍ത്തിക്കുവാന്‍ കഴിയണം. 
പലരീതിയില്‍ പലവഴികളിലൂടെ സമാ 
ന്മായ പ്രവര്‍ത്തനങ്ങള്‍ നടത്തുന്ന സ 
ന്നദ്ധ സംഘടനകളുടെ പ്രവര്‍ത്തനങ്ങ 
ളും കുടുംബശ്രീയുടെ പ്രവര്‍ത്തനങ്ങ 
ളും പഞ്ചായത്ത്‌ തലത്തില്‍ ഏകോ 
പിപ്പിക്കാന്‍ കഴിഞ്ഞാല്‍ കൂടുതല്‍ വേ 
ഗത്തില്‍ കേരളത്തില്‍ ദാരിദ്യ നിര്‍ 
മമാര്‍ജ്ജനം സാധ്യമാകുമെന്നതില്‍ 


അവ്൪ഭസ്റ്റാറി 


റവ. ഫാ. മാത്യു കടകംപളളില്‍ 


പടവുകള്‍ കയറി 
മലങ്കര സോഷ്യല്‍ സര്‍വ്വീസ്‌ സൊസൈറ്റി — 


ൂ ih ഒരു നാണയത്തിന്റെ രണ്ടു വശ 
ങ്ങള്‍ പോലെയാണ്‌ സഭയും സാമൂ 
ഹ്യര്രവര്‍ത്തനവും. സഭ ക്രിസ്തു 
വിന്റെ പ്രബോധനങ്ങള്‍ അനുസ്യൂ 
തം തുടര്‍ന്നുകൊണ്ട്‌ പോകുന്നതിനു 
വേണ്ടിയാണ്‌ സ്ഥാപിതമായിരിക്കു 
ന്നത്‌.” നിങ്ങള്‍ “ലോകമൊക്കെയും 
പോയി എന്റെ സുവിശേഷം അറിയി 
ക്കുവിന്‍” എന്ന തത്വം ഉള്‍ക്കൊണ്ടു 
കൊണ്ട്‌ സഭ ലോകാവസാനംവരെ 
പ്രവര്‍ത്തിക്കുന്നതിന്‌ വേണ്ടി സ്ഥാ 
പിതമായതാണ്‌. 

മനുഷ്യന്‍ ആത്മാവും ശരീരവും 
ഒള്ള വ്യക്തിയാണ്‌. ആത്മാവിന്റെ 
യും, ശരീരത്തിന്റെയും കാര്യങ്ങള്‍ക്ക്‌ 
തൂല്യ പ്രാധാന്യം നല്‍കി രണ്ടിന്റെ 
യൂം ഉന്നമനത്തിനായി പ്രവര്‍ത്തിക്കേ 
ണ്ടതാണ്‌. ആത്മാവിന്റെ രക്ഷ സാ 
ധ്യമാകണമെങ്കില്‍ ശരീരത്തിന്റെ കാ 
ര്യങ്ങള്‍ക്കായുള്ള സാമൂഹ്യപ്രവര്‍ 
ത്തനവും ആവശ്യമാണ്‌. ഒരുവന്‍ 
സ്വര്‍ഗ്ഗരാജ്യം കരസ്ഥമാക്കണമെ 
ങ്കില്‍, യേശുക്രിസ്തു നിശ്ചയിച്ചിരി 


+ 


ക്കുന്ന മാനദണ്ഡം സാമൂഹ്യ പ്രവര്‍ 
ത്തനത്തില്‍ അധിഷ്ഠിതമാണെന്ന്‌ 
തെളിയിക്കുന്ന വചനമാണ്‌ വി. മ 
ത്തായിയുടെ സുവിശേഷം 25-90 അ 
ദ്ധ്യായം 35:36 വാക്യങ്ങള്‍. “എനി 
ക്കു വിശന്നു നിങ്ങള്‍ ഭക്ഷിക്കാന്‍ ത 
ന്നു. ഞാന്‍ പരദേശിയായിരുന്നു നി 
ങ്ങള്‍ എന്നെ സ്വീകരിച്ചു. ഞാന്‍ ന 
ഗ്നനായിരുന്നു നിങ്ങള്‍ എന്നെ ഉടു 
പ്പിച്ചു. ഞാന്‍ രോഗിയായിരുന്നു നി 
ങ്ങള്‍ എന്നെ സന്ദര്‍ശിച്ചു. ഞാന്‍ കാ 
രാഗൃഹത്തിലായിരുന്നു നിങ്ങള്‍ എ 
ന്റെയടുത്തുവന്നു”. യഥാര്‍ത്ഥത്തില്‍ 
ഇത്‌ തന്നെയാണ്‌ സാമൂഹ്യപ്രവര്‍ത്ത 
നങ്ങളില്‍ക്കൂടി സഭ ചെയ്തുകൊണ്ടി 
രിക്കുന്നതും. 
ഭാഗ്യസ്മരണാർഹനായ അഭിവ 
ന്ദ്യ മാര്‍ ഈവാനിയോസ്‌ തിരുമേനി 
കത്തോലിക്കാസഭയുമായി പുനരൈ 
ക്യപ്പെട്ട നിമിഷം മുതല്‍ മലങ്കര സ 
ഭയുടെ സുവിശേഷ പ്രവര്‍ത്തനങ്ങള്‍ 
ക്കും സാമൂഹ്യ പ്രവര്‍ത്തനങ്ങള്‍ക്കും 
ഒരു പോലെ പ്രാധാന്യം നല്‍കിയി 


രുന്നു. ആരാധനാലയങ്ങള്‍ സ്ഥാ 
പിച്ചും അതിനോടനുബന്ധിച്ച്‌ വിദ്യാ 
ഭ്യാസ സ്ഥാപനങ്ങള്‍ ഉണ്ടാക്കിയും 
അദ്ദേഹം സാമൂഹ്യപ്രവര്‍ത്തനങ്ങള്‍ 
ക്ക്‌ തുടക്കം കുറിച്ചു. 
അദ്ദേഹത്തിന്റെ പിന്‍ഗാമിയായി 
നാലുപതിറ്റാണ്ടുകാലം സഭയെ ഭരി 
ച്ച ഭാഗ്യസ്മരണാർഹനായ അഭിവ 
ന്ദ്യ മാര്‍ ഗ്രിഗോറിയോസ്‌ തിരുമേനി 
യാണ്‌ തിരുവനന്തപുരം അതിഭ്ര്ദാ 
സനത്തിലെ സാമുഹ്യപ്രവര്‍ത്തന 
ങ്ങള്‍ക്ക്‌ നേതൃത്വം നല്‍കിയ മഹ 
ത്വ്യക്തി. സാമുഹ്യപ്രവര്‍ത്തന 
ങ്ങള്‍ സുഗമമായ രീതിയില്‍ നടത്തി 
ക്കൊണ്ട്‌ പോകുന്നതിനായി ഒരു 
സോഷ്യല്‍ ഡയറക്ടറെ നിയമിക്കു 
കയും, ഒരു പ്രത്യേക സാമുഹ്യപ്ര 


- വര്‍ത്തന വിഭാഗം രൂപീകരിക്കുകയും 


ചെയ്തു. മാര്‍ത്താണ്ഡം ഭദ്രാസന 
ത്തിന്റെ പ്രഥമ മെത്രാപ്പോലീത്തയാ 
യ അഭിവന്ദ്യ ലോറന്‍സ്‌ മാര്‍ അപ്രേം 
തിരുമേനി തിരുവനന്തപുരം അതിഭ 
ദ്രാസനത്തില്‍ വൈദികനായിരിക്കു 


i 


tls 


മ്പോള്‍ 1961 ല്‍ മലങ്കര സോഷ്യല്‍ 
സര്‍വ്വീസ്‌ സൊസൈറ്റി എന്ന സംഘ 
ടന രജിസ്റ്റര്‍ ചെയ്ത്‌ അതിഭ്രദാസ 
നത്തിലെ സാമുഹ്യപ്രവര്‍ത്തനം ആ 
രംഭിച്ചു. ഓദ്യോഗികമായി അന്നാ 
ണ്‌ രജിസ്റ്റര്‍ ചെയ്തതെങ്കിലും 1953 
മുതലേ ഈ പ്രസ്ഥാനം അതിന്റെ 
കര്‍മ്മപാതയ്ക്ക്‌ രൂപം കൊടുത്തിരു 
ന്നു. 

സെന്‍ഡ്രല്‍ സോഷ്യല്‍ വെല്‍ഫ 
യര്‍ ബോര്‍ഡില്‍ നിന്നും ഗ്രാന്റ്‌ ആ 
യി ലഭിച്ച സാമ്പത്തിക സഹായം വ 
ഴി അതിഭദ്രാസനത്തിന്റെ വിവിധഭാ 
ഗങ്ങളില്‍ വച്ച്‌ നടത്തിയ ക്യാമ്പുകള്‍ 
സമൂഹത്തിലെ അവശത അനുഭവി 
ച്ചുകൊണ്ടിരുന്ന വിഭാഗങ്ങളിലെ വി 
ദ്യാര്‍ത്ഥി, വിദ്യാര്‍ത്ഥിനികള്‍ക്ക്‌ സാ 
മൂഹ്യബോധം ഉത്തേജിപ്പിക്കുന്നതി 
നും വളരെ സഹായിച്ചിട്ടുണ്ട്‌. സര്‍ 
വ്വോപരി, അവധിക്കാലം സന്തോഷ 
കരമായി കഴിയാന്‍ സാധ്യമാകാതെ 
യിരുന്ന കുഞ്ഞുങ്ങള്‍ക്ക്‌ ഇപ്രകാമു 
ള്ള ക്യാമ്പുകള്‍ ഉപകാരപ്പെട്ടു. ഇതു 
വഴി സമൂഹത്തിലെ അവശവിഭാഗ 
ത്തില്‍പ്പെട്ട കുഞ്ഞുങ്ങള്‍ സാമൂഹ്യ 
മായും സാംസ്കാരികമായും വളര്‍ന്ന്‌ 
വരുന്നതിനും സാധിച്ചു. പല ad 
ഷങ്ങളിലായി നൂറ്‌ കണക്കിന്‌ കു 
ഞ്ഞുങ്ങള്‍ ഇതുപോലെയുള്ള ക്യാ 
മ്പുകളില്‍ സംബന്ധിച്ചത്‌ ഇന്ന്‌ സ 
മൂഹത്തിന്റെ വിവിധ തലങ്ങളില്‍ പ്ര 
വര്‍ത്തിക്കുന്നവര്‍ നന്ദിയോടെ സ്മ 
രിക്കുന്നുണ്ട്‌. 

സി.ആര്‍.എസ്സ്‌. കാത്തലിക്‌ റിലീ 
ഫ്‌ സര്‍വ്വീസിന്റെ ആഭിമുഖ്യത്തില്‍ 
ലഭിച്ച അമേരിക്കന്‍ ഭക്ഷ്യസാധന 
ങ്ങള്‍ തിരുവനന്തപുരം അതിഭ്രദാസ 
നംവഴി ജാതിമതഭേദമന്യേ വിതരണം 
ചെയ്യുന്നത്‌ അറുപതുകളില്‍ വലിയ 
ആശ്വാസം ആയിരുന്നു. “തൊഴിലി 
ന്‌ ഭക്ഷണം” എന്ന പദ്ധതി പ്രകാരം 
അതിഭ്രദാസനത്തിന്റെ വിവിധ ഭാഗ 
ങ്ങളില്‍ ധാരാളം പ്രവര്‍ത്തന പദ്ധ 
തികള്‍ സംഘടിപ്പിച്ചു. വീടുകള്‍, 
റോഡുകള്‍, കക്കൂസുകള്‍, കിണറു 
കള്‍ മുതലായ പരിപാടികള്‍ നടത്തി. 
ഇതിന്റെ ഫലമായി ചെറുകുടിലുക 
ളില്‍ കിടന്ന പലര്‍ക്കും മനോഹര 
മായ വീടുകള്‍ ലഭിക്കുന്നതിനും 
ഇടയായി. ശുദ്ധജലം കുടിക്കുന്ന 
തിന്‌ കിണറുകള്‍ ലഭിച്ചു. യാത്രസൌ 
കര്യങ്ങള്‍ ഇല്ലാതെയ്യിരുന്ന ഗ്രാമങ്ങ 


ളില്‍ ചെറിയ റോഡുകള്‍ നിര്‍മ്മിക്കു 
ന്നതിനും ഇടയായി. സമൂഹത്തിന്റെ 
വളര്‍ച്ചയ്ക്ക്‌ വേണ്ടിയാണ്‌ സാമൂഹ്യ 
പ്രവര്‍ത്തനങ്ങള്‍ എന്ന്‌ തെളിയിച്ചു. 

അഭിവന്ദ്യ മാര്‍ ഗ്രിഗോറിയോസ്‌ 
തിരുമേനിയുടെ ദീര്‍ഘവീക്ഷണത്തി 
ന്റെ ഫലമായി പല പദ്ധതികളും രൂ 
പീകൃതമായി. അന്ന്‌ അവയെല്ലാം 
പരാജയമടഞ്ഞുവെന്ന്‌ വിമര്‍ശിക്ക 
പ്പെട്ടെങ്കിലും ഇന്ന്‌ അതുകൊണ്ട്‌ ഉ 
പജീവനം നടത്തുന്ന അനേകം കു 
ടുംബങ്ങള്‍ ഉണ്ട്‌. ഉദാഹരണമായി 
കാടപക്ഷിയെ വളര്‍ത്തുന്നവര്‍, കൂണ്‍ 
കൃഷി ചെയ്യുന്നവര്‍, മാഞ്ചിയം കൃ 
ഷി ചെയ്യുന്നവര്‍. 


അഭിവന്ദ്യ ഗ്രിഗോറിയോസ്‌ തിരു 
മേനി വളരെ അധികം മുന്നറിയിപ്പ്‌ 
നല്‍കിയിട്ടുള്ള ഒരു സംഗതിയാണ്‌ 
വെള്ളത്തിന്റെ കാര്യം. ഏതാനും വര്‍ 
ഷങ്ങള്‍ കഴിയുമ്പോള്‍ വെള്ളം ഒരു 
അപൂര്‍വ്വ വസ്തുവായി മാറുമെന്നും 
അതുകൊണ്ട്‌ വെള്ളം ദുരുപയോഗി 
ക്കരുതെന്നും പറയുമായിരുന്നു. കെ 
ട്ടിടങ്ങളുടെ മുകളില്‍ നിന്നും മഴവെ 
ള്ളം ശേഖരിക്കുന്ന പദ്ധതി ഏകദേ 
ശം മുപ്പത്തിയഞ്ച്‌ വര്‍ഷങ്ങള്‍ക്ക്‌ മുന്‍ 
പ്‌ കാണിച്ചുതന്ന മാര്‍ഗ്ഗം ഇന്ന്‌ പ 
ലര്‍ക്കും ഉപകാരമായിട്ടുണ്ട്‌ എന്നുള്ള 
ത്‌ സത്യം തന്നെയാണ്‌. മഴവെള്ളം 
ഒലിച്ച്‌ പോകാതെ ഭൂമിയില്‍ തന്നെ 
നിലനിര്‍ത്തുന്നതിനുള്ള പദ്ധതികള്‍ 
ഇപ്പോഴെങ്കിലും ഗവണ്‍മെന്റ്‌ തല 
ത്തില്‍ ആവിഷിക്കരിച്ചു എന്നുള്ളത്‌ 
വളരെ ആശ്വാസം നല്‍കുന്ന ഒന്നാ 
ണ്‌. | 


അഭിവന്ദ്യ പിതാവിന്റെ ദീര്‍ഘവീ 
ക്ഷണത്തിന്റെ ഫലമാണ്‌ മുക്കമ്പാ 
ല ബഥനി എസ്റ്റേറ്റില്‍ നടത്തിയ 
ണ്ണ്‌ ഒലിപ്പ്‌ തടയല്‍ പദ്ധതി എല്ലാവര്‍ 
ക്കും മാതൃകയായി നിലകൊള്ളുന്നു. 
കൊക്കൊ, ഗ്രാമ്പു, ജാതി, കറുക എ 
ന്നീ കൃഷികള്‍ പ്രോത്സാഹിപ്പിക്കുന്ന 
തിനും അതുവഴിയായി കൂടുതല്‍ സാ 
മ്പത്തിക വരുമാനം കര്‍ഷകര്‍ക്ക്‌ ല 
ഭിക്കുന്നതിനും വളരെയധികം പ്രചോ 
ദനം നല്‍കിയ വ്യക്തിയാണ്‌ ആ മ 
ഹാത്മാവ്‌. | 

അഭ്യസ്തവിദ്യരുടെ ഇടയിലേക്കു 
ള്ള തൊഴിലില്ലായ്മ പരിഹരിക്കുന്ന 
തിനായി അഭിവന്ദ്യ തിരുമേനി പരി 
ശീലിപ്പിക്കാന്‍ പരിശ്രമിച്ച ആശാരി 
പ്പണിയും കെട്ടിടനിര്‍മ്മാണത്തില്‍ പ 


രിശീലനം ലഭിച്ച മേസ്തിരിമാരും ത 
ങ്ങളുടെ അദ്ധ്വാനത്തിന്റെ ഫലമായി 
ജീവിക്കാന്‍ സാധിക്കുന്നതില്‍ കൃ 
താര്‍ത്ഥരാണ്‌. ഒരുപക്ഷെ, തൊഴി 
ലിന്റെ മാഹാത്മ്യം മനസ്സിലാക്കി ധാ 
രാളം പേര്‍ ഈ പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ 
മുന്നോട്ട്‌ വരില്ല എന്ന്‌ ആരറിഞ്ഞു. 
അതിഭ്രദാസനത്തിലെ സാമൂഹ്യപ്ര 
വര്‍ത്തനങ്ങള്‍ വഴി അഭിവന്ദ്യ തിരു 
മേനിയുടെ ആശയങ്ങള്‍ ഉള്‍ക്കൊണ്ട്‌ 
പ്രവര്‍ത്തിക്കുവാന്‍ ഇന്നും സാധിച്ചി 
ട്ടില്ല. അത്രമാത്രം വിസ്തൃതമാണ്‌ 
അദ്ദേഹത്തിന്റെ കര്‍മ്മരംഗം. 
ഇപ്പോള്‍ അതിഭ്രദാസനത്തെ ന, 
യിക്കുന്ന അഭിവന്ദ്യ സിറില്‍ മാര്‍ ബ 
സേലിയോസ്‌ തിരുമേനി ബത്തേരി 
ഭദ്രാസനത്തില്‍ ആയിരുന്നപ്പോള്‍ വ 
ളരെ അഭികാമ്യമെന്ന്‌ എല്ലാവരാലും 
പുകഴ്ത്തപ്പെട്ട ശ്രേയസ്സ്‌ വഴി ധാരാ 
Bo സാമൂഹ്യര്രവര്‍ത്തനങ്ങള്‍ നട 
ത്തിയിട്ടുണ്ട്‌. ആ അനുഭവ ജ്ഞാന 
ത്തില്‍ തിരുവനന്തപുരം അതിഭ്ര്ദാ 
സനത്തിന്റെ സാമൂഹ്യപ്രവര്‍ത്തനങ്ങ 
ളില്‍ വളരെയധികം വ്യതിയാനങ്ങള്‍ 
വരുത്തി അതിഭ്രദാസനത്തിന്റെ സാ 
മൂഹ്യപ്രവര്‍ത്തനം എല്ലാവര്‍ക്കും മാ 
തൃകയായിക്കൊണ്ടിരിക്കുകയാണ്‌. 
ഒരു സോഷ്യല്‍ ഡയറക്ടര്‍ മാത്രം 
ഒരു കൊച്ചുമുറിയില്‍ പ്രവര്‍ത്തിച്ചൂ 
കൊണ്ടിരുന്ന രംഗം മാറി അതിമനോ 
ഹരമായ നാലുനില കെട്ടിടത്തില്‍ ക 
മ്പ്യൂട്ടറും ഇന്റര്‍നെറ്റും. മറ്റത്യാധുനി 
ക സജ്ജീകരണങ്ങളുമായി ആവശ്യ 
നേരങ്ങളില്‍ കരംനീട്ടി സഹായിക്കു 
ന്ന ഒരു ഉറവിടമായി മാറി സ്രോത 
സ്സ്‌. സാമൂഹ്യപ്രവര്‍ത്തനത്തില്‍ ബി 
രുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങ 
ളും നേടിയ ധാരാളം യുവതീയുവാ 
ക്കളെ ഉള്‍പ്പെടുത്തി അതിഭദ്രാസന 
ത്തിലെ സാമൂഹ്യപ്രവര്‍ത്തനങ്ങള്‍ 
വിപുലീകരിച്ചുകൊണ്ടിരിക്കുന്നു. അ 
തിന്‌ നേതൃത്വം നല്‍കിക്കൊണ്ടിരി 
ക്കുന്ന അതിഭദ്രാസന സോഷ്യല്‍ ഡ 
യറക്ടര്‍ ബഹുമാനപ്പെട്ട ജോസ്‌ കി, 
ഴക്കേടത്ത്‌ അച്ചനെ ഹൃദയംഗമമായി 
അഭിനന്ദിക്കുന്നു. ഒപ്പം പ്രവര്‍ത്തന 
മണ്ഡലങ്ങളില്‍ എല്ലാവര്‍ക്കും താ 
ങ്ങും തണലും പകരാന്‍ കഴിയുന്ന 
ഒരു സ്രോതസ്സായി എം.എസ്‌.എസ്‌.” 
എസ്‌. മാറട്ടെയെന്ന്‌ ആശംസിച്ചു 
കൊള്ളുന്നു ളള 


പ്പെടുന്നത്‌. സമൂഹത്തിന്‌ വളര്‍ച്ചയു 
ണ്ടാകുമ്പോള്‍ അതിന്റെ നേട്ടങ്ങള്‍ 
ദരിദ്രരും പ്രതിസന്ധി ഘട്ടങ്ങളിലെ 
കഷ്ടപ്പാടുകള്‍ സമ്പന്നനും പങ്കിടു 
ന്ന രീതിയാണ്‌ നടപ്പാക്കേണ്ടത്‌. എ 
ങ്കില്‍ മാത്രമേ വികസനത്തിലൂടെ 
ക്ഷേമം എന്ന ദര്‍ശനം സാക്ഷാത്ക്ക 
രിക്കപ്പെടുകയുള്ളൂ. ഇതിന്‌ നാം ഇ 
ന്നുവരെ അനുവര്‍ത്തിച്ചുവന്ന ചില 
വികസനനയ മുന്‍ഗണനകള്‍ പൊ 
ളിച്ചെഴുതി, പാവപ്പെട്ടവനെ വികസ 
നത്തിന്റെ കുതിപ്പിന്‌ സജ്ജമാക്കുന്ന 
 സജീവപദ്ധതികള്‍ക്ക്‌ വികസന നയ 
ത്തില്‍ നാം മുന്‍ഗണന നല്കണം. 
തിരുവനന്തപുരം അതിരൂപതയിലെ 
സോഷ്യല്‍ സര്‍വ്വീസ്‌ സൊസൈറ്റി 
(സ്രോതസ്സ്‌) “ദാരിദ്ര്യം ഇല്ലാത്ത ലോ 
കം” എന്ന സ്വപ്നം യാഥാര്‍ത്ഥ്യമാ 
ക്കാന്‍ വേണ്ടി വിപ്ലവകരമായ ഒട്ടന 
വധി, സംരംഭങ്ങള്‍ക്ക്‌ തുടക്കം കുറി 
ച്ചിട്ടുണ്ട്‌. ഇത്‌ പൂര്‍വ്വാധികം ശക്തി 
പ്പെടുത്തേണ്ട സന്ദര്‍ഭമാണിത്‌. വി 
കസന ശാസ്ത്രമെന്നാല്‍ തെരഞ്ഞെ 
ടുക്കലിന്റെ ശാസ്ത്രമാണ്‌. പലര്‍ 
ക്കും വേദനാജനകമാവുന്ന കടുത്ത 
തെരഞ്ഞെടുക്കലുകള്‍ പാവപ്പെട്ടവ 
നുവേണ്ടി നാം ചെയ്യേണ്ടതുണ്ട്‌. സൂ 
ക്ഷ്മമായി തെരഞ്ഞെടുക്കുന്ന നല്ല 
വികസന നയങ്ങള്‍ക്ക്‌ പാവപ്പെട്ടവ 
ന്റെ ജീവിതരീതിയെ വിപ്ലവകരമായ 
രീതിയില്‍ പുരോഗതിയിലേക്ക്‌ നയി 
ക്കാനുള്ള കഴിവുണ്ട്‌. അതിനുള്ള 
വേദിയായി സ്രോതസ്സിന്റെ പുതിയ 
പശ്ചാത്തല സംവിധാനങ്ങളും (Infra- 
structure) കര്‍മ്മപരിപാടികളും രൂപാ 
ന്തരം പ്രാപിക്കുമെന്ന്‌ പ്രത്യാശിക്കാം. 


പാവപ്പെട്ടവര്‍ ഇല്ലാത്ത ലോകം 
എന്ന സ്വപ്നം സഫലീകരിക്കാന്‍ ന 
മുക്ക്‌ എന്താണ്‌ ചെയ്യാന്‍ കഴിയുക? 
അതിന്‌ ആദ്യം വേണ്ടത്‌ പാവപ്പെട്ട 
വര്‍ ആരാണെന്ന്‌ തിരിച്ചറിയുകയാ 
ണ്‌. ഉല്പാദന ശക്തികളുടെ ഉടമസ്ഥ 
തയില്‍ എത്തിച്ചേരാന്‍ കഴിഞ്ഞിട്ടില്ലാ 
ത്തവരാണ്‌ കൊടും ദാരിദ്യം അനു 
ഭവിക്കുന്നത്‌. ഇവരെ വികസനത്തി 
ന്റെ മുഖ്യധാരയില്‍ എത്തിക്കുവാന്‍ 
പ്രധാനമായും മൂന്ന്‌ കാര്യങ്ങള്‍ ചെ 
യ്യേണ്ടതുണ്ട്‌. ഒന്നാമതായി ഭൂമി, തൊ 
ഴില്‍, വിദ്യാഭ്യാസം എന്നിവ ഇവര്‍ 


ക്ക്‌ ലഭ്യമാക്കുക. ഒരു മനുഷ്യന്റെ 
അടിസ്ഥാനപരമായ ആവശ്യങ്ങള്‍ 
ഭക്ഷണം, കിടപ്പാടം, വസ്ത്രം ഇവ 
നിറവേറ്റാന്‍ ഭൂമി അനിവാര്യമാണ്‌. 
ഭൂമി കിടപ്പാടം നിര്‍മ്മിക്കാനും, ഭക്ഷ 
ണത്തിന്റെയും, വസ്ത്രം വാങ്ങാനു 
മുള്ള പണത്തിന്റെയും ഉറവിടമാണ്‌. 
ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവന്റെ 
“അസ്തിത്വ ദാരിദ്ര്യം” അകറ്റുന്നു. അ 
തുകൊണ്ട്‌ വികസനത്തിലൂടെ ജന 
ക്ഷേമം ലക്ഷ്യമിടുന്ന പരിപാടി പാ 
വപ്പെട്ടവന്‌ അഞ്ച്‌ സെന്റ്‌ ഭൂമിയെങ്കി 
ലും സ്വന്തമായി കിട്ടാനുള്ള അവസ 
രം സൃഷ്ടിക്കണം. പാവപ്പെട്ടവന്‍ 
ഭൂമിയുടെ ഉടമസ്ഥാധികാരം കിട്ടുന്ന 
ത്‌ സാമൂഹികഘടനയില്‍ അടിസ്ഥാ 
നപരമായ മാറ്റം വരുത്തുക 
വഴിയായിരിക്കണം. ഭൂവിതരണം എ 
ല്ലാ വികസനത്തിന്റെയും മുന്നോടി 
യായിത്തീരണം. 


രണ്ടാമതായി, തൊഴിലവസര 
ങ്ങള്‍ സൃഷ്ടിച്ച്‌ ഉല്പാദനക്ഷമതകൂ 
ട്ടി ദാരിദ്യം കുറയ്ക്കാനുള്ള മാര്‍ഗ്ഗ 
ങ്ങള്‍ ആവിഷ്ക്കരിക്കുക. മാന്യമായ 
ഒരു തൊഴില്‍ ഉപജീവനത്തിന്‌ അ 
ത്യാവശ്യമാണ്‌. സ്ഥിരകാല തൊഴില്‍ 
കിട്ടുന്നതുവഴി ഒരാളുടെ കുടുംബ 
ത്തിലേയ്ക്ക്‌ എല്ലാ മാസവും ഒരു നി 
ശ്ചിത സംഖ്യ (പണം) ശമ്പളമായി 
ഒഴുകിയെത്തുന്നു. ഈ പണം ഉപ 
ഭോഗത്തിനും നിക്ഷേപത്തിനും ആ 
യി വേര്‍തിരിക്കപ്പെടുമ്പോള്‍ വ്യക്തി 
കളും കുടുംബങ്ങളും സാമ്പത്തിക 
മായി ശക്തി ആര്‍ജ്ജിക്കുന്നു. സ്ഥി 
രമായി വരുമാനമില്ലാത്ത വ്യക്തികള്‍ 
ക്കും കുടുംബങ്ങള്‍ക്കും സമൂഹത്തി 
ലെ സാമ്പത്തിക ക്രമത്തില്‍ ഉള്‍ച്ചേര്‍ 
ന്ന്‌ വികസിക്കാന്‍ പറ്റില്ല. ഓദ്യോഗി 
ക കണക്കനുസരിച്ച്‌ 45 ലക്ഷത്തില്‍ 
പ്പരം തൊഴിലില്ലാത്ത ചെറുപ്പക്കാര്‍ 
വസിക്കുന്ന നാടാണ്‌ കേരളം. ജന 
ക്ഷേമകരമായ ഏത്‌ വികസന പ്രക്രി 
യയും തൊഴിലില്ലാത്തവര്‍ക്ക്‌ തൊ 
ഴില്‍ ലഭ്യമാക്കുന്ന കര്‍മ്മപരിപാടി 
കള്‍ ആവിഷ്ക്കരിച്ചേ മതിയാവൂ. 
തൊഴില്‍ സാമ്പത്തിക കഴിവ്‌ വര്‍ 
ദ്ധിപ്പിക്കുന്നതോടൊലപ്പം, മാനസ്സിക 
വികാസം, മൂല്യപ്രതിബദ്ധത, സാമൂ 
ഹിക മേന്മ, മെച്ചമായ സേവനങ്ങള്‍ 


എന്നിവയെല്ലാം ഉറപ്പുവരുത്തുന്നു. 
തൊഴില്‍ ഉറപ്പാക്കിക്കൊണ്ട്‌ പാവപ്പെ 
ട്ടവരുടെ ജീവിതത്തില്‍ വേഗത്തിലു 
ള്ള പരിവര്‍ത്തനങ്ങള്‍ ഉണ്ടാക്കാന്‍ 
പറ്റുന്ന പദ്ധതികള്‍ നടപ്പാക്കണം. 


മൂന്നാമതായി ഗുണമേന്മയുള്ള വി 
ദ്യാഭ്യാസത്തിലൂടെ പാവപ്പെട്ടവന്റെ 
(മാനവ വിഭവശേഷി വികസനം) മു 
ല്യം വര്‍ദ്ധിപ്പിക്കണം. വിദ്യാഭ്യാസം 
ഒരു ഉപഭോഗ വസ്തുവും (Consum- 
er Good) നിക്ഷേപ വസ്തുവും ( Inve- 
stment Good)ആണ്‌. അനുദിന ജീ 
വിതത്തിലെ വ്യാപാരങ്ങളില്‍ ഇടപെ 
ട്ട്‌ നല്ല വ്യക്തിത്വവും നേതൃത്വവും 
വളര്‍ത്തിയെടുക്കാന്‍ അത്‌ സഹായി 
ക്കുന്നു. ഒപ്പം വിദ്യാഭ്യാസം ഒരു നി 
ക്ഷേപവസ്തു കൂടിയാണ്‌. 

സമൂഹം സാമ്പത്തികമായി വിക 
സിക്കുന്നതിനും വികസനനേട്ടങ്ങള്‍ 
ജനങ്ങള്‍ക്കിടയില്‍ കൂടുതല്‍ തുല്യ 
തയോടെ എത്തിച്ചേരുന്നതിനും വി 
ദ്യാഭ്യാസം അനിവാര്യമാണ്‌. വിദ്യാ 
ഭ്യാസം പരമപ്രധാനമായ മനുഷ്യാ 
വകാശമായി കണ്ട്‌ അത്‌ എല്ലാവരി 
ലും എത്തിച്ചേരാനുള്ള ക്രമീകരണ 
ങ്ങള്‍ സമൂഹത്തില്‍ ശക്തമാക്കണം. 
താഴ്ന്ന ഒരു സാമ്പത്തിക സ്ഥിതി 
യില്‍ നിന്ന്‌ ഉയര്‍ന്ന ഒരു വ്യവസ്ഥി 
തിയിലേക്കുള്ള മാറ്റം ഉണ്ടാകണമെ 
ങ്കില്‍ ആനുകാലിക സമൂഹത്തില്‍ ഉ 
ഉളവാകുന്ന ശാസ്ത്ര സാങ്കേതിക വി 
ജ്ഞാനത്തിന്റെ സാദ്ധ്യതകള്‍ സൂ 
ക്ഷ്മമായും, ക്രാന്തദര്‍ശിത്വത്തോടെ 
യും നാം തിരിച്ചറിയണം. സാമ്പത്തി 
ക വികസനം ഇന്ന്‌ വിജ്ഞാനാധി 
ഷ്ഠിത വികസനമായി മാറിക്കഴിഞ്ഞു. 
കാറല്‍മാക്‌സിന്റെ ഉള്ളവനും ഇല്ലാ 
ത്തവനും എന്ന വിഭജനം ധനത്തി 
ന്റെ അടിസ്ഥാനത്തില്‍ ആയിരുന്നു 
വെങ്കില്‍ ഇന്നത്‌ വിജ്ഞാനത്തിന്റെ 
അടിസ്ഥാനത്തിലുള്ള വിഭജനമായി. 
വിജ്ഞാനം ഉള്ളവനും വിജ്ഞാനം § 
ഇല്ലാത്തവനും ആയി അത്‌ മാറിയി 
ട്ടുണ്ട്‌. ഇന്ന്‌ സാങ്കേതിക വിജ്ഞാ 
നത്തിലുള്ള അസമത്വം ധാരാളം രീ 
തിയിലുള്ള വികസനപ്രശ്നങ്ങളും 
പ്രതിസന്ധികളും സൃഷ്ടിക്കുന്നുണ്ട്‌. 
വിവരസാങ്കേതിക വിജ്ഞാനത്തിലു 
ള്ള അസമത്വം തൊഴിലാളികളും 
തൊഴിലുടമകളും തമ്മിലും ഉത്തമര്‍ 
ണ്ണനും അധമര്‍ണ്ണനും തമ്മിലും അ 


തളം 


$ een en e നി 
കേരളത്തിന്റെ വികസനത്തിന്‌ ഏറ്റവും പ്രധാനപെട്ട വിഭവമേത്‌ എന്ന ചോദ്യത്തിന്‌ 
മുന്‍കാലങ്ങളില്‍ വ്യത്യസ്തമായ ഉത്തരങ്ങള്‍ - കാര്‍ഷിക, വ്യാവസായിക വിദവങ്ങള്‍- 

ഉണ്ടായിരുന്നു. എന്നാല്‍, ഇന്ന്‌ നമ്മുടെ നാടിന്റെ ഏറ്റവും പ്രധാനപെട്ട വിഭവശേഷി 

മുന്നരക്കോടിയോളം വരുന്ന ജനങ്ങളാണ്‌. പടക്കുതിരയുടെ ലാടത്തിന്റെ ഒരാണി 
ശരിക്ക്‌ ഉറഷീക്കാത്തതുകൊണ്ടുമാത്രം യുദ്ധത്തില്‍ തോറ്റ്‌ രാജ്യം നഷ്ടകെട്ട 
രാജാവിന്റെ അവസ്ഥയിലാണ്‌ നമ്മുടെ നാട്‌, നമ്മുടെ ജനങ്ങള്‍ക്ക്‌ ശരിയായ 

ദിശാബോധവും, സംരംദകത്വവും നല്‍കുന്ന പരിശീലനവും നല്ല തൊഴില്‍ 
സംസ്‌കാരവും വളര്‍ത്തിയെടുത്താല്‍ വികസനത്തിലൂടെ 


ജനക്ഷേമം എന്ന ദര്‍ശനം സാര്‍ത്ഥകമാക്കാന്‍ പറ്റും. ത്‌ 
a aE EE E aE SE ESLER SS tee ard 


സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നു. 
സ്വാകാര്യ മേഖലയും പൊതുമേഖ 
ലയും തമ്മിലുള്ള സംഘര്‍ഷവും വി 


ജ്ഞാനാധിഷ്ഠിത വികസന (alls) . 


യയുടെ പ്രതിഫലനമാണ്‌, ഈ സം 
ഘര്‍ഷത്തില്‍ സ്വകാര്യമേഖലയെ 
പിന്‍തള്ളുകയും തത്ഫലമായി സാ 
മ്പത്തിക അസന്തുലിതാവസ്ഥയും 
തൊഴിലില്ലായ്മയും രൂക്ഷമാവുകയും 
ചെയ്യും. ഈ പ്രതിസന്ധി മറികട 
ക്കാന്‍ വികസനനയത്തില്‍ കാലോ 
* ചിതമായ മാറ്റം അനിവാര്യമാണ്‌. 


കേരളത്തിന്റെ വികസനത്തിന്‌ ഏ 
റ്റവും പധാനപ്പെട്ട വിഭവമേത്‌ എന്ന 
ചോദ്യത്തിന്‌ മുന്‍കാലങ്ങളില്‍ വ്യ 
ത്യസ്തമായ ഉത്തരങ്ങള്‍ (കാര്‍ഷിക, 
വ്യാവസായിക വിഭവങ്ങള്‍) ഉണ്ടായി 
രുന്നു. എന്നാല്‍, ഇന്ന്‌ നമ്മുടെ നാ 
ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവ 
ശേഷി മൂന്നരക്കോടിയോളം വരുന്ന 
ജനങ്ങളാണ്‌. പടക്കുതിരയുടെ ലാ 

ത്തിന്റെ ഒരാണി ശരിക്ക്‌ ഉറപ്പി 
ക്കാത്തതുകൊണ്ടുമാ്രം യുദ്ധ 
ത്തില്‍ തോറ്റ്‌ രാജ്യം നഷ്ടപ്പെട്ട രാ 
.ജാവിന്റെ അവസ്ഥയിലാണ്‌ നമ്മുടെ 
നാട്‌. നമ്മുടെ ജനങ്ങള്‍ക്ക്‌ ശരിയാ 
യ ദിശാബോധവും; സംരംഭൂകത്വവും 
നല്‍കുന്ന പരിശീലനവും നല്ല തൊ 
ഴിൽ സംസ്കാരവും വളര്‍ത്തിയെടു 
“ത്താല്‍ വികസനത്തിലൂടെ ജനക്ഷേ 
മം എന്ന ദര്‍ശനം സാര്‍ത്ഥക 
മാക്കാന്‍ പറ്റും. കേരളത്തിന്റെ ഭാ 
വിവികസനത്തിന്‌ വിജ്ഞാനാധി 
MOM തൊഴില്‍ സംരംഭങ്ങള്‍ അടി 
ത്തറയാകും. ഇന്ന്‌ വികസന്രപ്രകി 
യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട 


Domne 


കം പശ്ചാത്തലവികസനവും സംരം 
ഭകത്വം വളര്‍ത്തിയെടുക്കാനുമുളള പ 
രിശീലനമാണ്‌. ഈ ലക്ഷ്യത്തിന്‌ 
യോജിച്ച വികസന നയങ്ങള്‍ നാം 
രൂപീകരിക്കണം, ചില നയങ്ങള്‍ വി 
കസനത്തെ പ്രോത്സാഹിപ്പിക്കുമെങ്കി 
ലും ദാരിദ്രത്തിന്റെ കാര്യത്തില്‍ ഒ 
രു മാറ്റവും ഉണ്ടാക്കില്ല. നിയോ ലി 
ബറല്‍ പോളിസി ലാഭത്തിന്റെ തോ 
ത്‌ വര്‍ദ്ധിപ്പിക്കാന്‍ സഹായിക്കും. പ 
ക്ഷെ, സമൂഹത്തിന്റെ ദാരിദ്യാവസ്ഥ 
അതുപോലെ നിലനിര്‍ത്തും. ഗ്രിക്കിള്‍ 


'ഡൌണ്‍ പോളിസി (Tr-icle down 


Policy) വികസനം വര്‍ദ്ധിപ്പിക്കുന്ന 
തോടൊപ്പം ദാരിദ്യം വര്‍ദ്ധിപ്പിക്കുക 
യും ചെയ്യും. എന്നാല്‍ വിൻവിൻ 
(Win Win) നയങ്ങളെന്ന്‌ പലപ്പോഴും 
വിളിക്കപ്പെടുന്ന വികസനനയം പാ 
വപ്പെട്ടവര്‍ക്ക്‌ അനുകൂലമായ വളര്‍ 
ച്ചാതന്ത്രമായി രൂപാന്തരപ്പെടുന്നു. ഇ 
ത്‌ വികസനത്തെ പ്രോത്സാഹിപ്പിക്കു 
ന്നതോടൊപ്പം പാവപ്പെട്ടവന്റെ ഇന്‍ 
കം കപ്പാസിറ്റി (വിലപേശാനുള്ള ക 
ഴിവ്‌) വര്‍ദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. 
വികസനത്തെയും ദാരിദ്ര്യത്തെയും 
സംബന്ധിച്ച വാദപ്രതിവാദത്തിന്റെ 
കാതല്‍ വികസന തന്ത്രങ്ങളുടെ തെ 
രഞ്ഞെടുപ്പാണ്‌. ഉല്പാദനക്ഷമത 
കൂടിയ സംരംഭങ്ങളിലേയ്ക്ക്‌ ഭാതി 
ക വിഭവങ്ങളും മാനവവികസനശേ 
ഷിയും തിരിച്ചുവിടുകയാണ്‌ ജന 
ക്ഷേമകരമായ വികസനത്തിന്റെ മ 
റ്റൊരു മുഖം. സാമ്പത്തിക ശാസ്ത്ര 
ജ്ഞന്മാരുടെ ഭാഷയില്‍ പറഞ്ഞാല്‍ 
ജനക്ഷേമകരമായ വികസനനയം 
“താരതമ്യേന പ്രയോജനക്ഷമത ഉ 
പയുക്തമാക്ക”ലിനുള്ള തെരഞ്ഞെടു 
പ്പാണ്‌. 


ഉദാഹരണത്തിന്‌ കൃഷി, വ്യവ 
സായം തുടങ്ങിയ പ്രാഥമിക ദ്വിതീ 
യ മേഖലയ്ക്ക്‌ DOING കൊടുത്തു 
കൊണ്ടുള്ള സാദ്ധ്യത വിരളമാണ്‌. ന 
മ്മുടെ നാട്ടിലെ “രാഷ്ട്രീയ ചിന്താ 
ഗതിയും, തൊഴില്‍ സംസ്കാരവും” 
പക്വത ആര്‍ജ്ജിക്കാത്തിടത്തോളം 
കാലം ഈ മേഖലകളില്‍ (അത്‌ അ 
ടിസ്ഥാന മേഖലകള്‍ ആണെങ്കില്‍ ത 
ന്നെയും) അടിത്തറ ഇട്ടുള്ള വികസ 
നം ജനക്ഷേമത്തിന്‌ ഉപകരിക്കില്ല. 
അതുകൊണ്ട്‌ സേവനമേഖലയ്ക്ക്‌ 
കൂടുതല്‍ പ്രാധാന്യം നല്കിക്കൊ 
ണ്ടുള്ള ഒരു വികസനതന്ത്രമാണ്‌ ന 
മുക്ക്‌ അഭികാമ്യം. അതായത്‌, അല്പ 
മെങ്കിലും ദിശാബോധത്തോടു കൂടി 
യ പ്രവര്‍ത്തനങ്ങളും, സംരംഭകത്വ 
വും, അധികം കലുഷിതമാകാത്ത 
തൊഴില്‍ബന്ധങ്ങളും ഒരു പരിധി വ 
രെ നിലനില്‍ക്കുന്നത്‌ ത്രിദീയമേഖ 
ലയിലാണ്‌. 


സമൂഹത്തെ ഒന്നിച്ചുനിര്‍ത്തുന്ന 
ബന്ധത്തെ സാമ്പത്തികശാസ്ത്ര 
ത്തില്‍ “സാമൂഹികമൂലധനം” എ 
ന്നാണ്‌ വിളിക്കുക. വികസന നയം 
നടപ്പാക്കുമ്പോള്‍ സാമൂഹിക മൂലധ 
നം ഒഴുകിപ്പോകാന്‍. ഇടയാകരുത്‌. മ 
റിച്ച്‌ അത്‌ വികസനപ്രവര്‍ത്തനങ്ങള്‍ 
ക്ക്‌ കവചം തീര്‍ക്കുന്ന നിക്ഷേപമാ 
യിത്തീരണം. സമ്പദ്വ്യവസ്ഥയില്‍ 
കഴിയുന്ന്രത സുസ്ഥിര തൊഴില്‍ ല 
ഭൃത നിലനില്‍ക്കുന്നിടത്താണ്‌ “സാ 
മൂഹികമൂലധനം” വളരുന്നത്‌. തൊ 
ഴില്‍ ചെയ്തും നിക്ഷേപം നടത്തി 
യും സാമൂഹിക മൂലധനം സൃഷ്ടി 
ച്ചാണ്‌ ജനക്ഷേമപ്രവര്‍ത്തനങ്ങള്‍ ന 
ടത്തേണ്ടത്‌. മറിച്ച്‌ രാഷ്ട്രത്തിന്റെ 
സമ്പത്തും ട്രഷറിയും കൈക്കലാ 


ക്കാന്‍ സമ്മര്‍ദ്ദതന്ത്രങ്ങളും, രാഷ്ട്രീ 
യചതുരംഗക്കളികളും നടത്തി സമ്പ 
ദ്വ്യവസ്ഥയെ തകര്‍ക്കുന്ന ശൈലി 
ദരിദ്രരെ കൂടുതല്‍ ദരിദ്രരാക്കുന്നു. 
നിര്‍ഭാഗ്യവശാല്‍ കേരളത്തിന്റെ സു 
ദീര്‍ഘമായ രാഷ്ട്രീയ പ്രവര്‍ത്തന 
ചരിത്രം പരിശോധിച്ചാല്‍ വരുമാന 
ത്തിന്റെ വിതരണത്തില്‍ ക്രേന്ദ്രീകരി 
ച്ചുകൊണ്ടുള്ള പ്രവര്‍ത്തനങ്ങളാണ്‌ 
ആ ഭാഗമെന്ന്‌ കണ്ടെത്താന്‍ കഴിയും. 
പ്രൊഡക്ഷന്‍ മാനേജ്‌മെന്റിലും, ഉ 
ല്പാദനക്ഷമതയിലും ഒട്ടും കേന്ദ്രീ 
കരിക്കാത്ത രാഷ്ട്രീയ ചരിത്രമാണ്‌ 
എല്ലാ പാര്‍ട്ടിക്കുമുള്ളത്‌. പൊതുമേ 
ഖലാ സ്ഥാപനങ്ങളുടെ ദുരവസ്ഥ ഇ 
തിന്‌ പ്രത്യക്ഷ ഉദാഹരണമാണ്‌. വി 
കസുനത്തിലൂടെ ജനക്ഷേമവും, സാ 
മ്പത്തിക വളര്‍ച്ചയും എന്ന കാഴ്ച 
പ്പാടിന്‌ വിരുദ്ധമായ നിലപാടാണിത്‌. 

ഉദാഹരണത്തിന്‌ റബ്ബര്‍ ഏറ്റവും 
കൂടുതല്‍ ഉല്പാദിപ്പിക്കപ്പെടുന്ന സം 
സ്ഥാനമാണിത്‌. എന്നാല്‍ റബ്ബര്‍ ഉ 
ല്പന്നങ്ങള്‍ നിര്‍മ്മിക്കുന്നത്‌ ദില്ലി, ഹ 
രിയാന, പഞ്ചാബ്‌, മഹാരാഷ്ട്ര തു 
ടങ്ങിയ സംസ്ഥാനങ്ങളിലും. റബ്ബ 
റിന്റെ വില കുറഞ്ഞാല്‍ രാഷ്ട്രീയ 
പ്രതികരണങ്ങള്‍ ഉണ്ടാകും. റബ്ബര്‍ 
അധിഷ്ഠിത ഉല്പന്നങ്ങള്‍ ഉണ്ടാക്കി 
അതിനെ പ്രതിരോധിക്കാനുള്ള രാ 
ഷ്ട്രീയ ഇച്ഛാശക്തി നമുക്കില്ല. ഒ 
രു അംബാസിഡര്‍ കാറില്‍ ഏകദേ 
ശം 150 ഓളം റബ്ബര്‍ ബുഷുകള്‍ ഉപ 
യോഗിക്കുന്നു. പഞ്ചാബില്‍ രാവിലെ 
8 മണിക്ക്‌ തന്റെ ചെറിയ വാനില്‍ 
അസംസ്കൃത റബ്ബര്‍ വാങ്ങുന്ന ഒരു 
പഞ്ചാബി സിംഗ്‌ തന്റെ പ്രൊഡക്ഷന്‍ 
യൂണിറ്റില്‍ അവ ഒന്നിച്ച്‌ രാസവസ്തു 
ക്കള്‍ ചേര്‍ത്ത്‌ ബുഷ്‌ നിര്‍മ്മാണത്തി 
നുള്ള അസംസ്കൃത വസ്തുവാക്കു 
ന്നു. തുടര്‍ന്ന്‌ തൊട്ടടുത്തുള്ള 10 വീ 
ടുകളില്‍ കൊടുത്ത്‌ റബ്ബര്‍ മിക്സാ 
യും, ബുഷായും അത്‌ രൂപാന്തപ്പെ 
ടുത്തുന്നു. ഉച്ച കഴിയുമ്പോള്‍ ഈ 
ബുഷുകള്‍ പ്ലാസ്റ്റിക്‌ കവറില്‍ പാക്ക്‌ 
ചെയ്യുന്നു. നാലു മണിക്ക്‌ ഇത്‌ ക 
മ്പോളത്തില്‍ വില്ക്കുന്നു. ഒരുമാസ 
ത്തെ വിറ്റുവരവിലൂടെ ഈ പഞ്ചാബി 
ക്ക്‌ കിട്ടുന്ന ലാഭം ഒരു ലക്ഷം രൂപ 
യാണ്‌. ജനക്ഷേമവികസനത്തില്‍ 
പ്രൊഡക്ഷന്‍ മാനേജ്മെന്റിനുള്ള വി 
പുലമായ സാദ്ധ്യതയാണ്‌ കാണിക്കു 
ന്നത്‌. സംരംഭകത്വമൂല്യം തിരിച്ചറി 


ഞ്ഞതും, ഇച്ഛാശക്തിയുള്ളതുമായ ഒ 
രു രാഷ്ട്രീയ പ്രവര്‍ത്തനത്തിലൂടെ 
മാത്രമേ ഇപ്രകാരമുള്ള വികസനപ്ര 
വര്‍ത്തനങ്ങള്‍ക്ക്‌ നേതൃത്വം കൊടു 
ക്കാന്‍ കഴിയൂ. 

തിരുവനന്തപുരം അതിഭദ്രാസന 
ത്തിലെ സാമൂഹിക പ്രവര്‍ത്തന വി 
ഭാഗം (സ്രോതസ്സ്‌) പരമ്പരാഗതമായി 
നടത്തിക്കൊണ്ടിരിക്കുന്ന കാരുണ്യ 
പ്രവര്‍ത്തനങ്ങള്‍, ക്ഷേമപ്രവര്‍ത്തന 
ങ്ങള്‍ എന്നിവ കാത്തു സൂക്ഷിച്ചു 
കൊണ്ടുതന്നെ മൂല്യവര്‍ദ്ധിത പ്രൊ 
ഡക്ഷന്‍ മാനേജ്‌മെന്റിലേക്ക്‌ കാലെ 
ടുത്തുവയ്ക്കണം. ഇത്‌ വര്‍ദ്ധിച്ച സാ 
മൂഹിക മാറ്റത്തിനും സാമ്പത്തിക 
വളര്‍ച്ചയ്ക്കും വേദി ഒരുക്കും. ഇരു 
പത്തി മൂന്നാം നൂറ്റാണ്ടിലെ സാമൂഹി 
ക പ്രവര്‍ത്തനം, കഴിഞ്ഞ നൂറ്റാണ്ടി 
ലെ സാമൂഹിക പ്രവര്‍ത്തനത്തിന്റെ 
തുടര്‍ച്ചയാണെന്ന്‌ പറയാമെങ്കിലും 
തികച്ചും വ്യത്യസ്തമായ രൂപത്തിലാ 
ണ്‌ നാം രൂപാന്തരപ്പെടേണ്ടത്‌. ഇരു 
പതാം നൂറ്റാണ്ടിലെ മാനസികാവസ്ഥ 
കൊണ്ട്‌ ഇരുപത്തിയൊന്നാം നൂറ്റാ 
ണ്ടില്‍ ജീവിക്കാന്‍ പറ്റാത്തതുപോ 
ലെ, സാമൂഹിക പ്രവര്‍ത്തന ശൈ 
ലിയിലും മാറ്റം ഉണ്ടാകണം. ഒരു 
സാമൂഹിക മാറ്റത്തിലൂടെ രൂപാന്ത 
രപ്പെടുന്ന വികസനവും ജനക്ഷേമവു 
മാണ്‌ ഇതിന്റെ ആവശ്യം. ആല്‍വിന്‍ 
ടൊഫ്ളരുടെ അഭിപ്രായത്തില്‍ “അ 
റിവില്ലായ്മ അല്ല ഇന്നത്തെ പ്രശ്നം. 
മറിച്ച്‌ അറിയാവുന്ന പല കാര്യങ്ങ 
ളും മറക്കാനും, മറന്നിട്ട്‌ (ഈ നൂറ്റാ 
ണ്ടിന്‌ യോജിച്ച വിധത്തില്‍) അത്‌ 
വീണ്ടും പഠിക്കാനും, പ്രാവര്‍ത്തിക 
മാക്കാനുമുള്ള ഇച്ഛാശക്തിയാണ്‌ ന 


v» 


മുക്ക്‌ വേണ്ടത്‌”. 

സാമൂഹിക മാറ്റം ലക്ഷ്യം വച്ചു 
കൊണ്ട്‌ പ്രൊഡക്ഷന്‍ മാനേജ്മെ 
ന്റില്‍ അധിഷ്ഠിതമായ ജനക്ഷേമ പ്ര 
വര്‍ത്തനങ്ങള്‍ നടത്താന്‍ നമ്മള്‍ ര 
ണ്ട്‌ രംഗത്ത്‌ പ്രധാനമായും ശ്രദ്ധ ചെ 
ലുത്തണം. ഒന്ന്‌, ആനുകാലിക സ 
മൂഹത്തിന്‌ ആവശ്യമുള്ള മാനവവി 
ഭവശേഷി വികസനവും രണ്ട്‌, ഭാതി 
ക വിഭവങ്ങള്‍ക്ക്‌ (കാര്‍ഷിക വ്യാവ 
സായിക) മൂല്യവര്‍ദ്ധനവ്‌ നല്‍കി ക 
മ്പോളത്തില്‍ എത്തിക്കുന്ന ചെറുകി 
ട ഉല്പാദന യൂണിറ്റുകളും. പ്രൊ 
ഡക്ഷന്‍ യൂണിറ്റുകളെയും, അതിലൂ 


ടെ നടത്തേണ്ട ക്രയവിക്രയങ്ങളെ 
യും, മൂല്യവര്‍ദ്ധനവിനെയും മുന്നില്‍ 
കണ്ടുകൊണ്ടുള്ള ഒരു പരിശീലനത 
ന്തം (മാനവവിഭവശേഷി പരിശീല 
നം) ആവിഷ്ക്കരിക്കണം. കൃഷിയി 
ടങ്ങളിലും ഭവനങ്ങളില്‍ ഉല്പാദിപ്പി 
ക്കുന്ന വസ്തുക്കളില്‍ “വര്‍ദ്ധിത മൂ 
ല്യങ്ങള്‍” കൂട്ടിച്ചേര്‍ത്ത്‌ കമ്പോള 
ത്തില്‍ എത്തിച്ച്‌ ലാഭവിഹിതം ഉ 
ല്പാദകരിലേക്കും തൊഴിലാളികളി 
ലേക്കും എത്തിച്ചേരുന്ന വികസന ന 
യം. ഈ നയത്തിന്റെ ഉപദേശങ്ങള്‍ 
മാത്രമാകണം സ്രോതസ്സ്‌. അതിന്റെ 
പ്രയോക്താക്കളും ഗുണഭോക്താക്ക 
ളും ഈ പ്രക്രിയയില്‍ പങ്കാളികള്‍ 
ആകുന്നവരും അനുബന്ധ്രപവര്‍ത്ത 
നങ്ങളില്‍ ഏര്‍പ്പെടുന്നവരും ആകു 
മ്പോള്‍ “വികസനത്തിലൂടെയുള്ള ജ 
നക്ഷേമം' എന്ന മുദ്രാവാക്യം സാര്‍ 
ത്ഥകമാകും. സ്രോതസ്സിന്റെ പുതി 
യ മന്ദിരം സുസ്ഥിരതൊഴില്‍ സാദ്ധ്യ 
ത നല്‍കുന്ന ഫ്രസ്വകാല കോഴ്സു 
കളുടെ പരിശീലനകേന്ദ്രമാകണം. ഒ 
പ്പം തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളി 
ലും, സ്ഥാപനങ്ങളോടനുബന്ധിച്ചും, 
നല്ല ഗുണനിലവാരമുള്ള കാന്റീനു 
കള്‍, ബേക്കറികള്‍, കണ്‍സള്‍ട്ടിംഗ്‌ 
സെന്ററുകള്‍, ഇന്റര്‍നെറ്റ്‌ കഫേകള്‍, 
ഇതര പ്രൊഡക്ഷന്‍ യൂണിറ്റുകള്‍ എ 
ന്നിവയെല്ലാം ആരംഭിക്കണം. 


(ഈ രണ്ട്‌ രംഗങ്ങളിലും പരിശീ 
ലനരംഗത്തും ഉല്പാദന യൂണിറ്റുക 
ളിലും ഗുണമേന്മ ഉറപ്പുവരുത്തണം. 
ഇവിടെ നിന്നും പരിശീലനം ലഭിക്കു 
ന്ന തൊഴില്‍രഹിതരായ ചെറുപ്പ 
ക്കാര്‍ക്ക്‌ “സുസ്ഥിര തൊഴില്‍” സ 
മൂഹത്തില്‍ നിന്നും ആര്‍ജ്ജിച്ചെടു 
ക്കാന്‍ കഴിവുള്ള നൈപുണ്യം പരി 
ശീലനത്തിലൂടെ ലഭിക്കണം. അതോ 
ടൊപ്പം ഉല്പാദന യൂണിറ്റുകളിലൂടെ 
വര്‍ദ്ധിതമൂല്യം കൂട്ടിച്ചേര്‍ത്ത്‌ കമ്പോ 
ളത്തില്‍ എത്തിക്കുന്ന ഭാതികവ 
സ്തുക്കള്‍ ഉപഭോക്താവിന്‌ സമ്പൂര്‍ 
ണ്ണ സംതൃപ്തി ഉറപ്പുവരുത്തുന്നവ 
യും ആയിരിക്കണം. വിവരസാങ്കേ 


“തിക വിദ്യയുടെ സഹായം ഈ രം 


ഗത്ത്‌ വിപുലമായി പ്രയോജനപ്പെടു 
ത്തുകയും വേണം. ചുരുക്കത്തില്‍ 
സ്രോതസ്സിന്റെ പുതിയ മന്ദിരവും സം 
രംഭങ്ങളും സഭയുടെ “വികസനത്തി 
ലൂടെയുള്ള ജനക്ഷേമം” എന്ന ദര്‍ 
ശനം ഉയര്‍ത്തിപ്പിടിക്കാന്‍ ഇടയാക 
ട്ടെ എന്ന്‌ ആശംസിക്കുന്നു. 


സാമൂഹ്യ 


ടപെടലുകള്‍ 


ദര്‍ശനവും വിശകലനവും 


““ അങ്ങനെ ദൈവം തന്റെ 
ഛായയില്‍ മനുഷ്യനെ സൃഷ്ടിച്ചു 
(ഉല്പത്തി. 1:27) സൃഷ്ടാവിന്റെ 
രൂപവും ഭാവവും പേറുന്നവരാണ്‌ 
ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും. 
ജാതി-മത -വര്‍ഗ്ഗ-ലിംഗ വിവേചന 
ങ്ങള്‍ക്കതീതമായി മനുഷ്യനിലെ 
ദൈവത്തിന്റെ ഛായയ്ക്ക്‌ മങ്ങലേ 
ല്ക്കാതെ സൂക്ഷിക്കുവാന്‍ എല്ലാ 
വരും കടപ്പെട്ടിരിക്കുന്നു. 
മനുഷ്യന്റെ അന്തസ്സ്‌ 
ഉയര്‍ത്തിപ്പിടിക്കുകയും, 
ഇതിന്‌ ഹാനികരമായ എല്ലാ 
പ്രവൃത്തികളേയും വേര്‍തിരി 
ച്ചറിഞ്ഞ്‌, തിന്മയായതിനെ — 
ഉന്മൂലനം ചെയ്യുവാന്‍ — 
സാധിക്കുമ്പോഴാണ്‌ ഈ | 
കടമ നിറവേറ്റപ്പെടുന്നത്‌. 
അസൂയയ്ക്ക്‌ അടിമപ്പെട്ട്‌ 
സ്വന്തം സഹോദരനെ 
കൊലപ്പെടുത്തിയ കായേ 
നോട്‌ യഹോവ ചോദ്യം 
ഉയര്‍ത്തുമ്പോള്‍, നമ്മള്‍ പര | 
സ്പരം സൂക്ഷിപ്പുകാരാ . 
കാന്‍ ആഹ്വാനം ചെയ്യുന്നു. 
(ഉല്പത്തി 4:9) സാധന 
ങ്ങള്‍ക്ക്‌ കാവല്‍ നില്ക്കാറു 
ണ്ട്‌. എന്നാല്‍ നാം സഹോ 
ദരങ്ങള്‍ക്ക്‌ സൂക്ഷിപ്പുകാരാ 
കണം. എപ്പോഴാണ്‌ നാം 
അങ്ങനെയാകേണ്ടത്‌? മനു 
ഷ്യോചിതമായ സാഹചര്യം 
സൃഷ്ടിച്ചു കൊടുക്കുവാ 
നുള്ള ഉത്തരവാദിത്വം നിറ 
വേറ്റുമ്പോഴാണ്‌ നമ്മള്‍ പര 


B22 


സ്പരം സൂക്ഷിപ്പുകാരാകുന്നത്‌. 
മനുഷ്യനെ വസ്തുവായി കാണു 
വാന്‍ പ്രേരിച്ചിക്കുന്ന സാമൂഹ്യ 
പശ്ചാത്തലം ഇന്ന്‌ വര്‍ദ്ധിച്ചു വരുന്നു. 
അവനെ വ്യക്തിയായി സ്വീകരിക്കു 
വാന്‍ നാം സന്നദ്ധരാകണം. 
വ്യക്തിയെ വസ്തുമായി പരിഗണി 
ക്കുമ്പോള്‍ ഉപയോഗിക്കുവാനും, 
കാര്യം സാധിച്ചു കഴിഞ്ഞാല്‍ പുറ 


ന്തള്ളുവാനും പലപ്പോഴും നാം 
നിര്‍ബ്ദന്ധിതരാകും. എന്നാല്‍ 
വ്യക്തിയെ സഹോദരനായി, 
അയല്‍ക്കാരനായി പരിഗണിക്കു 
മ്പോള്‍ കൂടുതല്‍ ഹൃദയത്തോട്‌ 
ചേര്‍ത്തു നിര്‍ത്തുവാനും സഹായി 
ക്കുവാനും പങ്കിടുവാനും നമ്മള്‍ 
സന്നദ്ധരാകും (സാമൂഹ്യ. ഓത്സു 
ക്യം ന.9). 

സഭയുടെ സാമൂഹ്യ 

ദര്‍ശനം - സമീപനം 


സഭയുടെ സാമൂഹ്യ 
കാഴ്ചപ്പാട്‌ വളരെ വ്യക്ത 
മായി അവതരിപ്പിക്കുന്ന 
സഭാപിതാക്കന്മാരില്‍ പ്രമു 
ഖരായവര്‍ വി.ബേസില്‍, വി. 
ആന്‍സലം, വി.ക്രിസോ 
സ്റ്റോം, വി.അംബ്രോസ്‌ തുട 
ങ്ങിയവര്‍ സാമൂഹിക 
പ്രതിബദ്ധതയാണ്‌ മതാ 
| ma ജീവിതത്തിന്റെ കാത 
ലെന്ന്‌ പഠനങ്ങളിലൂടെ 
തെളിയിക്കുന്നു. സമ്പ 
| ത്തിന്റെ ഉടമസ്ഥതയിലും 
വിതരണത്തിലും പാലിയ്ക്ക 
പ്പെടേണ്ട നീതിബോധമാണ്‌ 
ഈ സാമൂഹിക പ്രതിബദ്ധ 
ത. ഉള്ളവനും ഇല്ലാത്ത 
വനും സമ്പത്തിന്റെ നീതി 
പൂര്‍വ്വകമായ വിനിയോഗ 
ത്തില്‍ പങ്കുചേരുവാന്‍ 
ബാദ്ധ്യസ്ഥരാണ്‌. ഇത്തര 
ത്തിലുള്ള സമ്പത്തിന്റെ വിത 
രണ പ്രക്രിയയെ ത്വരിതപ്പെ 


ത നന്ന തത്ത 
യ ടാ ന ന ാതനനാാലലത്ാത്തതുടയായോടടടത്തടയുെ 
ഏതൊരു മനുഷ്യനിലും ഉണ്ടായിരിക്കുന്ന 
ദിവ്യത്വത്തെ ആരരിക്കുവാനുള്ള 
ആഹ്വാനമാണ്‌ സഭയുടെ സാമൂഹിക 
ദര്‍ശനം. ഇത്‌ മനുഷ്യന്റെ അന്തസ്സിനെ 
ഉദ്ഘോഷിക്കുന്നതാണ്‌. ഈ അന്തണ്ണിന്‌ 
കളങ്കം ചാര്‍ത്തുന്ന മനുഷ്യോചിതമല്ലാത്ത 
ജീവിത സാഹചര്യങ്ങളെ ദൂരീകരിക്കുവാനുള്ള 
ദിവ്യമായ വിളി ഏറ്റെടുത്തിരിക്കുന്ന സഭയ്ക്ക്‌, 
മുന്‍ഗണനാപരമായ പ്രാധാന്യത്തോടെ 
മനുഷ്യോചിതമായ സാഹചര്യം നല്കുവാന്‍ 
ബാദ്ധ്യസ്ഥയാണ്‌. ഇന്നു പ്രാദേശികമായ 
ഭരണകൂടങ്ങളുടെ നയരൂപീകരണത്തിലും 
സാമ്പത്തിക ആസൂത്രണത്തിലും സഭയുടെ 
നിര്‍ണ്ണായകമായ സ്വാധീനം ഉളവാക്കണം. 
SSE തി 


ടുത്തുകയാണ്‌ സഭയുടെ BDO) 
മെന്ന്‌ ഈ സഭാ പിതാക്കന്മാര്‍ വിശ്വ 
സിച്ചിരുന്നു. 

എന്നാല്‍, നൂറ്റാണ്ടുകള്‍ പിന്നിടു 
മ്പോള്‍ സഭാ നേതൃത്വം സ്വത്ത്‌ ഉട 
മയോട്‌ കൂടുതല്‍ താദാത്മ്യപ്പെടു 
വാന്‍ തുടങ്ങി. മദ്ധ്യ നൂറ്റാണ്ടില്‍ 
പൊട്ടിപുറപ്പെട്ട എല്ലാ വിപ്ലവങ്ങളും 
സഭയുടെ ചുവടുമാറ്റത്തോടുള്ള 
പ്രതിഷേധമായി മനസ്സിലാക്കാം. 
കമ്മ്യൂണിസ്റ്റ്‌ പ്രസ്ഥാനങ്ങളുടെ 
ആവിര്‍ഭാവത്തിനു കാരണം സഭ 


യുടെ കാഴ്ചപ്പാടിനോടും സമീപന” 


ത്തോടുമുള്ള വെല്ലുവിളിയായിരുന്നു. 
സ്വകാര്യ സ്വത്തിനെ സംബന്ധിച്ച 
വാദപ്രതിവാദങ്ങള്‍ സഭ സാധാ 
രണക്കാരില്‍ നിന്നും അന്യവല്ക്കരി 
ക്കപ്പെടുന്ന സ്ഥിതി വിശേഷത്തെ 
ചൂണ്ടിക്കാണിക്കുന്നു. 

ലെയോ പതിമൂന്നാമന്‍ മാര്‍പ്പാപ്പ 
1891-ല്‍ പ്രസിദ്ധീകരിച്ച “റേരും 
നൊവാരും' എന്ന സാമൂഹിക 
ചാക്രിക ലേഖനമാണ്‌ സ്വകാര്യ 
സ്വത്തിന്മേലുള്ള സഭയുടെ നിലപാ 
ടിനെ വ്യക്തമാക്കുന്നത്‌.- ചരിത്ര 
ത്തിന്റെ നിര്‍ണ്ണായക ഘട്ടത്തില്‍ രചി 
ക്കപ്പെട്ട “റേരും നൊവാരും” തൊഴി 
ലാളികളുടെ അവകാശ പത്രികയാ 
യിട്ടാണ്‌ ലോകം അംഗീകരിച്ചത്‌. 
തൊഴിലുടമയുടെ തൊഴിലാളി ചൂഷ 
ണത്തെ സഭ തള്ളിപ്പറയുന്നുണ്ടെങ്കി 
ലും, തൊഴിലാളി സംഘടയുടെ രൂപീ 
കരണ വിഷയമാണ്‌ റേരും 
നൊവാരും ചര്‍ച്ച ചെയ്യുന്നത്‌. 


സഭയുടെ ഓഈദ്യോഗികമായ 
എല്ലാ പഠനങ്ങളും പ്രസിദ്ധീകരണ 
ങ്ങളും അടിസ്ഥാനപരമായി വി.ഗ്ര 
ന്ഥത്തിന്റേയും സഭാപാരമ്പര്യങ്ങളു 
ടേയും സഭാപിതാക്കന്മാരുടെ ദര്‍ശ 
നങ്ങളെയും ഉള്‍ക്കൊള്ളുന്നതാണ്‌. 
സഭയുടെ സാമൂഹ്യ പ്രബോധന 
ങ്ങള്‍ സാമൂഹ്യപ്രശ്നങ്ങളോടുള്ള 
സഭയുടെ ഓദ്യോഗികമായ പ്രതിക 
രണവും നിലപാടുകളുമാണ്‌. ഈ 
സഭാദര്‍ശനം പ്രധാനമായും ഒരു 
സാമൂഹ്യക്രമം വ്യക്തി-കുടുംബ-സാ 
മൂഹിക മണ്ഡലങ്ങളില്‍ സംജാതമാ 
ക്കുന്നതിനാണ്‌. സഭയുടെ ഈദ്യോ 
ഗിക സാമുഹ്യപ്രമാണരേഖകളില്‍ 


അന്തര്‍ലീന മായിരിക്കുന്ന അടി 
സ്ഥാന പ്രമാണങ്ങള്‍ സഭയുടെ 
സാമൂഹ്യദര്‍ശനത്തെ വ്യക്തമാക്കു 
ന്നതും സാമൂഹ്യ ഇടപെടലുകളില്‍ 
സ്വീകരിക്കേണ്ട സമീപനങ്ങളേയും 
വ്യക്തമാക്കുന്നു. അവ ചുവടെ 
ചേര്‍ക്കുന്നു. 

1. എല്ലാ മനുഷ്യരിലും അന്തസ്സും 

ദിവ്യത്വവും ഉണ്ട്‌. 

. എല്ലാവരിലും ആഴമേറിയ മനുഷ്യ 
ത്വത്തെ രൂപപ്പെടുത്തുന്നതില്‍ 
കുടുംബത്തിന്റെ പങ്ക നിര്‍ണ്ണായക 
മാണ്‌. 

. വിശ്വാസവും നീതിബോധവും 
അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 

. മൂലധനത്തെക്കാള്‍ മുന്‍ഗണനാപ 
രമായ പ്രാധാന്യം തൊഴിലിനാണ്‌. 

. പാവപ്പെട്ടവനോട്‌ പക്ഷം ചേരുവാ 
നാണ്‌ സഭയ്ക്കുള്ള വിളി. 

.നീതിയ്ക്കുവേണ്ടിയുള്ള 
പ്രവര്‍ത്തനം ത്വരിതപ്പെടുത്തണം. 

. സമാധാനത്തിനുള്ള പ്രവര്‍ത്തനം 
ത്വരിതപ്പെടുത്തണം. 

. പ്രകൃതിയേയും സൃഷ്ടിയുടെ 
പവിത്രതയേയും സംരക്ഷിക്കുക. 


9. മനുഷ്യാവകാശ പ്രവര്‍ത്തനങ്ങ 
ളില്‍ ഏര്‍പ്പെട്ട്‌ വ്യക്തികളുടെ അവ 
കാശങ്ങളെ സംരക്ഷിക്കുവാനും, 
സമൂഹത്തില്‍ നടമാടുന്ന എല്ലാ 
ത്തരം വിവേചനങ്ങളേയും ബോധ 
പൂര്‍വ്വം തിരസ്കരിക്കുകയും 
ചെയ്യുക. 

“റേരും നൊവാരും” ന്റെ ശതാ 
MIA ആഘോഷച്ചുകൊണ്ടു ജോണ്‍ 
പോള്‍ മാര്‍പ്പാപ്പയുടെ “നൂറാം 
വര്‍ഷം” എന്ന ച്രകിക ലേഖന 
ത്തില്‍, ഇന്ന്‌ വ്യക്തി - കുടുംബം - 
സമൂഹം - രാഷ്ട്രം അഭിമുഖീകരി 
ക്കുന്ന എല്ലാ പ്രശ്നങ്ങള്‍ക്കും പരി 
ഹാരമായി നിര്‍ദ്ദേശിക്കുന്നത്‌ 
“മനുഷ്യ വ്യക്തി” (Human Person) 
എന്ന സമീപനമാണ്‌. കൂടുതല്‍ 
വൈയക്തിക ബന്ധവും സമീപ 
നവും സമൂഹത്തിന്റെ പുരോഗതിക്ക്‌ 
അനിവാര്യമാകുന്നു. (53-62) മനു 
ഷ്യന്റെ അഭ്യുന്നതിയും ക്ഷേമവു 
മാണ്‌ ഈ ചാക്രിക ലേഖനം ലക്ഷ്യം 
വയ്ക്കുന്നത്‌. i 
സാമൂഹിക ഇടപെടലുകള്‍ 


സഭ വിശ്വസിക്കുകയും പ്രാവര്‍ 
ത്തികമാക്കുകയും ചെയ്യുന്ന സത്യ 
ങ്ങളെ മനുഷ്യനന്മയ്ക്ക്‌ ഉപകരിക്കു 


Dome 


നനായി തത്തു 


ന്നതായിട്ട്‌ സഭയുടെ സാമൂഹിക ഇട 
പെടലുകളെ നമുക്ക്‌ മനസ്സിലാക്കാം. 
തൊഴിലാളി പ്രസ്ഥാനങ്ങളേയും 
തൊഴിലുടമകളേയും ഭരണകൂടങ്ങ 
ളേയും കോര്‍ത്തിണക്കി മനുഷ്യന 
ന്മയും സാമൂഹ്യ പുരോഗതിയും 
വളര്‍ത്താന്‍ വഴിതെളിച്ചുവെന്നതില്‍ 
സഭയുടെ പ്രബോധനങ്ങള്‍ക്ക്‌ അതു 
ല്യമായ്‌ സ്ഥാനമുണ്ട്‌. സഭയുടെ ഇട 
പെടലുകള്‍ പ്രധാനമായും സേവന 
രംഗത്തും ക്ഷേമ പ്രവര്‍ത്തനങ്ങ 
ളിലും ശ്രദ്ധേയമായി തീര്‍ന്നിട്ടുണ്ട്‌. 
മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യ 
ങ്ങള്‍ സഫലമാക്കുന്നതില്‍ സഭ 
പ്രത്യേകം ശ്രദ്ധ പതിയ്ക്കുന്നു. 
കാലോചിതമായ സാമൂഹ്യ ഇടപെ 
ടലുകള്‍ സാമൂഹ്യ ക്ഷേമ രംഗത്തും 
വികസന രംഗത്തും പ്രത്യേകിച്ച്‌ 
വിദ്യാഭ്യാസ - ആതുര സേവന 
രംഗത്തും സ്തുത്യര്‍ഹമാണ്‌. 


പോള്‍ ആറാമന്‍ മാര്‍പ്പാപ്പയ്ക്ക്‌ 
മുമ്പുവരെ സാമൂഹ്യ പ്രബോധന 
ങ്ങള്‍ ഈന്നല്‍ നല്കിയത്‌ സ്വകാര്യ 
സ്വത്ത്‌, വേതനം, നീതിപൂര്‍ണ്ണമായ 
സാമൂഹ്യക്രമം മുതലായവയിലായി 


രുന്നു. 1967-ലെ “ജനതകളുടെ 
പുരോഗതി” എന്ന ചാക്രിക ലേഖന 
ത്തോടുകൂടെയാണ്‌ “വികസനം” 
പ്രധാനപ്പെട്ട ചര്‍ച്ചാവിഷയമാകുന്ന 
ത്‌. ഓരോ രാഷ്ട്രത്തിന്റേയും നയ 
രൂപീകരണത്തിലും സാമ്പത്തിക 
ആസൂത്രണത്തിലും സഭാപ്രബോധ 
നങ്ങളുടെ സ്വാധീനം വളരെയേറെയു 
ണ്ടെന്നുള്ളത്‌ പ്രശംസനീയമാണ്‌. 
വികസനത്തെ സമാധാനം, വിമോച 
നം, ഐകദാര്‍ഡ്യം എന്നീ തലങ്ങ 
ളില്‍ മനസ്സിലാക്കുകയും പഠിപ്പിക്കു 
കയും ചെയ്യുന്നത്‌ സാമൂഹ്യ ഇടപെ 
ടലുകളുടെ പുതിയ മാനങ്ങളിലേ 
യ്ക്കാണ്‌. നൂതനങ്ങളായ പല കര്‍മ്മ 
പരിപാടികള്‍ക്കും സഭാധികാരികള്‍ 
നേതൃത്വം നല്‍കുമ്പോള്‍ പോള്‍ 
ആറാമന്‍ മാര്‍പ്പാപ്പ വികസനത്തെ 
പ്രതിപാദിക്കുക ഇപ്രകാരമാണ്‌. 
“വികസനം ലക്ഷ്യം വയ്ക്കേണ്ടത്‌ 
വിശപ്പ്‌, ദുരിത പൂര്‍ണ്ണമായ ജീവിത 


ക്കും 


സാഹചര്യങ്ങള്‍, മാറാവ്യാധികള്‍, 
അജ്ഞത മുതലായവയില്‍ നിന്നും 
കഷ്ടിച്ചെങ്കിലും രക്ഷപ്പെടുവാന്‍, 
ഒളിച്ചോടുവാന്‍ വെമ്പല്‍ കൊള്ളുന്ന 
ആള്‍ക്കാരിലേയ്ക്കായിരിക്കണം” 
ഇന്ത്യ, ലാറ്റിന്‍ അമേരിക്ക, ആഫ്രിക്ക 
മുതലായ രാജ്യങ്ങള്‍ സന്ദര്‍ശിച്ച 
തിന്റെ അനുഭവങ്ങളാണ്‌ ഇങ്ങനെ 
യൊരു വികസന സമീപനത്തെക്കു 
റിച്ച്‌ പ്രതിപാദിക്കുവാന്‍ കാരണം. 
ഒരു സമൂഹം ദരിദ്രപൂര്‍ണ്ണമായിരിക്കു 
ന്നതിന്റെ പ്രധാന കാരണം തങ്ങ 
ളുടെ ചെയ്തികള്‍ കാരണം വികസ 
നത്തിന്റെ ഏണിപ്പടി കയറുവാന്‍ 
സാധിക്കാത്തതു കൊണ്ടല്ല മറിച്ച്‌ 
സമ്പന്നര്‍ ഇവരില്‍ നിന്നും വികസ 
നത്തിന്റെ ഏണിപ്പണി എടുത്തു മാറ്റി 
ക്കളയുന്നതുകൊണ്ടാണെന്ന്‌ പോള്‍ 
മാര്‍പ്പാപ്പ തന്റെ “ആഗതമാകുന്ന 
എണ്‍പതാം വര്‍ഷം” എന്ന പ്രമാണ 
രേഖയില്‍ പ്രതിപാദിക്കുന്ന. 20-90 
നൂറ്റാണ്ടിലെ സഭയുടെ സാമൂഹ്യ ഇട 
പെടലുകള്‍ വിശകലനം ചെയ്താല്‍, 
സഭയുടെ മിക്കവാറും സംരംഭങ്ങള്‍ 
സാധാരണക്കാര്‍ക്ക്‌ (പാപ്യമ 
ല്ലായെന്നു മനസ്സിലാകും. അതുകൊ 
ണ്ടുതന്നെ വികസനത്തിന്റെ പാത 
യില്‍ ഇവര്‍ തഴയപ്പെടുന്നു. കോടി 
കളുടെ ആസ്തിയുള്ള വികസന / 
വിദ്യാഭ്യാസ കേന്ദ്രങ്ങള്‍ മേല്‍പ്പ 
റഞ്ഞ ദുരിത പൂര്‍ണ്ണമായ ജീവിത 
സാഹചര്യങ്ങളില്‍ നിന്നും ഓടി ഒളി 
ക്കുവാന്‍ പരിശ്രമിക്കുന്നവര്‍ക്ക്‌ എത്ര 
മാത്രം ഉപകരിക്കുന്നുവെന്നുള്ളത്‌ 
ചര്‍ച്ചയ്ക്ക്‌ വിഷയമാക്കേണ്ടതാണ്‌. 
സമ്പത്തിന്റെ പുനര്‍വിഭജന 
ബാദ്ധ്യത സാമൂഹ്യ നീതിയെ അനു 
ശാസിക്കുന്ന ഉദാത്തമായ കടമയായി 
ആധുനിക മാര്‍പ്പാപ്പമാര്‍ ചിത്രീകരി 
ക്കുന്നുണ്ട്‌. വീട്‌ വയ്ക്കുവാന്‍ സ്വന്ത 
മായിട്ട്‌ ഒരിഞ്ചുഭൂമിപോലുമില്ലാതെ 
മനുഷ്യോചിതമല്ലാത്ത രീതിയില്‍ 
വഴിവക്കില്‍ കഴിയുന്നവര്‍ക്ക്‌ വ്യവ 
സ്ഥാപിതമായ രീതിയില്‍ ഭൂമി വിത 
രണം ചെയ്യുകയെന്നത്‌, ഇക്കൂട്ടരുടെ 
മയലീകാവകാശലബ്ധിക്ക്‌ അനിവാ 


ര്യമാണെന്ന സഭാ പ്രബോധനം 
പരക്കെ അംഗീകരിക്കപ്പെടുമ്പോള്‍ 
സഭയുടെ സാമൂഹ്യ ഇടപെടലുകള്‍ 
കടുന്നു ചെല്ലേണ്ട മേഖലകളെയാണ്‌ 
വ്യക്തമാക്കുന്നത്‌. 

ഏതൊരു മനുഷ്യനിലും ഉണ്ടായി 
രിക്കുന്ന ദിവ്യത്വത്തെ ആദരിക്കുവാ 
നുള്ള ആഹ്വാനമാണ്‌ സഭയുടെ 
സാമൂഹിക ദര്‍ശനം. ഇത്‌ മനു 
ഷ്യന്റെ അന്തസ്സിനെ ഉദ്ഘോഷിക്കു 
ന്നതാണ്‌. ഈ അന്തസ്സിന്‌ കളങ്കം 
ചാര്‍ത്തുന്ന മനുഷ്യോചിതമല്ലാത്ത 
ജീവിത സാഹചര്യങ്ങളെ ദൂരീകരി 
ക്കുവാനുള്ള ദിവ്യമായ വിളി ഏറ്റെ 
ടുത്തിരിക്കുന്ന സഭയ്ക്ക്‌, മുന്‍ഗണ 
നാപരമായ പ്രാധാന്യത്തോടെ മനു 
ഷ്യോചിതമായ സാഹചര്യം നല്കു 
വാന്‍ ബാദ്ധ്യസ്ഥയാണ്‌. ഇന്നു 
പ്രാദേശികമായ ഭരണകൂടങ്ങളുടെ 
നയരൂപീകരണത്തിലും സാമ്പത്തിക 
ആസൂര്തണത്തിലും സഭയുടെ 
നിര്‍ണ്ണായകമായ സ്വാധീനം ഉളവാ 
ക്കണം. 


സഭയുടെ വികസന രംഗത്തുള്ള 
സാമൂഹ്യ ഇടപെടലുകള്‍ സഭാ advo 
നത്തിന്റെ അടിസ്ഥാന പ്രമാണ 
ങ്ങളെ പ്രാവര്‍ത്തികമാക്കുന്നതായിരി 
ക്കണം. വികസനത്തിനുചുറ്റും ജന 
ങ്ങളെ കൊണ്ടുവരുന്ന ശൈലി മാറ 
ണം. ജനകേന്ദ്രീകൃതമായ വികസന 
ശൈലി രൂപപ്പെടണം. (Development 
around the people and not people 
around the development). പണ 
ത്തിന്റെ ലഭ്യത അനുസരിച്ചുള്ള വിക 
സനം ദരിദ്രരായ മനുഷ്യര്‍ക്ക്‌ ഉപക 
രിക്കില്ല. ദരിദ്രരുടെ വികസനത്തിന്‌ 
പണം ലഭ്യമാക്കുന്ന ശൈലി ഉണ്ടാ 
കണം. ഈ വെല്ലുവിളി ഏറ്റെടുക്കു 
വാന്‍ സന്നദ്ധമാകുമ്പോഴാണ്‌ സഭ 
യുടെ സാമൂഹിക ദര്‍ശനം 
യാഥാര്‍ത്ഥ്യമാകുന്നത്‌. “നൂറാം 
വര്‍ഷത്തില്‍” പ്രസ്താവിച്ചിരിക്കുന്ന 
തുപോലെ, “സമഗ്ര മനുഷ്യവിക 
സനം” മാത്രമാണ്‌ ഇന്നിന്റെ സമൂഹ 
ത്തിലെ എല്ലാ ഗ്രശ്നങ്ങള്‍ക്കുമുള്ള 
പരിഹാരമാര്‍ഗ്ഗം. _ അജ 


ഇനപങ്കാളിത്തവികസനം 
വെല്ലുവിളികളും സാഡ്യതകളും 


കേരളത്തില്‍ ജനപങ്കാ 
ളിത്തത്തോടെയുള്ള വികേ 
ന്ദ്രീകൃതവികസന പ്രകിയക 
ളും പദ്ധതികളും പഞ്ചാ 
യത്തീരാജ്‌ സ്ഥാപനങ്ങള്‍ 
വഴി തുടങ്ങിയിട്ട്‌ ഏഴു വര്‍ 
ഷം കഴിയുന്നു. കേരളം തു 
ടങ്ങിവച്ച ഈ പരീക്ഷണ 
ത്തിന്റെ അനുഭവങ്ങളും 
ഫലങ്ങളും പല തലങ്ങളി 
ലും വിഭാഗങ്ങള്‍ക്കിടയിലും 
പഠനവിഷയമായിക്കൊണ്ടിരി 
ക്കുകയാണ്‌. 

ഈ ലേഖനത്തില്‍ താ > 
ഴെപ്പറയുന്ന രണ്ട്‌ വിഷ ₹ 
യങ്ങള്‍ മാത്രം ശ്രദ്ധിക്കാന്‍ 
ഉദ്ദേശിക്കുന്നു. ഒന്നാമതായി | 
ജനകീയാസൂത്രണവികേന്ദ്രീ [! 
കൃതവികസനരപ്രകിയകളി ൽ 
ലുള്ള പൊതുവായ MANI 
യം. രണ്ടാമതായി ജനകീയാസൂത്രണ 
വികേന്ദ്രീകൃത വികസന പ്രകിയക 
ളുടെ ഭാഗമായി പഞ്ചായത്ത്‌ സ്ഥാ 
പനങ്ങള്‍ വഴി നടപ്പിലാക്കിയിട്ടുള്ള 
പദ്ധതികളും പ്രക്രിയയുമായിട്ടുള്ള 
ബന്ധങ്ങള്‍. 
സമന്വയത്തിന്റെ കുറവ്‌ 

ഏതൊരു (്രകിയയും പൂര്‍ണ്ണ 
ലക്ഷ്യത്തിലെത്തുന്നതിന്‌ (പ്രകിയ 
യില്‍ ഭാഗഭാക്കാവുന്നവര്‍ക്കിടയില്‍ 
മതിയായ സമന്വയം ഉണ്ടാകേണ്ടതു 
ണ്ട്‌. പൊതുവായ ധാരണയും സമ 
ന്വയവും താഴെപ്പറയുന്ന കാര്യങ്ങ 
ളില്‍ അത്യാവശ്യമാണ്‌. 


| 
f 


ആശയതലങ്ങളില്‍, ഉദ്ദേശലക്ഷ്യങ്ങ 
ളില്‍, പ്രവര്‍ത്തനങ്ങളില്‍, സമീപന 
തന്ത്രങ്ങളില്‍ ഇവ കൂടാതെ ഭാഗഭാ 
ക്കാവുന്നവരുടെ അധികാരങ്ങളിലും 
ചുമതലകളിലും ഉത്തരവാദിത്വങ്ങളി 
ലും പ്രതിഫലങ്ങളിലും, പൊതുവാ 
യി പ്രതീക്ഷിക്കുന്ന ഫലങ്ങളില്‍, കേ 
രളത്തിലെ ജനകീയാസൂത്രണവികേ 
ന്രീകൃതവികസന പ്രകിയകളില്‍, 
പൊതുജനങ്ങള്‍, രാഷ്ര്രീയപ്രവര്‍ത്ത 
കര്‍, ഉദ്യോഗസ്ഥര്‍, ജനപ്രതിനിധി 
കള്‍, വിദഗ്ധര്‍, തൊ 3 ലാളികള്‍ സാ 
മൂഹ്യപ്രവര്‍ത്തകര്‍, സ്വകാര്യമേഖല 
യില്‍ പ്രവര്‍ത്തിക്കുന്നവര്‍ തുടങ്ങിയ 
വരെല്ലാം ഉള്‍ച്ചേര്‍ന്നിരിക്കുന്നു. 


ഇവരെല്ലാവരും തന്നെ 
പല രീതിയിലും രൂപങ്ങളിലും 
തലങ്ങളിലും സംഘടിതരായി 

രുന്നു. ഇത്തരം സംഘടിതരൂ 
പങ്ങള്‍ പലപ്പോഴും നിലനില്‍ 
ക്കുന്നതുതന്നെ വിഭിന്നങ്ങ 

ളായ ആശയങ്ങളിലും ഉദ്ദേശ 

7 ലക്ഷ്യങ്ങളിലും പ്രവര്‍ത്തന 

gy ങാളിലും ഈന്നിയാണ്‌. വിവി 
A ധ തരക്കാരായ ഭാഗഭാക്കുക 
ളും അവരുടെ വിഭിന്നങ്ങളായ 
 സംഘടിതരുപങ്ങളും ഏതൊ 

രു പ്രകിയകളോടും താഴെപ്പ 
റയുന്ന ഏതെങ്കിലും ഒരു രീ 

| തിയിലാകാം പ്രതികരിക്കുക. 
പൂര്‍ണ്ണമായ പിന്തുണയും 
പങ്കാളിത്വവും, ഭാഗീകമായ പി 
 ന്തുണയും പങ്കാളിത്വവും. എ 

൮ തിര്‍പ്പോ യോജിപ്പോ പ്രകടി 

Mi പ്പിക്കാതെ നിസ്സംഗതയോടെ 
മാറി നില്‍ക്കുക, ഭാഗികമായ 
എതിര്‍പ്പ്‌, പൂര്‍ണ്ണമായ എതിര്‍പ്പ്‌, കേ 
രളത്തിലെ ജനകീയാസൂത്രണ വികേ 
ന്്രീകൃതവികസന്റപ്രകിയകളുടെ നേ 
ട്ടങ്ങളും കോട്ടങ്ങളും നിലനില്‍പ്പും 
മനസ്സിലാക്കണമെങ്കില്‍ വിവിധ 
സ്‌റ്റേറ്റ്‌ ഹോള്‍ഡേഴ്‌സിന്റെയും അവ 
രുടെ സംഘടിത രൂപങ്ങളുടെയും (പ 
തികരണങ്ങള്‍ പ്രകിയകളുടെ മുക 
ളില്‍പറഞ്ഞ ഘട്ടങ്ങളിലും തലങ്ങളി 
ലും എങ്ങനെയായിരുന്നു എന്നു മ 
നസ്സിലാക്കേണ്ടതുണ്ട്‌. ജനകീയാസൂ 
ത്രണവികേന്ദ്രീകൃതവികസനര്രകി 
യകളില്‍ കേരളത്തിലെ വലിയൊരു 
വിഭാഗം - പലതരത്തിലുമുള്ളവര്‍ - 


വിട്ടുനിന്നു എന്നുള്ളത്‌ എല്ലാവര്‍ 
ക്കും അറിയുന്ന കാര്യമാണ്‌. വിഭിന്ന 
ജനവിഭാഗങ്ങളെയും അവരുടെ സം 
ഘടിതരൂപങ്ങളേയും ഒരു പ്രകിയ 
യില്‍ ഒത്തൊരുമിച്ച്‌ പങ്കാളിയാക്കാന്‍ 
കഴിയും എന്നു കരുതുന്നത്‌ വെറും 
സ്വപ്നമാണ്‌. എന്നാല്‍, ജനകീയാ 
സൂത്രണവികസന(്രകിയകളില്‍ 
കഴിവതും ജനങ്ങളേയും ജനവിഭാഗ 
ങ്ങളേയും പ്രസ്ഥാനങ്ങളേയും ഉള്‍ 
പ്പെടുത്താന്‍ പ്രക്രിയകള്‍ക്ക്‌ നേതൃ 
ത്വം നല്‍കിയവര്‍ ശ്രമിച്ചിരിക്കുന്നു 
എന്ന കാര്യം നാം ഓര്‍ക്കേണ്ടതുണ്ട്‌. 
അതേസമയം തന്നെ ചില തലങ്ങ 
ളില്‍, പ്രത്യേകിച്ചും പ്രാദേശികമായി 
പലയിടത്തും പല ഘട്ടങ്ങളിലും ഒ 
ഴിവാക്കപ്പെടല്‍ ഉണ്ടായിട്ടുണ്ട്‌ എന്ന 
സത്യം വിസ്മരിച്ചുകൂടാ. 
ജനകീയാസൂത്രണവികേന്ദ്രീകൃ 
തവികസനപ്രകിയകളില്‍ പ്രകടമാ 
യി കണ്ട ചില വിഭാഗങ്ങളുടെ, പ്ര 
സ്ഥാനങ്ങളുടെ പങ്കാളിത്വമില്ലായ്മ 
ശ്രദ്ധിക്കാതിരിക്കാന്‍ പററില്ല. ഒന്നാ 
മതായി, മിക്ക രാഷ്ട്രീയ പ്രസ്ഥാന 
ങ്ങളുടെ മുകള്‍ത്തട്ടിലുള്ളവര്‍. രണ്ടാ 
മതായി, സാമൂഹ്യസംഘടനകളും 


അവരുടെ പ്രവര്‍ത്തകരും മൂന്നാമതാ | 


യി സ്വകാര്യമേഖലയും അവിടെ 
യുള്ള പ്രവര്‍ത്തകരും. നാലാമതായി, 
സമൂഹത്തിലേ മദ്ധ്യ-ഉന്നത ശ്രേണി 
കളിലുള്ളവര്‍. അഞ്ചാമതായി, തൊ 
ഴിലാളി സംഘടനകള്‍. ആറാമതായി, 
ധനകാര്യ സ്ഥാപനങ്ങള്‍. ഏഴാമതാ 
യി, നല്ലൊരുവിഭാഗം ഉദ്യോഗസ്ഥര്‍ 


ജനകീയാസൂര്രണവികേന്ദ്രീകൃ 
തവികസന പ്രക്രിയകളുടെ തുടര്‍ 
ന്നുള്ള വിജയങ്ങള്‍ക്കും നിലനില്‍പ്പി 
നും ഒഴിഞ്ഞുമാറി നിന്ന മുകളില്‍ 
പറഞ്ഞ ജനവിഭാഗങ്ങളുടെയും അവ 
രുടെ സംഘടിത പ്രസ്ഥാനങ്ങളുടെ 
യും പങ്കാളിത്വം ഉറപ്പാക്കേണ്ടതുണ്ട്‌. 
പൊതുധാരണ ഉറപ്പാക്കാനായി നാം 
നിര്‍മ്മിച്ചു വിതരണം നടത്തിയിട്ടുള്ള 
അനേകം കൈപ്പുസ്തകങ്ങളും സര്‍ 
ക്കാരിറക്കിയ വിവിധ ഉത്തരവുകളും 
നിര്‍ദ്ദേശങ്ങളും ബഹുഭൂരിപക്ഷം വി 


ഭാഗങ്ങളും ഇനിയും മനസ്സിലാക്കേ 
ണ്ടിയിരിക്കുന്നു. 


പ്രക്രിയകളും പദ്ധതികളും 
തമ്മിലുള്ള ബന്ധം , 

ജനകീയാസൂത്രണവികേന്ദ്രീകൃത 
വികസനപ്രക്രിയകള്‍ വഴി കേരളത്തി 
ലുടനീളം കഴിഞ്ഞ ഏഴുവര്‍ഷത്തോ 
ളമായി ചെറുതും വലുതുമായ പല 
തരത്തിലുള്ള ധാരാളം പദ്ധതികള്‍ 
നടപ്പിലാക്കികഴിഞ്ഞു എന്നു നമുക്ക 
റിയാമല്ലോ. ഇത്തരം പദ്ധതികളില്‍ 
പങ്കെടുത്തവരുടെയും ഗുണം കിട്ടു 
ന്നവരുടെയും സംഖ്യ വളരെ വലു 
താണ്‌. വളരെയധികം വിഭവങ്ങളും 
പണവും അദ്ധ്വാനവും മറ്റു ഭാതിക 
വിഭവങ്ങളും ഈ പദ്ധതികള്‍ക്കായി 
ചിലവഴിക്കപ്പെട്ടിട്ടുണ്ടെന്നും നമുക്ക 
റിയാം. 

ഈയവസരത്തില്‍ ജനകീയാസു 
ത്രണവും വികേന്ദ്രീകൃതവികസന 
വും പ്രകിയകളല്ലെന്നും വ്യത്യസ്ഥ 
ങ്ങളായ ഒരു കൂട്ടം പ്രാദേശിക പദ്ധ 
തികളായിരുന്നുവെന്നും ധാരാളം 
പേര്‍ കരുതുന്നു. അതേസമയംത 
ന്നെ, ജനകീയാസുത്രണവികേന്ദ്രീകൃ 
തപദ്ധതികള്‍ ഒരു പ്രകിയയുടെ ഭാ 
ഗമാണെന്നും പദ്ധതികളുടെ നടത്തി 
പ്പും, പുരോഗതിയും ഫലങ്ങളും പ്ര 


ക്രിയയെ പൂര്‍ണ്ണമായി ബാധിക്കുമെ . 


ന്നും പ്രബലരായ പ്രത്യേകിച്ചും ഈ 
പ്രകിയകള്‍ക്ക്‌ നേതൃത്വം കൊടു 
ത്തവര്‍ വിശ്വസിക്കുന്നു. ആയിരക്ക 
ണക്കിനുവരുന്ന പദ്ധതികളെ താഴെ 
പ്പറയുന്ന രീതികളില്‍ നമുക്ക്‌ തരം 
തിരിക്കാം. 

ഫലത്തിന്റെ അടിസ്ഥാനത്തില്‍, 
ഗുണഭോക്താക്കളുടെ അടിസ്ഥാന 
ത്തില്‍, വിഭവങ്ങളുടെ അടിസ്ഥാന 
ത്തില്‍, ജനപങ്കാളിത്വത്തിന്റെ അടി 
സ്ഥാനത്തില്‍ എന്നാല്‍ ഫലത്തിന്റെ 
അടിസ്ഥാനത്തില്‍, നോക്കുമ്പോള്‍ 
ഈ പദ്ധതികള്‍ക്ക്‌ താഴെപ്പറയുന്ന 
വ്യത്യാസങ്ങള്‍ കാണാം. 

വളരെപ്പെട്ടെന്നു ഫലം തരുന്നവ, 
ദീര്‍ഘകാലത്തിനുശേഷം ഫലം തരു 
MuU, വളരെ പ്രത്യക്ഷമായ 
ഫലങ്ങള്‍ തരുന്നവ, ഫലങ്ങള്‍ അത്ര 
ഗ്രതൃക്ഷമല്ലാത്തവ, പാര്‍ശ്വഫ 
ലങ്ങള്‍ ഒന്നും ഉണ്ടാക്കാത്തവ, പല 
പദ്ധതികളിലും മുകളില്‍ പറഞ്ഞി 


ട്ടുള്ള ഫലങ്ങള്‍ സമ്മിശ്രവുമാകാം. 
ഉദാഹരണത്തിന്‌ ഒരു പാലം നിര്‍മ്മി 
ച്ചു കഴിഞ്ഞാല്‍ ലഭിക്കുന്ന ഫലങ്ങള്‍ 
പെട്ടെന്നുള്ളവയും ദീര്‍ഘമായുള്ള 
തുമുണ്ട്‌. പാലത്തിന്റെ ഗുണഫ 
ലങ്ങള്‍ വളരെ പ്രത്യക്ഷമാണ്‌. 
എന്നാല്‍, അത്രപെട്ടെന്ന്‌ മനസ്സിലാ 
ക്കാന്‍ പററാത്ത ഫലങ്ങളും ഉണ്ട്‌. 
പാലം വളരെയധികം പാര്‍ശ്വഫലങ്ങ 
ളും ഉണ്ടാക്കുന്നു. പാലത്തില്‍കൂടി 
യുള്ള ഗതാഗതസനകര്യം വഴിയു 
ണ്ടാവുന്ന അനന്തര ഗുണങ്ങള്‍ ധാ 
രാളമാണ്‌. അതുപോലെ തന്നെ ഒരു 
വ്യക്തിക്ക്‌ /കുടുംബത്തിന്‌ കിണര്‍ 
കൊടുത്താല്‍ ഫലം പെട്ടെന്ന്‌ കിട്ടു 
ന്നു, എന്നാല്‍, പരിശീലനം കൊടു 
ത്താല്‍ ഫലം അത്രവേഗം കിട്ടുന്നു 
ണ്ടാവില്ല. കിണറിന്റെ ഫലം പ്രത്യ 


ക്ഷമാണെങ്കില്‍ പരിശീലനത്തിന്റെ 


ഫലം പലപ്പോഴും അത്ര പ്രത്യക്ഷ 
മാകണമെന്നില്ല. കാരണം പരിശീ 
ലനം കിട്ടിയ വ്യക്തിക്ക്‌ ഫലപ്രാപ്തി 
ലഭിക്കണമെങ്കില്‍ മററു പല കാര്യ 
ങ്ങളും പൂര്‍ത്തികരിക്കേണ്ടതുണ്ട്‌. ഉ 
ദാഹരണത്തിന്‌ തെങ്ങുകയററത്തില്‍ 
പരിശീലനം കിട്ടിയെന്നു കരുതി 
അടുത്ത ദിവസം മുതല്‍ കയറാന്‍ 
തെങ്ങുകള്‍ കിട്ടുമെന്നും തൊഴിലില്‍ 
നിന്നു വരുമാനം ലഭിക്കുമെന്നും കരു 
താന്‍ വയ്യല്ലോ. ഗുണഭോക്താക്കളു 
ടെ അടിസ്ഥാനത്തില്‍ തരംതിരിക്കു' 
മ്പോള്‍ ജനകീയാസൂത്രണ വികേന്ദ്രീ 
കൃതവികസനപദ്ധതികളെ താഴെപ്പ 
റയുംവിധം കാണാം. വ്യക്തികള്‍ക്ക്‌ 
ഗുണം നല്‍കുന്നത്‌ കുടുംബത്തിന്‌ 
ഗുണം നല്‍കുന്നത്‌. സമൂഹത്തിന്‌ 
മൊത്തമായി ഗുണം നല്‍കുന്നത്‌. 
ഉദാഹരണത്തിന്‌ ചില പദ്ധതി 
കള്‍ തൊഴിലാളികളെ അല്ലെങ്കില്‍ 
സ്ത്രീകളെ മുന്‍നിര്‍ത്തിയുള്ളവയാ 
ണ്‌. ചെറുകിട സംരംഭങ്ങള്‍ കൂടുത 
ലും താഴെക്കിടയിലുള്ള വ്യക്തികളു 
ടെ പ്രത്യേകിച്ചും സ്ത്രീകളുടെ വരു 
മാനവും കഴിവുകളും വര്‍ദ്ധിപ്പിക്കാന്‍ 
ശ്രമിക്കുന്നു. എന്നാല്‍, ദാരിദ്ര്യരേഖ 
യ്ക്കുതാഴെയുള്ളവര്‍ക്കുള്ള പദ്ധതി 
കള്‍ പ്രത്യേകിച്ച്‌ കുടുംബങ്ങളെ 
ലക്ഷ്യം വച്ചുള്ളവയാണ്‌. പാലം, റോ 
ഡുകള്‍, പൊതുസൌഈകര്യം വര്‍ദ്ധിപ്പി 


ക്കുക മുതലായ പദ്ധതികള്‍ ഒരു പ്ര 
ദേശത്തെ അല്ലെങ്കില്‍ സമൂഹത്തെ 
മുഴുവന്‍ ലക്ഷ്യംവച്ച്‌ നടപ്പാക്കിയിട്ടു 
ള്ളവയാണ്‌. ഒരു രാഷ്ട്രത്തിന്റെ 
ഏററവും താഴെയുള്ള കണ്ണി വ്യക്തി 
യാണെന്നും, വ്യക്തിയും കുടുംബ 
വും സമൂഹവും തമ്മില്‍ അഭേദ്യ 
ബന്ധമുണ്ടെന്നും ആയതിനാല്‍ വ്യ 
ക്തിക്കോ കുടുംബത്തിനോ ലഭി 
ക്കുന്ന ഗുണഫലങ്ങള്‍ സമൂഹത്തി 
നു മൊത്തമായി ലഭിക്കുന്നതാണെ 
ന്നും നമുക്ക്‌ വാദിക്കാം. പക്ഷേ പങ്കാ 
ളിത്താധിഷ്ഠിതമായ പല പദ്ധതിക 
ളിലും നേരിട്ട്‌ ഗുണം ലഭിക്കുന്നവരും 


അല്ലാത്തവരും തമ്മിലുള്ള വൃത്യാ 


സം പ്രാധാന്യമുള്ളതാണ്‌. ഗുണം 
ലഭിക്കാത്തവര്‍ പലപ്പോഴും പങ്കാളി 
ത്താധിഷ്ഠിത പദ്ധതികളില്‍ നിന്നും 
വിട്ടുനില്‍ക്കാറുണ്ട്‌. ആയതിനാല്‍ സ 
മൂഹത്തിന്റെ മൊത്തം പങ്കാളിത്വം വ്യ 
ക്തികുടുംബാധിഷ്ഠിത പദ്ധതികളേ 
ക്കാള്‍ കൂടുതല്‍ സാമൂഹ്യാധിഷ്ഠിത 
പദ്ധതികളിലാണെന്ന്‌ കാണാം. വി 
ഭവങ്ങളുടെ അടിസ്ഥാനത്തില്‍ പദ്ധ 
തികളെ താഴെപ്പറയുംവിധം തരംതി 
രിക്കാം. 


പ്രാദേശികവിഭവങ്ങള്‍ ഉപയോഗി 
ക്കുന്നവ, പുറമേ നിന്നുള്ള വിഭ 
വങ്ങള്‍ - സര്‍ക്കാരിന്റേതുള്‍പ്പെടെ ഉ 
പയോഗിക്കുന്നവ, കൂടുതല്‍ സാങ്കേ 
തികവിദ്യ ആവശ്യമുള്ളത്‌, സാധാര 
ണജനങ്ങള്‍ക്കിടയിലുള്ള പ്രാദേശി 
കമായ സാങ്കേതികവിദ്യകള്‍ ഉപയോ 
ഗിക്കാവുന്നവ, ഉദാഹരണത്തിന്‌ 
ആട്‌, പശു, കോഴിവളര്‍ത്തല്‍ പദ്ധ 
തികളും പലവിധ കൃഷിരീതികളും 
പ്രാദേശികമായുള്ള അറിവുകളും വി 
ഭവങ്ങളും അടിസ്ഥാനമാക്കി നടപ്പാ 
ക്കിയിട്ടുള്ളവയാണ്‌. എന്നാല്‍, ഒരു 
കമ്പ്യൂട്ടര്‍ പരിശീലനകേന്ദ്രം നടത്തു 
വാന്‍ പ്രാദേശികവിഭവങ്ങള്‍ മാത്രം 
പോരാ. വിഭവങ്ങളുടെ അളവിലും മൂ 
ല്യങ്ങളിലും വ്യത്യാസമുണ്ട്‌. ചില 
പദ്ധതിക്ക്‌ ജനങ്ങള്‍, ഗുണഭോക്താ 
ക്കളും അല്ലാത്തവരും കൂടുതല്‍ വി 
ഭവങ്ങള്‍ സംഭാവന ചെയ്യുമ്പോള്‍ 
മററു പദ്ധതികള്‍ക്കുള്ള വിഹിതം കു 
റവാണ്‌. സാധാരണജനങ്ങളുടെ വി 
ഹിതം കൂടുമ്പോഴാണ്‌ അവരുടെ 


ഇനകീയാസുത്രണ 
വിക്േന്രീകൃതലികതന 
പ്രക്രിയകള്‍ വഴി കേരളത്തിലുടനീളം 
കഴിഞ്ഞ ഏഴുവര്‍ഷത്തോളമായി 
ചെറുതും വലുതുമായ 
പലതരത്തിലുള്ള ധാരാളം പദ്ധതികള്‍ 
നടകിലാക്കികഴിഞ്ഞു എന്നു 
നമുക്കറിയാം. ഇത്തരം 
പദ്ധതികളിൽ പങ്കെടുത്തവരുടെയും 
ഗുണം കിട്ടുന്നവരുടെയും സംഖ്യ 
വളരെ വലുതാണ്‌, വളരെയധികം 


വിഭവങ്ങളും പണവും അദ്ധ്യാനവും 


2M ഭതികവിദവങ്ങളും ഈ 
പദ്ധതികള്‍ക്കായി 
ചെലവഴിക്കടെട്ടിട്ടുങ്ടന്നും 
നമുക്കറിയാം. 


പങ്കാളിത്തം കൂടുന്നതെന്ന്‌ പറയാം. 
വികസനപദ്ധതികളിലുള്ള ജനപങ്കാ 
ളിത്തം പല ഘടകങ്ങളേയും ശക്തി 
കളേയും ആശ്രയിച്ചിരിക്കുന്നുവെന്നു 
കാണാം. ജനകീയാസൂത്രണവികേ 
ന്ദ്രീകൃതപദ്ധതികളില്‍ പൊതുവേ ജ 
നപങ്കാളിത്തം ഉണ്ടായിരുന്നുവെങ്കി 
ലും പദ്ധതികള്‍ തമ്മില്‍ പങ്കാളിത്ത 
ത്തിന്റെ അളവും ഗുണനിലവാരവും 
വൃത്യസ്ഥമായിരുന്നു. വികസന പ്ര 
ക്രിയകളിലും പദ്ധതികളിലുമുള്ള 
ജനപങ്കാളിത്തം മുഖ്യമായും താഴെ 
പ്പറയുന്ന ഘടകങ്ങളേയും ശക്തിക 
ളേയും ആശ്രയിച്ചിരിക്കുന്നു. 
ഫലങ്ങള്‍, ചെലവുകള്‍, വിഭവ 
ങ്ങള്‍, നിയന്ത്രിക്കുന്ന - സഹായി 
ക്കുന്ന ശക്തികളും ജനങ്ങളുമായുള്ള 
ബന്ധങ്ങള്‍, സമൂഹത്തിനുള്ളിലുള്ള 
സാമൂഹ്യസാമ്പത്തിക രാഷ്ട്രീയാന്ത 
രീക്ഷവും ഘടനയും, സാധാരണയാ 
യി വ്യക്തികള്‍ക്കോ ചില തെരഞ്ഞെ 
ടുക്കപ്പെട്ട കുടുംബങ്ങള്‍ക്കോ ഗുണം 
ലഭിക്കുന്ന പദ്ധതികള്‍ക്ക്‌ പൊതുജ 
നപങ്കാളിത്വം കുറവായാണ്‌ കണ്ടുവ 
രുന്നത്‌. അതുപോലെ ചെലവുകളും 
(വിഭവങ്ങള്‍ ഉള്‍പ്പെടെ) അദ്ധ്വാനവും 
കൂടുതലുള്ളവയ്ക്ക്‌ പങ്കാളിത്വം കു 
റവായിരിക്കും. പങ്കാളിത്വപ്രകിയയെ 
നിയന്ത്രിക്കുന്നതും സഹായിക്കുന്ന 
തുമായ ശക്തികളും ജനങ്ങളുമാ 


യുള്ള ബന്ധങ്ങള്‍ പങ്കാളിത്വപ്രകരി 
യകളെ വളരെയധികം സ്വാധീനിക്കു 
ന്നുവെന്ന്‌ കാണാം. പങ്കാളിത്വം വര്‍ 
ദ്ധിക്കണമെങ്കില്‍ ഇത്തരം ശക്തികള്‍ 
ക്ക്‌ ജനങ്ങളുടെ വിശ്വാസം ലഭിക്കേ 
ണ്ടതുണ്ട്‌. പ്രരകിയകള്‍ നിയന്ത്രി 
ക്കുന്ന ശക്തികളുടെ ഉദ്ദേശ്യങ്ങള്‍ 
ജനങ്ങള്‍ പൂര്‍ണ്ണമായി മനസ്സിലാക്കേ 
ണ്ടതുണ്ട്‌. 

സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീ 
യതലങ്ങളില്‍ വിഭജിക്കപ്പെട്ടിരി 
ക്കുന്ന ജനവിഭാഗങ്ങള്‍ ഒത്തൊരുമി 
ച്‌ വികസന പ്രക്രിയകളില്‍ പങ്കാളി 
കളാകും എന്നു കരുതുന്നത്‌ വെറും 
സ്വപ്നമാണ്‌. ജനങ്ങള്‍ക്കിടയിലുള്ള 
അടിസ്ഥാനപരമായതും നാം നിര്‍മ്മി 
ചിട്ടുള്ളതുമായ വ്യത്യാസങ്ങള്‍ ജന 
ങ്ങളെ ഒന്നിച്ചു നിര്‍ത്തുന്നതിനും 
പൊതുലക്ഷ്യങ്ങള്‍ക്കുവേണ്ടി യോ 
ജിപ്പിച്ച്‌ ര്രവര്‍ത്തിപ്പിക്കുന്നതിനും 
വളരെ വിഘാതമായി നില്‍ക്കുന്നു. 
കേരളത്തിലെ മിക്ക ജനങ്ങളും 
ഏതെങ്കിലും പ്രസ്ഥാനങ്ങളുമായി 
ബന്ധപ്പെട്ടു നില്‍ക്കുന്നവരാണ്‌. ആ 
യതിനാല്‍ ഇത്തരം പ്രസ്ഥാനങ്ങള്‍ 
ജനകീയാസുത്രണ്രപ്രക്രിയയോടു പു 
ലര്‍ത്തുന്ന സമീപനം പ്രാധാന്യമുള്ള 
താണ്‌. ജനകീയാസൂത്രണ വികേന്ദ്രീ 
കൃതവികസന പ്രകിയകളും അനു 
ബന്ധപദ്ധതികളും തമ്മിലുള്ള 
ബന്ധങ്ങള്‍ വളരെ ആഴത്തില്‍ പഠി 
ക്കേണ്ടവയാണ്‌. ഈ പദ്ധതികളുടെ 
ഗുണങ്ങളും, നടപ്പാക്കിയ രീതികളും 
ചെലവുകളും അവ നിയന്ത്രിക്കുന്ന 
ശക്തികളുടെ നിലപാടുകളും പദ്ധതി 
കള്‍ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങ 
ളും ജനകീയാസൂത്രണ വികേന്ദ്രീകൃ 
തവികസനപ്രക്രിയകള്‍ക്ക്‌ ആക്കം 
കൂട്ടുന്നതോ കോട്ടം വരുത്തുന്നതോ 
ആയിരുന്നുവോയെന്ന്‌ പരിശോധി 
ക്കേണ്ടതാണ്‌. 


പഠന്രപ്രകിയയുടെയും പഠന 
സംവിധാനത്തിന്റെയും 
പരിമിതികള്‍ 


ഏതൊരു വികസനപ്രകിയയും 
ഉദ്ദേശിച്ച ഫലങ്ങള്‍ തരുന്നതിനും 
സ്ഥായിയായി മുമ്പോട്ടുപോകുന്നതി 
നും അനുബന്ധമായ പഠനസംവിധാ 
നങ്ങളും പഠനപ്രക്രിയകളും ആവശ്യ 
മാണ്‌. കേരളത്തിലെ ജനകീയാസൂ 


BIS 


LOM വികസന പ്രക്രിയകള്‍ക്ക്‌ ഇ 
ത്തരം പഠന സംവിധാനങ്ങളും പ്ര 
ക്രിയകളും പരിപോഷിപ്പിക്കുന്നതിന്‌ 
അടിസ്ഥാനപരമായി ചില പരിമിതി 
കള്‍ ഉണ്ടായിരുന്നു. 
ഒന്നാമതായി, കേരളത്തിലെ ജന 
കീയാസൂത്രണ വികേന്ദ്രീകൃത വിക 
സന്റപ്രകിയകളുടെ ദിശ താഴെ നി 
ന്നും മുകളിലേക്കായിരുന്നില്ല, പകരം 
മുകളില്‍ നിന്നും താഴേക്കായിരുന്നു. 
മുകള്‍ത്തട്ടിലുള്ള സര്‍ക്കാര്‍ സംവി 
ധാനങ്ങളും വിദഗ്ധരും ചേര്‍ന്നു ത 
യ്യാറാക്കിയ രൂപരേഖയും ആശയങ്ങ 
ളും ജനങ്ങളിലേക്ക്‌ വളരെ സംഘ 
ടിതമായും ശക്തമായും പകര്‍ന്നു 
കൊടുക്കപ്പെടുകയായിരുന്നു. ജനകീ 
യാസൂത്രണം വഴി സംഘടിപ്പിക്കപ്പെ 
ട്ട ജനസമൂഹങ്ങള്‍ മുഖ്യമായും മു 
കളില്‍ നിന്നുള്ള ആശയങ്ങളും നിര്‍ 
ദ്ദേശങ്ങളും സ്വീകരിക്കുന്നവരായി മാ 
റി. ഗ്രാമസഭകള്‍ വഴിയും മറ്റും സം 
ഘടിപ്പിക്കപ്പെട്ട ജനസമൂഹങ്ങള്‍ ത 
ങ്ങളുടേതായ ചിന്തകളും ആശയങ്ങ 
ളും, ആഗ്രഹങ്ങളും, ആവലാതികളും 
പങ്കുവെച്ചിട്ടുണ്ടെങ്കിലും അവയെല്ലാം 
തന്നെ മുകളില്‍ നിന്നു തയ്യാറാക്ക 
പ്പെട്ടതും നിയന്ത്രിക്കപ്പെട്ടതുമായൊ 
രു ചട്ടക്കൂടില്‍ നിന്നുകൊണ്ടായിരു 
ന്നു. ജനകീയാസൂത്രണ വികേന്ദ്രീക 
രണ വികസന പ്രകിയകളുടെ ഉടമ 
സ്ഥാവകാശവും നിയന്ത്രണവും ജ 
നങ്ങളുടെ സംഘടിത രൂപങ്ങളിലേ 
ക്ക്‌ ഇനിയും കൈമാറ്റം ചെയ്യപ്പെട്ട 
ട്ടില്ല. അത്തരമൊരു കൈമാറ്റം നല്ല 
താണോ, അല്ലയോ എന്നത്‌ ചര്‍ച്ചാ 
വിഷയമാക്കാവുന്നതാണ്‌. എന്നാല്‍ 
ജനകീയാസൂത്രണ വികേന്ദ്രീകൃത 
വികസന പ്രകിയകള്‍ പൂര്‍ണ്ണമാക 
ണമെങ്കില്‍ ആ പ്രകിയകളിലുള്ള ജ 
നങ്ങളുടെ, പ്രത്യേകിച്ചും സാധാരണ 
ക്കാരായ ജനങ്ങളുടെയും, അവരുടെ 
സംഘടിത സംവിധാനങ്ങളുടെയും 
പങ്കാളിത്വവും നിയന്ത്രണവും അവ 
കാശവും വര്‍ദ്ധിക്കേണ്ടിയിരിക്കുന്നു. 
ഏതൊരു പഠന പ്രക്രിയയും മു 
മ്പോട്ടു പോകണമെങ്കില്‍ പുതിയ അ 
റിവുകളും അനുഭവങ്ങളും, ആശയ 
ങ്ങളും ശേഖരിക്കുകയും പങ്കുവ 
യ്ക്കുകയും ആവശ്യമായി വേണ്ട മാ 


ടക്കം 


| 

റങ്ങളോടുകൂടി സ്വീകരിക്കുകയും 
ചെയ്യേണ്ടതുണ്ട്‌. ആരൊക്കെയാണ്‌ 
ജനകീയാസുത്രണവികേന്ദ്രീകൃത വി 
കസനവുമായി ബന്ധപ്പെട്ട പഠന പ്ര 
ക്രിയകളില്‍ 
ന്ന്‌ നോക്കാം. ജനകീയാസൂത്രണ വി 
കേന്ദ്രീകൃത IMM പ്രക്രിയകളില്‍ 
ഭാഗഭാക്കായവരും ആകേണ്ടിയിരുന്ന 
വരുമായ വിഭാഗങ്ങളെ തന്നെ നേര 
ത്തെ സൂചിപ്പിക്കുകയുണ്ടായല്ലോോ. 
തീര്‍ച്ചയായും സാധാരണ ജനങ്ങളു 
ടെ റ. | പഠനപ്രക്രിയ 
കളില്‍ പങ്കാളികളാകേണ്ടതാണ്‌. വ 
സ്തു നിഷ്ഠമായി പ്രശ്നങ്ങളെ വി 
ലയിരുത്തുവാനും പുതിയ സമീപ 
നങ്ങളും കാര്യപരിപാടികളും രൂപപ്പെ 
ടുത്തുവാനും ഫലപ്രദമായ സംവിധാ 
നങ്ങളും പ്രക്രിയകളും ആവശ്യമാ 

പഠന പ്രക്ര്യകള്‍ക്ക്‌ പല പങ്കാ 
ളികള്‍ ഉള്ളതുപോലെതന്നെ പലത 
ലങ്ങളും ഉണ്ട്‌. ഉദാഹരണത്തിന്‌ ജ 
നകീയാസൂത്രണ വികേന്ദ്രീകൃത വി 
AMM പ്രക്രിയകള്‍ക്ക്‌ താഴെപ്പറയു 
ന്ന തലങ്ങള്‍ കാണാന്‍ കഴിയും. 


1. സംസ്ഥാന ഗവണ്‍മെന്റ്‌ ത 
ലം ഇവിടെ പത്യേകിച്ചും നയപ 
രമായ കാര്യങ്ങള്‍ കൈകാര്യം 
ചെയ്യുന്നു. 2. ജില്ലാതലം, 3. ബ്ലോ 
ക്ക്തലം, 4. പഞ്ചായത്ത്‌ /മുന്‍സി 
പ്പാലിറ്റി തലം, 5. ്രാമസഭ/ വാര്‍ 
ഡ്‌ തലം, 6, അയല്‍ക്കൂട്ട /സ്വാ 
ശ്രയ സംഘടന തലം 


വേറൊരു രീതിയിലും, അതായ 
ത്‌ ഭാഗഭാക്കാവുന്നവരുടെ അടിസ്ഥാ 
നത്തില്‍ നമുക്ക്‌ ഈ തലങ്ങളെ മ 
റ്റൊരു രീതിയില്‍ കാണാം. 


വിദഗ്ധരുടെ തലം, രാഷ്ട്രീയ പ്ര 
വര്‍ത്തകരുടെയും പ്രസ്ഥാനങ്ങളുടെ 
യും തലം, സാമൂഹ്യ പ്രവര്‍ത്തകരു 
ടെയും സംഘടനകളുടെയും തലം, 
ഉദ്യോഗസ്ഥരുടെ തലം, ജനപ്രതി 
നിധികളുടെ തലം, ഗുണഭോക്താക്ക 
ളുടെ തലം, ഗുണഭോക്തരല്ലാത്ത ജ 
നങ്ങളുടെ തലം 

ഇവയെ ഇനിയും പല വിഭാഗങ്ങ 
ളായും ശ്രേണികളായും തിരിക്കാം. 


ാളികളാകേണ്ടതെ' 


ഉദാഹരണത്തിന്‌ രാഷ്ട്രീയ പ്രസ്ഥാ 
നങ്ങളെടുത്താല്‍, ജനകീയാസൂത്ര 
ണ വികേന്ദ്രീകൃത വികസന (alls 
യകളെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ 
പ്രസ്ഥാനങ്ങളുടെ തലം, പ്രതികൂലി 
ക്കുന്നവരുടെ തലം , നിസ്സംഗത പു 
ലര്‍ത്തുന്നവരുടെ തലം 


മുകളില്‍പ്പറഞ്ഞ ഓരോ കൂട്ടരുടെ 
യും സംസ്ഥാന, ജില്ല, ബ്ലോക്ക്‌, പ 
ഞ്ചായത്ത്‌, ഗ്രാമതലങ്ങള്‍. ഓരോ ത 
ലങ്ങള്‍ക്കും വിഭാഗങ്ങളും ഉള്ളില്‍ 
നിന്നുള്ള പഠന്രപ്രകിയകളും ഉണ്ട്‌. 
ഇത്തരം പഠന (പ്രകിയകള്‍ മൂന്നു ദി 
ശകളിലേക്ക്‌ നീങ്ങാം. 


ഒന്നാമതായി താഴേത്തട്ടുകളിലേ 
ക്ക്‌, രണ്ടാമതായി സമാന്തരമായി , 
മൂന്നാമതായി മുകളിലേത്തട്ടിലേക്ക്‌ 
എന്നാല്‍ ചില വിഭാഗങ്ങള്‍ക്കും ത 
ലങ്ങള്‍ക്കും ഉള്ളില്‍ നടക്കുന്ന പഠ 
ന്രപ്രകിയകള്‍ പങ്കുവയ്ക്കപ്പെടാതെ 
നിന്നുപോകാറുണ്ട്‌. അനേകതലങ്ങ 
ളില്‍ നടക്കുന്ന, പല ദിശകളിലേക്കു 
പങ്കുവെയ്ക്കപ്പെടുന്ന, വിവിധ ജന 
വിഭാഗങ്ങളും അവരുടെ പ്രസ്ഥാന 
ങ്ങളും ഉള്‍പ്പെട്ട, സങ്കീര്‍ണ്ണമായ പ്ര 
ക്രിയകളാണ്‌ ജനകീയാസൂത്രണ വി 
കേന്ദ്രീകൃത വികസനവുമായി ബന്ധ 
പ്പെട്ടിട്ടുള്ളത്‌. ഇത്തരം സങ്കീര്‍ണ്ണമാ 
യ പ്രക്രിയകളെ പരസ്പരം ബന്ധ 
പ്പെടുത്തി പൊതുവായ അറിവുകളും 
അനുഭവങ്ങളും കണ്ടെത്താനും, അ 
വയെ അടിസ്ഥാനമാക്കി വികസന ത 
ന്ത്രങ്ങളും പദ്ധതികളും ആവിഷ്ക്ക 
രിക്കാനും ഫല്രപദമായ സംവിധാന 
ങ്ങള്‍ ഉണ്ടാകേണ്ടതുണ്ട്‌. 

ജനകീയാസൂത്രണ വികസന പ്ര 
ക്രിയകള്‍ വഴിയായി കേരളത്തിലുട 
നീളം നടപ്പിലാക്കിയിട്ടുള്ള ലക്ഷക്ക 
ണക്കിന്‌ പദ്ധതികളില്‍ ബഹുഭൂരിപ 
ക്ഷവും ഇനിയും കാര്യമായി വിലയി 
രുത്തപ്പെട്ടിട്ടില്ല. അതുപോലെ ഈ 
പ്രകിയകള്‍വഴി ഉയര്‍ന്നു വന്നിട്ടുള്ള 
സംഘടിതരൂപങ്ങള്‍ പ്രത്യേകിച്ചും 
അയല്‍ക്കൂട്ടങ്ങളും സ്വാശ്രയസംഘ 
ടനകളും പഠനവിഷയങ്ങളാകേണ്ട 
താണ്‌. മൊത്തത്തില്‍ ജനകീയാസൂ 
LOM വികസന പ്രകിയയുടെ ഫല 
ങ്ങളും ദോഷങ്ങളും പലതലങ്ങളി 
ലും രീതികളിലും, ആഴത്തിലും വ 
സ്തുനിഷ്ഠമായും വിലയിരുത്തപ്പെ 
ടേണ്ടതുണ്ട്‌ 


കര്‍മ്മപഥങ്ങളില്‍്‌ 
പ്രചോദനം 


പ്പോള്‍ വിങ്ങുന്ന ചുണ്ടുകള്‍ മന്ത്രിച്ചു. “അച്ചാ, എനിക്കു 
ജീവിതം മടുത്തു. ഞാനിനി എന്തിനാ ജീവിക്കുന്നത്‌? 
എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും പണിയെടുത്ത്‌ 
സംരക്ഷിക്കാന്‍ എന്റെ കെട്ടിയോനു സാധിക്കുന്നില്ല. 
ക്യാന്‍സര്‍ എന്ന കൊലപാതകി സമയം നോക്കി നടക്കു 
കയാണ്‌, അവശേഷിക്കുന്ന ഇത്തിരി ശ്വാസത്തെ തി 
ക്കെടുത്താന്‍. കടമാണെങ്കില്‍ ഒരു മലയോളം പെരുകി 
ക്കഴിഞ്ഞു. ഇനി പണയപ്പെടുത്താന്‍ എന്റെ മാനം 
മാത്രം... ആത്മഹത്യ ചെയ്താലോന്നുപോലും ചിന്തിച്ചി 
രിക്കുകയാണിവിടെ. അത്രമാത്രം ജീവിതം മടുത്തച്ചാ... 
' ഈ കഷ്ടപ്പാടുകള്‍ക്കിടയില്‍ ജീവിക്കാനുള്ള കൊതി 
തീര്‍ന്നച്ചാ... പിന്നെ കുഞ്ഞുങ്ങളെയോര്‍ത്തു മാത്രമാ 
ഇപ്പം അച്ചനെ വിളിക്കുന്നത്‌. വീണ്ടുമൊരു പൊട്ടിക്കരി 
ച്ചില്‍. “കുഞ്ഞേ നീ വിഷമിക്കേണ്ട. എന്തെങ്കിലും 
ചെയ്യാന്‍ കഴിയുമോയെന്നു നമുക്കു നോക്കാം. എന്താ 
യാലും നീ അത്യാവശ്യമായി ഇവിടം വരെ വരിക. എം. 
എസ്‌.എസ്‌.എസ്‌.ലേക്കുള്ള വഴി അച്ചന്‍ അവര്‍ക്കു പറ 
ഞ്ഞുകൊടുത്തു. സിസ്റ്ററിനോട്‌ അപരിചിതയായ അവ 
രെക്കുറിച്ചു പറഞ്ഞവര്‍ക്കുവേണ്ടി പ്രാര്‍ത്ഥനയോടെ 
കാത്തിരുന്നു. മണിക്കൂറുകള്‍ക്കുശേഷം അവള്‍ വന്നു, 
ഒക്കത്തൊരു കുഞ്ഞിനെയുമെടുത്തുകൊണ്ട്‌. ഒരു കുടും 
ബത്തിന്റെ കദനകഥകള്‍ മുഴുവനും ആ മുഖത്തുനിന്ന്‌ 
വായിച്ചെടുക്കാം. ഡയറക്ടറച്ചന്‍ അവരെ സ്നേഹ 
പൂര്‍വ്വം സ്വീകരിച്ചു. പ്രാരാബ്ധങ്ങളുടെയും ഒന്നുമില്ലാ 
യ്മയുടെയും നൈരാശ്യത്തിന്റെയുമൊക്കെ നീറുന്ന കഥ 
കളുടെ ഭാണ്ഡമവര്‍ അഴിച്ചു വച്ചു. കാര്‍മേഘത്തെ 
ക്കണ്ട്‌ നൃത്തം ചവിട്ടുന്ന മയിലിന്റെ സന്തോഷമായിരുന്നു 
എം.എസ്‌.എസ്‌.എസിന്റെ പടിവാതിലിറങ്ങിവന്നപ്പോള്‍ 
അവളുടെ മുഖത്ത്‌. മുങ്ങിത്താഴുന്നവന്‍ കൈയെത്തിപ്പി 
ടിക്കാന്‍ ഒരു വൈക്കോല്‍ത്തുമ്പ്‌ കിട്ടുമ്പോഴുള്ള ആ p 
സം. ഇന്നവള്‍ അങ്ങ്‌ വടക്ക്‌ ഒരു യൂണിറ്റിലെ സമര്‍ത്ഥ 
യായ ഒരംഗമാണ്‌. 


വക്കം 


ഇത്‌ എം.എസ്‌.എസ്‌.എസ്‌. എന്ന സാമൂഹ്യ 
പ്രവര്‍ത്തന കേന്ദ്രം നാലക്ഷരങ്ങളുടെ ചുവരുകള്‍ക്കു 


. ള്ളിലൊതുങ്ങാതെ നാലുദിക്കിലും സുവിശേഷം അറി 


യിച്ച്‌ അനേകരില്‍ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും 
ദൈവരാജ്യം സംസ്ഥാപിക്കുന്നതില്‍ അതീവശ്രദ്ധയുള്ള 
ഒരു സ്ഥാപനം. സഭ അതിന്റെ സ്വഭാവത്തില്‍ തന്നെ 
അപ്പസ്തോലികമാണെന്ന്‌ അതിന്റെ പ്രവര്‍ത്തനങ്ങളി 
ലൂടെ തെളിയിക്കുന്ന സ്ഥാപനം. തിരുവനന്തപുരം അതി 
ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തില്‍ നടത്തുന്ന വിവിധങ്ങ 
ളായ സാമൂഹ്യക്ഷേമ പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ ചുക്കാന്‍ പിടി 
ക്കുന്നത്‌ ഈ കൊച്ചു സംഘടനയാണ്‌. മലങ്കര . 
സോഷ്യല്‍ സര്‍വ്വീസ്‌ സൊസൈറ്റി. 


അനന്തപുരിയുടെ തിക്കും തിരക്കും ക്രമത്തിലധിക 
മുള്ള ഒരു ഭാഗമാണ്‌ പട്ടം-കേശവദാസപുരം റൂട്ട്‌. ഈ 
തിരക്കിലും അനുഗ്രഹത്തിന്റെ കുളിര്‍ത്തെന്നെലുമായി 
ഇളം കാറ്റ്‌ സെന്റ്‌ മേരീസ്‌ കോമ്പരണ്ടിനെ തഴുകിത്ത 
ലോടുമ്പോള്‍ ചരിത്രമുറങ്ങുന്ന സെന്റ്‌ അലോഷ്യസ്‌ 


സാമുഹിക 
വികസനത്തിന്‌ 
മാര്‍ഗ്ഗദ Talo 


മൈനര്‍ സെമിനാരിയുടെ പഴയ ബ്ലോക്ക്‌ നമ്മെ സാദരം 
ക്ഷണിക്കുന്നു. ദു:ഖഭാരങ്ങളുടെ ഭാണ്ഡക്കെട്ടഴിച്ച്‌ 
ഇത്തിരി ശമനം ലഭിക്കുന്നതിനായി ഓരോ ദിവസവും 
എം.എസ്‌.എസ്‌.എസില്‍ കയറിയിറങ്ങുന്നവരുടെ കദന 
കഥകള്‍ പറയുവാന്‍ അവിടുത്തെ കുഞ്ഞു മണല്‍ത്തരി 
കള്‍പോലുമിന്ന്‌ വിങ്ങുകയാണ്‌. എം.എസ്‌.എസ്‌.എ 
സിന്റെ ജനവാതിലുകള്‍ എപ്പോഴും തുറന്നിട്ടിരിക്കുന്നു. 
അവശതയും ആലംബവുമുള്ള അനേകര്‍ക്ക്‌ പ്രത്യാശയും 
പ്രതീക്ഷയും നല്‍കി സ്വന്തം കാലില്‍ നില്‍ക്കാന്‍ മനു 
ഷ്യനെ പ്രാപ്തനാക്കുന്നതിനായി. സഭയുടെ ആരംഭ 
കാല കേന്ദ്രമിന്ന്‌ മുഖം മിനുക്കുകയാണ്‌. തൊട്ടടുത്ത 
ദൈവാലയത്തിലെ പൂജ്യാവശിഷ്ടങ്ങളില്‍ നിന്ന്‌ 
ശക്തിയും ചൈതന്യവും കൈനിറയെ പ്രസാദമായി 
സ്വീകരിച്ച്‌ കരുത്ത്‌ നേടി ഒരുങ്ങുകയാണ്‌. അനശ്വര 
സ്രോതസ്സായ ക്രിസ്തുവിങ്കലേക്ക്‌ എത്താനുള്ള ഒരു 
ചാലകമായി മാറാന്‍... 


ആരോഗ്യ 
രംഗത്തേയ്ക്ക്‌ 
നൂതനമായ 
ചുവടുവയ്പ്‌ 


ദൈവാലയ മണികളുടെ കുളിരും കൊച്ചു സെമിനാ 
രിയിലെ പ്രാര്‍ത്ഥനാന്തരീക്ഷവും വിദ്യാക്ഷേത്രത്തിലെ 
കൊച്ചു ശലഭങ്ങളുടെ വാതോരാത്ത വിശേഷവുമെല്ലാം 
എം.എസ്‌.എസ്‌.എസിനു നവോന്‍മേഷം നല്‍കുന്നു. 
സമയം രാവിലെ 9.30. ശ്രുതിമധുരമായ ഈരടികള്‍ മുഴ 
ങ്ങുന്നു. “പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി”... 
ബഹു.സിസ്റ്റര്‍ വി.ഗ്രന്ഥം ഭക്തിപൂര്‍വ്വം തുറന്ന്‌ വായിച്ചു. 
“വി.മത്തായിയുടെ സുവിശേഷം 25-90 അധ്യായം 35 മുത 
ലുള്ള വാക്യങ്ങള്‍: “എന്തെന്നാല്‍, എനിക്കു വിശന്നു, 
നിങ്ങളെനിക്ക്‌ ഭക്ഷിക്കാന്‍ തന്നു...” ഇവിടെ എം.എസ്‌. 
എസ്‌.എസിന്റെ പ്രഭാതം തുടങ്ങുന്നു. ഓരോ ദിവസവും 
ഈശ്വരാനുഗ്രഹത്തിന്റെ മഴവില്ലു വിരിയുന്ന പൊന്നനു 
ഭവങ്ങളാക്കി മാറ്റാന്‍ കൃപ യാചിച്ചു കൊണ്ട്‌, ഇന്ന്‌ 
മുന്നില്‍ വരുന്ന നിരാലംബരും നിരാശ്രയരുമായ എല്ലാ 
വരിലും ദൈവത്തിന്റെ മുഖം കാണാനുള്ള ഉള്‍ക്കാഴ്ച 
യ്ക്കായി പ്രാര്‍ത്ഥിച്ചുകൊണ്ട്‌ അവരവരുടെ ഇരിപ്പിടങ്ങ 
ളിലേക്ക്‌ പോകുന്നു. ദത്യങ്ങളും പ്രതീക്ഷകളുമൊക്കെ 
സഫലമാക്കി കൊച്ചുകൊച്ചുറവിടങ്ങളായിത്തീരാന്‍. 
ഇവര്‍ എം.എസ്‌.എസ്‌.എസിന്റെ പ്രവര്‍ത്തകര്‍. ബഹു. 
ജോസ്‌ കിഴക്കേടത്തച്ചന്റെ നേതൃത്വത്തില്‍ ഇവര്‍ 
ഉണര്‍ന്നു പ്രവര്‍ത്തിക്കുന്നു.... അനേകര്‍ക്ക്‌ താങ്ങുംതണ 
ലുമാകാനായി. 


പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ പ്രവാചകനും ക്രാന്ത 
ദര്‍ശിയുമായ മാര്‍ ഈവാനിയോസ്‌ പിതാവ്‌ സമൂഹത്തെ 
ഉദ്ധരിക്കുന്നതിനായി ചെയ്ത കര്‍മ്മങ്ങളുടെ പിന്‍ബല 
മാണ്‌ എം.എസ്‌.എസ്‌.എസിന്റെ പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ 
മുതല്‍ക്കൂട്ട്‌. അദ്ദേഹം കയറിയിറങ്ങിയ മുറികളിലിരു 
ന്നാണ്‌ പ്രസ്ഥാനത്തിന്റെ ഭാവി പരിപാടികള്‍ നെയ്യുന്നു 
വെന്ന്‌ ബഹു. ജോസച്ചന്‍ പറയുമ്പോള്‍ സഹപ്രവര്‍ത്ത 
കരും അത്‌ അംഗീകരിക്കുന്നു. പ്രയത്നങ്ങളൊന്നും 
നിഷ്ഫലമായിപ്പോകാന്‍ ആ പരിശുദ്ധന്‍ അനുവദിക്കു 
കയില്ലെന്നവര്‍ക്കറിയാം. 


മലങ്കരസഭയ്ക്ക്‌ ഭാരതത്തിലും വിദേശത്തുമൊക്കെ 
ഖ്യാതിയുണ്ടാക്കിയതില്‍ നാം അതിയായി കടപ്പെട്ടിരിക്കു 
ന്നത്‌ പുണ്യശ്ലോകനായ അഭിവന്ദ്യ മാര്‍ ഗ്രിഗോറിയോസ്‌ 
തിരുമേനിയോടാണ്‌. സമൂഹത്തില്‍ പരിഷ്ക്കരണ പരി 
പാടികളുടെ വിത്തുകള്‍ വാരിവിതറി വികസനത്തിന്റെ 
പുത്തന്‍ സ്വപ്നങ്ങള്‍ രചിച്ച്‌ അവ യാഥാര്‍ത്ഥ്യമാക്കാന്‍ 
അഭിവന്ദ്യപിതാവിന്‌ സാധിച്ചുവെന്നത്‌ ആര്‍ക്കും വിസ്മ 
രിക്കാനാവില്ല. 


രംഗം ആര്‍ച്ചുബിഷപ്സ്‌ ഹസാണ്‌. അഭിവന്ദ്യ ബന 
ഡിക്ട്‌ മാര്‍ ഗ്രിഗോറിയോസ്‌ തിരുമേനി തന്റെ പച്ചക്കറി 
ത്തോട്ടവും നഴ്സറിയുമൊക്കെ അഥിതികളെ പരിചയ 
പ്പെടുത്തുയാണ്‌. അഥിതികളെ വിട്ടയച്ചശേഷവും തിര 
ക്കിന്റെ ബഹളം മാത്രം. സഹായം അപേക്ഷിക്കാനായി 
വന്നവരാണവരിലധികവും. ഒരാശ്വാസവാക്കു പ്രതീക്ഷി 
ച്ചുവരുന്നവര്‍. എല്ലാവരുടെയും തോളില്‍ത്തട്ടി സമാശ്വാ 
സിപ്പിച്ചുകൊണ്ട്‌ ആ താപസന്‍ പറഞ്ഞു. “നമുക്കെന്തെ 
ങ്കിലും ചെയ്യാം. വിഷമിക്കേണ്ട. ധൈര്യമായിട്ട്‌ 
പൊയ്ക്കോള്ളൂ”. അതു കേള്‍ക്കുമ്പോള്‍ രണ്ടായിരം 
വര്‍ഷങ്ങള്‍ക്കു മുന്‍പ്‌ യേശുനാഥന്‍ അരുളിച്ചെ 
യ്തതുപോലെ തോന്നും. “നീ വിശ്വസിച്ചാല്‍മാത്രം മതി. 
ദൈവത്തിന്റെ പ്രവര്‍ത്തി അവിടെ നിനക്കു കാണാം. 
തിരുവനന്തപുരം അതിഭദ്രാസനത്തില്‍ സാമൂഹ്യക്ഷേമ 
പ്രവര്‍ത്തനങ്ങള്‍ ധാരാളം നടക്കുന്നുണ്ടെങ്കിലും 
കൂടുതല്‍ ക്രിയാത്മകമായി പ്രവര്‍ത്തിക്കേണ്ടതിന്‌ ഒരു 
സൊസൈറ്റിയായി അതിനെ രജിസ്റ്റര്‍ ചെയ്യണമെന്നതി 
യായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. ജപമാല മണി 
കള്‍ ഓരോന്നോരോന്നായി തീര്‍ന്നു കൊണ്ടേയിരുന്നു. 
അങ്ങനെ 1961-ല്‍ മലങ്കര സോഷ്യല്‍ സര്‍വ്വീസ്‌ 
സൊസൈറ്റിയെന്ന പേരില്‍ തിരുവനന്തപുരം അതിഭ്രദാ 
സനത്തിന്റെ ഓദ്യോഗിക സാമൂഹ്യക്ഷേമ വകുപ്പായി 
ഇത്‌ രജിസ്റ്റര്‍ ചെയ്യപ്പെട്ടു. 

| പിന്നീടങ്ങോട്ട്‌ പ്രവര്‍ത്തനങ്ങളുടെയും പദ്ധതികളു 
ടെയും വളര്‍ച്ചയായിരുന്നു. ധര്‍മ്മ പരിപാടികളായിരുന്നു 
ആദ്യകാലത്തെങ്കിലും പിന്നീടത്‌ തൊഴില്‍ സംരംഭങ്ങ 
ളായും അനുദിന ജീവിതത്തെ താങ്ങി നിര്‍ത്താനുതകുന്ന 
കൊച്ചുകൊച്ചു സഹായങ്ങളുടെ കേന്ദ്രമായും സോഷ്യല്‍ 
സര്‍വ്വീസ്‌ സൊസൈറ്റി അഭിവൃദ്ധിപ്പെട്ടു. വികസനത്തി 
നായി ദാഹിച്ച ഒരു ജനതയുടെ സ്വപ്നങ്ങളുടെ സാക്ഷാ 
ത്കാരമായിരുന്നു എം.എസ്‌.എസ്‌.എസ്‌. ചെലവുകു 
റഞ്ഞ ഭവന നിര്‍മ്മാണം, മെത്ത നിര്‍മ്മാണ യൂണിറ്റ്‌, 
കോഴി വളര്‍ത്തല്‍ കേന്ദ്രം, മലയന്‍ കപ്പകൃഷി, ഡയറി 


യൂണിറ്റുകള്‍ ഇവയൊക്കെ ആദ്യകാല പ്രവര്‍ത്തനങ്ങളാ 
യിരുന്നു. 


ആദ്യകാല പ്രവര്‍ത്തന കേന്ദ്രം ആര്‍ച്ചുബി 
ഷപ്സ്‌ ഹൌസും അതിനു മുന്നിലെ സോഫിയാ സെന്റ 
റും പിന്നീട്‌ ചാവറ (ഇപ്പോള്‍ സ്നേഹസദന്‍ പ്രവര്‍ത്തി 
ക്കുന്ന സ്ഥലം) സെന്ററുമൊക്കെയായിരുന്നു. കാലാകാ 


ലങ്ങളില്‍ മാറിവന്ന ഡയറക്ടര്‍മാര്‍ എം.എസ്‌.എസ്‌. 


തളം 


പുത്തന്‍ 
BIDICMUIWDo 
നല്‍കി 
(പവര്‍ത്തന 
മേഖലകളില്‍ 
ബഹുദൂരം 
മുന്നോട്‌ 


എസിന്റെ പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ കൂടുതല്‍ ദിശാബോധം 
നല്‍കി. മലങ്കര സോഷ്യല്‍ സര്‍വ്വീസ്‌ സൊസൈറ്റിയുടെ 
ഡയറിക്കുറിപ്പുകളില്‍ “നന്ദിയോടെ” എന്ന തലക്കെട്ടില്‍ 
ഈ പേരുകള്‍ രേഖപ്പെടുത്തിയിരിക്കുന്നു. റവ.ഫാ. 
ചെറിയാന്‍ പണിക്കര്‍, റവ.ഫാ. മാത്യു കടകംപള്ളില്‍, 
റവ.ഫാ. സാമുവല്‍ മണ്ണില്‍, റവ.ഫാ. ഫിലിപ്പോസ്‌ തോമ 
സ്‌, റവ.ഫാ. മാത്യു പള്ളത്തുമറിയില്‍, റവ.ഫാ.ജോര്‍ജ്ജ്‌ 
ജേക്കബ്‌, റവ.ഫാ.ജോണ്‍ കമ്പാറ, റവ.ഫാ.തോമസ്‌ വട്ട 
പ്പറമ്പില്‍, റവ.ഫാ. ജോണ്‍ പുത്തന്‍ വിളയില്‍. എന്നും 
നന്ദിയോടെ സ്മരിക്കാനും പ്രാര്‍ത്ഥിക്കാനുമായി ആ 
പേജുകള്‍ ദിവസവും മറിക്കപ്പെടുന്നു. 


ഒരു പുത്തന്‍ സൂര്യോദയം. അരുണോദയത്തിന്റെ 
ചെങ്കതിരുകള്‍ അനന്തപുരിയെ ശോഭാമയമാക്കിയപ്പോള്‍ 
അതൊരു പുതിയ ചരിത്രത്തിന്റെ പിറവിയായിരുന്നു. മല 
HO സഭയ്ക്കൊരു പുതിയ അദ്ധ്യക്ഷന്‍. ആര്‍ച്ചു ബിഷപ്പ്‌ 
സിറില്‍ മാര്‍ ബസേലിയോസ്‌. ആരും അറിയാത്ത 
ബത്തേരി പോലുള്ള ഒരു ഭൂപ്രദേശത്തെ നാലാളറിയുന്ന 
ഭൂപ്രദേശമാക്കിയതില്‍ അഭിവന്ദ്യ പിതാവിന്റെ കരങ്ങ 
ളാണ്‌ പ്രവര്‍ത്തിച്ചത്‌. ശാന്തമായിരുന്നുകൊണ്ട്‌ വലിയ 
കാര്യങ്ങള്‍ ചെയ്യുകയും അതിന്റെ വിജയത്തിനായി അജ 
ഗണങ്ങളെ ഒരുക്കുകയും ചെയ്യുന്ന ഇടയ ശ്രേഷ്ഠന്‍. 


പിന്തുണയും 
പ്രോത്സാഹനവുമായി 


ക്കം 


ചങ്കു പറിച്ചുമാറ്റുന്ന വൃഥയോടെയാണ്‌ വയനാടന്‍ ജനത 
അഭിവന്ദ്യ പിതാവിനെ യാത്രയാക്കിയതെങ്കില്‍ ഹൃദയം 
നിറഞ്ഞ സന്തോഷത്തോടും നിറപുഞ്ചിരിയോടുമാണ്‌ 
തിരുവനന്തപുരം അതിഭദ്രാസനം തിരുമേനിയെ സ്വീക 
രിച്ചത്‌. ഒരു നഷ്ടത്തിന്റെ തീരാദു:ഖത്തില്‍ അമര്‍ന്നു 
പോയ അരമന വീണ്ടുമുണര്‍ന്നു. തിരുവനന്തപുരത്തിന്റെ 
മുഖം മാറ്റാന്‍ ബത്തേരിയില്‍ ശ്രേയസിലൂടെ ശ്രേയസു 
ണ്ടാക്കാന്‍ ശ്രമിച്ചതുപോലെ ഒട്ടനവധികാര്യങ്ങള്‍ ചെയ്യ 
ണമെന്ന്‌ പിതാവിനു തോന്നി. സാമൂഹ്യക്ഷേമ പ്രവര്‍ത്ത 
നങ്ങള്‍ക്ക്‌ പുതിയ മുഖം നല്‍കാന്‍ തീരുമാനിച്ചു. 
അങ്ങനെ കാഴ്ചകളൊക്കെ ഉള്‍ക്കാഴ്ചകളും ദര്‍ശനങ്ങ 
ളൊക്കെ ദിവ്യദര്‍ശനങ്ങളുമാക്കുന്ന അഭിവന്ദ്യപിതാവിന്റെ 
കാഴ്ചപ്പാടും സാമൂഹ്ൃയദര്‍ശനവും പരിചയവും മുതലാക്കി 
വികേന്ദ്രീകരണ കാഴ്ചപ്പാടോടെ പുതിയ പ്രവര്‍ത്തന 
ങ്ങള്‍ക്ക്‌ ഈടും പാവും നെയ്തുതുടങ്ങി. 

മനുഷ്യനെ ദൈവിക ജീവന്‍ പ്രാപിക്കത്തക്കവിധം 
ഉയരാന്‍ സഹായിക്കുന്ന അവന്റെ സാദ്ധ്യതകള്‍ക്ക്‌ നിറം 
പകരുകയായിരുന്നു എം.എസ്‌.എസ്‌.എസിന്റെ ദൌത്യം. 
ഉള്ളില്‍ രൂപീകരിച്ച ദര്‍ശനങ്ങളെ പ്രചോദിപ്പിക്കാനായി 
സത്യവും നീതിയും സമത്വവും സ്നേഹവുമൊക്കെ 
അനേകര്‍ക്കു പകര്‍ന്നുകൊടുക്കുന്നതിനും അതിനു 
വെളിച്ചം തൂകുന്ന ഒരു ചിരാതായിത്തീരാനാണുമിതിന്റെ 
പ്രാര്‍ത്ഥന. ഒത്തിരി സ്വപ്നങ്ങളുടെ ചിറകിലേന്തി 25 
ഓളം ഓഫീസേഴ്‌സും 83 ഓളം റിസോഴ്സ്‌ ടീമംഗങ്ങളും 
ജോസച്ചന്‍ കൂട്ടായി കര്‍മ്മ മണ്ഡലങ്ങളില്‍ ക്ഷേമ 
പ്രവര്‍ത്തനങ്ങള്‍ നടത്തുന്നു. 

“എക്സ്ക്യൂസ്മീ സാര്‍, ഞാന്‍ തിരുവനന്തപുരം എം. 
എസ്‌.എസ്‌.എസില്‍ നിന്നാണ്‌”. കുടുംബശ്രീയുടെ തിരു 
വനന്തപുരത്തെ ആസ്ഥാനത്ത്‌ ചെന്ന്‌ പരിചയപ്പെടുത്തി 
യപ്പോള്‍ മറുപടി ആശ്ചര്യപ്പെടുത്തുന്നതായിരുന്നു. “എം. 
എസ്‌.എസ്‌.എസിന്നാണോ? എന്താണാവശ്യം? ഞങ്ങള്‍ 
എന്താണ്‌ ചെയ്തുതരേണ്ടത്‌? എം.എസ്‌.എസ്‌.എസിന്റെ 
കാര്യങ്ങളില്‍ പങ്കെടുക്കാന്‍ ഞങ്ങള്‍ക്കൊത്തിരി ആഗ്ര 
ഹമാണ്‌”. കുശലം ചോദിച്ചുകൊണ്ടിരുന്നപ്പോള്‍ എം.എ 
സ്‌.എസ്‌.എസിനേക്കുറിച്ചവര്‍ മനസ്സിലാക്കിയ കാര്യങ്ങള്‍ 
ഇങ്ങോട്ടു പറയാന്‍ തുടങ്ങി. നാലു ജില്ലകളിലങ്ങോളമി 
ങ്ങോളം വിവിധങ്ങളായ പരിപാടികള്‍, പ്രത്യേകിച്ച്‌ ജന 
ശാക്തീകരണത്തിലും സ്ത്രീശാക്തീകരണത്തിലുമടി 
സ്ഥാനപ്പെടുത്തിയവ, ഒന്നിനൊന്നോടു കിടപിടിക്കുന്ന 
രണ്ടായിരത്തിലധികം വനിതാസംഘങ്ങള്‍, പുരുഷന്മാരെ 
കൂട്ടിയിണക്കി കൊച്ചുകൊച്ചു കാര്യങ്ങള്‍ ചെയ്യുന്ന 
പുരുഷ സംഘങ്ങള്‍, പ്രായമായവരെ പാഴ്വസ്തു 
വായിക്കാണുന്ന സമൂഹത്തിന്‌ മാതൃക കാട്ടി എണ്‍പതി 
ലധികം വരുന്ന വയോജന ഗ്രൂപ്പുകള്‍, കുഞ്ഞുങ്ങളുടെ 
ഭാവനയെയും ചിന്തയെയും വികസിപ്പിക്കാനുതകുന്നതി 
നായി എണ്‍പതിലധികം ബാലവേദികള്‍ ഇത്രമാത്രം 
സജീവ പ്രവര്‍ത്തനം ചെയ്യുന്ന ഈ സംഘടനയ്ക്കാവ 


° 


RP 


ശ്യമായ എന്തുകാര്യവും ഞങ്ങള്‍ ചെയ്തു തരാം”. കൂടും 
ബ്രരീയിലെ ഉദ്യോഗസ്ഥര്‍ക്കു നന്ദിപറഞ്ഞിട്ട്‌ തിരിച്ചി 
റങ്ങുമ്പോള്‍ കൂടെയുണ്ടായിരുന്ന മോഹന്‍സേവ്യര്‍ 
| മറ്റൊരു കണക്കുകൂടിയവതരിപ്പിച്ചു. സമൂഹത്തിന്റെ 
മുഖ്യധാരയില്‍ നിന്നും മാറ്റപ്പെട്ട ഏതാണ്ട്‌ നാന്നൂറില 
ധികം കുടുംബങ്ങളെ എസ്‌.ഏ.എഫ്‌.പി. വഴിയായി സഹാ 
യിക്കുന്നുണ്ട്‌. അതുമാത്രമല്ല, കേന്ദ്രഗവണ്‍മെന്റിന്റെ 
പശ്ചിമഘട്ട വികസനവകുപ്പുമായി സഹകരിച്ച്‌ നീര്‍ 
ടവികസന പദ്ധതികള്‍, നബാര്‍ഡുമായി സഹകരിച്ച്‌ വ്യവ 
സായ സംരംഭകത്വ പരിശീലനങ്ങള്‍, സിഡ്ബി, കിന്‍ഫ്രാ 
ഇവയുമായി ബന്ധപ്പെട്ട്‌ ഒട്ട ' l i 
നവധി വികസന പരിപാടി 
കള്‍ തുടങ്ങിയവയിലൂടെ 
സാമൂഹ്യപ്രവര്‍ത്തനരംഗത്ത്‌ 
അറിയപ്പെടുന്ന ഒരു ഗവേ 
ഷണ ഏജന്‍സിയായി മാറി 
ക്കഴിഞ്ഞുവെന്ന കാര്യ 
മോര്‍ക്കുമ്പോള്‍ സന്തോഷ 
ത്താല്‍ മതി മറക്കുകയാണ്‌ 
ഈ പ്രവര്‍ത്തകര്‍. 
തിരുവന്ന്തപുരമെന്ന നഗ 
രത്തിന്റെ തിരക്കുകള്‍ നഗീ 
നയ്ക്കു പരിചിതമാണ്‌. ആ 
തിരക്കില്‍ നിന്നകന്ന്‌ എം. 
എസ്‌.എസ്‌.എ സിന്റെ 
ഗ്രവര്‍ത്തന മേഖലകളില്‍ 
ഇത്തിരിനേരം വ്യാപൃതയായ 
പ്പോള്‍ അവള്‍ക്ക്‌ അതിശയ 
മായി. ക്ലാസ്മുറിയും പുസ്ത 
കങ്ങളും പഠിപ്പിച്ചതിനേ 
ക്കാള്‍ ജീവിതത്തിന്റെ പച്ച 
യായ യാഥാര്‍ത്ഥ്യങ്ങള്‍ 
എന്താണെന്നിവരെന്നെ പഠി i 
പ്പിക്കുന്നുവെന്ന്‌. ഉറക്കം കെടുത്തിയ ചില കാഴ്ചകളെ 
ക്കുറിച്ചവള്‍ സഹതപിച്ച്‌ വിതുമ്പിയ പ്പോള്‍ അറി 
യാതെയെന്റെ മിഴികളും ഈറനണിഞ്ഞു. അവള്‍ കണ്ട 
കാഴ്ചകള്‍ കഥകളായി പറഞ്ഞപ്പോള്‍ ബിന്ദുവും 
ക്രിസ്തുദാസും ഐശ്വര്യയുമൊക്കെ മനസ്സില്‍ സമസ്യ 
കള്‍ തീര്‍ക്കുന്നു. | 
ജീവിതമെന്നാല്‍ കഷ്ടപ്പാടിന്റെയും ദു:ഖത്തിന്റെ 
ഭാണ്ഡക്കെട്ടുകള്‍ ചുമക്കാനായിട്ട്‌ വിധിക്കപ്പെട്ടതാണെന്ന്‌ 
കരുതുന്ന ചിലര്‍ക്കെങ്കിലും ബിന്ദുവിന്റെ ജീവിതം പരി 
ശോധിച്ചാല്‍ ജീവിതം അങ്ങനെയുള്ളതല്ലായെന്ന്‌ 
ബോധ്യമാകും. ആപത്തുകളൊക്കെ വിജയപ്രദമായി 
എങ്ങനെ തരണം ചെയ്യാമെന്നവളുടെ ജീവിതം പഠി; 
ക്കുന്നുണ്ട്‌. ഒരു പാവപ്പെട്ട കുടുംബത്തിലായിരുന്നു 
ബിന്ദുവിന്റെ ജനനം. പക്ഷെ, അപ്പനുമമ്മയ്ക്കും അധികം 
സന്തോഷിക്കാനിട നല്‍കാതെ മൂന്നാംവയസ്സില്‍ തററ 
അവള്‍ പൂര്‍ണ്ണമായും തളര്‍വാതത്തിനടിമപ്പെട്ടു. എങ്കിലും 
അതൊന്നും അവള്‍ വകവയ്ക്കാതെ പച്ച മണ്ണില്‍ 
'അക്ഷരമെഴുതാനായി ശഠിച്ചു. അങ്ങനെ മാതാപിതാ 


വളര്‍ച്ചയുടെ പടവുകളില്‍ ബഹുദൂരം 
മുന്നോട്ടുകൊങ്ങുപോയ കര്‍മ്മസാരഥി 


ക്കളുടെയും സഹോദരന്മാരുടെയും സഹായത്താല്‍ 
അവള്‍ സ്‌കൂളില്‍ പോയിത്തുടങ്ങി. പക്ഷെ, ഒത്തിരി 
സ്നേഹിച്ച അച്ഛന്റെ അകാല മരണം അവളെയും അവ 
ളുടെ കുടുംബത്തെയും ദു:ഖത്തിലാഴ്ത്തി. അപ്പോഴും 
അവള്‍ ദൈവത്തെ കുറ്റം പറഞ്ഞില്ല. പത്താം ക്ലാസു 
കഴിഞ്ഞ്‌ പഠിക്കാന്‍ സാമ്പത്തിക നില അനുവദിക്കാത്ത 
തിനാല്‍ പഠനം ഒടുങ്ങുകയും ജീവിതം നാലുമൂലകള്‍ക്കു 
ള്ളില്‍ ഒതുങ്ങുകയും ചെയ്തപ്പോഴും കുറ്റം പറയാന്‍ 
അവള്‍ പഴുതുകളന്വേഷിച്ചില്ല. ഈയവസരത്തിലാണ്‌ 
ചടയമംഗലത്തെ ബെത്സെയ്ദാ റീഹാബിലിറ്റേഷന്‍ 
സെന്ററിലൂടെ എം.എസ്‌.എ 
 സ്‌.എസ്‌. ബിന്ദുവിന്റെ രക്ഷ 

, യ്ക്കെത്തുന്നത്‌. ഉടന്‍തന്നെ 
എം.എസ്‌.എസ്‌.എസ്‌. ബിന്ദു 
വിന്‌ ഓപ്പറേഷന്‍ തീരുമാനി 
ച്ചു. അത്ഭുതമെന്ന്‌ പറയട്ടെ 
അതിശയിപ്പിക്കുന്ന പുരോഗ 
തിയാണവളില്‍ ദര്‍ശിച്ചത്‌. 
ഇന്നവള്‍ക്ക്‌ ക്രച്ചസ്‌ ഉപയോ 
ഗിച്ച്‌ നടക്കാന്‍ ബുദ്ധിമുട്ടില്ല. 
ബുദ്ധി മുട്ടുകളെ യെല്ലാം 
അതിജീവിച്ച്‌ സാമ്പത്തിക 
മായും ആരോഗ്യപരമായും 
മെച്ചപ്പെട്ടുവരികയാണ്‌ ഈ 
കൊച്ചു മുത്ത്‌. എം.എസ്‌.എ 
 സ്‌.എസില്‍ നിന്നു ലഭിച്ച പരി 
ശീലനത്തിന്റെ ഫലമായി 

| പൂവുണ്ടാക്കിയും, എംബ്രോ 
 യിഡറി ചെയ്തും ബെത്സെ 
യ്ദായില്‍ കഴിയുമ്പോള്‍ 
സന്തോഷത്തോടെയവള്‍ പറ 
യുന്നു. എന്നേക്കാള്‍ വൈക 
ല്യമുള്ള അനേകരിവിടെക്കഴി 
യുമ്പോള്‍ എനിക്ക്‌ പരാതി 


പ്പെടാന്‍ അവകാശമില്ല. തികച്ചും പക്വമായ ഉത്തരം. എം. 


എസ്‌.എസ്‌.എസി.ല്‍ നിന്നു ലഭിച്ച സഹായത്താലിന്നവള്‍ 
അനേകര്‍ക്ക്‌ വഴികാട്ടിയാണ്‌. 


ഇതുപോലെ വിജയത്തിന്റെ നൂറുനൂറു കഥകള്‍ പറ 
യുവാന്‍ വ്യക്തികളും സംഘങ്ങളും ആവേശത്തോടെ 
നില്ക്കുകയാണ്‌. ചെമ്പുരിനടുത്ത്‌ വട്ടപ്പറമ്പില്‍ ഒരു 
സംഘത്തിലെ 18 സ്ത്രീകള്‍ക്ക്‌ ഒരുമിച്ചു കൂടുവാനുള്ള 
സൌകര്യം പുരുഷ മേധാവിത്വ സമീപനങ്ങള്‍ കാരണം 
നിഷേധിക്കപ്പെട്ടപ്പോള്‍ അവര്‍ വെറുതെയിരുന്നില്ല. 
സംഘത്തിന്റെ ഡയറക്ടറച്ചന്റെ സഹായത്തോടെ സംഘ 
ത്തിന്‌ സ്വന്തമായി ഒരു കെട്ടിടം സ്ഥാപിക്കുവാന്‍ അവര്‍ 
മുന്നോട്ടിറങ്ങി. ശൂന്യതയില്‍ നിന്നും അവര്‍ തുടങ്ങി. 
വസ്തുവാങ്ങി. വിശാലമായ ഒരു മുറിക്ക്‌ അടിസ്ഥാനമി 
ട്ടു. ചുടകട്ട, സിമന്റ്‌ ഇവ വാങ്ങി. ആറ്റില്‍ നിന്നും മണല്‍ 
വാരി. മേല്‍ക്കുരയ്ക്കുവേണ്ടി തെങ്ങ്‌ വാങ്ങി തടിമില്ലില്‍ 
കൊണ്ടുപോയി. അങ്ങനെ പുരുഷന്മാര്‍ ചെയ്തു ശീലിച്ച 
ജോലികളെല്ലാം അവര്‍ ചെയ്തു. ഒടുവില്‍ എം.എസ്‌. 


 എസ്‌.എസിന്റെ കേന്ദ്രത്തില്‍ നിന്നും കിട്ടിയ സഹായം 


കൂടി ആയപ്പോള്‍ പണി പൂര്‍ത്തിയായി. അവരുടെ 
മുഖത്തെ ആത്മസംതൃപ്തി പറഞ്ഞറിയിക്കുവാന്‍ 
ആര്‍ക്ക്‌ സാധിക്കും? ഒത്തിരി സ്വപ്നങ്ങളുടെ ശലഭങ്ങള്‍ 
പറക്കുന്ന കൊച്ചു കൊച്ചു സൌധങ്ങളുമായി ഒരു സ്വയം 
തൊഴില്‍ യൂണിറ്റിനുള്ള പരിപാടികള്‍ അവര്‍ 
തുടങ്ങിക്കഴിഞ്ഞു. 


ചെറിയ കാര്യങ്ങളിലൂടെ വന്‍കാര്യങ്ങളൊക്കെ 
ചെയ്യാന്‍ കഴിയുമെന്ന്‌ എം.എസ്‌.എസ്‌.എസിന്റെ കൊച്ചു 
സംഘങ്ങള്‍ക്കു സാധിക്കുമെന്ന്‌ മനസ്സിലാക്കുമ്പോള്‍ 
അറിവും വിവേകവുമുള്ള നമ്മള്‍ നമ്മുടെ സാദ്ധ്യതക 
ളൊക്കെ ഇല്ലാതാക്കുകയല്ലേ എന്നോര്‍ത്ത്‌ ദു:ഖഭാര 
ത്താല്‍ അറിയാതെ തലകുനിക്കുന്നു. ആങ്ങമുഴിയിലെ 
വല്‍സമ്മയും പ്രാവച്ചമ്പലത്തെ എല്‍സിക്കുട്ടിയുമൊക്കെ 
അതാണു പഠിപ്പിക്കുന്നത്‌. അടുക്കളയില്‍ പുകയുടെ 
നീറ്റലും ജീവിതത്തിന്റെ ദു:ഖവും പേറി ജീവിച്ചിരുന്ന 
സോദരിമാര്‍ ഇന്നരങ്ങത്തേക്കു കടന്നു വന്നിരിക്കുന്നു. 
അടുക്കള മാത്രമല്ല തങ്ങളുടെ കയ്യിലൊതുങ്ങുന്നതെന്ന 
വര്‍ തെളിയിച്ചു കഴിഞ്ഞു. നിമിഷാര്‍ത്ഥങ്ങള്‍ക്കുള്ളില്‍ 
മുന്‍പിലിരിക്കുന്ന കൊച്ചു യന്ത്രത്തിലൂടെ ലോകത്തെ 
അടുത്തറിയാന്‍ സഹായിക്കുന്ന “മനസും, തങ്ങള്‍ക്കു വഴ 
ങ്ങുമെന്നവര്‍ തെളിയിച്ചു കഴിഞ്ഞു. കാലം ന്രമശിരസ്ക 
രാകുന്നു ഇവര്‍ക്കു മുന്നില്‍. “ഇനിയും ഒത്തിരി 
ഞങ്ങള്‍ക്കു നേടാനുണ്ട്‌. സ്ത്രീകളെ ഇല്ലാതാക്കുന്ന 
സ്ത്രീധനം പോലെയുള്ള സാമൂഹ്യ വ്യവസ്ഥകള്‍ക്കെ 
തിരെ പോരാടാന്‍ ഞങ്ങള്‍ക്ക്‌ കരുത്തു ലഭിച്ചത്‌ എം.എ 
സ്‌.എസ്‌.എസില്‍ നിന്നാണ്‌. ഇവരുടെ ചര്‍ച്ചകളില്‍ 
ബുഷും കെറിയും വീരപ്പനും സ്ത്രീപീഡനവും കരിമ 
ണലും കാഴ്ചയും നാട്ടുരാജാവുമൊക്കെ കടന്നു വരുന്നു. 
ഞങ്ങള്‍ നന്ദിയുള്ളവരാണ്‌. ഇതുകേള്‍ക്കുമ്പോള്‍ 
ജോസച്ചന്‍ ദൈവത്തിനു നന്ദി പറയുന്നു. ഇത്ര തീക്ഷ 
“ണതയോടെ പ്രവര്‍ത്തിക്കാന്‍ ആയുരാരോഗ്യം തന്നതി 
ന്‌. ഒരു വൈദികനാകാന്‍ വിളിക്കപ്പെട്ടതിന്‌. 

ഇത്‌ എം.എസ്‌.എസ്‌.എസിന്റെ പുതിയ കെട്ടിടം. പേര്‍ 
സ്രോതസ്‌ - ഉറവിടമെന്നര്‍ത്ഥം. അതെ. നിത്യജീവന്റെ 
ഉറവിടത്തിലേക്ക്‌ അനേകരെ എത്തിക്കാനായി വിളി 
സ്വീകരിക്കപ്പെട്ട മറ്റൊരു സ്രോതസ്‌. ഇവിടെ കിനാവു 
കളൊക്കെ യാഥാര്‍ത്ഥ്യമാകുന്നു. ഇവിടെ വിരിയുന്ന 
സ്വപ്നങ്ങള്‍ക്ക്‌ മാരിവില്ലിന്റെ ഏഴഴകാണ്‌. വന്ന വഴിക 
ളൊന്നും മറക്കില്ല ഞങ്ങള്‍. പുതിയ കെട്ടിടത്തിന്റെ 
പൂമുഖ വാതിലില്‍ നില്‍ക്കുമ്പോള്‍ പഴയ കെട്ടിടത്തിന്റെ 
സ്മൃതികള്‍ ഞങ്ങള്‍ക്കു ശക്തിപകരുന്നെന്ന്‌ എം.എസ്‌. 
എസ്‌.എസ്‌. പ്രവര്‍ത്തകര്‍ പറയുമ്പോള്‍ ജോസച്ചനും 
തലകുലുക്കുന്നു. സമയം നാലര മണി. ജോസച്ചനും 
സംഘാംഗങ്ങളും ദൈവത്തിനു നന്ദി പറയുകയാണ്‌. 
പകല്‍ മുഴുവനും നിന്റെ കാരുണ്യത്തില്‍ ഞങ്ങളെ ഭാഗ 
ഭാഗാക്കിയതില്‍, നിന്റെ മുഖം അനേകരില്‍ ദര്‍ശിക്കാന്‍ 
ഭാഗ്യം തന്നതിന്‌. നിറപുഞ്ചിരിയോടെ നാളെക്കാണാ 
മെന്നു പറഞ്ഞ്‌ എല്ലാവരും പിരിഞ്ഞു. “ഇ്രായേലിന്‍ 
നാഥനായി വാഴുമേക ദൈവം.....” ജോസച്ചന്റെ 
മൊബൈല്‍ ഫോണിലെ റിംഗ്‌ ടോണ്‍. അച്ചന്റെ ശാന്ത 
സ്വരം. അതെ എം.എസ്‌.എസ്‌.എസ്‌.തന്നെ. ആരാണു 
വിളിക്കുന്നത്‌?..... നിങ്ങള്‍ ധൈര്യമായിരിക്കൂന്നേ. ഉവ്വ്‌. 
ഒരു ആറുമണിക്ക്‌ മുമ്പ്‌ നിങ്ങള്‍ ഓഫീസിലെത്തുക. 
ഞാനിവിടെക്കാണും. ശരി. സമാധാനമായിരിക്കൂ.” 


മമവവിധ്യമാ൪ന്ന 
ക൪മ്മമലയകള്‍ 


അച്ചന്‍ ഫോണ്‍ ഓഫ്‌ ചെയ്തിട്ട്‌ പുതിയ കെട്ടിടത്തിന്ന 
രികിലേക്കു പോയി. അനേകരെ ശ്രേയസുള്ളവരാക്കി 
മാറ്റുന്ന സ്രോതസിന്റെ മുന്നിലേക്ക്‌. അതെ ഇത്‌ സ്രോത 
സ്‌. അശരണര്‍ക്കും പ്രതീക്ഷയറ്റവര്‍ക്കുമൊക്കെ 
പ്രത്യാശ നല്‍കി ജീവിതം വിലപ്പെട്ടതാണെന്ന ബോധ്യം 
നല്‍കുന്ന സ്രോതസ്‌. മനുഷ്യരെ ദൈവിക ജീവനോളം 
ഉയരുവാന്‍ സഹായിക്കുന്ന സ്രോതസ്‌. ശരിയാണ്‌ 
സുഹൂത്തേ, മലങ്കരസഭയുടെ ശ്രേയസ്സാണ്‌ ഈ 


സ്രോതസ്സ്‌ 


DDJA ചാതമ 


ഡോ. എബ്രഹാം ജോസഫ്‌ 


i 


പേക്കിനാ ത്തിനിടയില്‍ 


PAIMo 


ഒരു പിറ നാള്‍ സ 


കേരളം എന്നു കേട്ടാല്‍ അഭി 
മാനപൂരിതമാകണം അന്തരംഗം എന്ന്‌ 
വള്ളത്തോള്‍ പാടിയിട്ട്‌ നാളേറെയായി. 
ഇന്ന്‌ കേരളമെന്ന്‌ കേട്ടാല്‍ റിമോട്ടില്‍ 
തൊട്ട്‌ അതിശീഘ്രം ചാനല്‍ മാറ്റണം 
എന്ന്‌ പാടേണ്ടിയിരിക്കുന്നു. അല്ലെ 
ങ്കില്‍ അമ്മപെങ്ങന്മാരുടെയും കുട്ടിക 
ളുടെയും മുന്നിലിരുന്ന്‌ പെൺവാണിഭം, 
സ്ത്രീപീഡനം, സ്വവര്‍ഗ്ഗരതി തുട 
ങ്ങിയവ കേള്‍ക്കേണ്ടിവരും. 


കഴിഞ്ഞ കുറേ നാളായി വാര്‍ത്ത 
കള്‍ ഉള്‍പ്പെടെയുള്ള ഏതു പരിപാടി 
യിലും ഒരു നിയന്ത്രണവുമില്ലാതെ 
“അഡല്‍റ്റ്‌ കോന്റന്റ്‌” കടന്നുവരുന്നു. 
വളരെ വിസ്തരിച്ചുള്ള വിവരണങ്ങളും 
യാതൊരു ഉളുപ്പുമില്ലാത്ത കുമ്പസാര 
ങ്ങളും പ്രസ്താവനകളും പത്രങ്ങളില്‍ 
നിറയുന്നു. ലൈംഗിക അരാജകത്വ 
ത്തില്‍, നിന്ന്‌ കേരളത്തെ രക്ഷിക്കാന്‍ 
സഭയും സാമൂഹ്യ പരിഷ്ക്കര്‍ത്താ 
ക്കളും ഒരു നൂറ്റാണ്ടുകൊണ്ട്‌ നേടിയ 


തെല്ലാം തകര്‍ക്കുന്ന മട്ടിലാണ്‌ കാര്യ 
ങ്ങളുടെ പോക്ക്‌. 

മലയാളിയുടെ ഇരട്ടത്താപ്പിന്റെ 
പാരമ്യമാണ്‌ മാധ്യമങ്ങളില്‍ ഇന്ന്‌ 
കാണുന്ന വിഴുപ്പലക്കല്‍. കലയുടെ 
പേരില്‍, ആവിഷ്‌ക്കാര സ്വാതന്ത്ര്യ 
ത്തിന്റെ പേരില്‍ അശ്ലീലവും അഴിഞ്ഞാ 
ടുവും അവയവ പ്രദര്‍ശനവും വിള 
മ്പുന്ന മാധ്യമങ്ങള്‍ തന്നെ സദാചാര 
ത്തിന്റെ പുത്തന്‍ കാവല്‍ മാലാഖമാരാ 
കുന്നു എന്നത്‌ വിചിത്രമാണ്‌. 
ലൈംഗിക അപവാദങ്ങള്‍ പരമ്പര 
യായി പ്രസിദ്ധീകരിക്കുന്നതിന്‌ 
യാതൊരു സാമൂഹ്യ പരിഷ്ക്കരണ ഉദ്ദേ 
ശ്യവും ഇല്ല. വായനക്കാരനെയും 
പ്രേക്ഷകനെയും പിടിച്ചുകെട്ടാനുള്ള 
പാശങ്ങള്‍ മാത്രമാണവ. ഇതിന്‌ രണ്ട്‌ 
ഫലങ്ങള്‍ ഉണ്ട്‌. ഒന്ന്‌ അശ്ലീല സാഹി 
തൃത്തിന്‌ പൊതുവേദിയില്‍ ഒരിടംകി 
ട്ടുന്നു. രണ്ട്‌, നിരന്തരമായുള്ള അപ 
വാദപ്രചരണം കൊണ്ട്‌ എല്ലാവരും ഒരു 

N 


തരത്തില്‍ സദാചാര വിമുക്തരാകുന്നു. 
തങ്ങള്‍മാത്രമല്ല നെറികെട്ടവര്‍, മാന്യ 
മഹാജനങ്ങള്‍ എല്ലാവരും ഒന്നുപോലെ 
യാണ്‌ എന്ന വിശ്വാസം വളരുന്നു. 
തെറ്റുചെയ്യുന്നവന്‍ പിടിക്കപ്പെടുമെന്ന 
സന്ദേശമല്ല ഇവിടെ പ്രചരിക്കുന്നത്‌. 
മറിച്ച്‌ എല്ലാവരും ചെയ്യുന്നത്‌ ചെയ്യു 
ന്നതില്‍ എന്താണിത്ര ആശ്ചര്യം എന്ന 
ചിന്തയാണ്‌ ഉയരുന്നത്‌. 

കഴിഞ്ഞ ഒരു മാസത്തെ. തലക്കെ 
ട്ടുകള്‍ ഒന്നോടിച്ചു വായിച്ചാല്‍ 
കേരളമെന്ന നാടിന്‌ എന്തു മാത്രം അപ 
ഖ്യാതി ഉണ്ടായി എന്നു മനസ്സിലാക്കാം. 
കിളിരൂര്‍ ദുരന്തകഥയിലെ വി.ഐ.പി. 
ഐസ്‌ക്രീമില്‍ വഴുതി വീഴുന്ന മന്ത്രി, 
അനാശാസ്യത്തിന്‌ പിടിക്കപ്പെടുന്ന 
ഡോക്ടര്‍, ഹവാലയില്‍ ഒഴുകിയെ 
ത്തുന്ന വിഷസമ്പാ ദ്യം, ഭയന്നോടുന്ന 
സംരംഭകരും വിദേശ നിക്ഷേപകരും, 
വൈസ്ചാന്‍സലറെ മര്‍ദ്ദിച്ചവശരാ 
ക്കുന്ന വിദ്യാര്‍ത്ഥിപ്പട, വര്‍ദ്ധിച്ചുവരുന്ന 


ആത്മഹത്യകള്‍, നഗരങ്ങളില്‍ വളരുന്ന 
മാഫിയ സംഘങ്ങള്‍, സാമുദായിക 
സംഘട്ടനങ്ങള്‍... 


ഇങ്ങനെ നാടിനെക്കുറിച്ചുള്ള വ്യഥ , 


വര്‍ദ്ധിച്ചുവരുമ്പോഴാണ്‌ ഒരു രജത 
രേഖയുടെ വാഗ്ദാനവുമായി ഒരു പറ്റം 
ചെറുപ്പക്കാര്‍ ഡല്‍ഹിയിലേക്ക്‌ നമ്മുടെ 
മണ്ണില്‍നിന്ന്‌ യാത്രയായത്‌. അവരുടെ 
ലക്ഷ്യം ഫുട്‌ബോള്‍ കളിയില്‍ കേരള 
ത്തിന്റെ ഒന്നാം സ്ഥാനം തിരിച്ചുപിടി 
ക്കുക എന്നതായിരുന്നു. ആശംസാ 
ഗാനങ്ങളോ മനംമയക്കുന്ന പരസ്യപ്ര 
ചാരണങ്ങളോ ഇല്ലാതെ അവര്‍ മുഷി 
ച്ചിലിന്റെ രണ്ടുദിനം തീവണ്ടിയില്‍ കഴി 
ച്ചുകൂട്ടിയശേഷം ഡല്‍ഹിയുടെ തണു 
പ്പിൽ ചെന്നിറങ്ങി. 


കാലാവസ്ഥയുടെ ശൈത്യത്തേ 
ക്കാള്‍ സഹജീവികളുടെ ഉഷ്മളതക്കു 
റവാണ്‌ അവരെ കൂടുതല്‍ ബാധിച്ചത്‌. 
അവഗണനയിലും പതറാതെ കൈവ 
രിച്ച ആദ്യനേട്ടങ്ങള്‍ അവരെ ജനശ്രദ്ധ 
യുടെ തിരുമുറ്റത്തെത്തിച്ചു. ആഹാ 
രവും താമസ സൌകര്യവും മെച്ചപ്പെട്ട 
പ്പോള്‍ ടീമിന്റെ പ്രകടനം കൂടുതല്‍ 
മെച്ചപ്പെട്ടു. ഡല്‍ഹിയിലുള്ള പ്രമു 
ഖരും പ്രശസ്തരുമായ മലയാളികള്‍ 
അവരെത്തേടിയെത്തി. ഗ്യാലറികളില്‍ 
കേരളത്തിന്റെ ആരാധകര്‍ കളിക്കാര്‍ക്ക്‌ 
ആവേശം പകര്‍ന്നു. 


കേരളപ്പിറവി ദിനാചരണത്തിന്റെ 
തലേന്ന്‌ നടന്ന ആവേശകരമായ 
ഫൈനലില്‍ കരുത്തരായ പഞ്ചാബി 
നോട്‌ കടുത്ത പോരാട്ടത്തില്‍ നമ്മുടെ 
ചുണക്കുട്ടികള്‍ ഏര്‍പ്പെട്ടു. ഒരു 
നാടാകെ പ്രാര്‍ത്ഥനയില്‍ അവരോ 
ടൊപ്പം കൂടി. ആദ്യ ഗോളിന്റെ ആഹ്ലാ 
ദവും സമനിലയുടെ തിരിച്ചടിയും മറു 
പക്ഷത്തിന്റെ മുന്നേറ്റവും വീണ്ടും സമ 
നിലയുടെ സമാധാനവും മലയാളി 
മനസ്സിനെ മാറി മാറി ഗ്രസിച്ചു. അധി 
കസമയത്തിലേക്ക്‌ കളി നീണ്ടപ്പോള്‍ 
കേരളം ശ്വാസം പിടിച്ചിരുന്നു. 
ക്യാപ്റ്റന്റെ അവസാന നിമിഷങ്ങളിലെ 
മാന്ത്രിക ഗോള്‍ കേരളത്തിനുകിട്ടിയ 
ഏറ്റവും ഹൃദ്യമായ പിറന്നാള്‍ സമ്മാ 
നമായി. 


മായാത്ത ചിത്രങ്ങള്‍ 


ലക്ഷക്കണക്കിന്‌ ടെലിവിഷന്‍ 
പ്രക്ഷകരുടെ മുമ്പില്‍ ആ സുദിനം 
ഉയര്‍ത്തിയ മായാത്ത ചില ചിത്രങ്ങളു 
ണ്ട്‌. സാമ്പത്തീക ഞെരുക്കത്തിലും 
കുതിച്ചുയരാനുള്ള നമ്മുടെ യുവാക്ക 
ളുടെ കഴിവ്‌. കോച്ച്‌ പീതാംബരനും 


ക്യാപ്റ്റന്‍ ഇഗ്നേ സും കൂടുതല്‍ 
ഗോള്‍ നേടിയ അബ്ദുള്‍ നഷാദും 
മൂന്നു സമുദായങ്ങളില്‍ നിന്നുള്ളവര്‍. 
ഒരുമിച്ചു മുന്നേറുന്നു കേരള ടീമിന്റെ 
മതനിരപേക്ഷ സ്വഭാവം നാടിന്റെ 
തന്നെ സ്വഭാവമാണ്‌. മൂന്ന്‌ നാമങ്ങ 
ളില്‍ സര്‍വ്വശക്തനെ വിളിക്കുന്ന ഒരു 
പ്രദേശത്തെ ഒന്നിപ്പിക്കുന്ന പൊതു 
വായ സ്വപ്നം പൂവണിയുന്നു. 
പിന്നെയുമുണ്ട്‌ ചില ചിത്രങ്ങള്‍. 
യേശുദേവന്റെ ചിത്രത്തിന്‌ താഴെ ടി. 
വി.സെറ്റിനുമുന്നില്‍ കൂടിയ ഇഗ്നേഷ്യ 
സിന്റെ കുടുംബം. കളി അധികസമയ 
ത്തേക്ക്‌ കടന്നപ്പോള്‍ മുറിയടച്ചിരുന്ന്‌ 
പ്രാര്‍ത്ഥിച്ച അദ്ദേഹത്തിന്റെ അമ്മ. കൂടു 
തല്‍ ഗോളുകള്‍ നേടിയ നഷാദിന്റെ 
വാക്കുകളിലെ സ്പോര്‍ട്സ്മാന്‍ 
സ്പിരിറ്റ്‌. മാധ്യമപ്രവര്‍ത്തകരുടെ ശരാ 
ശരി ചോദ്യങ്ങള്‍ക്ക്‌ പക്വതയോടെ മറു 


പടി നല്‍കുന്ന കളിക്കാര്‍. ഫുട്ബോള്‍ 
പ്രേമികളായ കുട്ടികള്‍ക്ക്‌ ഒരു അവധി 
ദിവസം നല്‍കാന്‍ മുഖ്യമന്ത്രിയോട്‌ 
അഭ്യര്‍ത്ഥിക്കുന്ന ക്യാപ്റ്റന്‍. ജയ 
ത്തിലും തോല്‍വിയിലും ഈശ്വര © 
നിശ്ചയം കാണുന്ന യുവാക്കള്‍! 


അങ്ങനെ മലയാളി മനസ്സിന്റെ 
കൈപ്പും കമര്‍പ്പും മറക്കാന്‍ സഹാ 
യിച്ച ആ ചെറുപ്പക്കാരുടെ മാധുര്യമുള്ള 
വാക്കുകളില്‍ ഒന്ന്‌ രണ്ട്‌ മണിക്കൂറുകള്‍ 
പോയതേയറിഞ്ഞില്ല. അപ്പോഴേക്കും 
അതാവരുന്നു മാധ്യമ സ്ഥാപനങ്ങളി 
ലേക്ക്‌ ഇരച്ചു കയറുന്ന ഗുണ്ടാസംഘ 
ങ്ങള്‍, മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടു 
കൊണ്ടുള്ള ആക്രോശങ്ങള്‍, നമ്മുടെ 
ഉറക്കം കെടുത്തുന്ന പേക്കോലങ്ങളുടെ 
പേക്കിനാകൂത്തുകള്‍. നമ്മുടെ വിധി 
എന്നല്ലാതെ എന്തു പറയാന്‍: 


V. VINCENT 
Mob : 9387816738 
Ph : 2534450, 2267097 


Structural Glazing Work, Sintex PVC Bathroom Doors, 
Anodised Aluminium Doors, Aluminium Windows, False Ceiling, Sliding, 
Shutters, Open Windows, Handrails, Lodders, ete. 


ഫിലിപ്പ്‌ വാഴപ്പിളേളത്ത്‌ 
സീതത്തോട്‌ 


ഒരു വിശ്വാസി 
പുത്തൂര്‍ 


സ്ധുവിഭശഷ © 


ജെ.പി. 


PHONO 


valowlwoaesor byose 


യേശുവിനെ രോഷാകുലനായി 
നാം ഒരു പ്രാവശ്യമേ വിശുദ്ധഗ്രന്ഥ 
ത്തില്‍ കാണുന്നുള്ളൂ. അത്‌ ദൈ 
വാലയ ശുദ്ധീകരണത്തിന്റെ സംഭവ 
ത്തിലാണ്‌ (യോഹ. 2:1322). എന്തു 
കൊണ്ടാണ്‌ യേശു കോപാവേശനാ 
യി, കയറുകൊണ്ട്‌ ചമ്മട്ടിയുണ്ടാക്കി 
കച്ചവടക്കാരെയും, നാണയമാറ്റക്കാ 
രെയും ദൈവാലയത്തില്‍ നിന്നു പു 
റത്താക്കിയത്‌? ജെറുസലേം ദൈവാ 
ലയത്തിന്റെ രൂപകല്പന അനുസരി 
ച്ച്‌, ദൈവാലയത്തിന്റെ എറ്റവും പു 
റമേയുള്ള ഭാഗം യഹൂദമതം സ്വീക 
രിക്കാന്‍ ആഗ്രഹിക്കുന്ന വിജാതീയര്‍ 
ക്കു വേണ്ടി മാറ്റിവച്ചിരിക്കുന്നതാണ്‌. 
യഹോവയെ അറിയാന്‍ ആഗ്രഹിച്ചു 
വരുന്ന വിജാതീയര്‍ക്കു പ്രാര്‍ത്ഥിക്കാ 
നുള്ള സ്ഥലമത്രേ അത്‌. പണ്ഡിത 
ന്മാരുടെ അഭിപ്രായപ്രകാരം പ്രസ്തു 
ത സ്ഥലത്താണ്‌ വിശുദ്ധഗ്രന്ഥ 
ത്തില്‍ പറയുന്ന കച്ചവടവും നാണ 
യമാറ്റവും നടന്നിരുന്നത്‌. ഒന്നാമതാ 
യി ദൈവാലയത്തിന്റെ വിശുദ്ധിക്ക്‌ 
ചേരുന്നതായിരുന്നില്ല ഈ ക്രയവി 
ക്രയം. രണ്ടാമതായി, യഹോവയാ 
യ ദൈവം വിജാതീയര്‍ക്ക്‌ കല്പിച്ചു 
കൊടുത്ത അവകാശമാണ്‌ കച്ചവട 
ക്കാരായ യഹുദര്‍ ദൈവാലയ അധി 
കാരികളുടെ ഒത്താശയോടെ കൈ 
വശപ്പെടുത്തിയിരിക്കുന്നത്‌. യേശു 
വിന്റെ രോഷം ദൈവാലയത്തിന്റെ 
വിശുദ്ധി നഷ്ടപ്പെടുത്തിയവര്‍ക്ക്‌ എ 
തിരേയായിരുന്നു; യഹോവയുടെ പ 
ക്കലേക്കു തിരിയുവാന്‍ ആഗ്രഹിച്ച 
വിജാതീയരുടെ അന്യമായ അവകാ 


ശത്തിന്റെ പേരിലായിരുന്നു. അതെ, 
വിശ്വാസത്തിന്റെയും, മതത്തിന്റെയും 
നിഴലില്‍ ധനസമ്പാദനം ലക്ഷ്യമാ 
ക്കിയവര്‍ക്കെതിരെ ആയിരുന്നു യേ 
ശുവിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതി 
കരണം. വിശ്വാസവും ആദ്ധ്യാത്മിക 
തയും നാമമാത്രമാക്കുകയും അനു 
ഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും 
ആഘോഷങ്ങളെയും വിഗ്രഹവത്ക്ക 
രിക്കുകയും ചെയ്യുന്നവര്‍ക്കെതിരെ 
യേശു എങ്ങനെ പ്രതികരിക്കാതിരി 
ക്കും? ഭക്തിയും ആരാധനാമനോഭാ 
വവുമില്ലാത്ത കര്‍മ്മവിധികളെയും പ്ര 
കടനങ്ങളെയും ദൈവം എങ്ങനെ 
സ്വീകരിക്കും? സമകാലീന മതജീവി 
തത്തിലേക്കും വിമര്‍ശനങ്ങള്‍ അയ 
യ്ക്കുന്നതത്രേ യേശുവിന്റെ നടപടി. 
അപ്പസ്തോലന്‍ പൌലോസ്‌ എഴു 
തിയിരിക്കുന്നതുപോലെ “ദൈവഭ 
ക്തി ധനലാഭത്തിനുള്ള മാര്‍ഗ്ഗമാണെ 
ന്നു കരുതുന്നവരായ മനുഷ്യര്‍” (1 
തിമോ. 6:5) ഇന്നുമില്ലേ? യേശു ഇ 
ന്ന്‌ നമ്മുടെ ഇടയിലും ചമ്മട്ടിയുമാ 
യി ദേവാലയവിശുദ്ധീകരണത്തിന്‌ 
സന്നിഹിതനാണെന്നു നാം വിശ്വസി 
ക്കേണ്ടിയിരിക്കുന്നു. 


എന്തുകൊണ്ടാണ്‌ വി.യോഹ 
mom, സുവിശേഷകന്‍ ദൈവാലയ 
ശുദ്ധീകരണം യേശുവിന്റെ പരസ്യ 
ജീവിതത്തിന്റെ ആരംഭത്തില്‍തന്നെ 
നല്‍കിയിരിക്കുന്നത്‌? ഇതരസുവി 
ശേഷങ്ങളില്‍ യേശുവിന്റെ പരസ്യജീ 
വിതത്തിന്റെ അവസാനഭാഗത്തോട്‌ 
ചേര്‍ന്നാണ്‌ ഈ സംഭവം നാം കാ 
ണുക (മത്താ. 21:12-13); മര്‍ക്കോ. 11 


:197% ലൂക്കോ. 19:45 -46). യഹൂദന്മാ 
രുടെ വിശ്വാസപ്രകാരം മിശിഹായു 
ടെ സുപ്രധാനമായ ദത്യങ്ങളില്‍ ഒ 
ന്നാണ്‌ യഥാര്‍ത്ഥമായ ആരാധനയു 
ടെ പുനഃസ്ഥാപനം. അത്‌ ദൈവാല 
യത്തിന്റെ നവീകരണത്തില്‍ തുടങ്ങി 
ആരാധനയില്‍ എത്തിച്ചേരേണ്ടതാ 
ണ്‌. ഇതിനത്രേ യേശു ദൈവാലയ 
ശുദ്ധീകരണത്തില്‍ ആരംഭം കുറിച്ച 
ത്‌. യേശുവിന്റെ വാക്കുകള്‍ അവി 


ടുത്തെ ഉദ്ദേശം വ്യക്തമാക്കുന്നില്ലേ 


? “എന്റെ പിതാവിന്റെ ആലയം നി 
ങ്ങള്‍ കച്ചവട സ്ഥലമാക്കരുത്‌ ”. യേ 
ശുവിന്റെ ദൈവാലയശുദ്ധീകരണപ്ര 
വൃത്തി കണ്ടപ്പോള്‍ ശിഷ്യന്മാര്‍ അ 
നുസ്മരിച്ചത്‌ വിശുദ്ധഗ്രന്ഥത്തിലെ 
വചനം തന്നെയാണ്‌. “ അവിടുത്തെ 
ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത 
എന്നെ വിഴുങ്ങിക്കളയും”. വിശുദ്ധ 
ഗ്രന്ഥം നല്‍കുന്ന കാഴ്ചപ്പാട്‌ അനു 
സരിച്ച്‌ ജീവിതത്തിന്റെ സമസ്തനവീ 
കരണവും ആരംഭിക്കേണ്ടത്‌ ദൈവ 
ത്തോടുള്ള യഥാര്‍ത്ഥമായ ബന്ധ 
ത്തിലും ആരാധനയിലുമാണ്‌. രക്ഷ 
കനും മിശിഹായുമായുള്ള യേശു 
ദൈവാലയ ശുദ്ധീകരണത്തിലൂടെ 
ജീവിതത്തിന്റെ തന്നെ പുനഃക്രമീക 
രണത്തിനും നവീകരണത്തിനുമുള്ള 
ആരംഭമാണ്‌ കുറിക്കുക. 
മലങ്കരസഭയുടെ ആരാധനക്രമം 
അനുസരിച്ച്‌ ഈ സുവിശേഷഭാഗം 
ഹൂദോസ്‌ ഈത്തോ ഞായറാഴ്ചയാ 
ണ്‌ വായനയ്ക്കും ധ്യാനത്തിനുമായി 
നല്‍കപ്പെട്ടിരിക്കുന്നത്‌. സഭയുടെ ന 
വീകരണത്തിന്റെ ദിനമത്രേ ഹൂദോ 


PR PE തത്തെ 


സ്‌ ഈത്തോ. സഭ നിരന്തരം നവീ 
കരിക്കപ്പെടേണ്ടതും പുതുക്കപ്പെടേ 
ണ്ടതുമാണ്‌. അപ്പോഴാണ്‌ ദൈവത്തി 
ന്‌ യഥാര്‍ത്ഥമായ ആരാധന അര്‍പ്പി 
ക്കാനും തദ്വാരാ ദൈവികപ്രവൃത്തി 
കള്‍ക്ക്‌ സാക്ഷ്യം നല്‍കാനും അവള്‍ 
പ്രാപ്തയാകുക. സകല മനുഷ്യരേ 
യും ദൈവത്തിങ്കലേക്കു നയിക്കാനു 
ള്ള രക്ഷയുടെ അടയാളവും ഉപകര 
ണവുമാണല്ലോ സഭ. 

എന്താണ്‌ ജീവിതബന്ധിയായി 
ഈ സുവിശേഷഭാഗം വിശ്വാസികള്‍ 
ക്കും സഭാകൂട്ടായ്മയ്ക്കും നല്‍കുന്ന 
സന്ദേശം? ഒരു ഗ്രാമത്തിലോ നഗര 
ത്തിലോ സഭയുടെ സാന്നിദ്ധ്യം ഇട 
വക കൂട്ടായ്മയിലൂടെയാണ്‌ എല്ലാ 
വരും അറിയുക. യേശുവിനെ എ 
ല്ലാവര്‍ക്കും ലഭിക്കേണ്ടതും ഇടവക 
കൂട്ടായ്മയിലൂടെയാണ്‌. വചനം പ്ര 
ഘോഷിക്കപ്പെടുകയും അപ്പം വിഭജി 
ക്കപ്പെടുകയും ചെയ്യുന്ന ഇടവക ദൈ 
വാലയം ഈ കൂട്ടായ്മയെ പ്രതീകാ 
ത്മകമായി ആവിഷക്കരിക്കുന്നു. വി. 
കുര്‍ബാന സമൂഹമാണ്‌ (Eucharistic 
Community) എല്ലാവര്‍ക്കും ദൃശ്യവും 
അനുഭവവേദ്യവുമായ സഭ. അതു നി 
രന്തരം നവീകരിക്കപ്പെടണം. ഇടവ 
കയിലെ കൂടിവരവുകള്‍ സ്നേഹവും 
ഐക്യവും പ്രകടമാക്കണം. അവ പ്ര 
സരിപ്പിക്കുന്ന സമാധാനവും സന 
ഖ്യാനുഭവവും ഗ്രാമത്തിലും നഗര 
ത്തിലും ദേശം മുഴുവനും നിറയണം 
. ഇടവക കൂട്ടായ്മയിലൂടെ സുവിശേ 
ഷത്തിന്റെ ദീപ്തി സമൂഹത്തില്‍ 
ചൊരിയപ്പെടണം. അപ്പോള്‍ എല്ലാ 
വരും ദൈവാലയത്തിലേക്കും തദ്വാ 
രാ യേശുവിലേക്കും പിതാവിങ്കലേ 
ക്കും നയിക്കപ്പെടും. ഇതത്രേ ഈ 
സുവിശേഷഭാഗം നല്‍കുന്ന ഒന്നാമ 
ത്തെ ഉള്‍ക്കാഴ്ച. 


കുടുംബങ്ങളത്രേ ഒരു വ്യക്തിയു 
ടെ ജീവിതത്തില്‍ സഭയെന്ന യാഥാര്‍ 
ത്ഥൃത്തിന്റെ പ്രഥമാനുഭവം. കുടും 
ബത്തെ ഗാര്‍ഹിക സഭയെന്നു വിളി 
ക്കുന്ന ര്രിസ്തീയപാരമ്പര്യവും അ 
തു ആവര്‍ത്തിച്ചുറപ്പിച്ചു പറഞ്ഞ ര 


ണ്ടാം വത്തിക്കാന്‍ സൂനഹദോസും 
| 


ഇതാണു നമ്മോടു പറയുക. മാതാ 
വും, പിതാവും, കുഞ്ഞുങ്ങളും ചേ 
രുന്ന ഗാര്‍ഹിക ദൈവാലയത്തില്‍, 
ഗാര്‍ഹികസഭയിലാണ്‌ ഒരു വ്യക്തി 
ആദ്യമായി ദൈവത്തെ അറിയുക. മാ 
താപിതാക്കള്‍ ദൈവത്തോടൊപ്പം 
സ്രഷ്ടാക്കളാകുന്നു; അവര്‍ കുഞ്ഞു 
ങ്ങള്‍ക്ക്‌ അധ്യാപകരും പുരോഹിത 
രുമാകുന്നു. വിശ്വാസത്തിന്റെ ഒന്നാ 
മത്തെ പരിശീലനക്കളരിയത്രേ കുടും 
ബം. ഇതാണോ ഇന്നത്തെ നമ്മുടെ 
കുടുംബങ്ങളുടെ ചിത്രം? നമ്മുടെ 
കുടുംബങ്ങളിലെ അത്തരീക്ഷം ക്രി 
സ്തീയമാണോ ? കുടുംബ്രപാര്‍ത്ഥ 
നയും വിശ്വാസബോധവും ഭവനങ്ങ 
ളില്‍ നടക്കുന്നുണ്ടോ? 
നവീകരിക്കപ്പെടേണ്ട കുടുംബസ 
ഭയെയാണ്‌ സുവിശേഷഭാഗം രണ്ടാ 
മതായി ഓര്‍മ്മിപ്പിക്കുക. ആധുനി 
കജീവിതസാഹചര്യത്തില്‍ കുറ്റം ചു 
മത്തി പ്രാര്‍ത്ഥന ഉപേക്ഷിക്കുന്ന കു 
ടുംബങ്ങള്‍ ഏറെയാണ്‌. ടി.വി., കു 
ട്ടികളുടെ ട്യൂഷന്‍, ഗൃഹനാഥന്റെ മാ 
റിവരുന്ന ജോലി സമയം, ഷോപ്പിം 
ഗ്‌, വിരുന്നുകാര്‍ ഇവരുടെയൊക്കെ 
പേരില്‍ കുടുംബ്രപാര്‍ത്ഥന ഉപേക്ഷി 
ക്കുന്നവര്‍ വിരളമല്ല. ക്രിസ്തീയഭവ 
നങ്ങളില്‍ നിന്നു മറ്റു ഭവനങ്ങള്‍ ശ്ര 
വിക്കേണ്ട ദൈവവചനവും പ്രാര്‍ത്ഥ 
നയും ഗാനങ്ങളും കേള്‍ക്കാതെ വ 
രുന്നു. ഇവയുടെ സ്ഥാനത്ത്‌ മദ്യാ 


' സക്തരായ പുരുഷന്മാരുടെയും ജീ 


വിതാകാംക്ഷകള്‍ നിറഞ്ഞ സ്ത്രീക 
ളുടെയും കലഹങ്ങളും മാതാപിതാ 
ക്കളെ ധിക്കരിച്ചു നടക്കുന്ന കുട്ടിക 
ളുടെ ആക്രോശങ്ങളുമത്രേ ഇന്നു 
കേള്‍ക്കുക. ക്രിസ്തീയസാക്ഷ്യം ഇ 
വിടെ വികലമാക്കപ്പെടുന്നു, നഷ്ടപ്പെ 
“പ്രാര്‍ത്ഥിക്കുന്ന കുടുംബം 
ഒന്നിച്ചു ജീവിക്കുന്നു” എന്ന വസ്തു 
ത അനുസ്മരിക്കുക. ഗ്രാര്‍ത്ഥനയു 
ടെ അരുപിയിലേക്ക്‌ കുടുംബങ്ങള്‍ 


ടുന്നു. 


മടങ്ങേണ്ടിയിരിക്കുന്നു. പ്രാര്‍ത്ഥിക്കു 


ന്നത്‌ ഈ പശ്ചാത്തലത്തിലാണ്‌. 


ന്ന കുടുംബങ്ങള്‍ യേശുവിന്‌ സാ 
ക്ഷ്യം നല്‍കാന്‍ കഴിവുറ്റതാകും. അ 
വയിലൂടെ യേശുവിന്റെ സ്നേഹവും 
സമാധാനവും സാന്ത്വനവും മറ്റു കു 
ടുംബങ്ങള്‍ക്കും അനുഭവിക്കാന്‍ സാ 


ധിക്കും. അവയും യേശുവിലേക്ക്‌, 


പിതാവിലേക്ക്‌ എത്തിച്ചേരും. 


അപ്പസ്തോലന്‍ പൌലോസ്‌ കൊ 
റിന്ത്യാക്കാര്‍ക്ക്‌ എഴുതിയ ഒന്നാം ലേ 
ഖനത്തില്‍ നാം വായിക്കുന്നു: “ നി 
ങ്ങള്‍ ദൈവത്തിന്റെ ആലയമാണെ 
ന്നും ദൈവാത്മാവ്‌ നിങ്ങളില്‍ വസി 
ക്കുന്നുവെന്നും നിങ്ങള്‍ അറിയുന്നി 
ദൈവത്തിന്റെ ആലയം പരി 
ശുദ്ധമാണ്‌. ആ ആലയം നിങ്ങള്‍ ത 
ന്നെ” (3:16 -17). “നിങ്ങളില്‍ വസി 
ക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആലയ 
മാണ്‌ നിങ്ങളുടെ ശരീരമെന്നു നി 
ങ്ങള്‍ക്ക്‌ അറിഞ്ഞുകൂടേ....? നിങ്ങ 
ളുടെ ശരീരത്തില്‍ ദൈവത്തെ മഹ 
ത്വപ്പെടുത്തുവിന്‍ (6:19-20). മനുഷ്യ 
നാണ്‌ ദൈവത്തിന്റെ ആലയം. ത 
ന്റെ ശരീരത്തിലൂടെ, ജീവിതത്തിലൂ 
ടെ ക്രൈസ്തവന്‍ ദൈവത്തിനു സാ 
ക്ഷ്യം നല്‍കണം. അപ്പസ്തോലന്‍ 
പൌലോസ്‌ ക്രൈസ്തവനില്‍ കാണേ 
ണ്ട പുണ്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കു 
ആത്മാവിന്റെ ഫലങ്ങള്‍ സ്നേഹം, 
ആനന്ദം, സമാധാനം, ക്ഷമ; ദയ, ന 
ന്മ, വിശ്വസ്തത, സൌമ്യത, ആത്മസം' 
യമനം ഇവയാണ്‌” (ഗലാ.5:22- 23). . 
നാം ധ്യാനിക്കുന്ന സുവിശേഷഭാഗ 
ത്തിന്റെ അടിസ്ഥാനത്തില്‍ പറയാം 
നമ്മുടെ വ്യക്തിപരമായ ജീവിതം ന 
വീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. സു 
വിശേഷഭാഗം നല്‍കുന്ന മൂന്നാമ 
ത്തെ സന്ദേശം ഇതത്രേ. ജീവിതം 
ക്രിസ്തുവിന്റെ ഉപദേശം അനുസിച്ചു 
ള്ളതാവണം. ക്രൈസ്തവന്‍ തന്നി 
ലെ ദൈവത്തിന്റെ അരൂപിയുടെ സാ 
ന്നിദ്ധ്യത്തില്‍ അനുസൃതമായും സാ 
ക്ഷ്യം നല്‍കുന്നതുമായ വിശുദ്ധജീ 
വിതം നയിക്കണം. 
വ്യക്തികളും കുടുംബങ്ങളും സ 
ഭാകൂട്ടായ്മകളും നിരന്തരം നവീക 
രിക്കപ്പെടാനുള്ള കൃപയ്ക്കായി നമു 


ക്കു പ്രാര്‍ത്ഥിക്കാം 


ത്തൃതാധസന്ശ്രരം 


റവ. ഡോ. കുര്യന്‍ വാലുപറമ്പില്‍ 


മീണ്ടെടുലി [ഒ കൂദാശയും 
െങ്കരകുഞ്താിക്കാസഭയം 


“ദൈവപാരാധനയ്ക്കും കൂദാശ 
കള്‍ക്കും വേണ്ടിയുള്ള വത്തിക്കാന്‍ 
കാര്യാലയം” 2004 മാര്‍ച്ച്‌ 25 ന്‌ പുറ 
പ്പെടുവിച്ചിട്ടുള്ള മാര്‍ഗ്ഗനിര്‍ദ്ദേശകരേ 
ഖയാണ്‌ “വീണ്ടെടുപ്പിന്റെ കൂദാശ" 
(സാക്രമെന്തും റിദെംപ്സിയോണി 
സ്‌). “അതിവിശുദ്ധ കുര്‍ബാനയുടെ 
അനുഷ്ഠാനത്തില്‍ പാലിക്കേണ്ടതും 
ഒഴിവാക്കേണ്ടതുമായ ഏതാനം കാ 
ര്യങ്ങള്‍” എന്നാണ്‌ ഉപതലക്കെട്ട്‌. 
അതുതന്നെ വിഷയം കൃത്യമായി സൂ 
ചിപ്പിക്കുന്നു. ഈ രേഖയ്ക്ക്‌ മലങ്ക 
ര കത്തോലിക്കാ സഭയില്‍ ഇപ്പോള്‍ 
പ്രസക്തിയുണ്ടോ എന്ന്‌ ചിന്തിക്കേ 
ണ്ട സമയം ആഗത്മായിക്കഴിഞ്ഞിരി 
ക്കുന്നു. 

“വീണ്ടെടുപ്പിന്റെ കൂദാശ” എന്ന 
വത്തിക്കാന്‍ രേഖയ്ക്ക്‌ മലങ്കര ക 
ത്തോലിക്കാ സഭയില്‍ പ്രസക്തിയു 
ണ്ടോ എന്നു ചോദിക്കാന്‍ മതിയായ 
കാരണ്മുണ്ടെന്നു കരുതുന്നു. (1) റോ 
മന്‍ ആരാധന്രക്മപാരമ്പര്യം പിന്തുജു 
ന്ന ലത്തീന്‍ സഭകളില്‍ ആരാധന്രക 
മ പരിഷ്ക്കരണത്തിന്റെയോ എക്യുമെ 
നിസത്തിന്റെയോ പേരില്‍ വിശുദ്ധ 
കുര്‍ബാനാനുഷ്ഠാനത്തില്‍ കടന്നുകൂ 
ടിയിട്ടുള്ള ദുരുപയോഗങ്ങളെ മുഖ്യമാ 
യി മുന്നില്‍ കണ്ടുള്ളതാണ്‌ ഇപ്പായു 
ന്ന വത്തിക്കാന്‍ രേഖ (നമ്പര്‍ 3). (2) 
ഈയടുത്ത നാളുകളായി മലങ്കര ക 
ത്തോലിക്കാസഭയില്‍ ചില ബഹു.അ 
ചന്മാര്‍ വിശുദ്ധ കുര്‍ബാനയുടെ അ 


നുഷ്ഠാനത്തില്‍ ചില്ലറ വിട്ടുക്യലോ 
കൂട്ടിച്ചേര്‍ക്കലോ മാറ്റിവയ്പുകളോ ന 
ടത്തുന്നു എന്ന്‌ അറിയാനിടയാകുന്നു. 
അപൂര്‍വ്വം അവസരങ്ങളില്‍ അഭിന്ദ്യ 
മെത്രാന്മാരുടെ സാന്നിദ്ധ്യത്തില്‍ ചെ 
യ്യുന്നതുകൊണ്ട്‌ സഭയുടെ അനുവന്ദ 
മായി എന്ന്‌ കരുതുന്നതായും തോന്നു 
ന്നു. 

നിര്‍ദ്ദേശകരേഖയുടെ സ്വഭാവവും 

പ്രാധാന്യവും 
വിശുദ്ധ കുര്‍ബാന സംബന്ധമാ 
യ സുപ്രധാന്മായ ഒരു രേഖയാണ്‌ 
“വീണ്ടെടുപ്പിന്റെ കൂദാശ". വിശുദ്ധ 
കുര്‍ബാനയുടെ ശരിയായ പരികര്‍മ്മ 
ത്തിന്റെ നടപടികളെക്കുറിച്ച്‌ കീറി മുറി 
ച്ചുള്ള . S700 
നിര്‍ദ്ദേശങ്ങളല്ല അത്‌. മറിച്ച്‌ ആരാധ 
നാ ദൈവശാസ്ത്രവും ആരാധനക്ര 
മ നിയമങ്ങളും സംബന്ധിച്ചും അവ 
തമ്മിലുള്ള ബന്ധം സംബന്ധിച്ചും വ 
ളരെ ആശ്മായ ഉള്‍ക്കാഴ്ചകള്‍ ഉള്‍ 
ക്കൊള്ളുകയും നല്‍കുകയും ചെയ്യു 
ന്നുണ്ട്‌. കൂടാതെ ചര്‍ച്ച ചെയ്യുന്ന ഓ 
രോ വിഷയത്ത്ന്റയും ദൈവശാസ്ത്ര 
പരവും സഭാ പാരമ്ശ്യപരവുമായ ദര്‍ 
ശനങ്ങള്‍ നല്‍കുകയും ചെയ്യുന്നു. 
ദൈവശാസ്ത്രപരവും സഭാ പാര 

മ്പര്യപത്വുമായ ആധികാരികതയുടെ ഒ 
രു തെളിവാണ്‌ പ്രസ്തുത രേഖയ്ക്ക്‌ 
295 സൂചികക്ളുണ്ടെന്ന വസ്തുത. അ 
വ വിശുദ്ധ ഗ്രന്ഥം, പാശ്ചാത്യ ആ 
രാധനാക്രമങ്ങള്‍, സഭാ പിതാക്കന്മാ 


രും മല്പഗ്മാരും, സുന്നഹദോസുക്കള്‍ 
(വിശേഷിച്ച്‌ തെന്ത്രോസും രണ്ടാം വ 
ത്തിക്കാനും), മാര്‍പ്പാപ്പാമാരുടെ പ്ര 
ബോധ ന ങ്ങള്‍; 

വത്തിക്കാനിലെ വിവിധ കാര്യലയങ്ങ 
ളുടെ നിര്‍ദ്ദേശങ്ങളും മറ്റ്‌ രേഖകളും; 
കാനന്‍ നിയമവും വ്യാഖ്യാനങ്ങളും 
എന്നിങ്ങനെ നീളുന്നു. ആരാധനാ 
പരികര്‍മ്മം സംബന്ധിച്ച്‌ രണ്ടാം വ 
ത്തിക്കാന്‍ സുന്നഹദോസിന്റെ പ്രമാ 
ണിക താല്‍പര്യങ്ങളുടെയും അതിനു 
പിന്നാലേ വത്തിദഠെനിലെ വിവിധ കാ 
ര്യാല്യങ്ങള്‍ ആരാധന്രകമ പരികര്‍മ്മം 
സംബന്ധിച്ച്‌ നല്‍കിയിട്ടുള്ള നിരവധി 
രേഖകളുടെയും തുടര്‍ച്ചയായി “വീ 
ണ്ടെടുപ്പിന്റെ കൂദാശ'യെ കാണേണ്ട 
തുണ്ട്‌. അത്‌ 2003 ല്‍ പരിശുദ്ധ പി 
താവ്‌ പുറപ്പെടുവിച്ച “സഭ വിശുദ്ധ 
കുര്‍ബാനയില്‍ നിന്ന്‌” എന്ന ചാക്രി 
ക ലേഖനത്തിന്റെ അനുബന്ധവുമാണ്‌. 
“സഭ വിശുദ്ധ കുര്‍ബാനയില്‍ നിന്ന്‌” 
ഒരു സൈദ്ധാന്തിക ലേഖനമാണ്‌. അ 
തിന്റെ അനുബന്ധമായ “വീണ്ടെടുപ്പി 
ന്റെ കൂദാശ്‌യിലെ പ്രായോഗിക നിര്‍ 
ദ്ദേശക തത്വങ്ങള്‍ അങ്ങനെതന്നെ കാ 
ണണം (നമ്പര്‍ 1-2). ആക്കെക്കൂടി നോ 
ക്കുമ്പോള്‍ ആരാധന്റകമ ദൈവശാ 
സ്ത്രം സംബന്ധിച്ച്‌ memas പരമാ 
MO അധികാസ്ഥാനത്തു നിന്നു നല്‍ 
കപ്പെട്ട ഒരു ആധികാരിക രേഖയാണ്‌ 
"വീണ്ടെടുപ്പിന്റെ കൂദാശ”. അത്‌ ല 
ത്തീന്‍ കുര്‍ബാനയില്‍ കടന്നുകൂടിയി 


SN 


ട്ടുള്ള ദുരുപയോഗങ്ങള്‍ക്ക്‌ അറുതിവ 
രുത്താന്‍ കത്തോലിക്കാസഭയുടെ പ 
ത്മാധികാരം വിശ്വാസക്കാര്യലയവുമായി 
സഹകരിച്ച്‌ ഇടപെടുന്നതിന്റെ ഭാഗ്മാ 
ണ്‌. എന്നിരുന്നാലും, കത്തോലിക്കാ 
“സഭയിലെ മറ്റ്‌ സഭകള്‍ക്ക്‌ തങ്ങളുടെ 
 കുര്‍ബാനാനുഷ്ഠാനം ശ്രദ്ധിക്കാന്‍ 
“അവസരമൊരുക്കുന്നു. നിര്‍ദ്ദേശങ്ങള്‍ 
ലത്തീന്‍ സഭ യ്ക്കുമാര്രമെന്നു പരി 
മിതപ്പെടുത്തിയിട്ടലല. 
. ഈയടുത്ത കാലത്തായി മലങ്കര 
കുത്തോലിക്കസ്സത്യില്‍ ചിലയിടങ്ങളില്‍ 
വിശുദ്ധ കുര്‍ബാന അര്‍പ്പിക്കുമ്പോള്‍ 
മലങ്കര കുര്‍ബാന ക്രമത്തില്‍ ഇല്ലാ 
ത്ത പാട്ടുകളും കര്‍മ്മങ്ങളും ചേര്‍ക്കു 
ന്നുണ്ട്‌. അവയില്‍ ചിലത്‌ കൂടുതല്‍ 
വ്യാപക്മാകുദംയും ചെയ്യുന്നു. മലങ്ക 
ര കത്തോലിക്കാ സഭയില്‍ വിശുദ്ധ 
കുര്‍ബാനയുടെ അനുഷ്ഠാനത്തില്‍ ഉ 
ഉവായിട്ടുള്ള പുതിയ പ്രവണതകളുടെ 
ഉദാഹരണങ്ങളെ “വീണ്ടെടുപ്പിന്റെ കൂ 
ദാശ'യുടെ വെളിച്ചത്തില്‍ വിലയിരു 
ത്തുക ആവശ്യവും പ്രസക്തവുമാണ്‌. 
പുതിയ പ്രവണതയ്ക്ക്‌ 
ഉദാഹരണങ്ങള്‍ 
വിശേഷാവസരങ്ങില്‍ വിശുദ്ധകുര്‍ 
ബാനയുടെ ആരശ്ത്തില്‍ പലവക്കള്‍ 
ആഘോഷമായി കാഴ്ച്ക്കുക, കര്‍ 
മ്മി വെള്ളക്കുപ്പായം ധരിക്കാതിരിക്കു 
ക, വിശ്വാസ പ്രമാണത്തിന്റെ സമയം 
ധൂപകലശം പടിഞ്ഞാറോട്ട്‌ വീശാതി 
രിട്കുക, വികുര്‍ബാനയുടെ ആര്ത്തി 
ലും അവസാനത്തിലും വികുര്‍ബാന 
നല്‍ക്ലിന്റെ സമയത്തും മലങ്കര ആ 
രാധനാക്രമത്തില്‍ ഇല്ലാത്ത പാട്ടുകള്‍ 
പാടുക. എന്നിവമാത്രം ഉദാഹരണങ്ങ 
ളായി ചുണ്ടിക്കാട്ടട്ടെ. 
- *കാഴ്ചവെയ്പ്പ്‌” 
വിശുദ്ധ കുര്‍ബാനയുടെ ആരഭ 
ത്തില്‍ കര്‍മ്മി തിരുവസ്ര്രങ്ങള്‍ അ 
ണിഞ്ഞ്‌ മദ്ബഹാവാതില്‍ക്കല്‍ നിന്ന്‌ 
വിശ്വാസികളുടെ പ്രതിനിധികളുടെ 
കൈക്ളില്‍ നിന്ന്‌ പുഷ്പഫലമൂലദ്ദി 
കളും ബേക്കറി സാധനങ്ങളും അങ്ങ 
നെയൊരു നീണ്ടനിരയുടെ സാധന 
ങ്ങള്‍ “കാഴ്ച്ചയായി” (പാട്ടിന്റെ അ 


കമ്പദിദയാടെന്വീക്കിച്ച്‌ ത്രോണോസി 
ലോ അതിനു ചുറ്റുവട്ടത്തോ “കാഴ്ച 
വയ്ക്കുന്നു.” ഇത്തരം “കാഴ്ചവയ്പ്‌ 
നല്ലൊരു കാര്യമാണ്‌. പക്ഷേ, മലങ്ക 
ര ആരാധന്ക്മത്തിന്റെ ഭാഗമായി വി 
ശുദ്ധ കുര്‍ബാനയുടെ ആരഭത്തില്‍ 
ഇപ്രകാരമൊരു കാഴ്ചവയ്പ്‌ മലങ്കര 
കത്തോലിക്കാസഭ അനുവദിക്കുകയോ 
അംഗീകരിക്കുകയോ ചെയ്തിട്ടുളളതാ 
യി ഇതുവരെ അറിയാന്‍ സാധിച്ചിട്ടി 
ല്ല. 
വെള്ളക്കുപ്പായം 

വിശുദ്ധ കുര്‍ബാന ആഘോഷമാ 
യി അര്‍പ്പിക്കുമ്പോള്‍പോലും തിരുവ 
സ്ത്രങ്ങളുടെ ഭാഗമായ വെള്ളക്കുപ്പാ 
യം ചില വൈദികര്‍ ഉപയോഗിക്കാറി 
ല്ല. അങ്ങനെയൊരു ശുശ്രൂഷാവസ്ത്രം 
ഉണ്ടെന്ന്‌ ചിലയിടങ്ങളില്‍ വിശുദ്ധ 
കുര്‍ബാനയ്ക്ക്‌ ശുശ്രൂഷാവസ്ത്രം എ 


- ടുത്തുവയ്ക്കുന്നവര്‍ക്ക്‌ - പ്രത്യേകിച്ച്‌ 


കുട്ടികള്‍ക്ക്‌ - അറിയില്ലെന്നു വിചാ 
രിക്കുന്നു. ഈ വെള്ളനിലയങ്കിയുടെ 
ദൈവശാസ്ത്രത്തിന്റെ വിശ്ദാംശങ്ങളി 
ലേക്കു കടക്കുന്നില്ല. ഒരു കൊച്ചുകാ 
ര്യം മാത്രം: മാമോദീസായില്‍ ലഭിച്ച 
രാജക്കീയ പൌരോഹിതൃത്തിന്റെയും മ 
ഹത്വ വസ്ത്രത്തിന്റെയും ഭാവിയില്‍ ല 
ഭിക്കാനിരിക്കുന്ന മഹത്വപൂര്‍ണ്ണഞയുടെ 
യും പ്രതീക്മാണ്ത്‌. മാമേദ്ദീസായില്‍ 
നിന്നു ലഭിച്ച മഹത്വ വസ്ത്രത്തിന്റെ 
പൂര്‍ത്തീകരണമായാണ്‌ കൌദാശിക 
പൌരോഹിത്യപദവി അതിന്റെ ഭാഗമാ 
യാണല്ലോ വെള്ളനിലയങ്കി നല്കപെ 
ടുക. കൂദാശകളര്‍പ്പിക്കുമ്പോള്‍ കര്‍മ്മി 
ധരിക്കേണ്ട ശുശ്രുഷാവസ്ത്രത്തിന്റെ 
ഭാഗമാണ്‌ വെള്ളക്കുപ്പായം. വൈദി 
കവേഷമെന്നു പൊതുവെ ധരിച്ചുവച്ചി 
രിക്കുന്ന ളോഹ ചില അവസരങ്ങ 
ളില്‍ ഉപയോഗിക്കാതിരുന്നാല്‍ 
പോലും വെള്ളനിലയങ്കിയായ 
ശുശ്രൂഷ കുപ്പായവും ഹയ്മിനി 
യായും നിര്‍ബന്ധമായും ധരിക്കണ 
മെന്ന ഈ ഡോക്യുമെന്റ്‌ നിഷ്കര്‍ 
ഷിക്കുന്നു. 

അതേസമയം കൂദാശാനുഷ്ഠാന 
ത്തിനുള്ള ശുശ്രൂഷാവസ്ത്രങ്ങള്‍ വേ 
ണ്ടാത്തിടത്ത്‌ വൈദികന്മാര്‍ ധരിക്കുന്ന 


ത്‌ കാണനുണ്ട്‌. ശവസംസ്കാരം, പെ 
രുന്നാള്‍ റാസ, നൊവേന എന്നിവ. 
യ്ക്ക്‌ കാപ്പ ധരിച്ചു കാണുന്നു. ശവ 
സംസ്‌കാര ശുശ്രൂഷയ്ക്ക്‌ പുറംകുപ്പാ 
യവും ഹയ്മിനിയായും മാത്രം മതി 
യാവുന്നതാണ്‌ എന്ന്‌ 1967 ല്‍ ഹയ 
രാര്‍ക്കിയുടെ അംഗീകാരത്തോടെ പ്ര 
സിദ്ധീകരിച്ചിട്ടുള്ള അനുഷ്ഠാന്റകമം 
നിര്‍ദ്ദേശിക്കുന്നുണ്ട്‌. 
പടിഞ്ഞാറോട്ട്‌ ധൂപകലശം 
വീശല്‍ 


വിശുദ്ധ കുര്‍ബാനയില്‍ ദൈവജ 
നമൊന്നാകെ ഏറ്റവും ആഘോഷ്മാ 
യി പള്ളിയില്‍ വിശ്വാസ പ്രമാണം 
ചൊല്ലുമ്പോള്‍ ശുശ്രൂഷി ധൂപകലശം 
പള്ളിയുടെ പടിഞ്ഞാറെ വാതില്ക്കല്‍ 
വരെയും അവിടെ നിന്ന്‌ മദ്ബഹായി 
ലേക്കും വീശുക സുറിയാനിസ്ഭകളു 
ടെ അതി പുരാതനമായ ശുശ്രൂഷയാ 
ണ്‌. വിശ്വാസ്രപമാണത്തിന്റെ ഭാഗമാ 
യല്ല ധൂപകലശം വീശുന്നത്‌. സുറി 
യാനി സഭകള്‍ക്ക്‌ ഓര്‍മ്മവച്ച കാലം 
മുതല്‍ ഇപ്പാഞ്ഞ ധൂപകലശംവീശല്‍ 
ഉണ്ടെന്നു പറ്യാം. പാശ്ചാത്യസുറിയാ 
നി സഭാപിതാക്കന്മാര്‍ അതെപ്പറ്റി വ്യാ 
ഖ്യാനിച്ചിട്ടുണ്ട്‌. സുവിശേഷവായനയെ 
തുടര്‍ന്നുള്ള വചന പ്രഘോഷഞണ്ഞത്തി 
നും വിശ്വാസ പ്രമാണത്തിനും ഇട 
യ്ക്ക്‌ പരസ്യമായ പാപപരിഹാര്രപദ- 
മോചന പ്രഖ്യാപന ശുശ്രൂഷയുടെ 
സമാപ്തിയായി പാപപരിഹാരകനും 
പാപമോചനവുമായ യേശുക്രിസ്തുവി 
ന്റെ പാപമോചനമാകുന്ന പരിമളം 
സ്വര്‍ഗ്ഗത്തില്‍ നിന്ന്‌ ദൈവജനത്തിനു 
മുഴുവനും പ്രപഞ്ചത്തിനും നല്‍ക്കപ്പ 
ട്ടിടുള്ളതും നല്‍കപ്പെടുന്നതും. സൂചി 
പ്പിക്കുന്ന്തിനാണ്‌ ധൂപകലം മദ്ബഹാ 
യില്‍ നിന്ന്‌ പടിഞ്ഞാറേ വാതില്‍ക്ക 
ലേക്ക്‌ വീശുക. ജനത്തിന്റെ അംഗീ 
കാരവും എമ്മാനുവേലിന്റെ നേര്‍ക്കു 
ള്ള സന്മനോഭാവവും എല്ലാം സ്വീക 
രിച്ച്‌ ത്രോണോസിലെത്തിക്കുന്നു. കു 
റച്ചുകാലം മുമ്പുവരെ ശുശ്രൂഷി ധൂ 
പകലശം തങ്ങളുടെ നേര്‍ക്കു വീശു 
മ്പോള്‍ അത്‌ ആദരവോടെ സ്വീകരി 
ക്കുന്നതിന്റെ അടയാളങ്ങള്‍ വിശ്വാസി 
കള്‍ അനുവര്‍ത്തിച്ചിരുന്നു._ WB 


(തുടരും) 


ത്താ 


വി ചിന്തനക 


ഡോ. ജോണ്‍ ഇലഞ്ഞിമണ്ണില്‍ 


ആര്‍ദ്രത | ഒകൊൌണ്ജുള്ള 
അഘ്നഘഷ്വങ്ങള്‍ 


മീനുഷ്യമനസ്സിനെ സംബന്ധിക്കു 
ന്ന ഗുണദോഷങ്ങളാണ്‌ ആര്‍ദ്രത 
യും കാഠിന്യവും. ആര്‍ദ്രത ഗുണമാ 
ണെന്നും കാഠിന്യം ദോഷമാണെ 
ന്നും സാമാന്യരൂപേണ പറയാമെങ്കി 
ലും തിരിച്ചുള്ള അനുഭവങ്ങള്‍ എല്ലാ 
വര്‍ക്കും അനേകമുണ്ട്‌. 

ആര്‍ദ്രത കാട്ടി കുരുക്കിലായിപ്പോ 
യതുകൊണ്ട്‌ അതു കുറച്ചുവയ്ക്കണ 
മെന്ന പാഠം പഠിക്കാത്തവരില്ല. കാ 
ഠിന്യം കാട്ടാനാവാത്തതിന്റെ പേരില്‍ 
മറ്റുള്ളവര്‍ തന്നെ ചൂഷണം ചെയ്യു 
ന്നുവെന്ന തോന്നലുണ്ടായിട്ടുള്ളവ 
രും അനേകമുണ്ട്‌. ആര്‍ദ്രത ഗുണ 
മായും കാഠിന്യം ദോഷമായും അനു 
ഭവത്തില്‍ വന്നിട്ടുള്ളതിലേറെ, മറി 
ച്ചുള്ള അനുഭവങ്ങളാണ്‌ മനുഷ്യര്‍ 
ക്കുണ്ടാകുന്നതെന്നുപോലും തോന്നി 
പ്പോകാം. അതിനു കാരണമുണ്ട്‌. 


ആര്‍ദ്രതയും കാഠിന്യവും നിരപേ 
ക്ഷികമല്ല. ആര്‍ദ്രത കാട്ടേണ്ടവരോ 
ട്‌ അതു കാട്ടണം. കാഠിന്യമാണ്‌ ഒ 
രുവന്‍ അര്‍ഹിക്കുന്നതെങ്കില്‍ അവ 
നോട്‌ അതു തന്നെ കാട്ടണം. മറിച്ച്‌ 
അവനോട്‌ കാരുണ്യം കാട്ടാന്‍ പോ 
യാല്‍ അതിന്റെ പേരില്‍ തന്നോട്‌ 
ററുള്ളവര്‍ പരിഹാസം നിറഞ്ഞ കാ 
രുണ്യം കാട്ടിയെന്നു വരാം. ഇത്‌ ഒ 
രു ന്യായം, ഒരു സമീപനം. 

എല്ലാ മനുഷ്യരും കാരുണ്യം അര്‍ 
ഹിക്കുന്നവരാണെന്നും കാരുണ്യം 
കാട്ടുന്നവരെ തിരിഞ്ഞു കുത്തുന്ന 
തേളിനോടുപോലും കാരുണ്യം ത 
ന്നെ കാട്ടണമെന്നുമുള്ളത്‌ മറ്റൊരു 


സമീപനം. ഈ മഹര്‍ഷി ന്യായമനു 
സരിച്ച്‌ ആര്‍ദ്രചിത്തര്‍ക്ക്‌ അതിന്റെ 
പേരില്‍ പ്രയാസമുണ്ടായാല്‍ ആശ്വ 
സിക്കാന്‍ വകയുണ്ട്‌. കഠിനചിത്തര്‍ 
അവരുടെ സ്വഭാവം കാട്ടുന്നതുകൊ 
ണ്ട്‌ നാം നമ്മുടെ സ്വഭാവം തിരുത്ത 
ണമെന്നില്ല. കഠിനചിത്തരുടെ മാന 
സാന്തരത്തിന്‌ സുവര്‍ണ്ണനിയമമാണ്‌ 
ഇരുമ്പുനിയമത്തെക്കാള്‍ നല്ലത്‌. 

ആര്‍ദ്രത വളരെയേറെ ചൂഷണം 
ചെയ്യപ്പെടുന്ന ഇന്നത്തെ ലോക 
ത്തില്‍ സ്വന്തം നിലനില്‍പ്പിനു വേണ്ടി 
യെങ്കിലും സാധാരണക്കാരന്റെ കാ 
ഠിന്യചിത്തം മാതൃകയാക്കാമോ? 
ചോദ്യം ന്യായമാണ്‌. ഉത്തരം ലളി 
തവും. മാതൃകയാക്കാം.പക്ഷേ അ 
പ്പോള്‍ നാം സാധാരണക്കാരന്റെ നി 
ലവാരത്തിലേക്ക്‌ തരംതാഴ്ന്നു പോ 
കും. ജഷിതലം നമുക്ക്‌ അന്യമാകും. 

അപ്പോള്‍പ്പിന്നെ നിലനില്‍പ്പോ? 
അതുണ്ടായിട്ടുവേണ്ടേ ലൂഷിയാ 
കാന്‍? ആര്‍ദ്രചിത്തന്‌ അതിന്റെ പേ 
രില്‍ നിലനില്‍പ്പ്‌ അപകടത്തിലാവി 
ല്ല. നിലനില്‍പ്പിന്‌ ആര്‍ദ്രത OSWA 
ണെന്ന തോന്നല്‍ സാധാരണതയു 
ടെ ആകര്‍ഷണം കൊണ്ടു തോന്നു 
ന്നതാണ്‌. നിലനില്‍പ്പ്‌ ഉണ്ടെങ്കില്‍ ഉ 
ണ്ട്‌, ഇല്ലെങ്കില്‍ ഇല്ല. നിലനില്‍ക്കു 
ന്നെങ്കില്‍ ഈ തലത്തില്‍ നിലനില്‍ 
ക്കണം. അല്ലെങ്കില്‍ നിലനില്‍പ്പേ വേ 
ണ്ടാ എന്ന ഉറപ്പുണ്ടെങ്കില്‍ അങ്ങനെ 
തോന്നില്ല. 

എങ്കിലും ഇക്കാര്യത്തില്‍ സാധാ 
രണതയില്‍ നിന്നും ജഷിതലത്തിലേ 


ക്കുള്ള വളര്‍ച്ച കുറെ പ്രയാസം ത 
ന്നെയാണ്‌. ആര്‍ദ്രത ബലഹീനതയാ 
ണെന്നു തന്നെ ചിലപ്പോള്‍ തോന്നി 
പ്പോകും. മറ്റുള്ളവരുടെ പ്രയാസങ്ങള്‍ 
കാണുമ്പോള്‍ അലിയാനും നൊമ്പ 
രപ്പെടാനും, എല്ലാം മറന്ന്‌ സഹായ 
ത്തിന്‌ ഒരുമ്പെടാനും തത്രപ്പെടുന്ന 
ഒരു മനസ്സുമായി ജീവിക്കുവാന്‍ പ്ര 
യാസം തന്നെയാണ്‌. അതിന്റെ പേ 
രില്‍ കുടുംബാംഗങ്ങളും സ്നേഹിത 
രുമൊക്കെ കുറ്റം പറയും. വിവേക 
ശൂന്യനെന്ന്‌ മുദ്ര കുത്തും. കുടുംബ 
വും സുഹൃത്വലയവും ഇല്ലാത്ത സ 
ന്ന്യാസിയുടെ ആര്‍ദ്രതയും സഹജീ 
വിസ്നേഹവും ലോകജീവിതത്തിനു 
പറ്റുമോ? 


നാട്ടില്‍ പിടിച്ചുപറിയും അക്രമ 
വുമായി നടന്ന ഒരുവന്‍ കുറെ പണ 
വും കൊടുത്ത്‌ ദുരെ പേരുദോഷം 
എത്തിയിട്ടില്ലാത്ത എവിടെങ്കിലും 
പോയി നല്ലവനായി ജീവിക്കുവാനാ 
യി ഒരാള്‍ അയച്ചു. കൊടുത്ത പണം 
തീര്‍ന്നപ്പോള്‍ അവന്‍ തിരിച്ചുവന്ന്‌ 
അയാളോട്‌ വീണ്ടും പണം ചോദി 
ച്ചു. കൊടുക്കാന്‍ അമാന്തിച്ചപ്പോള്‍ 
കഠാര കൊണ്ടു കുത്തി. ആര്‍ദ്രചിത്ത 
ന്‌ കിട്ടിയ സമ്മാനം! അയാളുടെ കു 
ടുംബത്തിനുണ്ടായ ചേതം! 


തന്‍കാര്യം നോക്കി ഒഴിഞ്ഞു മാ 
റി നടക്കുന്നവന്‌ ഇത്തരം തിക്താനു 
ഭവങ്ങള്‍ ഉണ്ടാകില്ല. അതുകൊണ്ട്‌ ഒ 
ട്ടുവളരെപ്പേര്‍ ആ സമീപനവും ചി 
ന്താഗതിയും സ്വീകരിക്കുന്നു. ജൂഷി 
മാര്‍ഗ്ഗം സ്വീകരിച്ച്‌ ജീവിതസാഹച 
ര്യത്തെ അതനുസരിച്ച്‌ ്രമീകരിക്കു 


ന്ന ആര്‍ദ്രചിത്തന്‍ മുമ്പും പിമ്പും 
നോക്കേണ്ടതില്ല. അതല്ലാത്തവന്‍ 
ആര്‍ദ്രത സ്വാഭാവികമായി വന്നുപോ 
യാല്‍ ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങള്‍ അ 
നവധിയാണ്‌. 

പക്ഷേ, മറ്റുള്ളവരുടെ പ്രയാസ 
ങ്ങള്‍ കണ്ടില്ലെന്നു നടിക്കുകയും ത 
നിക്കതില്‍ കാര്യമില്ലെന്നു വിചാരി 
ക്കുകയും ചെയ്യുന്നവന്‍ മനുഷ്യജീ 
വിതത്തിന്റെ ധന്യത ഒട്ടൊക്കെ നഷ്ട 
മാകുമെന്നതും തീര്‍ച്ചയാണ്‌. അങ്ങ 
നെ ജീവിച്ചിട്ട്‌ എന്തുകാര്യം? ജഷീ 
തലം തന്നെയാണ്‌ ശരിയായ മനുഷ്യ 
തലം. മാനുഷികതയിലെ ദൈവിക 
ത ചോര്‍ത്തിക്കളഞ്ഞിട്ട്‌ ജീവിച്ചാല്‍ 
മനുഷ്യന്‍ മനുഷ്യനല്ലാതെ മാറും. അ 
പ്പോള്‍പ്പിന്നെ എന്തുചെയ്യാന്‍? 

ഈ സമസ്യയ്ക്ക്‌ ഓരോരുത്തരും 
അവരവരുടേതായ പൂരണമാണ്‌ നല്‍ 
കേണ്ടത്‌.തന്റെ മനുഷ്യത്വത്തെ ഏതു 
തലത്തില്‍ സാര്‍ത്ഥകമാക്കണമെന്ന്‌ 
ഓരോരുത്തരും നിശ്ചയിക്കേണ്ടതു 
ണ്ട്‌. കുറെയൊക്കെ ആര്‍ദ്രത കാട്ടി 
യും അതിന്റെ സുഖദുഃഖങ്ങള്‍ അ 
റിഞ്ഞും അതിന്റെ ചുമട്‌ വഹിക്കാ 
വുന്നതില്‍ ഏറെയാകുമ്പോള്‍ അതു 
മറിഞ്ഞ്‌ തനിക്ക്‌ താങ്ങാവുന്ന നില 
യിലേക്ക്‌ ആര്‍ദ്രത കുറച്ചും എന്നാല്‍ 
കനിവിന്റെ ഉറവ വറ്റിപ്പോകാതെ സൂ 
ക്ഷിച്ചും തന്ത്രപരമായ ഒരു ശൈലി 
മെനഞ്ഞുണ്ടാക്കുകയുമാണ്‌ ഓരോ 
രുത്തരും ചെയ്യേണ്ടത്‌ 


ഉപകാരസ്മരണ 


കവിത 


3 ജെറിന്‍ കിഴക്കേക്കര 


BPE പ്രാര്‍ത്ഥ മാത്രം 


AMN asoan 2A OVNIDVAI ന? 
തവ ഹൃദകത്തി൯ സ്ഭന്നഹന്നിണാരത്താല്‍ 
വമികറ്കാമത ഭതമ്ഭങ്യന്നഭനരകാ 
UP VIVONAMWEM) JIEOVBIN - AION ചിമാതാകു... 
Ba ODAN ന്നിന്നിരന്തിന്നക്ചുറചാക്സം 
BIDDEN നാഥ BH OMA OVIEZ 
Ajommas; aMIaMNM? പരമാര്‍ത്ഥം 
മപാന്നാക/ കരുതുന്ന BNW JOD തുണാക്കാഭണ 
മനസ്റ്റിൽ EIAN മുകൂക്ക്കുനാ oar നനിമിഘക്കകില്‍ 
മാച്‌... DOM ചൊദിച്ചാകട്ട്‌ OMIA റപ്നോഹത്ാത 
VIPMOO2JIO? ക്പഠക്മുകക്ങള്‍ 6 OPO 
mjo BJO 2jeMoberry തങ്ങുന്ന ഒതാനുന്ന്‌ 
രരന്യവദിക്കണാകകമന്ന അന്യതപിക്കാ൯ 
കൃപഴകക്ഴണ OJON MIMI ന്നി൯ 
MID IN സ്വരത്തിന്ന്‌ കാഭത്ാര്‍ക്കാ൪ 
തമ്ുകിമമക്ലാടി BOJIAGMIOLVOW OPAD- 
BW¥UMROSL/I0 DINNEEN റി AEJ Nag]. 
നാമറചതത്മാക്ഷറനുുകം വിക്ദുറചാകണെക്കാ 
ഞൊക്ഷകന MINCE} VOWEL AY WA%e മനമ്ചകത്തില്‍ 
ഉററവരുടകാരാരും കന്നിലാത്ത നാരത്തും ന്നി 
കരുണ്ഹാകടാക്കം ക്ചാരിക്മ്ത്]ി-പ്രഗിക്റാ 
മമന്നില്‍ ക്ചാതികഴമ്നെ nb ദിര്യദവരങ്ങകള്ജാം 
CONDA AEM നാഥാ പകഷ്ുകട AVENDO 
Menanecind തിരിനാളം omgaan 
വീശ്വകത്തക്മള്‍കക്കാളളും AJOYO MOCO) ശഥഗത്ഗ്യരു 
തക്കാലാഷ്‌ താങ്ങാക്‌ Meas ODIOM ക്റ്ഥദഭര്‍കാഥഷ്‌ 
BVO SAVIN ON YASJAJIMNI VIS Vb കൃപഠദതമ്മാല്‍ 
ERDEN റ്പദ്ഗ്മുലെ NAM] angop പ്രാര്‍ത്ഥന. 


സ്മതണാഞ്ഞ്ജ്ലി 
EE EERE OT | aun lines EES 


റവ. ഫാ. ആന്റണി ചെത്തിലുഴ 


ഒരു സഹപ്രവര്‍ത്തകന്റെ ഓര്‍മക്കുറിഷുകള്‍ 


ഒക്ടോബര്‍ 26-00 തീയതി 
ചൊവ്വാഴ്ച രതി പത്തരയ്ക്ക്‌ 
ഫോണെടുത്തപ്പോള്‍ വിചാരിച്ചിരു 
ന്നില്ല അതൊരു ദു:ഖവാര്‍ത്തയുടെ 
മണിമുഴക്കമായിരിക്കുമെന്ന്‌. ഖിന്ന 
നായി എന്തു ചെയ്യണമെന്നറി 
യാതെയിരുന്നയെന്റെ മനസ്സിലേക്കോ 
ടിയെത്തിയത്‌ “ഒരു മാന്യനായ വൈദി 
കന്‍” (a gentile priest) നെ കുറിച്ചുള്ള 
ഓര്‍മ്മയായിരുന്നു തിളങ്ങുന്ന കണ്ണു 
കള്‍, സദാ പുഞ്ചിരിതുകുന്ന മുഖം, 
എല്ലാവരെയും സ്നേഹിക്കുവാനും 
അംഗീകരിക്കാനുമുള്ള ഒരു വലിയ മന 
സ്സ്‌, ആരെയും കുറ്റം പറയാത്ത ഒരു 
പച്ച മനുഷ്യന്‍. ദൈവത്തിലുള്ള തന്റെ 
വിശ്വാസവും സ്നേഹവും വഴി തന്റെ 
അടുത്തേക്കു വരുന്നവരെയും താന്‍ 
കണ്ടു മുട്ടിയവരെയുമൊക്കെ ദൈവ 
സാന്നിദ്ധ്യത്തിന്റെ നിറഞ്ഞൊഴുകുന്ന 
വരപ്രസാദത്താല്‍ സ്പര്‍ശിച്ച, അനു 
ഗ്രഹിച്ച ഒരു നല്ല വൈദികന്‍. 


ടോമിയച്ചന്‍ എല്ലാവര്‍ക്കും വേണ്ട 
പ്പെട്ടവനാണെന്ന്‌ അന്ത്യശുശ്രൂഷക 
ളിലെ ആ ജനസമുദ്രം സാക്ഷ്യം വഹി 
ച്ചു മാതാപിതാക്കള്‍, സഹോദരങ്ങള്‍, 
ബന്ധുക്കള്‍, മിത്രങ്ങള്‍, തിരുമേനിമാര്‍, 
ഇടവക കൂട്ടായ്മകള്‍, വൈദികര്‍, 
സന്ന്യസ്തര്‍, വൈദികവിദ്യാര്‍ത്ഥികള്‍, 
സന്ന്യാസിനികള്‍, നനാജാതി മത 
സ്ഥര്‍ ഇവരെയെല്ലാം കണ്ണീരിലാഴ്ത്തി 
ക്കൊണ്ടാണ്‌ ആ പുണ്യ പുരുഷന്‍ 
കടന്നു പോയത്‌. അതിഭദ്രാസന 
ത്തിലും മലങ്കര സഭയിലുമെല്ലാം നിറ 
ഞ്ഞുനിന്ന സ്നേഹസാന്നിദ്ധ്യം 
.പൊലിഞ്ഞുപോയപ്പോള്‍ ഇപ്പോഴും 
വിശ്വസിക്കാന്‍ പറ്റുന്നില്ല, ടോമിയച്ചന്‍ 
ഈ ലോകത്തുനിന്നു വിടപറഞ്ഞു 
വെന്ന വസ്തുത. 


തിരുവനന്തപുരം സെന്റ്‌ അലോ 
ഷ്യസ്‌ മൈനര്‍ സെമിനാരിയിലും 
മലങ്കര സെമിനാരിയിലും ആലുവ മംഗ 
ലപ്പുഴ സെമിനാരിയിലും വൈദിക പരി 
ശീലനം പൂര്‍ത്തിയാക്കി 1990 ഡിസം 
ബര്‍ 26-00 തീയതി ആര്‍ച്ചു ബിഷപ്പ്‌ 
ബനഡിക്ട്‌ മാര്‍ഗ്രിഗോറിയോസ്‌ പിതാ 
വിനാല്‍ വൈദികനായി അഭിഷിക്തനാ 
യി. അജപാലനദത, ത്തിന്റെ അമു 
ല്യനിമിഷങ്ങളായിരുന്നു പിന്നീട്‌. 


നാകും! 


അനേകം ഇടവകകളില്‍ വികാരിയായി 
സേവനമനുഷ്ഠിച്ചുകൊണ്ട്‌ ദൈവജന 
ത്തിന്റെ ആദ്ധ്യാത്മിക പുരോഗതി 
ക്കായി തന്നെത്തന്നെ അര്‍പ്പിച്ചു. 
കൂടാതെ മൈനര്‍ സെമിനാരി 
വൈസ്റെക്ടര്‍, മിസിയോളജിക്കല്‍ 
സെന്ററിന്റെ ഡയറക്ടര്‍, മേജര്‍ സെമി 
നാരി പ്രൊഫസര്‍, ആദ്ധ്യാത്മിക 
പിതാവ്‌ എന്നീ നിലകളില്‍ അദ്ദേഹം 
സേവനമനഷ്ഠിച്ചിട്ടുണ്ട്‌ എന്ന്‌ ഏവരും 
നന്ദിയോടെ സ്മരിക്കുന്നു. ബാംഗ്ലൂര്‍ 
സെന്റ്‌ പീറ്റേഴ്‌സ്‌ സെമിനാരിയില്‍ 
ആദ്ധ്യാത്മിക ശാസ്ത്രത്തില്‍ എം.ടിച്ച്‌ 


$ 4 
ബിരുദമെടുത്ത അച്ചന്‍ അല്മാ 
യര്‍ക്കും സിസ്റ്റേഴസിനും വേണ്ടിയുള്ള 
പഠന കേന്ദ്രത്തിനായി തന്റെ സാന്നി 
ദ്ധ്യവും കഴിവും അദ്ദേഹം വിനിയോ 
ഗിച്ചു. 

മലങ്കര സെമിനാരിയിലെ അച്ചന്റെ 
ജീവിതം എല്ലാവര്‍ക്കും ഒരു മാതൃക 
യായിരുന്നു. അത്‌ ചാപ്പലിലായാലും 
ഭക്ഷണ മുറിയിലായാലും കോര്‍ട്ടിലാ 
യാലും അച്ചന്‍ എല്ലാവര്‍ക്കും സ്വീകാ 
ര്യനായിരുന്നു. കൊച്ചു കൊച്ചു തമാ 
ശകളിലൂടെ ചിരിച്ചും ചിന്തിപ്പിച്ചും 
അനേകര്‍ക്ക്‌ ജീവിതയാത്രയില്‍ പാഥേ 
യമായും അന്ധകാരത്തിലുഴലുന്ന 
വര്‍ക്കൊരു കൊച്ചു ദീപമായും അച്ചന്‍ 
പറന്നുയരുകയായിരുന്നു ഈ ബഥനി 
ക്കുന്നിലൂടെ. ബരദ്ധികതയുടെ തിര 
ക്കില്‍ ജീവിച്ചിരുന്ന വൈദികാര്‍ത്ഥി 
കള്‍ക്ക്‌ ഹൃദയതലത്തില്‍ ദൈവത്തെ 


അനുഭവിപ്പിക്കാനുതകുന്നതായിരുന്നു 
അച്ചന്റെ സ്പരിച്ചല്‍ കോണ്‍ഫറന്‍സ്‌ 
എന്ന്‌ അദ്ദേഹത്തെ ആദ്ധ്യാത്മിക 
പിതാവായി തെരഞ്ഞെടുത്ത വര്‍ 
നെഞ്ചില്‍ കൈവച്ചു പറയുമ്പോള്‍ 
ഞങ്ങള്‍ക്കച്ചനെക്കുറിച്ചഭിമാനമാണ്‌. 
ഇന്ന്‌ ഞങ്ങള്‍ വിതുമ്പുകയാണ്‌, ഒന്നു 
വിളിച്ചാലോടിയെത്തുന്ന ഒരു നല്ല 
സുഹൃത്തിനെ, അച്ചനെ ഞങ്ങള്‍ക്ക്‌ 
നഷ്ടപ്പെട്ടതില്‍. ഏല്‍പ്പിക്കുന്ന ജോലി 
കളൊക്കെ ഉത്തരവാദിത്തപൂര്‍വ്വം 
നിര്‍വ്വഹിക്കണമെന്ന്‌ ഞങ്ങളെ 
യോര്‍മ്മിപ്പിക്കുന്ന ഒരു പക്വമതിയായി 
രുന്നുവദ്ദേഹം. 

“ടോമിയച്ചന്റെ സ്നേഹ ജീവിത 
ത്തിനു പിന്നില്‍ ഒരു സഹനത്തിന്റെ 
നിറമുണ്ട്‌. സഹനത്തിന്റെ തീജ്വാല 
യില്‍ ഉരുകിയൊലിച്ച്‌ അതിന്റെ മാറ്റ്‌ 
സ്വന്തം ജീവിതത്തില്‍ പരാതികൂടാതെ 
സ്വീകരിക്കാന്‍ തുറവിയുള്ള ഒരാചാര്യ 
നായിരുന്നു ടോമിയച്ചന്‍. സഹന 
ത്തിന്റെ വേദനകളൊന്നും തന്റെ 
മുഖത്ത്‌ പ്രതിഫലി പ്പിക്കാതെ 
അതിലും സന്തോഷം കണ്ടെത്തുന്ന 
അച്ചന്റെ മുഖം ആര്‍ക്കും മറക്കാന്‍ 
സാധിക്കും. “ഞാന്‍ സ്നേഹിക്കുന്ന 
വര്‍ക്കും എന്നെ സ്നേഹിക്കുന്നവരു 
മൊക്കെ ഒത്തിരി സഹനം അനുഭവി 
ക്കുന്നുണ്ടെ”ന്നൊരിക്കല്‍ അച്ചന്‍ പറ 
ഞ്ഞെങ്കിലും അവയെല്ലാം വരാനിരി 
ക്കുന്ന ഏതോ പുണ്യങ്ങള്‍ക്കുള്ള വഴി 
ത്തിരിവാണെന്നു പറയുന്ന അച്ചന്‍ 
എന്റെ ദു:ഖങ്ങള്‍ മറക്കാന്‍ എന്നെ 
സഹായിക്കുന്ന തോഴനായിരുന്നു. 

ടോമിയച്ചന്‍ ദൈവം തനിക്കു ദാന 
മായി നല്‍കിയ ജീവിതം അതിന്റെ 
സമൃദ്ധിയില്‍ ജീവിച്ച്‌ നിത്യജീവിതത്തി 
ലേക്ക്‌ പോയിക്കഴിഞ്ഞു. നമുക്കച്ചന്റെ 
സ്മരണകളില്‍ ജീവിച്ചച്ചനെ സ്നേഹി 
ക്കാം. അച്ചനുവേണ്ടി പ്രാര്‍ത്ഥിക്കാം. 
ഞങ്ങളുടെ ടോമിയച്ചാ, സന്തോഷക 
രമായ മണിയറയില്‍ അങ്ങയെ 
ഞങ്ങള്‍ക്കു കാണാന്‍ ദൈവമിടയാക്ക 
ട്ടെ. ഈറനണിയുന്ന മിഴികളോടെ ഈ 
ഓര്‍മ്മക്കുറിപ്പു കൂടി, ശ്രേഷ്ഠാ 
സഹജാ പോവുക ശാന്ത്യാ 


uzae 


വിള്ളാര്‍ക്കെന്നെ ഒരു മൈന്‍ 
ഡുമില്ല. മിഠായി കൊടുത്തു നോ 
ക്കി. എന്നിട്ടും മൈന്‍ഡില്ല. കുട്ടീം 
കോലും കളിച്ചുനോക്കി. ഒട്ടും മൈന്‍ 
ഡില്ല. ധ്യാനഗുരുവിന്റെ അരികില്‍ 
ഞാന്‍ ചെന്നു, “ ഗുരുവേ എനിക്കൊ 
രു വെയ്റ്റില്ല”. വെയ്റ്റുനോക്കുവാന്‍ 
വെയ്റ്റുള്ളവനുമായി കൂട്ടുണ്ടാക്ക 
ണം. പുറത്തിറങ്ങി വെയ്റ്റുള്ളവരെ 
ഞാന്‍ ഓര്‍ത്തു. ജിംനേഷ്യം നടത്തു 
ന്ന മംഗോള്യ വര്‍ക്കി, കരാട്ടെക്കാരന്‍ 
പക്കിസില്‍പ്പ്‌, ബാന്‍ഡൂതുന്ന പോ 
ത്തു ജോസ്‌. ജിംനേഷ്യത്തില്‍ 
ഞാന്‍ ചെന്നു. മംഗോളി പറഞ്ഞു, 
“അച്ചന്‍ പറഞ്ഞതല്ലേ..... അച്ചനു വെ 
യ്റ്റുണ്ടാക്കുന്ന രീതിയിലെ പരിപാ 
ടി നടത്തൂ. അച്ചന്‍ ഇരിക്കണം”. വെ 
BDF ലിഫ്റ്റെടുക്കുന്ന സാധനം കൊ 
ണ്ടുവന്നിട്ടു ഞാനൊരുവശത്തിരുന്ന 
പ്പോള്‍ മറുവശം പൊങ്ങി സാധനമെ 
ന്റെ മണ്ടയ്ക്കുവീണു. ഒളിമ്പി 
ക്സില്‍ ബീഹാറുകാരന്‍ വെയ്റ്റെടു 
ത്തതുപോലെ ഞാന്‍ വെയ്റ്റുവീണ്‌ 
മണ്ണില്‍ പുതഞ്ഞുപോയി. ഞായറാ 
ഴ്ച പള്ളിയില്‍ ചെന്ന ഞാന്‍ അത്ഭു 
തത്താല്‍ അസ്ത്രപജ്ഞനായിപ്പോ 
യി. മംഗോളി ജോര്‍ജ്ജും കുറെ ത 
ടിയന്‍മാരുമൊക്കെ എണ്ണയും കുഴ 
മ്പുമിട്ട്‌ പിള്ളാരുടെ മുന്നില്‍ കിടന്നു 
ചാടുന്നു. തവളച്ചാട്ടംപോലെ മസി 
ലുകള്‍ നെഞ്ചില്‍ ചാടിക്കുന്നു. പി 
ള്ളാര്‍ കയ്യടിക്കുന്നു. ചാടിച്ചെന്ന്‌ ഞാ 
നും എണ്ണയും കുഴമ്പുമൊക്കെയിട്ട്‌ 
മംഗോളിയുടെ കൂടെച്ചാടി. പിള്ളാ 
രു കയ്യടിക്കുകയാണ്‌. എനിക്കു വെ 
യ്റ്റുണ്ടാകുകയാണ്‌. ഒരു മണിക്കൂര്‍ 
പ്രകടനത്തിനുശേഷം ഞാന്‍ മേട 
യില്‍ വന്നു കുര്‍ബാനചൊല്ലാതെ കി 
ടന്നുറങ്ങി. അതിനു മുമ്പായി മംഗോ 
ളി ജോര്‍ജ്ജിന്‌ എന്റെ ഒരു മാസത്തെ 
ശമ്പളം കൂലിയിനത്തില്‍ കൊടുത്തു 


പ്രളൂളിക്ക്ഥകംള്‍ 
വര്‍ഗ്ഗീസ്‌ സാമുവല്‍ 


| 


. പക്കിസില്‍പ്പിനെ ഞാന്‍ തുടര്‍ന്നു 
വന്ന ദിവസമായ തിങ്കളാഴ്ച പോയി 
ക്കണ്ടു. ഞായറാഴ്ചയില്‍ ഹിയാ കൂ - 
യ്‌.... എന്നു കേട്ടാണ്‌ ഞാന്‍ പളളി 
യിലേക്കു ചെന്നത്‌. പക്കിസില്‍പ്പ്‌ എ 
ന്നെ തറയില്‍ കിടത്തി നെഞ്ചില്‍ ഇ 
ഷ്ടിക നിരത്തി ദൂരത്തേക്കുമാറി. അ 
ടിച്ചുപൊട്ടിക്കുവാനുള്ള പരിപാടിയാ 
ണ്‌. പക്കി ഓടിവന്നപ്പോഴേക്കും വേ 
ളാങ്കണ്ണിമാതാവിനെ വിളിച്ചോണ്ട്‌ 
ഞാന്‍ കട്ടേം കളഞ്ഞിട്ട്‌ ഓടിയതു 
കൊണ്ട്‌ എന്റെ ശവമടക്കു നടന്നില്ല. 
പിള്ളാരൊക്കെ ഭയങ്കര കയ്യടി. എ 
നിക്കു വെയ്റ്റുകൂടുകയാണ്‌. പരി 
പാടിത്തിരക്കുമൂലം കുര്‍ബാനചൊല്ലി 
യില്ല. മൂന്നാമത്തെ ഞായറാഴ്ച പ 
രിപാടിക്കായി ഞാന്‍ ബാന്‍ഡൂതുന്ന 
പോത്തുജോസിനെ കണ്ടു. പോത്തു 
ജോസിന്റെ വിദഗ്ധോപദേശമനുസ 
രിച്ച്‌ ഞാനും ബാന്‍ഡുവായിച്ചു പ 
റിച്ചു. ഞാനും പോത്തും ഗ്രൂപ്പും (oni 
ട്ടീഷ്‌ വേഷമൊക്കയിട്ട്‌ ബാന്‍ഡൂതി 


രത 


ക്കൊണ്ട്‌ പള്ളിയില്‍ ചെന്നു. പിള്ളാ 
രൊക്കെ ഭയങ്കര ഡാന്‍സ്‌. എനിക്കു 
ഭയങ്കര വെയ്റ്റ്‌. ഈത്തു കഴിഞ്ഞ്‌ 
ഞാന്‍ മേടയില്‍ വന്നു. കുര്‍ബാന 
ചൊല്ലാതെ കിടന്നുറങ്ങുകയാണ്‌. ഉ 
റക്കത്തില്‍ എന്നെ ആരോ എടുത്ത്‌ 
റോഡില്‍കൊണ്ടുപോയി ഇടുന്നതാ. 
യി തോന്നി. ഞെട്ടിയുണര്‍ന്നു. തോ 
ന്നലല്ല, യാഥാര്‍ത്ഥ്യമാണ്‌. ആളുകള്‍ 
“എന്നെ റോഡില്‍കൊണ്ടുപോയി ഇ 
ട്ടിരിക്കുകയാണ്‌. കുര്‍ബാന ചൊല്ലു 
ന്ന അച്ചനുവേണ്ടിയാണീ മേട. അ 
ല്ലാതെ ബാന്‍ഡൂത്തുകാരനു വേണ്ടി 
യല്ല. കണ്ണുതുറന്ന ഞാന്‍ ധ്യാനഗു 
രുവിനെ കണ്ടു. ഗുരു വിവരങ്ങളറി 
ഞ്ഞ്‌ ചിരിച്ചു. പുരോഹിതനു മുമ്പില്‍ 
ഏറ്റവും വെയ്റ്റുള്ളത്‌ ദൈവത്തിനാ ` 
ണ്‌. അല്ലാതെ കരാട്ടേക്കാരനല്ല, ഞാ 
നതാണ്‌ പറഞ്ഞത്‌.... ഞാനതില്‍ പി 
ന്നെ ധ്യാനഗുരുവിനെ കാണാന്‍ പോ 


കണ്ണുള്ളവര്‍ കാണട്ടെ 
BO)? GRAIG 


റവ. ഫാ. ജോസ്‌ വെട്ടിക്കാട്ട്‌ 


കേള്‍ക്കട്ടെ 


ഞെണ്ടീയ്ാലട്ടം 


630) സ്ഥലത്ത്‌ ധ്യാനം കഴിഞ്ഞ്‌ 
ഞാന്‍ നിര്‍ബന്ധിച്ചതു കൊണ്ടു 
രാത്രിതന്നെ ബഹു. വികാരിയച്ചന്‍ 
കുറെ ദൂരെയുള്ള പട്ടണത്തിലെ 
ബസ്‌ സ്റ്റാന്‍ഡില്‍ എന്നെക്കൊണ്ടു 
വിട്ടു. നേരം പതിനൊന്നരമണി. ആ 
സമയത്തു തന്നെ അവിടെ നിന്നും 
ബസു കിട്ടുമായിരുന്നെങ്കിലും 
തുടര്‍ന്നുള്ള കണക്ഷന്‍ ബസ്‌ കിട്ട 
ണമെങ്കില്‍ നേരം പുലര്‍ച്ചയാകണം. 
അതുകൊണ്ടു പ്രന്തണ്ടരയ്ക്കുള്ള 
ബസിനു കൂപ്പണെടുത്ത്‌ പ്ലാറ്റുഫോ 
മില്‍ കൂടി അങ്ങോട്ടുമിങ്ങോട്ടും നട 
ക്കുന്നതിനിടയില്‍ മുമ്പില്‍ നീണ്ട 
ഒരു കൈ. ധര്‍മ്മക്കാരനാണ്‌. മുടിയും 
താടിയും നീണ്ടുകിടക്കുന്നു. 
തോളില്‍ എന്തൊക്കെയോ കുത്തിനി 
റച്ച സഞ്ചി. പാതിരാത്രീലും 
തെണ്ടലു നിര്‍ത്താറായില്ലേന്നു 
ചോദിക്കണമെന്നു തോന്നിയെങ്കിലും 
വേറൊന്നാണു ചോദിച്ചത്‌. 

“ഇപ്പമീ പൈസാ കിട്ടിയിട്ടെന്തു 
ചെയ്യാനാ?” 

“വിശന്നിട്ടാ” 

“alo 

ഞാന്‍ വിളിച്ചു. എന്നിട്ടു നടന്നു. 
അയാള്‍ മടിച്ചുനിന്നതു കൊണ്ട്‌ 
വീണ്ടും വിളിച്ചു. അയാള്‍ കൂടെ 
വന്നു. കോഫീ ഹാസ്‌ അടച്ചിരുന്നി 
ല്ല. അവിടെക്കയറി. ഞാനത്താഴം 
കഴിച്ചിരുന്നതുകൊണ്ട്‌ ഒരു കാപ്പിക്കു 
മാത്രം പറഞ്ഞു. കൂടെവന്ന ധര്‍മ്മ 
ക്കാരന്‍ പൊറോട്ടായും മീന്‍കറിയും 
ഓര്‍ഡര്‍ ചെയ്തു. ഞാനെന്തിനി 
ങ്ങനെ ചെയ്യുന്നു എന്നു സംശയിച്ചാ 
യിരിക്കാം അയാള്‍ ഒന്നും മിണ്ടാതെ 
എന്റെ മുഖത്തേയ്ക്കിടയ്ക്കിടയ്ക്കു 
നോക്കിയിട്ടു കുനിഞ്ഞിരുന്നു തിന്നു. 
ഒരു പ്ളേറ്റു തീര്‍ന്നപ്പോള്‍ രണ്ടാമ 
തൊരു സെറ്റും കൂടി ഓര്‍ഡര്‍ 
ചെയ്തു. അതും കഴിച്ചു തീരാറായ 


കും 


» 


പ്പോള്‍ അയാള്‍ എന്റെ മുഖ 
ത്തേയ്ക്കു നോക്കിപ്പറഞ്ഞു: 

“aon” 

കൌണ്ടറില്‍ പണം കൊടുത്തു 
കഴിഞ്ഞു നോക്കുമ്പോള്‍ ആളിനെ 
ക്കണ്ടില്ല. പുറത്തുവന്നപ്പോള്‍ ആളു 
കാത്തു നില്പുണ്ട്‌. 

“എവിടെപ്പോകാനാ” മടിച്ചുമടി 
ച്ചയാളു ചോദിച്ചു. 

“കുറച്ചു വടക്കോട്ടാ. എന്താ 
ഇത്രയും വൈകിയിട്ടും അത്താഴം 
കഴിക്കാത്തത്‌”, 

“ഉറങ്ങിപ്പോയി.” 

“വീടെവിടെയാ?” 

അയാള്‍ മറുപടി പറഞ്ഞില്ല. 

“ഉറങ്ങിപ്പോയെന്നു പറഞ്ഞതു 
കൊണ്ടു ചോദിച്ചതാ,” 

“മേമ്പാലത്തിനുകീഴെ കിടന്നാ 
ഉറങ്ങാറ്‌. കൈയ്യിലിരുന്ന കാശു 
കൊണ്ട്‌ രാവിലെ ഇഡ്ഡലി തിന്നു. 
പിന്നെ ശ്വാസം മുട്ടലുകാരണം കിട 
ന്നുപോയി. പിന്നെ ഉറങ്ങിപ്പോയി. 
നേരം വൈകിയിട്ടാ ഉണര്‍ന്നത്‌. ആ 
സമയത്തിറങ്ങിയാല്‍ പോലീസുകാ 
രുടെ അടിയും ലാത്തികൊണ്ടുള്ള 
കുത്തും കിട്ടും. പതിനൊന്നുമണിയാ 
യാല്‍ പിന്നെ പോലീസുകാരു കുറ 
വാ. അതുകൊണ്ടാവിശപ്പു സഹിക്കാ 
ഞ്ഞിട്ട്‌ ഇപ്പം ഇറങ്ങിയത്‌” 

“ഇനിയിപ്പം എന്നാ പരിപാടി?” 

“പോയിക്കിടന്നുറങ്ങും.” 

“നാളെ?” | 

“ഓ... 


33 


ആ “ഒ” യില്‍ എന്തൊക്കെയോ 
ഒത്തിരി അയാള്‍ ഒതുക്കി എന്നു 
തീര്‍ച്ച. 

അയാള്‍ പോകാന്‍ തിരിഞ്ഞ 
പ്പോള്‍ ഞാന്‍ പറഞ്ഞു. 

“അലഞ്ഞു തിരിയാതെ സമാധാ 
നത്തില്‍ കിടക്കാന്‍ ഒരു സ്ഥലത്തു 


കൊണ്ടുചെന്നാക്കിയാല്‍ നിങ്ങള്‍ 
നില്ക്കാമോ?” 

“ഇല്ല.” 

“ഞാന്‍ കാര്യമായിട്ടു പറഞ്ഞതാ, 
ഭിക്ഷയെടുക്കണ്ടാ, ഭക്ഷണവും, മരു 
ന്നും, കിടപ്പാടവും കിട്ടും” 

“വേണ്ട സാറെ, അതിലൊക്കെ 
സമാധാനം ഇതുതന്നെയാ.” 

എനിക്ക്‌ എന്തോ തോന്നി. 

“അതെന്താ?” 

“എന്റെയിഷ്ടം മാത്രം നോക്കി 
യാല്‍ മതിയല്ലോ. ആരും എന്നോ 
ടൊന്നും നിര്‍ബന്ധിക്കാന്‍ വരത്തി 
ല്ലോ. വല്ലപ്പോഴും പോലീസിന്റെ തല്ലു 
കൊണ്ടാലും ആരുടേയും മുമ്പില്‍ 
കുനിഞ്ഞു കൊടുക്കണ്ടല്ലോ?” 

വല്ലാത്ത ഫിലോസഫി, തെണ്ടു 
ന്നതിലാണ്‌ അന്തസ്സെന്ന്‌! 

“രാവിലത്തെ കടുംകാപ്പിക്ക്‌ 2 
രൂപ കൂടെയിരിക്കട്ടെ” ഞാന്‍ രണ്ടു 
രൂപത്തുട്ടു നീട്ടി. ഒരു മടിയും 
കൂടാതെ അയാളതു വാങ്ങി. 

“എനിക്കീ സുഖമൊക്കെ മതിസാ 
റെ. വലിവു കാരണം പണിയെടു 
ക്കാന്‍ വയ്യ. പറ്റുന്ന കാലമത്രയും 
ഇങ്ങനെ കൈനീട്ടും. പട്ടിണിയാ 
ണേലും പറ്റുന്ന ഈ പണിയെടുത്തു 
ജീവിക്കും. സാറുദ്ദേശിക്കുന്നപോലെ 
വല്യവിഷമമൊന്നും എനിക്കില്ല. 
എന്നെങ്കിലും ചാകണമല്ലോ. അതു 
വരെ എങ്ങനെയെങ്കിലും തെണ്ടും” 

യാര്ര പോലും പറയാതെ 
അയാള്‍ നടന്നപ്പോള്‍ ഇതുപോലെ 
തെണ്ടുന്ന പലരേയും വല്ല സങ്കേത 
ത്തിലുമാക്കാന്‍ ശ്രമിച്ചപ്പോഴൊക്കെ 
അവരുടെ പ്രതികരണം ഇതുപോലെ 
തന്നെയായിരുന്നല്ലോ എന്നോര്‍ത്തു. 
തെണ്ടിയിട്ടായാലും സ്വന്തം കാലില്‍ 
നില്ക്കുക. ആരുടെയും വരുതിയില 
ല്ലാതെ സ്വന്തം ഇഷ്ടം മാര്തം 
നോക്കുക! ജ്‌ 


ഉപകാരസ്മരണ ഉപകാരസ്മരണ ഉപകാരസ്മരണ 


ഡൊമനിക്‌ & സെല്‍മ ഡൊമനിക്‌ & സെല്‍മ ഡൊമനിക്‌ & സെല്‍മ 
ഫ്ളോറിഡ, യു.എസ്‌.എ. ഫ്ളോറിഡ, യു.എസ്‌.എ. ഫ്ളോറിഡ, യു.എസ്‌.എ. 


ഉപകാരസ്മരണ ഉപകാരസ്മരണ ഉപകാരസ്മരണ 


ഡൊമനിക്‌ & സെല്‍മ ഡൊമനിക്‌ & സെല്‍മ 1 1 
ഫ്ളോറിഡ, യു.എസ്‌.എ. ഫ്ളോറിഡ, യു.എസ്‌.എ. ഒരു വിശ്വാസ്‌ 


KERALA AMBULANCE 
MOBILE MORTUARY & COFFINS 


Opp. Cosmopolitan Hospital 

Marinjapalam, Pattom P.0., 
Thiruvananthapuram - 4 

Phono 0471 - 3950399 (0) Mob - 3238972 (0) 
Mob- 9447059238, 0471 - 2315470 (R) 


ഈട്ടി, തേക്ക്‌, 
പ്ലാവ്‌ എന്നീ 
തടികളില്‍ 
നിര്‍മ്മിക്കപ്പെട്ട 
ശവപ്പെട്ടികള്‍ 
മിതമായ 
Our Services വിലയ്ക്ക്‌ 
TEMPO AMBULANCE വില്‍ക്കപ്പെടും 
TRAVELLER AMBULANCE 
MOBILE MORTUARY 
OXYGEN CYLINDER 
COFFIN SALES (ഈട്ടി, തേക്ക്‌, പ്ലാവ്‌) _ Prop. E. Yesudas 


ഗുത്ൃച്തണം ശരണം 


ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിടത്തുനിന്ന്‌, നിനച്ചിരിക്കാത്ത ഒരു നേരത്ത്‌ ഏറ്റുവാങ്ങേണ്ടിവന്ന 
ഒരാഘാതത്തിന്റെ നൊമ്പരവും അതുണര്‍ത്തിവിട്ട അടക്കാനാവാത്ത വിദ്വേഷങ്ങളുടെ കനലുമായി 
കുമ്പസാരക്കൂട്ടിലേക്കണയുന്ന ഒരാള്‍. ഇത്രനേരവും ഒതുക്കിവച്ച വിഷാദമേഘങ്ങള്‍. ഒരുപാടു സങ്കീര്‍ത്തനങ്ങള്‍ 
മയനമായേറ്റുവാങ്ങിയ കമ്പിയഴികള്‍ക്ക്‌ പിന്നില്‍ മിഴിനീര്‍മഴയായി പെയ്തിറങ്ങുമ്പോള്‍ 


“പൊറുക്കാനാവുന്നില്ല അത്രയ്ക്കു സ്നേഹിച്ചും വിശ്വസിച്ചും പോയിട്ടുണ്ട്‌...” കുമ്പസാരക്കൂട്ടിലെ 
'കാഷായധാരിക്കപ്പോള്‍ ഒരു ത്രികാലജ്ഞാനിയുടെ മുഖമായിരുന്നു നിതൃതയുടെ മറുതീരങ്ങളിലെവിടെയോ 
മനസ്സിനെ പ്രതിഷ്ഠിച്ച്‌, ഏതോ കനിവിന്റെ സുകൃതംപോലെ അദ്ദേഹം പറഞ്ഞുതുടങ്ങി, “ഇനി മുതല്‍ നീ 
പ്രാര്‍ത്ഥിക്കേണ്ടത്‌ കൃപകളെ തിരിച്ചറിയാനുതകുന്ന കാഴ്ചയുടെ അഭിഷേകത്തിനുവേണ്ടിയാണു കുഞ്ഞേ... ജീവിതം 
വച്ചു വിളമ്പിത്തരുന്ന എല്ലാറ്റിനും പിന്നില്‍ മറഞ്ഞിരിക്കുന്നയാള്‍ ദൈവമാണെന്നു വെളിപ്പെട്ടുകിട്ടാനുള്ള 
സുകൃതങ്ങള്‍ക്കുവേണ്ടി i 

ദൈവമൊരാളെ കൂടുതല്‍ കൃപകള്‍കൊണ്ട്‌ നിറയ്ക്കാന്‍ നിനയ്ക്കുമ്പോള്‍ ആദ്യം ചെയ്യുന്ന കര്‍മ്മമെന്താണെന്ന്‌ 
നീ അറിയണം. അയാളെ പരമാവധി വേദനിപ്പിക്കാന്‍ കഴിയുന്ന മറ്റൊരാളെ കണ്ടെത്തുക. പിന്നെയവനെ 
മുറിപ്പെടുത്താനുതകുന്ന ഏറ്റവും തീവ്രമായ വാക്കിന്റെ ആയുധങ്ങളുമായി അവനുനേരെ അയയ്ക്കുക. പക്ഷെ, 
വിവേകം നഷ്ടപ്പെട്ട മനുഷ്യരൊക്കെ തോറ്റുപോവുകയാണി മത്സരവേദികളില്‍. അവരില്‍ അവസാനമായി ഇപ്പോള്‍ 


ഈ നിമിഷം വരെയുള്ള നിന്റെ ജീവിതം കൊണ്ടു നീ തീര്‍ത്ത അഹന്തയുടെ ചില്ലുകൊട്ടാരങ്ങള്‍ 
തകര്‍ത്തെറിഞ്ഞവരൊക്കെ ശ്രതുക്കളാണെന്നു വിചാരിച്ചതെന്തിന്‌? ഒക്കെ ദൈവദൂതന്‍മാരായിരുന്നു. തേജസിന്റെ 
കൂടാരങ്ങള്‍ തുറന്ന്‌ സ്വര്‍ഗ്ഗം നിനക്കുനേരെ അയച്ചുതന്നവര്‍...... പോവുക സമാധാനത്തോടെ...” ute 


കുമ്പസാരക്കൂടുവിട്ടിറങ്ങുമ്പോള്‍ നക്ഷത്രസമ്പന്നമായ ഒരാകാശ ശാന്തിയുണ്ടായിരുന്നു അവന്റെ നെഞ്ചില്‍ 
കണ്ണീരിന്റെ ജോര്‍ദ്ദാനിലെ അവന്റെ പാപക്ഷാളനം 


വിമര്‍ശങ്ങളെയും കുറ്റാരോപണങ്ങളെയും വിശ്വാസവഞ്ചനകളെയുമൊക്കെ വിശാലമായ ഒരു ക്യാന്‍വാസില്‍ 
,നോക്കിക്കാണാന്‍ കഴിഞ്ഞിരുന്നെങ്കിലെന്ന്‌ കൊതിക്കുന്നുണ്ടീ ദിനങ്ങളില്‍. എന്നിട്ടും ക്ലാസ്‌ മുറികള്‍ 
പഠിപ്പിച്ചുതന്നതൊക്കെ പരീക്ഷാഹാളിലെത്തുമ്പോള്‍ മറന്നുപോവുകയാണു ഞാന്‍. രോമം കത്രിക്കുന്നവന്റെ മുമ്പില്‍ 
പെണ്ണാടുപോലെ മൌനമായി നിന്ന ക്രിസ്തുവിന്റേതിനെക്കാള്‍ എനിക്കു ചേരുന്നത്‌ രാജസേവകനെ വാളെടുത്ത്‌ 
വെട്ടുന്ന പത്രോസിന്റെ മുഖമാണ്‌. ഏതാനും മണിക്കൂറുകള്‍ക്കുള്ളില്‍ പീലാത്തോസിന്റെ പ്രത്തോറിയത്തിനു 
മുമ്പില്‍വച്ച്‌ ഒരല്‍പ്പം തീച്ചൂടിന്റെ സുഖത്തിനുവേണ്ടി ഞാനുമവനെ മൂന്നാവര്‍ത്തി തള്ളിപ്പറയും 

തനിക്കുനേരെ വരുന്ന ചീമുട്ടയേറുകള്‍ക്കു മുമ്പില്‍ ഒരാള്‍ക്ക്‌ രണ്ട്‌ സാദ്ധ്യതകള്‍. ഒന്നുകില്‍ കരിങ്കല്ലാവാം 
അല്ലെങ്കില്‍ മണ്ണാവാം. കല്ലില്‍തട്ടി ഈ ചീമുട്ട കല്ലിനെയും പരിസരത്തെയും ഒരുപോലെ ദുഷിപ്പിക്കുന്നു. മണ്ണാവട്ടെ 
എല്ലാം ഉള്ളിലേക്കേറ്റുവാങ്ങുന്നു. കണ്ണീരിന്റെ ഒരു പാതിരാവില്‍ അതിനുമേല്‍ കൃപയുടെ മഴപെയ്യുന്നു. 
ധ്യാനമനനങ്ങളുടെ ഏതാനും ദിനരാത്രങ്ങള്‍ക്കൊടുവില്‍ അത്‌ മെല്ലെ വിരളമായി മാറുകയും, വേരുകള്‍ അത്‌ 
വലിച്ചെടുത്ത്‌ ആഹാരമാക്കുകയും ഒടുവിലീച്ചെടിയില്‍ ഒരു സുന്ദരമായ പൂവ്‌ വിടരുകയാണ്‌ പിന്നെ ദൈവം 
മനുഷ്യനെ തേടിവരുന്ന പുലര്‍ക്കാലങ്ങളില്‍ ദൈവത്തിന്റെ വെള്ളയങ്കിയില്‍ നിന്നു ഉതിര്‍ന്നുവീഴുന്ന ഹിമകണങ്ങള്‍ 
ഈ പുഷ്പത്തിന്റെ കവിളില്‍ ഒരു നനുത്ത മുത്തമിടുകയും 
തൂക്കപ്പെട്ട (കൂശിതരൂപത്തിനു മുമ്പില്‍, കത്തിച്ചുവെച്ച മെഴുകുതിരി നാളങ്ങള്‍ക്കുമുമ്പില്‍, ഇനി നാം 


മുട്ടുകുത്തിപ്രാര്‍ത്ഥിക്കേണ്ടത്‌ ഇത്തരം പൂക്കാലങ്ങള്‍ക്കുവേണ്ടിയാണ്‍.____ ë ëåăYåġöOE 


- Karamoodu, Trivandrum 
of India 


KOLPING COMPUTER CENTRE 
MSSS Central Office (Srothas) 
CDAC, Govt. of India 


—s 


KL/TV (N) 284/2003 - 2005 CHRISTAVAKAHALAM Price Rs. 10/- NOVEMBER - 2004 R.N. 921 


-MALANKARA CATHOLIC COLLEGE 


(Diocese of Marthandam) 


Mariagiri, Kaliakavilai-629 153 
(Co-Education) 
Affiliated to Manonmaniam Sundaranar University, Tirunelveli 
Phone: Off. 04651-244155, 244156, Cell No. 9443163390 
E-mail: mccollege@eth.net 


EATER EECA NE 3 ടം യാര a 
റി ie ETE Re oa Bsr SS NSLS ee 


Courses Offered 


PG Courses (Two Years) 


M. Sc. Biotechnology 
M.Sc. Software Engineering 


UG Courses (Three Years) 
B. Sc. Biochemistry 
B.Sc. Biotechnology 
B.Sc. Computer Science 
B.Sc. Physics 
B.Sc. Microbiology 
B.Sc. Software Engineering 


ee 


Published by the Director, Communication Media, Metropolitan Eparchy of Trivandrum 
Typesetting & Printing at St. Mary’s Offset and Letterpress Printers, Pattom. Phone: 2446116, 2443374 


